Dictionary Series SRLC/CIIL 
SABDA - 1 


MALAYALAM - ENGLISH 
BILINGUAL DICTIONARY 





/ “ 
WITH BIDIRECTIONAL-CD | en ee | 
y 


COM ടു ഥെസ്മി 


ടി 





COMPILED & EDITED BY 
Dr.V.SARATCHANDRAN NAIR 





SOUTHERN REGIONAL LANGUAGE CENTRE 
Central Institute of Indian Languages 
Manasagangothri, MYSORE - 570 006 


5൧804 - 1 


MALAYALAM - ENGLISH 
BILINGUAL BIDIRECTIONAL 
DICTIONARY 


Compiled and Edited by 
Dr. V. SARATCHANDRAN NAIR 


SOUTHERN REGIONAL LANGUAGE CENTRE 
Central Institute of Indian Languages 
(MHRD, Dept. of Higher Education) 
Manasagangotri, Mysore — 570 006, INDIA. 


MALAYALAM - ENGLISH BILINGUAL BIDIRECTIONAL DICTIONARY 
Compiled and Edited by Dr. V. SARATCHANDRAN NAIR 
Email: sarat36@ gmail.com 


First Published: January 2011 
Pushya 1933 


© Central Institute of Indian Languages, Mysore, 2011 
This material may not be reproduced or transmitted in any form or by any means, 
electronic, or mechanical, including photocopy, recording, or any information 
storage and retrieval system, without permission in writing from: 


Prof. Rajesh Sachdeva 
Director in charge 
Central Institute of Indian Languages 
Manasagangotri, Mysore - 570 006, INDIA 


Phone: 0091-821-2515820 (Director) Fax: 0091-821- 2515032 
E-mail: rajesh @ciil.stpmy.soft.net.in Phone: 0091-821- 2345000 


Website: http://www.ciil.org 


For further information contact: 
Dr.K. Kapfo 
Head, Press & Publications 
E-mail: kapfo@ciil.stpmy.soft.net 


Dr. K. Srinvasacharya 
E-mail: srinivasacharya @ciil.stpmy.soft.net 


ISBN-817342-008-4 
Price: % 200/- 


Published by 
Prof. Rajesh Sachdeva, Director 
Central Institute of Indian Languages, Mysore - 570 006 


Printed by 
Dr. V. Saratchandran Nair, Principal 
Southern Regional Language Centre, Mysore-570 006, 


Pagination: M.N. Chandrashekar, CIIL, 


FOREWORD 
“VaagbhuushaNaM bhuushaNaM” 
Bhartrihari 


While the EFC document of the CIIL focuses on the 
harmonious growth and development of all Indian 
languages, and the need for coordinated effort and 
interdisciplinary research in that effort, the EFC document 
for setting up the Regional Language Centres spells out a 
conscious plan for making the country multilingual by 
effectively promoting the three language formula and 
taking deliberate measures to overcome the paucity of men 
and materials in this quest. This, it is reasoned, would be 
essential for creative education and effective democratic 
functioning of the nation. As a result, for the last four 
decades over 12000 personnel- mostly school teachers (both 
from government schools and private schools) and others 
aspiring to become teachers or researchers in language- 
have received year long training in the seven regional 
language centres in 20 of the 22 languages listed under the 
8th schedule, making it one of the largest second language 
learning programmes anywhere in the world. It has also 
offered several lessons to all of us and created a series of 
strategic pedagogical materials connecting one Indian 
language with another, as also connecting each of them 
with the two official languages of the Indian Union-Hindi 
and English. Some of these materials need to become public 
to ease the task of learners...... 


For those learners setting to learn another language, 
it is often a matter of learning new ways of expressing the 
words they know in their own language, and even though 
experts may tell them that is nowhere near sufficient, they 
would concede acquisition of vocabulary is the core 
element of language learning for ‘each word has its own 
history’. What reinforces the learner’s perception is the 
success with which he is greeted in this quest for discovery 
of equivalents, almost as if each language awaits its 
translation in another, and as if the meaning is in an 
existential plane of its own. Words seek connections with 
this ‘realm of propositions’ and learners expect to connect 
words with words, and in their becoming bilinguals 
connect one language with the other............ 


Dictionaries are an invaluable component of learning 
and teaching a language. Bilingual dictionaries seek to 
create that equivalence by equating form with meaning on 
one hand and one form with another on the other. Just as 
dictionary makers remind us that there are no true 
synonyms, they would also caution us that the equivalence 
they have posited between languages may let you down in 
usage as different contexts may demand different 
equivalents of meaning, or one word in one language may 
demand more than one equivalent in the other. It is 
therefore imperative that for each lexical entry the 
syntagmatic, paradigmatic, semantic and pragmatic issues are 
also attended to by the dictionary maker. 


The purpose of this dictionary is not that of a 
monolingual learner who may want to use it as a frame of 
reference to know more about the pronunciation, grammar 


vi 


or even historical origin of the entries or check the 
collocations. It is from the view point of the bilingual who 
may want to have a bidirectional approach to seek 
connections and maximize the transfer of learning. In this 
case the ‘Malayalam learner’-in the two senses of a 
Malayalam speaker learning another language (in this case 
English or a cognate Indian language) or a learner of 
Malayalam who is a speaker of another language-, both 
shall stand to gain with this bilingual product. Dr Sarat 
chandran Nair with years of experience in teaching the 
language and being constantly involved with all the four 
southern languages has begun a pioneering effort to put on 
record these dictionaries of pairs of languages to aid the 
task of learning and teaching. Thus we have Malayalam 
paired with three cognate languages-Tamil, Telugu and 
Kannada- as well as another bidirectional effort linking 
Malayalam with English. The fact that literary and spoken 
forms are together brought out in these editions-especially 
in his MALAYALAM - ENGLISH DICTIONARY has 
made the effort even more noteworthy. We have no doubt 
these will prove useful for all and in time to come as they 
are shaped by the experience of its users will acquire 
revised forms and become a richer resource. 


We hope all will value these new linguistic products in an 
increasingly modernizing nation, where social mobility will 
need enhanced competence in other languages. In keeping 
with increasing role of technology in our lives, the 
dictionaries are also being brought out as CDs.. 





CIIL takes this opportunity to thank Dr Nair in coming 
forward to further promote the cause of learning Indian 


vii 


languages on the eve of his retirement from government 
service. From public service he shall never retire for he is 
too deeply involved with that...that is his mission in 
life....... and we can only wish him the very best. 


Qa 


Prof. RAJESH SACHDEVA 


viii 


relations and also the factors of co-occurrence, antonymy, 
metonymy, meronymy have all been taken care of. 


SUFFIXES AS HEAD ENTRIES: 


Since,originally, we started preparing with a Japanese- 
English-Malayalam dictionary certain influences of that 
dictionary would have occurred. Particularly the intrusion of 
entries such as equivalents for prepositions such as at, in or at or 
for and the word for conjunction ‘and’, which are suffixes in a 
Dravidian language, Malayalam. Later, I was also convinced of a 
second language learner of Malayalam frantically searching for a 
word of that sort and I have received email communications 
from foreigners learning Malayalam asking for equivalents of 
this kind. So, it was decided to keep such entries, though 
traditionally dictionaries do not have such head entries. It has 
also become necessary from the point of view of grammar and 
also it is easier for learners to identify such units. 


DIALECT VARIETIES AS HEAD ENTRIES: 


On certain occasions, we would have brought in certain 
dialect terms or certain kinship terms and varieties existing in the 
language .For instance /amma/ ‘mother’, /ammacci/’mother’, 
/umma/ ‘mother’ used by Hindus, Christians and Muslims 
respectively, the three major religious groups present in Kerala. 


ROOT OF THE VERB AS HEAD ENTRIES: 


Traditionally all the Dictionaries have used only the 
verbal noun form as Head words for verbs. In fact there was a lot 
of discussion on this matter and it was resolved that there is no 
harm using the root of the verb as head entries, deviating from 
the traditional path of using /-uka/ form, which means (to 
do....). So for the verb ‘go’ we were using /pookuka/ “to go”, 


xvii 


where as the present dictionary uses /poo-/ as head word, from 
which all the other conjugations can be derived. Since /poo-/ is 
having another variant form /pook-/, this may be entered as 
/poo(k)-/. In future one could build from the electronic version 
other link forms for generating all the formations of the verb. 
Such possibilities could add up to the various dimensions of an 
electronic dictionary and would facilitate a committed learner for 
furthering his knowledge. 


PROBLEM OF EQUIVALENTS: 


One of the problems of a bilingual dictionary is that 
between two distinct cultures as wide as that of Malayalam and 
English , a simple form like ‘you’ in English has four fold 
distinction in Malayalam such as /nii/, /taan/, /ninnaL /, 
/taankaL/ .This has been resolved by identifying with 
grammatical features ,particularly the secondary features, the 
strict sub categorization .All the terms are Third person Singular, 
but /nii/ would be -honorofic, used only to inferiors and /taan/ 
would be +/- honorific, and /ninnaL/ would be +honorific and 
/taankaL/ would be ++honorific. Normally Malayalam does not 
have agreement with the verb and the subject ,but in this case the 
verb forms change in accordance with the subject such as /nii/, 


/taan/, /niyyaL/, /taankaL/. 
HEAD ENTRIES WITH SAME PRONUNCIATION: 


All languages have words with the same pronunciation 
with different meanings and Malayalam too have the same 
phenomena. As /aTi/ can mean ‘beat’, one foot (measurement) 
and in another usage as from ‘head to foot’ /aTi muTi/. In a 
bilingual-bidirectional dictionary where it is reversible 
automatically, it has to be treated as two entries. There are 
several instances of this kind. 


xviii 


GRAMMATICAL CATEGORIES : 


All the entries have been classified into following 
grammatical categories such as 
Nouns: Nouns(nn), CompoundNoun(nn,comp or comp n), 
Pronoun(nn,pron/ pro), Pronoun,honorific(nn,pro,hon), Non- 
honorofic(nn,non-hon), kinship nouns(nn,ks), (nn,kin), 
Numerals(nn,num), Plural nouns(nn,pl), Prefixes(nn,pf), 
Quantifiers(nn,qua), verbalnouns(vb,nn), Noun phrase(NP) 
Verbs: IntransitiveVerbs(vi), Transitiveverbs(vt), 
Causativeverbs(vb,caus), Compound Verbs (vb)compn/compn 
(vb), indeclinables(in), Further abbreviations are listed and their 
explanations are written. 


ALPHABETIZATION 


When we were working for an electronic version of a 
Dictionary, one of the problems we encountered was the 
automatic alphabetization of the dictionary using UNICODE 
fonts. This was possible due to the kind cooperation extended by 
Prof. K.V. Narayana Murthy and we are particularly thankful to 
him. 


Mysore, January, 2011 Dr. V. Saratchandran 
Nair 


xix 


Abbreviations 



















































































No | Grammatical categories Abbreviations 
1. | Adjective adj 
2. | Adjectival prefix adj,pfx 
3. | Adjective/noun adj,nn 
4. | Adverb adv 
5. | Affirmative aff 
6. |Case marker case.M 
7. |Complement comp 
8. | Compound noun comp n 
9. |Compound noun nn, comp 
10.| Compound verb comp vb 
11.| Conditional cond 
12.| Conditional marker cond.M 
13.| Conjunctive marker conj.M 
14.| Disjunctive marker disj 
15.} Honorific pronoun pron,hon 
16.| Inclusive pronoun pron(incl) 
17.| Indeclinable in 
18.| Indefinite pronoun ind.pron 
19.| Interrogative pronoun int.pron 
20.| Kinship terms nn,ks 
21.| Negative neg 
22.| Negative relative participle neg.R.P 
23.| Negative verbal participle neg.V.P 
24.| Non-honorific pronoun pron,non-hon 
25.) Noun ന്ന 

































































26.| Noun and adjective nn,adj 
27.|Noun functioning as prefix nn, pfx 
28.| Noun of English origin nn,eng 
29. Noun phrase NP 

30.| Numeral words nn,num 
31./ Plural noun nn,pl 
32.| Pronoun nn,pron 
33. Quantifier qua 
34. Reflexive ref 

35.| Verb vb 

36.| Verb(causative) v caus 
37.| Verb(intransitive) vi 

38.| Verb(modal) vb,modal 
39.| Verb(transitive) vt 

40.| Vocative voc 











TRANSLITERATION AND PRONUNCIATION 


The transliteration followed in the present Dictionary is generally the 
accepted broad transliteration using Roman alphabets and also the 
symbols would enable any Non-native speaker of Malayalam to read if 
he/she is aware of the Roman alphabets with slight modification and used 
in the Linguistic circles and the exact rendering in phonetic transcription 
has not been done. However, the present transliteration would enable 
one to read the head entries. Please see the list below for details; 


Malayalam Alphabets 


Vowels and their Transliteration 




















Note The vowel /@/ mostly occurs in final position and is represented 
by? . 


Consonants and Transliteration 
The consonants of Malayalam innately has an inbuilt vowel 
/a/ So a consonant if written as @ is actually a combination of 
@ + അ and pronounced accordingly. The stop consonants occur 
either in the medial position or initial position and do not have vowels 
and are represented with separate graphemes. 


xxii 


















































| 


ള്‌ 


L 


i 


ണ്‌ 


N 





ന്‌ 


n 








xxiii 





Vowel diacritics with ka 














& | കാ।| &l | &l] കു 
ka kaa ki kii ku 
കൂ | &) | a& | കേ।കൈ 
kuu ൭൦. ke kee kai 
കൊ! കോ! കൌ! കം।| ക: 
ko koo kau kaM kah 

















xxiv 





MALAYALAM ~ ENGL 





SH DICTIONARY 


അംഗം aMgaM (nn), body part; 
കണ്ണ്‌ ശരീരത്തിലെ ഒരു 
അംഗമാണ്‌ 

അംഗം പി (nn), _ member; 
അവന്‍ വിദ്യാര്‍ഥി 
യൂണിയനില്‍ അംഗമാണ്‌ 


അംഗീകരിക്ക്‌ aMgiikariykko ൨൧. 


recognise; 
ആരുടേയുംഅഹംഭാവത്തെ 
അംഗീകരിക്കാന്‍ നമുക്ക്‌ 
കഴിയില്ല 


അംഗീകരിപ്പിക്ക്‌ _aMgiikarippikko 
(v caus), make somebody accept; 


അയാള്‍ പറയുന്ന 
കാര്യങ്ങളെല്ലാം 
അവനെക്കൊണ്ട്‌ 
അംഗീകരിപ്പിക്കും 

അംഗീകാരം aMgiikaaraM (nn), 


approval; അച്ഛന്‍റെ അംഗീകാരം 
കിട്ടി, അയാള്‍ യാത്രയായി 


അംഗുലി aMguli (nn), finger; 
അംഗുലികളില്‍ 
മോതിരമണിഞ്ഞു 
അംഗുലീയം  aMguliiyaM (nn), 
finger സള; കൈകളില്‍ 
അംഗുലീയമണിയട്ടെ 

അംശു aMSu (nn), ray; സൂര്യന്റെ 
അംശുക്കള്‍ ശരീരത്തില്‍ 
പതിഞ്ഞു 


അകം akaM (adv), inside; 
അകത്തു വരൂ 

അകക്കണ്ണ്‌ akakkaNNa (comp n), 
അന്ധനായ ആ 


എല്ലാം 


വരൂ! 


inner knowledge; 
മനുഷ്യന്‍ 
അകക്കണ്ണിലൂടെ കണ്ടു 





Compiled & Edited by Dr.V. Saratchandran Nair 


അകക്കടല്‍ akakkaTal (nn), deep sea; 
അകക്കടലില്‍ മീന്‍ 
പിടുത്തത്തിനു 
പോയിരിക്കുന്നു 

GLOGS akatal.iR (nn), mind; 
അകതളിരില്‍ അറിയാതൊരു 
നൊമ്പരം ഉണ്ടായി 


അകത്തേക്കുള്ളവഴി 
akatteeykkuLLa വമി (nn), entrance; 
അകത്തേക്കുള്ള വഴി 
തുറന്നിട്ടില്ല 

അകത്തോട്ട്‌ = akattooTTa (adv), 
inwards; വരൂ, വരൂ, 
അകത്തോട്ടു വരൂ 

അകത്ത്‌ ചിഷ്ധം (adv), മടി; 
അകത്ത്‌ നല്ല ചൂടാണ്‌ 
അകന്ന ച്ഷ് (adj), മിടു 


വളരെ അകന്ന ബന്ധത്തിലുള്ള 
കുട്ടിയാണ്‌ അവള്‍ 


അകമ്പടി akampaTi (nn), 
accompaniment; 
ഘോഷയാത്രയ്ക്കു കൊട്ടും 
മേളവും അകമ്പടി 
ഉണ്ടായിരുന്നു 
അകവമ്പടിസേവിക്ക്‌ 
akampaTiseevikko (vt), be accompanied 
by; മന്ത്രിമാര്‍ രാജാവിന്‌ 


അകമ്പടി സേവിക്കുന്നു 
അകമ്പുറം akampuRaM (nn), sense 


of right and wrong; അവര്‍ 
പ്രശ്നങ്ങളുടെ അകമ്പുറം 
പരിശോധിക്കുന്നു 
അകപ്പെടുത്ത്‌ —akappeTutta (vt), 
trap; പുലിയെ വലയില്‍ 
അകപ്പെടുത്തി 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അകപ്പെട akappeTa (vi), get trapped; 


പുലി വലയില്‍ അംപ്പെട്ടു 
അകപ്പൊരുള്‍ akapporuL (nn), sum 
and substance; അദ്ദേഹം 
പറഞ്ഞതിന്‍റെ അകപ്പൊരുള്‍ 
എനിക്കു മനസ്സിലായില്ല 


അകലം akalaM (nn), width; രണ്ടു 


വശത്തേയും അകലം 
തുല്യമായിരിക്കണം 

അകാരം akaaraM (nn), sound or 
letter; അകാരമാണ്‌ 
ആദ്യാക്ഷരം 

അകാരാദി akaaraadi ദ), 
alphabetical order; അകാരാദി 
ക്രമത്തില്‍ വാക്കുകള്‍ 
ക്രമീകരിച്ചു 

അകാലം akaalaM (nn), untimely; 
അയാള്‍ അകാലത്തില്‍ 
മരണമടഞ്ഞു 

അകിട്‌ ചട ദ), ധേ 
പശുവിന്റെ അകിടില്‍ 
പാലില്ല 

അകിറ്‌ akiRa (vi), bellow; കാള 
ഉച്ചത്തില്‍ അകിറുന്നു 
അകൃത്രിമമായ —akRatRimaaya 
(adj), natural; അകൃത്രിമമായ 
ഒരു ശീലമാണിത്‌ 
അകൈതവമായ —akaitavamaaya 
(adj), fraudless; അയാള്‍ 
അകൈതവമായ നന്ദി 
രേഖപ്പെടുത്തുന്നു 

അക്ക akka (nnks), elder sister; 


അവന്റെ അക്ക എന്നോടു 
ചോദിച്ചു 


അക്കം akkaM = (nn), numbers; 
മലയാളത്തിലെ അക്കങ്ങള്‍ 
പറയൂ 


അക്കം akkaM (nn), numeral figure; 


നാല്‌ അക്കമുള്ള ഏറ്റവും 
ചെറിയ സംഖ്യ എഴുതൂ 


അക്കണക്കിന്‌ akkaNakkina (NP), 


as per that; അക്കണക്കിന്‌ 
അയാള്‍ അവിടെ 
പോകണമായിരുന്നോ? 


അക്കര akkara (adv), opposite shore; 
അക്കര നിന്നാല്‍ ഉക്കരപ്പച്ച 
അക്രമം akRamaM (nn), violence; 
അക്രമം അവസാനിപ്പിക്കാന്‍ 
നേതാവ്‌ ആവശ്യപ്പെട്ടു 


അക്രമപരമായ akRamaparamaaya 
(adj), violent; അവന്‍ എപ്പോഴും 
അക്രമപരമായ സ്വഭാവം 
പ്രകടിപ്പിക്കുന്നു. 

അക്ഷതം aK$ataM (nn), sacrificial 
യാഗത്തിന്‌ അക്ഷതം 


grain; 

തയ്യാറായി 

അക്ഷമ ak$ama (adj), impatient; 
അക്ഷമരായ ജനങ്ങള്‍ 
ബഹളം വച്ചു 


അക്ഷമനായ ak$amanaaya (adj), 
impatient; അക്ഷമനായ അവന്‍ 
തിടുക്കത്തില്‍ എന്തൊക്കെയോ 
ചെയ്തു 

അക്ഷയപാത്രം —_akSayapaatRaM 


(nn), inexhaustible platter; 
പാഞ്ചാലിയുടെ കൈവശം 


അക്ഷയപാത്രമുണ്ടായിരുന്നു 





MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അക്ഷരം aKSaraM_ (nn), 
അക്ഷരം ആയുധമാണ്‌ 


അക്ഷരശ്ലോകം —akSaraSlookaM 
(nn,comp), competitive literary pastime 
in which verses are received by each 
participant taking the one from the first 
letter of the third line; അവള്‍ 
അക്ഷരശ്ലോകമത്സരത്തില്‍ 
വിജയിച്ചു 


അക്ഷരാര്‍ഥം ak$araaRthaM (nn), 


letter; 


literally; പറഞ്ഞതു പോലെ 
അക്ഷരാര്‍ത്ഥത്തില്‍ തന്നെ 
അവന്‍ അതു ചെയ്തു 
കാണിച്ചു 

അക്ഷോഭ്യത —akSoobhyata (nn), 
calmness; അക്ഷോഭ്യതയാണ്‌ 
അയാളുടെ ഏറ്റവും വലിയ 
ഗുണം 

അഖിലം akhilaM (nn), whole; 
അഖിലവും ഇരശ്വര 
സൃഷ്ടിയാണത്രേ 

അഗതി കൃഷ്‌ (nn), ട്വ; 
അഗതികളോട്‌ 
കരുണയുണ്ടാകണം 

അഗാധം agaadhaM (nn), deep place; 
അഗാധതയിലേക്ക്‌ അവന്‍ 
എടുത്തു ചാടി 
അഗോചരമായ —_agoocaramaaya 


(adj), that which is not pereceived by the 
senses; അഗോചരമായ ഒരു 
വികാരമായിരുന്നു അത്‌ 


അഗ്നി agni (nn), fire; അഗ്നിയെ 
സാക്ഷിയാക്കി വരിച്ച 
ഭാര്യയെ സ്‌നേഹിക്കണം 


| അഗ്നിബാധയുണ്ടാക്‌ 
agnibaadhayuNTaaka (vi), catching fire; 
അഗ്നിബാധയുണ്ടായാല്‍ കുറെ 
നാശനഷ്ടങ്ങള്‍ വരാം 


അഗ്രഗാമി agragaami (comp n), 
leader; അവരില്‍ അഗ്രഗാമി 
ആരായിരുന്നു? 

അഗ്രഭാഗം agrabhaagaM (comp n), 
foremost _ part; വള്ളത്തിന്‍റെ 
അഗ്രഭാഗത്ത്‌ തുഴക്കാരന്‍ 
ഇരുന്നു 

അഗ്രഹാരം —agrahaaraM ൫), 
brahmin street; അഗ്രഹാരത്തില്‍ 


നിന്ന്‌ അയാളെ പുറത്താക്കി 


അങ്കം — ankam സദ), അമ്മു 
അങ്കത്തില്‍ ല്വന്ദയുദ്ധം നടന്നു 


അങ്കുരം മിഡി (nn), 10൪; 
ചെടിയില്‍ അങ്കുരമുണ്ടായി 


അങ്ങനത്തെ anynanatte (adj), of that 


sort; അയാള്‍ അങ്ങനത്തെ 
മനുഷ്യനാണെന്ന്‌ ഞാന്‍ 
വിചാരിച്ചില്ല 
അങ്ങനെയിങ്ങനെ annaneyinnane 
(adv), by some means; 
അങ്ങനെയിങ്ങനെ പലതും 
സംഭവിച്ചു 


അങ്ങാടി എന്‌ (അ), market; 
അരമനരഹസ്യം അങ്ങാടിയില്‍ 
പാട്ട്‌ ആയി 


അങ്ങാടിപ്പാട്ട്‌ annaaTippaaTTa 
(nn,comp), street എ 
അരമനരഹസ്യം അങ്ങാട പ്പാട്ട 


ആയി 


GREHBISIAGM) —aynaaTimarunna 
(nn,comp), ayurvedic drugs; 





MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അങ്ങാടിക്കടയില്‍ അങ്ങാടി 
മരുന്നുകള്‍ വാങ്ങാന്‍ കിട്ടും 
അങ്ങുമിങ്ങും aynuminnuM (adv), 
here &there; എന്തിനാണ്‌ ഇങ്ങനെ 
അങ്ങുമിങ്ങും അലഞ്ഞു 
തിരിയുന്നത്‌ 


അങ്ങോട്ട്‌ ഫാം (adv), towards 
that side; അങ്ങോട്ടു നോക്കൂ 


അങ്ങ്‌ ചട (adv), there; അങ്ങ്‌ 
അകലെ ഒരു മല കാണുന്നില്ലേ? 
അങ്ങ്‌ എട (nn), you (the most 
honourable); അങ്ങ്‌ എന്നോട്‌ 
കരുണ കാണിക്കണം 

അച്ചടക്കം —accaTakkaM (൫), 
discipline, അച്ചടക്കം ഒരു നല്ല 
ശീലമാണ്‌. 

അച്ചടി —accaTi (nn), 
അച്ചടി ഒരു കലയാണ്‌ 


printing; 


അച്ചടിക്ക്‌ accaTikka (vt), print; 
കവിയുടെ പുതിയ പുസ്തകം 
അച്ചടിച്ചുവന്നു 

അച്ചടിമഷി accaTimasi (comp n), 


printing ink; അച്ചടി മഷി 
പുരളാത്ത പേജുകള്‍ 
ഉണ്ടായിരുന്നു 
അച്ചടിവിദ്യ accaTividya (comp n), 
typography; അച്ചടിവിദ്യ 
കണ്ടുപിടിച്ചത്‌ 
ഗുട്ടന്‍ബര്‍ഗാണ്‌ 
അച്ചപ്പം accappaM (nn), kind of 


cake made of rice flour, milk egg etc; 
അമ്മ അച്ചപ്പം ഉണ്ടാക്കി 


അച്ചാച്ചന്‍ accaaccan (nn,ks), grand 
father (used by christians of Kerala); 


ടോമിന്‍റെ അച്ചാച്ചന്‍ ഇന്നലെ 
വന്നു 


അച്ചാരം accaaraM (nn), carnest 
money; അദ്ദേഹം അച്ചാരം 
കൊടുത്തു 

അച്ചാര്‍ —accaaR (nn), __ pickles; 
അവന്‌ അച്ചാര്‍ 
ഇഷ്ടമായിരുന്നു 

അച്ചി acci (nn), wife; 
അച്ചിയോടു തോറ്റവന്‍ 
കൊച്ചിയില്‍ പോയി 
തൊപ്പിയിടേണം 


അച്ചുകൂടം accukuuTaM (comp n), 
printing press; ബാസല്‍ മിഷ്യഒ 
അച്ചുകൂടത്തില്‍ ഗുണ്ടര്‍; 
പുസ്തകം അച്ചടിച്ചു 
അച്ച്‌ ഫര (nn), printing 
പ്രസ്സില്‍ അച്ചുനിരത്തി 
അച്ച്‌ acca 
അതിന്റെ 
കറങ്ങുന്നു 
അച്ച്‌ acca (nn), mould; അവളുടെ 
രൂപം അച്ചില്‍ 
വാര്‍ത്തപോലെയിരുന്നു 
അച്ഛന്‍ acchan (nn), father; അച്ഛന്‍ 
ഇന്നലെ വന്നു. 


[ 


axle; ഭൂമി 
അച്ചുതണ്ടില്‍ 


(nn), 


അജം ajaM മമ), -— goat 
അജഗജാന്തരം 

അജണ്ട ajaNTa (nn), agenda; 
അജണ്ട അനുസരിച്ച്‌ 
പരിപാടികള്‍ നടന്നു 
അജീര്‍ണം —ajiiRNNaM_— ൫), 


indigestion; അജീര്‍ണ്ണം ബാധിച്ച്‌ 
അയാള്‍ കിടപ്പിലായി 





MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അജ്ഞന്‍ aj~an (nn), ignorant; 
അയാള്‍ ഒരു അജ്ഞനാണ്‌ 
അജ്ഞാതം —aj~aataM —_(aadj), 
unknown; അജ്ഞാതമായ ചില 
കാര്യങ്ങള്‍ വെളിച്ചത്തു 
വന്നു 

അജ്ഞാതനാമാവ്‌ 
aj~aatanaamaava (comp n), anonymous; 
ഏതോ അജ്ഞാതനാമാവ്‌ 
എഴുതിയതാണ്‌ ഈ 
പാട്ടുകള്‍ 

അജ്ഞാനം —aj~aanaM_— (nn), 


ignorance; അജ്ഞാനം ഇരുട്ടാണ്‌ 


അഞ്ചല്‍  a~cal (nn), _ postal; 
അഞ്ചലെടുക്കാന്‍ ആള്‍ വന്നു 
അഞ്ചാംപനി —a~caaMpani_ (nn), 
measles; അഞ്ചാംപനി പിടിപെട്ട്‌ 
കുട്ടി മരിച്ചു 

അഞ്ച്‌ പം (nn,num), five, ഒരു 
കൈയില്‍ അഞ്ചു വിരലുകള്‍ 
ഉണ്ട്‌ 

അഞ്ച്‌ ൭8 
കണ്ണഞ്ചിപ്പിക്കുന്ന 
കൊട്ടാരമായിരുന്നു അത്‌ 
അഞ്ജനം a~janaM (nn), onitment 
for the eyes; അഞ്ജനമെന്നത്‌ 
എന്തെന്ന്‌ എനിക്ക്‌ അറിയാം 


(vi), dazzle; 


ഒരു 


അഞ്ഞൂറ്‌ a~~wuRe (nn,num), five 
hundred; അഞ്ഞൂറ്‌ കുട്ടികള്‍ 
ഇവിടെ പഠിക്കുന്നു 


അട ata (nn), kind of cake with 
stuffings; അമ്മ അടയുണ്ടാക്കി 
അട aTa (nn), lid; അതിന്‌ ഒരു 
അട ഇല്ലായിരുന്നു 


തടി 
അട 


അട ഹം (nn), 
കൊണ്ടുണ്ടാക്കിയ 
കൊണ്ട്‌ വാതിലടച്ചു 


അടകല്ല്‌ സ്ഖഷിട (comp 4), 
blacksmith’s ബഡി; അടകല്ലില്‍ 
കൊല്ലന്‍ ചുറ്റികകൊണ്ടടിച്ചു 
അടക്കം aTakkaM (adj), modesty; 
അവള്‍ അടക്കമുള്ള 
കുട്ടിയാണ്‌ 


lock; 


അടക്കാവ്‌ aTakkaava (nn), house 


sparrow; അടക്കാവ്‌ വീട്ടില്‍ 
വന്നു 

അടങ്കല്‍  aTankal (nn), budget; 
പദ്ധതിയുടെ അടങ്കല്‍ 
കാലാവധി കഴിഞ്ഞുവെന്ന്‌ 
മന്ത്രി അറിയിച്ചു 
അടച്ചുപാറ്റി aTaccupaaRRi 
(nn,comp), wooden lid for filtering 
boiled rice; അരിപ്പാത്രം 


അടച്ചുപാറ്റി കൊണ്ടടച്ചു 
അടച്ചുപൂട്ട്‌ aTaccupuuTTa (vt), 


close down; അയാള്‍ വീട്‌ 
അടച്ചു പൂട്ടി 
അടച്ച്‌ aTaccd (adv), in total; 


എല്ലാവരും അടച്ച്‌ വന്നു 
അടപ്പ്‌ സഘം (nn), lid; അയാള്‍ 
പാത്രത്തിന്‍റെ അടപ്പു തുറന്നു. 


അടപ്രഥമന്‍ aTapRathaman 
(nn,comp), sweet porridge of which ada 
is an ടേ] നജ്മി 


അടപ്രഥമന്‍ എനിക്കിഷ്ടമാണ്‌ 
അടമാനം aTamaanaM (nn), lid or 
cover; അടമാനം തുറന്ന്‌ 
അല്പം വെള്ളമൊഴിക്കൂ 





MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അടയാളം aTayaalaM (nn), mark; 
നിങ്ങളുടെ ഓരോ വോട്ടും 
ഈ അടയാളത്തില്‍ ചെയ്യുക 


അടയാളവാക്ക്‌ —aTayaaLavaakke 
(comp n), cue word; ഹനുമാന്‍ 
അടയാളവാക്ക്‌ പറഞ്ഞു 
അടയ്‌ aTaya (vi), obstruct passage; 
വാതില്‍ താനെ അടയുന്നു 
അടയ്ക്ക aTaykka (nn), arceanut; 
അടയ്ക്ക വെറ്റില മുറുക്കാന്‍ 
ഉപയോഗിക്കുന്നു 
അടയ്ക്ക്‌ — aTaykko 
വാതില്‍ അടയ്ക്കൂ. 
അടയിരിക്ക്‌ 
incubate; 
അടയിരിക്കുന്നു 


(vt), close; 


aTayirikke (vi), 
കോഴി 


അടര്‌ aTara (nn), battle; അടരില്‍ 
ശ്ര്രുക്കള്‍ തോറ്റു 


അടവയ്ക്ക്‌ aTavaykke (comp vb), 
block; അയാള്‍ പാത്രത്തിന്‌ 
അടവച്ചു 

അടവി aTavi (nn), forest; രാമന്‍ 
അടവിയില്‍ പോയി 


അടിക്ക്‌ ൩൭ ൪൧), beat; അവന്‍ 
എല്ലാവരേയും വല്ലാതെ 
അടിക്കുന്നു 

അടിച്ചമര്‍ത്ത്‌ aTiccamaRtta (vb), 
suppress; 
അടിച്ചമര്‍ത്തുന്നതെല്ലാംഒരുനാ 
ള്‍ പൊട്ടിത്തെറിക്കും 

അടിത്തറ aTittaRa (nn), foundation; 
അടിത്തറ ഇളകിയാല്‍ എല്ലാം 
പൊളിയും 


അടിത്തറ  aTittaRa 
ഈ വീടിന്റെ 
ഇളകി 

അടിമ = aTima 
അടിമകളെ 
ആടുമാടുകളെപ്പോലെ 
വിറ്റിരുന്നുവത്രേ 
അടിവച്ച്‌ അടിവച്ച്‌ 
സമേ (comp vb), step by step; 
പട്ടാളക്കാര്‍ അടിവച്ച്‌ 
അടിവച്ച്‌ നീങ്ങി 

അടിവയര്‍ aTivayaR (nn,comp), 
lower abdomen; അടിവയറില്‍ 
വല്ലാത്ത വേദന തോന്നുന്നു 
അടിസ്ഥാനം 
basis; 
അടിസ്ഥാനമെന്താണ്‌? 
അടുക്കല്‍ —aTukkal (adv), 
എന്‍റെ അടുക്കല്‍ വരൂ 
അടുക്കള aTukkaLa (nn), kitchen; 
ഇവിടുത്തെ അടുക്കള വളരെ 
ചെറുതാണ്‌ 


(nn), ലിമ; 
അടിത്തറ 


(nn), slave; 


aTivacca 


aTisthaanaM (ആ), 
അതിന്റെ 


near; 


അടുക്ക്‌ aTukk (nn), set; ഒരു 
അടുക്കില്‍ എത്ര 
ഇഷ്ടികകളുണ്ടെന്ന്‌ 
എണ്ണിനോക്കൂ. 

അടക്ക്‌ ശ്ച (vt), take in 
possession; എല്ലാം അയാള്‍ 
കൈയ്യിലടക്കി 

അടക്ക്‌ ബ്ചാിര (vt), % 
ശവശരീരം വീട്ടുവളപ്പില്‍ 
അടക്കി 





MALAYALAM - ENGLISH DICTIONARY 


അടുക്ക്‌ സ്വം 


കല്ലുകളെല്ലാം 
അടുക്കി വയ്ക്കുന്നു 


അടുത്ത aTutta (adj), neighbouring; 


(vt), pile up; 


ഇവിടെ 


അടുത്ത വീട്ടിലെ കുട്ടിയെ 
കണ്ടു 

അടുത്ത സ്ഥം (adj), _next; 
അടുത്ത പ്രാവശ്യമെങ്കിലും 
അവിടെ വരെ പോകണം 
അടുത്തകാലത്ത്‌ —aTuttakaalatta 
(adv), now a days; അടുത്തകാലത്ത്‌ 
ഇന്ത്യയില്‍ ജനങ്ങള്‍ക്ക്‌ 
കംപ്യൂട്ടര്‍ പഠനത്തോട്‌ 


താല്‍പര്യം കൂടുന്നു 


അടുത്തമാസം aTuttamaasaM (adv), 


next month; അടുത്തമാസം 
ഒടുവില്‍ ഇവിടെ എത്തും 
അടുത്തവര്‍ഷം aTuttavaR$am 
(adv), next year; അടുത്തവര്‍ഷം 
ഇവിടെ ആരുമുണ്ടാവില്ല. 


അടുത്തൂണ്‍ aTuttuuN (nn), pension; 


അച്ഛന്‍ അടുത്തൂണ്‍ പറ്റി 
പിരിഞ്ഞു 

അടുത്ത്‌ സ്ഥം (adv), സനണ 
അയാളുടെ വീട്ടിനടുത്ത്‌ ഒരു 
ആല്‍മരമുണ്ട്‌ 

അടുപ്പം aTuppaM (nn), nearness; 
അടുപ്പം കൊണ്ടാണ്‌ അയാള്‍ 
ഇത്ര സ്വാതന്ത്ര്യം 
എടുക്കുന്നത്‌ 

അടുപ്പിക്ക്‌ aTuppikke ൨൧, bring 
near; അവരെ തമ്മില്‍ 
അടുപ്പിക്കാന്‍ വിഷമമാണ്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 
അടുപ്പ്‌ aTuppa (nn), oven; വീട്ടില്‍ 
അടുപ്പ്‌ മൂന്നെണ്ണമുണ്ട്‌ 

അട്ട alTa (nn), 
കുടിക്കുന്ന 
അട്ടകളുണ്ട്‌ 
അട്ട ൬൩ (adj), decayed leaves; 
അട്ടയിലകള്‍ ഇവിടെ 
കുമിഞ്ഞുകൂടി കിടക്കുന്നു 
അട്ടം aTTaM (nn), terrace; അട്ടത്ത്‌ 
ഇപ്പോള്‍ വിറകിടുന്നു 
അട്ടഹസിക്ക്‌ 
laugh പി; 
അട്ടഹസിക്കുന്നു. 
അട്ടഹാസം 
violent laughter; 
വല്ലാതെ 
മുഴക്കുന്നു 
അട്ടി സ്ന 
അട്ടിയില്‍ 
പുസ്തകങ്ങള്‍ ഉണ്ട്‌ 

അഡ്യല്‍ ഫി (nn), _ necklace; 
അവള്‍ വിലപിടിപ്പുള്ള ഒരു 
അഡ്യല്‍ അണിഞ്ഞിരുന്നു 


leech; ചോര 
ചിലയിനം 


aTTahasikke (nn), 
അയാള്‍ 


aTTahaasaM (8), 
അയാള്‍ 
അട്ടഹാസം 


(nn), ലിം; ഒരു 


കുറേ 





അണ aNa (nn), dam; 
അണക്കെട്ടില്‍ വെള്ളം 
സംഭരിക്കുന്നു 

അണപ്പല്ല്‌ —aNappalla_(nn,comp), 
molar teeth; എന്‍റെ 
അണപ്പല്ലുകള്‍ കേടായി 
അണയ്‌ aNaya (vi), approach; 
രാമന്‍ വീട്‌ അണഞ്ഞു 
അണയ്‌ aNaya (vi), died down; 
ദൂരെ വിളക്കുകള്‍ 
അണയുന്നു 


MALAYALAM - ENGLISH DICTIONARY. 


Compiled & Edited by Dr.V. Saratchandran Nair 





അണതയ്ക്ക്‌ aNaykka (vt), pant; 
കൂട്ടി വല്ലാതെ അണയ്ക്കുന്നു 
അണലി കച (nn), _—_viper, 
അണലി വിഷമുള്ള പാമ്പാണ്‌ 


അണി aNi (nn), row; ഈ 
അണിയില്‍ ആരോ ഒരാളില്ല 
അണിനിരക്കല്‍ aNinirakkal 
(nn,comp), marshalling; 


പട്ടാളക്കാരുടെ അണിനിരക്കല്‍ 
കഴിഞ്ഞു 

അണിനിരക്ക്‌ aNinirakka (comp 
vb), assemble; എല്ലാവരും 
ഇവിടെ അണിനിരക്കണം 
അണു aNu (nn), atom; എല്ലാ 
പദാര്‍ത്ഥങ്ങളും സൂക്ഷ്മമായ 
അണുക്കളുടെ ചേര്‍ച്ചയാണ്‌ 


അണുബോംബ്‌ aNuboompa (nn), 


atom bomb; ഹിരോഷിമയിലും 
നാഗസാക്കിയിലും 
അണുബോംസിട്ടു 

അണു യുദ്ധം aNuyuddhaM 
(nn,comp), atomic warfare; 
അണുയുദ്ധം ഭീകരമാണ്‌ 
അണ്ടി സ (nn), nut (kemel); 
അണ്ടിയാണോ മൂത്തത്‌ 
മാങ്ങയാണോ 

അണ്ഡം aNDaM (nn), ജ്ജ 
പക്ഷികളുടെ അണ്ഡം 
വിരിഞ്ഞു 

അണ്ഡകടാഹം — aNDakaTaahaM 
(nn), universe; ഈ അണ്ഡകടാഹം 
മുഴുവന്‍ അയാള്‍ക്ക്‌ 


കീഴിലാണെന്നാണ്‌ അയാളുടെ 
വിചാരം 





അണ്ണന്‍ aNNan (nn, ks), elder brother; 
അണ്ണന്‍ ഇന്നലെ വന്നില്ല 
അണ്ണാക്ക്‌ aNNaakka (nn), upper 
region of the mouth; അവന്റെ 
അണ്ണാക്കില്‍ ഒരു മുഴ വന്നു 
അണുവായുധം പീധംമയഡിഘിര്‍ 


(nn,comp), atomic weapons; 
അണുവായുധങ്ങള്‍ കൊണ്ടുള്ള 


യുദ്ധങ്ങള്‍ ഭൂമിയില്‍ 
ആരംഭിച്ചുകഴിഞ്ഞു 

അതായത്‌ ataayato (in), namely; 
നാടന്‍പാട്ടുകള്‍ വടക്കന്‍ 
പാട്ടുകള്‍ അതായത്‌ 
സാധാരണ ജനങ്ങള്‍ മുമ്പ്‌ 


പാടിയിരുന്ന പാട്ട്‌ 
അതിയായ atiyaaya (adj), denoting 


excess; അതിയായ ആഗ്രഹം 


നന്നല്ല 
അതിക്രമിച്ചു കടക്ക്‌ 
atikRamiccu kaTakk@ (vi), trespass; 
അയാള്‍ ഓഫീസില്‍ 
അതിക്രമിച്ചു കടന്നു 

അതിഥി atithi (nn), ബട 
അതിഥികള്‍ എല്ലാവരും 
അകത്തേക്കു വന്നു 

അതിപ്രസരം atipRasaraM (nn), 
over spreading, രോഗങ്ങളുടെ 
അതിപ്രസരം കൊണ്ട്‌ ഒരു 
ജനത കഷ്ടപ്പെടുന്നു 

അതിര്‍ത്തി atiRui (nn), border; 


രണ്ടു രാജ്യങ്ങള്‍ തമ്മിലുള്ള 
അതിര്‍ത്തി തിരിച്ചു 





MALAYALAM ~ ENGLISH DICTIONARY 


അതിര്‌ atira (nn), boundary; ഈ 


വസ്തുവിന്റെ അതിര്‌ 
തിരിച്ചിട്ടു കെട്ടിടം കെട്ടി 
അതിര്‍വരമ്പ്‌ atiRvarampa 
(nn,comp), bow line; 
പുരയിടത്തിന്റെ അതിര്‍ 
വരമ്പുകളില്‍ ആരോ 
കൈകടത്തി 


അതിലംഘിക്ക്‌ atilaMghikka (vz), 
trespass; ഈ മതില്‍ ആരും 
അതിലംഘിക്കരുത് 
അതിലൂടെ atilwuTe (adv), through; 
ഞാന്‍ ഒരു ബയ്നോക്കുലര്‍ 
വാങ്ങിച്ചു, അതിലൂടെ 
നോക്കിയാല്‍ ദൂരെ 
പോകുന്നവരെ കാണാം 


അതിലേക്ക്‌ —atileeykko (൭൧൮, 
towards that; അതിലേക്ക്‌ തനറെ 
സംഭാവന കൂടി അയാള്‍ 
നല്കി. 


അതിവേഗം ativeegaM (adv), very 
quickly; അതിവേഗം അപകടം 
വരുത്തിവയ്ക്കും 

അതിശയം atiSayaM (nn), wonder; 
ആ കെട്ടിടത്തെക്കാള്‍ 
അതിശയം ഉണ്ടാക്കുന്ന 
മറ്റൊരു കെട്ടിടം ഇവിടെയില്ല 
അതിശയകരമായ 
atiSayakaramaaya (adj), _ mysterious; 
വളരെ അതിശയകരമായ ഒരു 
കാര്യമായിരുന്നു അത്‌. 


അതിശയിക്ക്‌ atiSayikka (vi), be 
surprised; വിമാന 
അപകടത്തില്‍ നിന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 


രക്ഷപ്പെട്ടവരെ കണ്ട്‌ 
എല്ലാവരും അതിശയിച്ചു 
അതിസാരം —_atisaaraM —(nn), 
dysentry, അതിസാരം കൊണ്ട്‌ 
കുട്ടി മരിച്ചു 

അതീതം atiitaM (adv), above; 
എല്ലാറ്റിനും അതീതമായി 
എന്താണുള്ളത്‌ 

അതുകൊണ്ട്‌ —atukoNTs (cond), 


therefore; അതുകൊണ്ട്‌ അയാള്‍ 
പിന്നീടൊന്നും പറഞ്ഞില്ല. 


അതുപോലെയുള്ള 

atupooleyuLLa (adj), such; അയാള്‍ 
എപ്പോഴും ചിത്ര 
കലയെപ്പറ്റിയും മറ്റും 


സംസാരിക്കും. 
അതുപോലെയുള്ള 
കാര്യങ്ങള്‍ എനിക്കത്ര ഇഷ്ടമല്ല 
അതുവരെ atuvare (adv), upto that; 
അതുവരെയുള്ള കാര്യങ്ങള്‍ 
ഞാന്‍ നോക്കാം 

അതുവഴി atuvaZi (adv), by that 
way; അതുവഴി പോയാല്‍ 
സ്ക്കൂളില്‍ എത്താം 

അതെ ate (aff), yes; അതെ, 
ഞാന്‍ തന്നെയാണത്‌ ചെയ്തത്‌ 





അതേ ചം (adj), in the same manner; 
അതേ കാര്യത്തിന്‌ അയാള്‍ 
വീണ്ടും ശിക്ഷിക്കപ്പെട്ട 
അതോ പാഠ (2), other wise; 
അതാണോ അതോ ഇതാണോ 
അയാളുടെ പുസ്തകം 

അത്‌ ചം (pron), that; അത്‌ 
പുറത്തേക്കുള്ള വഴിയാണ്‌ 


MALAYALAM - ENGLISH DICTIONARY 


അത്തം attaM (nn), star based on the 
Hindu calender; അത്തം മുതല്‍ 
ഓണം തുടങ്ങുകയായി 
അത്തരം attaraM (adj), of that kind; 
അത്തരം ചില കവിതകള്‍ 
ഞാനും കണ്ടിട്ടുണ്ട്‌ 


അത്തര്‍ attaR (nn), otto of roses; 


അവള്‍ അത്തര്‍ 
പൂശിയിരിക്കുന്നു 

അത്താഴം attaaZaM (nn), supper; 
അത്താഴം കഴിഞ്ഞ്‌ പോകാം 
അത്തി ച്‌ (nn), conury fig; 
അത്തിമരത്തില്‍ 
അത്തിക്കായകള്‍ പഴുത്തു 
അത്ഭുതം atbhutaM (nn), surprise; 
ഡിസ്നിലാന്റ്‌ കണ്ടു 
കുട്ടികള്‍ക്ക്‌ അത്ഭുതം 
ഉണ്ടായി 

അത്യദ്ധ്വാനം atyaddhvaanaM 


(comp n), hard work; അത്യദ്ധ്വാനം 
ചെയ്താണ്‌ അയാള്‍ പഠിച്ചത്‌ 


അത്യന്തം atyantaM (nn), till the end; 
അത്യന്തം മനോഹരമായ ഒരു 
സിനിമയാണ്‌ അത്‌ 


അത്യാഗ്രഹം atyaagRahaM (nn), 
greed; അത്യാഗ്രഹം ആര്‍ക്കും 
നല്ലതല്ല 

അത്യാവശ്യം atyaavaSyaM (nn), 
essential; അത്യാവശ്യം വേണ്ട 
സാധനങ്ങള്‍ ഇവിടെയുണ്ട്‌ 


അത്യുക്തി ചഡയി൪ (nn), highly 
logical; അത്യുക്തികള്‍ നിറഞ്ഞ 
ഉപന്യാസം ആയിരുന്നു അത്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 





അത്യുജ്ജ്വലമായ atyujjvalamaaya 
(adj), dazzling; അത്യുജ്ജ്വലമായ 
ഒരു വിജയമായിരുന്നു ആ 
കളിക്കാരുടേത്‌ 

അഥവാ athavaa (in), either ... or; 
എ അഥവാ ബി അഥവാ 
MAAN ഉത്തരമെഴുതുക 


അദ്ദേഹം addechaM (pron, hon), he; 
അദ്ദേഹം ഒരു ഡോക്ടറാണ്‌ 


അദ്ധ്യാത്മ addhyaatma (adj), what 


concerns the self; അദ്ധ്യാത്മ 
കാര്യങ്ങള്‍ അയാള്‍ 
ശ്രദ്ധിക്കാറില്ല 

അധമം adhamaM (nn), despicable; 
അയാളുടെ പെരുമാറ്റം 
അധമമായിരുന്നു 

അധരം ശഷ്‌ (൮). 1; 
അധരത്തില്‍ മധുരം 
ചൊരിയുന്നു 

അധികം adhikaM (adj), more; 
അധികമായാല്‍ അമൃതും 
വിഷം 

അധികം adhikaM (nn), surplus; 
അധികം വരുന്ന പണം 
അയാള്‍ 
സമ്പാദിക്കാറുണ്ടായിരുന്നു. 
അധികാരം adhikaaraM (nn), power: 
അധികാരം കിട്ടിയതോടെ 
അയാള്‍ അത്‌ 
ദുര്‍വിനിയോഗം ചെയ്തു 
തുടങ്ങി 

അധികാരി adhikaari (nn), ruler; 
അധികാരി അത്തരമൊരു 
തീരുമാനമെടുത്തു 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അധിക്ഷേപിക്ക്‌ — adhikScepikka 
(vt), censure; എന്തിനാണ്‌ 
അയാളെ അധിക്ഷേപിക്കുന്നത്‌ 


അധിവസിക്ക്‌ —adhivasikka (vi), 
inhabit; ഇവിടെ 
ആദിവാസികള്‍ 
അധിവസിക്കുന്നു 


അധൈര്യം —adhairyaM (അ), 
cowardice; അധൈര്യം കൊണ്ട്‌ 
അവന്‍ പറഞ്ഞില്ല 


അധോഗതി adhoogati_(nn,comp), 
descent; ആ സംരംഭം ഇപ്പോള്‍ 
അധോഗതിയിലാണ്‌ 


അധ്യക്ഷന്‍ adhyak$an ദ), 
president; അധ്യക്ഷന്‍ 
സദസ്സിനോട്‌ ശാന്തമാകാന്‍ 
പറഞ്ഞു 


അധ്യയനം adhyayanaM (nn), study; 
ഇംഗ്ലണ്ടിലെ അധ്യയനം 
കഴിഞ്ഞ്‌ ഗാന്ധിജി തിരിച്ചു 
വന്നു 

അധ്യാപകന്‍ —adhyaapakan (nn), 
teacher; അനുഭവമാണ്‌ 
ഏറ്റവും നല്ല അധ്യാപകന്‍ 
അധ്യാപനം adhyaapanaM (nn), 
teaching; അധ്യാപനം വളരെ 
വിഷമം പിടിച്ച ജോലിയാണ്‌ 


അധ്യായം adhyaayaM (nn), chapter; 
എട്ട്‌ അധ്യായങ്ങള്‍ ആ 
പുസ്തകത്തിലുണ്ട്‌ 

അധ്വാനം adhvaanaM (nn), hard 
work; യാതൊരു അധ്വാനവും 
ചെയ്യാന്‍ അയാള്‍ 
തയ്യാറായില്ല 


അനക്കം anakkaM (nn), movement; 
എന്തോ അനക്കം കേട്ട്‌ കുട്ടി 
ഞെട്ടി ഉണര്‍ന്നു 

അനക്ക്‌ ഫലി (vt), സന; 
തൊട്ടില്‍ അനക്കരുത്‌ കുട്ടി 
ഉണരും 

അനന്തമായ anantamaaya (adj), that 
which is endless; അനന്തമായ 
കടലിലേക്ക്‌ നോക്കി ഞാന്‍ 
വെറുതെയിരുന്നു 

അനന്തരം ഫഡയ്്ഥ്‌ (4൧), 
afterwards; അനന്തരം ദൈവം 
ഭൂമിയെയും 
സൂര്യചന്ദ്രന്‍മാരെയും 
സൃഷ്ടിച്ചു 

അനന്തരവന്‍ anantaravan (nn,ks), 
nephew; ബാലരാമവര്‍മ്മയുടെ 
അനന്തരവനാണ്‌ 
മാര്‍ത്താണ്ഡവര്‍മ്മ 
അനന്തരവള്‍ anantaravaL (nn,ks), 
niece; അയാളുടെ 
അനന്തരവളുടെ കുട്ടിയാണത്‌ 
അനന്തരാവകാശി 
anantaraavakaaSi (comp 24), inheritor; 
ഇനി അനന്തരാവകാശി 
ആരായിരിക്കുമെന്ന്‌ 
തീരുമാനിക്കണം 

അനന്യം ananyaM (adj), without an 
equal; നന്യമായ ഒരു 
കൃതിയാണ്‌ റൂബിയാത്ത്‌ 
അനന്വയം ananyayaM (adj), state of 
being; നളചരിതം ഒരു 
അനന്വയമാണ്‌ 

അനര്‍ഗളം anaRggalaM (nn), free 





flowing; നദിയുടെ 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അനര്‍ഗ്ഗളമായ 
കവിതയെഴുതാന്‍ 
പ്രചോദിപ്പിച്ചു 
അനര്‍ഘം 
inestimable; 
നേട്ടങ്ങള്‍ 
സംബന്ധിച്ചിടത്തോളം 
അനര്‍ഘനിമിഷങ്ങള്‍ 
ആയിരുന്നു 

അനര്‍ഥം anaRthaM (nn), trouble; 
അപകടത്തില്‍ യാതൊരു 
അനര്‍ഥവും സംഭവിച്ചില്ല 
അനല്‍ (nn), live coal; 
മരച്ചീനി അനലിന്റെ 
മുകളിലിട്ടു ചുട്ടെടുത്തു 
അനവധി anavadhi (adj), 
innumerable; അനവധി മനുഷ്യര്‍ 
ഇവിടെ വന്നിട്ടുണ്ട്‌ 


പ്രവാഹം 


എന്നെ 


ലിലി (adj), 
പി.ടി. ഉഷയുടെ 
ഇന്ത്യയെ 


anal 


അനവസരം —anavasaraM (2), 
inappropriate; 
അനവസരത്തിലുള്ള വാക്ക്‌ 
അപകടകരമാകാം 
അനശ്വരമായ anaSvaramaaya (adj), 
imperishable; അനശ്വരമായ 
സ്നേഹബസ്ധത്തിഒ 


കഥയാണ്‌ ലൈലാമജ്നൂ 


അനാചാരം anaacaaraM (nn), bad 
ഇരുപത്തൊന്നാം 
പല 


custom; 
നൂറ്റാണ്ടിലും 
അനാചാരങ്ങളുമുണ്ട്‌ 

അനാഥ (nn), സ്നേമ്സു 
അനാഥരെ പാര്‍പ്പിക്കുന്ന 
സ്ഥലമാണിത്‌ 


anaatha 


അനാദരവ്‌ ഫ്ര (8), 
disrespect; ഗുരുവിനോട്‌ 
വിദ്യാര്‍ഥി അനാദരവു കാട്ടി 


അനായാസം —anaayaasaM (adv), 
effortlessly; പരിശീലനം കൊണ്ടു 
സീത അനായാസം പാടുന്നു 


അനാവശ്യമായ —anaavaSyamaaya 
(adj), unnecessary; അനാവശ്യമായ 
കാര്യങ്ങള്‍ സംസാരിക്കരുത്‌ 


അനാസ്ഥ anaastha (nn), indifference; 
ഡോക്ടറുടെ അനാസ്ഥ 
രോഗിയുടെ മരണത്തിനു 
കാരണമായി 


അനിയത്തി aniyatti (൩45), 
younger ടിടി അനിയത്തി 
നാലാം ക്ലാസില്‍ പഠിക്കുന്നു 
അനിയന്‍ aniyan (nn,ks), younger 
brother; അനിയന്‌ ഒരു 
സൈക്കിള്‍ വേണം 
അനിര്‍വചനീയം 


aniRwvacaniiyaM (nn), indescribable; 
ഇന്നലത്തെ വിമാന അപകടം 


അനിര്‍വ്വചനീയമാണ്‌ 
അനിവാര്യത anivaaryata (nn), 
inevitability; ജീവിതത്തിന്‍റെ 
അനിവാര്യത 


ദു:ഖമുണ്ടാക്കുന്നു 
അനിഷ്ടം aniSTaM (nn), displeasure; 
അവന്‍ മേലുദ്യോഗസ്ഥന്റെ 
അനിഷ്ടത്തിനു കാരണമായി 


അനീതി —aniiti (nn), 
അനീതിക്കെതിരെ 
പോരാടി 


injustice; 
അയാള്‍ 





MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അനുകമ്പ = anukamba (nn), pity; 
പാവപ്പെട്ടവരോട്‌ അനുകമ്പ 
കാണിക്കണം 

അനുകരണം anukaraNaM_ (nn), 
imitation; ഹോളിവുഡ്‌ 
സിനിമകളുടെ 

അനുകരണമാണ്‌ പല 


ഇന്ത്യന്‍ ചിത്രങ്ങളും 
അനുവദിക്ക്‌ anuvadikke (v1), allow; 
ഇതു വഴി ഒരു പുതിയ 
ബസ്സു കൂടി അനുവദിക്കുന്നു 
അനുകൂല anukuula (44), 
favourable; അനുകൂല 
സാഹചര്യത്തില്‍ അവന്‍ 
അകത്തു കടന്നു 


അനുകൂലിക്ക്‌ anukuulikka (v1), 
support; അദ്ദേഹത്തിന്റെ 
അഭിപ്രായത്തോട്‌ എല്ലാവരും 
അനുകൂലിച്ചു 
അനുഗമിക്ക്‌ 
follow; 

അനുഗമിച്ചു 


അനുഗ്രഹം —anugRahaM (അ, 
blessing; അവന്‍ അച്ഛന്റെ 
അനുഗ്രഹം വാങ്ങി 


അനുതപിക്ക്‌ —anutapikka (൮൧), 
repent; ചെയ്ത 
തെറ്റിനേക്കുറിച്ചോര്‍ത്ത്‌ 
അയാള്‍ അനുതപിച്ചു 


അനുപാതം ഫവാദ്‌ (nn), 
proportion; സ്‌ക്കൂളുകളില്‍ 
വിദ്യാര്‍ഥികളും 
അധ്യാപകരും തമ്മിലുള്ള 
അനുപാതം 1:20 ആക്കണം 


anugamikk 
സീത 


[1 
രാമനെ 





13 


അനുബന്ധം — anubandhaM (അ), 
Appendix; ഇതുവരെ 
പറഞ്ഞതിനുള്ള കാര്യത്തിന്‍റെ 
അനുബന്ധമാണിത്‌ 
അനുഭവിക്ക്‌ ബധിര (vi), 
experience; ജീവിതത്തിലെ 
സുഖങ്ങളും ദുഃഖങ്ങളും 
അനുഭവിക്കാനുള്ളതാണ്‌ 
അനുഭാവി anubhaavi (൫), 
sympathiser; പാര്‍ട്ടിയുടെ 
അനുഭാവിയായ ആളെ 
ആക്രമിച്ചു 


അനുമതി anumati (nn), consent; 
അച്ഛന്റെ അനുമതിക്കുവേണ്ടി 
ഞാന്‍ ചോദിച്ചു 

അനുമാനം —anumaanaM—(nn), 
inference; അയാളുടെ 
അനുമാനം ശരിയായിരുന്നു 


അനുമോദിക്ക്‌ anumoodikke (vt), 
congratulate; ഉന്നതവിജയം 
നേടിയ കുട്ടിയെ അനുമോദിച്ചു 
അനുയായി anuyaayi (nn), follower; 
നേതാവ്‌ അനുയായികളോട്‌ 
അഭ്യര്‍ഥിച്ചു 

അനുരാഗം anuraagaM (nn), passion; 
അവര്‍ തമ്മില്‍ 
അനുരാഗമുണ്ടായിരുന്നു 
അനുവാദം ഗഡ്‌ ൫), 
permission, എനിക്ക്‌ അവിടെ 
പോകാന്‍ അനുവാദം കിട്ടി 
അനുശാസിക്ക്‌ —anuSaasikka (vt), 
advise; ഗുരു ശിഷ്യന്മാരെ 
അനുശാസിച്ചു 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അനുസരണം anusaraNaM_— (nn), 
obedience; അനുസരണം നല്ല 
ഗുണമാണ്‌ 

അനുസരിക്ക്‌ anusarikka (vt), obey; 
കുട്ടികള്‍ മാതാപിതാക്കളെ 
അനുസരിക്കണം 
അനുസരിച്ച്‌ ബട്ല (92), 
according to; നിയമം അനുസരിച്ച്‌ 
ജീവിക്കേണ്ടവരാണ്‌ 
പൌരന്മാര്‍ 


അനുസ്മരണം anusmaraNaM (nn), 
rememberance; രാഷ്ട്രീയ 
നേതാവിനോടുള്ള 
അനുസ്മരണം പ്രമാണിച്ചു 
ഒരു യോഗം നടത്തി 
അനുസ്യൂതം anusyuutaM (adv), 
continuously, ജനം അനുസ്യൂതം 
പ്രവഹിക്കുന്നു 


അനേകം aneekaM (qua), many; 
ആ യോഗത്തില്‍ അനേകം 
പേര്‍ സംബന്ധിച്ചു 


അനൈക്യം anaikyaM (nn), disunity; 


അനൈക്യം കാരണം 
കുടുംബം നശിച്ചു 

അന്ത്യം antaM (nn), end; 
അതിന്റെ അന്ത്യം 
രസകരമായിരുന്നു 

അന്തഃപുരം —antahpuraM (൭), 
harem; രാജകൊട്ടാരങ്ങളോടു 


ചേര്‍ന്ന്‌ അന്തഃപുരങ്ങളുണ്ട്‌ 
അന്തഃസത്ത 
കഥയുടെ 
എന്താണ്‌? 


antahsatta (nn), gist; 
അന്തഃസത്ത 


അന്തരം antaraM (nn), difference; 
ഞാനും അവനും തമ്മില്‍ നല്ല 
അന്തരമുണ്ട്‌ 


അത്തരിക്ക്‌ antarikka (vi), expire; 
മുന്‍ പ്രധാനമന്ത്രി അന്തരിച്ചു 


അന്തരീക്ഷം —antariik$aM (ജാ), 
atmosphere; അത്തരീക്ഷത്തില്‍ 
മാലിന്യങ്ങള്‍ നിറയുന്നു 


അന്തര്‍ഗമിക്ക്‌ antaRgamikka (v1), 
intervene; ഞങ്ങളുടെ 
സംഭാഷണത്തിനിടയില്‍ 
അനാവശ്യമായി 
അന്തര്‍ഗമിച്ചു 
അന്തര്‍ദ്ദേശീയമായ 


antaRddeeSiiyamaaya (adj), 
international; അന്തര്‍ദ്ദേശീയമായ 


ചില കാര്യങ്ങള്‍ ഞങ്ങള്‍ 
ചര്‍ച്ച ചെയ്തു 

അന്തര്‍ഭാഗം antaRbhaagaM (comp 
n), _ interior; നാലുകെട്ടിന്റെ 
അന്തര്‍ഭാഗങ്ങളില്‍ 
അന്തര്‍ജനങ്ങള്‍ കരയുന്നു 


അന്തര്‍ഭാവം antaRbhaavaM (nn), 
inner image; ആ കഥയുടെ 
അന്തര്‍ഭാവം എന്താണ്‌? 
അന്തര്‍മുഖമായ 
antaRmukhamaaya (adj), introspective; 
അവ അന്തര്‍മുഖമായ 
വ്യക്തിത്വമായിരുന്നു 

അന്തസ്സ്‌ ചടം (nn), ട്വ; 
അയാള്‍ക്ക്‌ സമൂഹത്തില്‍ ഒരു 
അന്തസ്സ്‌ ഉണ്ടായിരുന്നു. 
അന്തി ഫ്‌ 0൧), 
അന്തിയായതോടെ 
ചേക്കേറി 


അവന്‍ 


evening; 


പക്ഷികള്‍ 





14 


MALAYALAM ~ ENGLISH DICTIONARY. 


Compiled & Edited by Dr.V. Saratchandran Nair 





അന്ധ andha (nn), blind; അവള്‍ 
അന്ധയാണ്‌, മൂകയുമാണ്‌ 


അന്ധകാരം —andhakaaraM (nn), 
darkness; അന്ധകാരത്തില്‍ നിന്ന്‌ 
പ്രകാശത്തിലേക്ക്‌ വിദ്യ 
നമ്മെ നയിക്കുന്നു 

അന്ധത andhata (nn), blindness; 
അന്ധത ഒരു ശാപമാണ്‌ 
അന്ധന്‍ (nn), 1൪9൪; 
അന്ധന്‍ അന്ധനെ 
വഴികാട്ടുന്നു. 
അന്ധവിശ്വാസം andhaviSvaasaM 


(nn,comp), blind belief; 
അന്ധവിശ്വാസങ്ങളും 


അനാചാരങ്ങളും 
സമൂഹത്തിന്‍റെ ശാപങ്ങളാണ്‌ 


അന്നം annaM (nn), rice; അന്നവും 


andhan 


വസ്ത്രവും അപ്പവും 
വീഞ്ഞുമായി എന്നിട്ടും 
രക്ഷകന്‍ വന്നില്ല 

അന്നം ഫല്‌ (nn), ബു 
നളചരിതത്തില്‍ അന്നം 
ദൂതനായി 

അന്നജം annajaM (nn), starch; 
ധാന്യങ്ങളില്‍ ധാരാളം അന്നജം 
അടങ്ങിയിരിക്കുന്നു 
അന്നനാളം —annanaaLaM_—_ (അ), 
oesophagus; വായില്‍ നിന്നു 
അന്നനാളത്തിലേക്ക്‌ ഭക്ഷണം 
കടക്കുന്നു 


അന്നു annu (adv), that day; അന്നു 
അവിടെ ആരും 
ഉണ്ടായിരുന്നില്ല 


അന്നേരം anneeraM (nn), then; 
അന്നേരം ആരും അവിടെ 
ഉണ്ടായിരുന്നില്ല 

അമ്പത്‌ ambata (nn,num), fifty; 
അഞ്ചല്ല അമ്പതു വട്ടം 
പറഞ്ഞിട്ടും അവന്‍ കേട്ടില്ല. 
GOMES ~—ambarakka ൮൮), be 


perplexed; ആ സംഭവം കണ്ട്‌ 
എല്ലാവരും അമ്പരന്നു 
അമ്പലം ambalaM (nn), temple; 
അമ്പലത്തിനെ അവള്‍ മൂന്നു 
വലം വച്ചു 

അമ്പാരി ambaari (nn), howdah; 
ആനയും അമ്പാരിയുമില്ലാതെ 
അവര്‍ സ്വീകരിക്കും 
അമ്പിളി ഫി (nn), 
മാനത്ത്‌ അമ്പിളിയുദിച്ചു 
അമ്പ്‌ ഗ്ര (൩), ഞ്ഞു 
അര്‍ജ്ജുനന്‍ അമ്പ്‌ എയ്തു 


അന്‍പ്‌ ഫാ (nn), affection; 
അയാള്‍ക്ക്‌ ആ കുട്ടിയോട്‌ 
അന്‍പ്‌ തോന്നി 
അന്യന്‍ —anyan (nn), 
ആരും അന്യരല്ലെന്ന്‌ 
തിരിച്ചറിയുന്നില്ല 
അന്യായം anyaayaM (nn), petition; 
അവന്‍ പോലീസില്‍ അന്യായം 
കൊടുത്തു 
അന്യോന്യം 
mutual; 
പഴിചാരാനല്ലാതെ 
ക്രിയാത്മകമായി 
ചെയ്യാന്‍ 
കഴിഞ്ഞില്ല 


moon; 


stranger; 
നാം 


anyoonyaM (nn), 
അന്യോന്യം 


ഒന്നും 
അവര്‍ക്കു 





MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അന്വേഷണം anveeSaNaM (2), 
search; അപകടത്തേക്കുറിച്ചുള്ള 


അന്വേഷണം മുറയ്ക്കു 
നടക്കുന്നുണ്ട്‌ 
അന്വേഷിക്ക്‌ ഫി (vt), 


inquire; എവിടെ നല്ല ഗ്രന്ഥങ്ങള്‍ 
കിട്ടുമെന്ന്‌ ഞാന്‍ 
അന്വേഷിച്ചു. 


അപകടം apakaTaM (nn), accident, 
അപകടം സംഭവിക്കുമ്പോള്‍ 
രാത്രി പത്തുമണി ആയിരുന്നു 
അപകടകരമായ 
apakaTakaramaaya (adj), dangerous; 
ആപര്‍ക്കരസ്ഥിതിയുള്ള 
രോഗി അപകടകരമായ 
ഘട്ടത്തെ തരണം 
ചെയ്തുകഴിഞ്ഞു. 
അപകര്‍ഷതാബോധം 


apakaR$ataaboodhaM (nn), inferiority 
complex; അപകര്‍ഷതാബോധം 


അയാളുടെ വളര്‍ച്ചയെ 
ബാധിച്ചു 

അപ്ഗ്രഥിക്ക്‌ —apagrathikka (vi), 
analyse; എല്ലാകാര്യങ്ങളും 
ഞങ്ങള്‍ അപ്ഗ്രഥിക്കുന്നുണ്ട്‌ 
അപചയം apacayaM (nn), decline; 
ഓറംഗസീബിനു ശേഷം മുഗള്‍ 


സാമ്രാജ്യത്തില്‍ അപചയം 
സംഭവിച്ചു 

അപരാധം —aparaadhaM — ദ), 
offence; ക്ഷമിക്കാന്‍ വയ്യാത്ത 
അപരാധങ്ങളൊന്നും അവന്‍ 
ചെയ്തിട്ടില്ല 

അപരാഹ്നം aparaahnaM = (nn), 


afternoon; ഈ അപരാഹത്തില്‍ 


നമുക്ക്‌ ഇവിടെ 
വെറുതെയിരിക്കാം 

അപരിചിതന്‍  aparicitan (nn), 
stranger; ഒരു അപരിചിതന്‍ 


ആവഴി നടന്നു പോകുന്നു. 


അപരിചിതമായ 


(adj), 
അപരിചിതമായ 


സ്ഥലത്തെത്തിയപ്പോള്‍ 
അയാള്‍ക്ക്‌ പേടി തോന്നി 


അപലപിക്ക്‌ — apalapikka (൮൧, 
blame; നേതാവിന്റെ 
കൊലപാതകത്തില്‍ പലരും 
അപലപിച്ചു 


അപവാദം —apavaadaM— (nn), 
defamation; കൈക്കൂലി 
വാങ്ങിയെന്ന്‌ അയാളല്പെപ്പറ്റി 
പലരും അപവാദം പറഞ്ഞു 


അപസ്മാരം apasmaaraM (൫), 
epilepsy; അയാള്‍ക്ക്‌ 
അപസ്മാരരോഗമുണ്ടായിരു 

ന്നു 

അപൂര്‍ണം —apuuRNaM (adj), 
incomplete; അപൂര്‍ണ്ണമായ ഒരു 
ശില്പമായിരുന്നു അത്‌ 


aparicitamaaya 
unacquainted; 





അപൂര്‍വമായ apuuRvamaaya 
(adj), സജു വളരെ 
അപൂര്‍വ്വമായ ചില 
ചിത്രങ്ങള്‍ ഈ ആര്‍ട്ട്‌ 
ഗ്യാലറിയിലുണ്ട്‌. 

അപേക്ഷ apeck$a (nn), request; 


എന്നെ വെറുതെ വിടാനുള്ള 
അപേക്ഷ അയാള്‍ 
തള്ളിക്കളഞ്ഞു 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അപേക്ഷ apeck$a (nn), prayer; 
അപേക്ഷാ രൂപത്തില്‍ ഞാന്‍ 
ദൈവത്തോടുപറഞ്ഞു 
അപേക്ഷ apeck$a (nn), application; 
പരീക്ഷയ്ക്കുള്ള അപേക്ഷ 
കൊടുത്തില്ല 

അപേക്ഷിക്ക്‌ apeckSikko (vt), 


apply; ഒരു ജോലിക്കുവേണ്ടി 
രമേശ്‌ അപേക്ഷിച്ചു. 


അപേക്ഷിക്ക്‌ —apeckSikko (vt), 
appeal; അയാള്‍ 
അംഗീകാരത്തിനുവേണ്ടി 
അപേക്ഷിക്കുന്നു 


അപ്പം — appaM ദ), _bread; 
മനുഷ്യന്‍ അപ്പത്തിനു മാത്രമല്ല 
ജീവിക്കുന്നത്‌ 

അപ്പുറം appuRaM (adv), beyond; 
കുന്നിനപ്പുറത്താണ്‌ അയാള്‍ 
താമസിക്കുന്നത്‌ 


അപ്പൂപ്പന്‍ appuuppan (nn,ks), grand 
father; അപ്പൂപ്പന്‍ സുഖമില്ലാതെ 
കിടക്കുന്നു 

ആപ്പോള്‍ ൭0൦. (adv), മേ 
ഞാന്‍ വന്നപ്പോള്‍ അയാളും 
വന്നു. 

അപ്രകാരം apRakaaraM (adv), in 
that manner; അവന്‍ അപ്രകാരം 
ചെയ്തില്ല 
അപ്രതീക്ഷിതമായ 
apRatiiK$itamaaya (adj), 
അപ്രതീക്ഷിതമായ 
സാഹചര്യത്തിലാണ്‌ 
സംഭവം നടന്നത്‌ 


അപ്രത്യക്ഷമായ 
apRatyakSamaaya 


unexpected; 


ആ 


(adj), invisible; 





അപ്രത്യക്ഷമായ ദേവത 
അങ്ങനെയുള്ള 
ദൈവവചനങ്ങള്‍ പറഞ്ഞു 
അപ്രത്യക്ഷമാക്‌ 
apRatyak$amaake (vi), disappear; ആ 
ദേവത പെട്ടെന്ന്‌ 
അപ്രത്യക്ഷമായി 
അപ്രധാനമായ apRadhaanamaaya 
(adj), unimportant; തീരെ 
അപ്രധാനമായ ഒരു 
കാര്യമാണിത്‌ 


അപ്രിയം apRiyaM (nn), offensive; 


അപ്രിയമായത്‌ ഒന്നും 
പറയരുത്‌ 

അബദ്ധം abaddhaM (nn), mistake; 
എല്ലാം വെറും 
അബദ്ധമായിരുന്നു 

അബോധം aboodhaM (nn), ignorant; 
അബോധത്തിലാണ്‌ 
അങ്ങിനെയൊരു 
സംഭവമുണ്ടായത്‌ 

അഭയം abhayaM (nn), shelter or 


refuge; ആരാണ്‌ അവന 
അഭയം നല്‍കിയത്‌ 


അഭയാര്‍ഥി ചായ്‌ (22), 
refugee; ബംഗ്ലാദേശില്‍ നിന്ന്‌ 
അഭയാര്‍ഥികള്‍ പ്രവഹിച്ചു 


അഭാവം abhaavaM (nn), absence; 
അയാളുടെ അഭാവത്തില്‍ 
അവര്‍ വന്നു 
അഭിനന്ദനം 
congratulation; 
എല്ലാവരുടേയും 
കിട്ട്‌ 


abhinandanaM (nn), 
അവന്‌ 
അഭിനന്ദനം 





MALAYALAM - ENGLISH DICTIONARY 


Compiled ക Edited by Dr.V. Saratchandran Nair 





BOE IM e6y —abhinandikko (൧, 
congratulate; പരീക്ഷയില്‍ 
വിജയിച്ച കുട്ടിയെ 


എല്ലാവരും അഭിനന്ദിച്ചു. 
അഭിനയം abhinayaM (nn), acting; 


മമ്മൂട്ടിക്ക്‌ അഭിനയത്തിന്‌ 
അവാര്‍ഡ്‌ കിട്ടി 
അഭിനവ abhinava (adj), novel; 
ഇത്‌ അഭിനവ 
കുരുക്ഷേത്രമാണ്‌ 


അഭിനിവേശം abhiniveeSaM (nn), 
ardent desire; അവന്‌ എന്തൊരു 
അഭിനിവേശമായിരുന്നു! 
അഭിപ്രായം abhipRaayaM (nn), 
opinion; എന്റെ അഭിപ്രായം 
ശരിയായിക്കൊള്ളണമെന്നില്ല 
അഭിമാനം abhimaanaM (nn), self 
respect; അവന്‍ അഭിമാനം 
പണയം വയ്ക്കാറില്ല 


അഭിമുഖം നടത്ത്‌ abhimukhaM 


naTatta (vt), interview; അവര്‍ 
മന്ത്രിയുമായി അഭിമുഖം 
നടത്തി 

അഭിമുഖീകരിക്ക്‌ 
abhimukhiikarikke (vt), face a situation; 
കുറ്റം ചെയ്തതു കൊണ്ട്‌ 


എന്നെ അഭിമുഖീകരിക്കാന്‍ 
അവനു പറ്റില്ല 

അഭിരുചി 
അവഖ 
വ്യത്യസ്തമാണ്‌ 
അഭിലഷിക്ക്‌ ചിര 
desire; അവന്‍ 
അഭിലഷിക്കുന്നില്ല 


abhiruci (nn), _ taste; 


അഭിരുചികള്‍ 


(vt), 
ഒന്നും 





18 





അഭിലാഷം abhilaa$aM (nn), object 
desired; എന്‍റെ അഭിലാഷം 
അതല്ല 
അഭിവന്ദനം 
greeting; 
പ്രസിഡണ്ടിനെ 
ചെയ്തു. 


അഭിവന്ദ്യ 
respectable; 
ഗുരുവിന്‌ പ്രണാമം 
അഭിവാഞ്ഛ abhivaa~cha (nn), 
desire; അദ്ദേഹത്തിന്റെ 
അഭിവാഞ്ഛയായിരുന്നു 
എവറസ്റ്റ്‌ കൊടുമുടി 
കിഴടക്കണമെന്ന്‌ 

അഭിവാദ്യം —abhivaadyaM (nn), 
മന്ത്രി അഭിവാദ്യം 


abhivandanaM (nn), 
സൈനികര്‍ 
അഭിവന്ദനം 


abhivandya (42, 
അഭിവന്ദ്യ 


salutation; 


സ്വീകരിച്ചു 


അഭിവൃദ്ധി പഷ്ട്‌ (nn), 
prosperity; ഈ നാടിന്റെ 
അഭിവൃദ്ധിയാണ്‌ 
അദ്ദേഹത്തിന്റെ ലക്ഷ്യം 
അഭിസാരിക —_abhisaarika 
prostitute; അവള്‍ 
അഭിസാരികയാണത്രേ 
അഭീഷ്ടം abhiiSTaM (nn), wish; 
എന്റെ അഭീഷ്ടം നടന്നില്ല 
അഭേദം abheedaM (nn), sameness; 
ഒന്നിനോട്‌ അഭേദം പറയാന്‍ 
മറ്റൊന്നില്ല 


(nn), 
ഒരു 


അഭ്യന്തരം —aabhyantaraM (4), 
internal; രാജ്യങ്ങളുടെ 
അഭ്യന്തര കാര്യങ്ങളില്‍ 


ഇടപെടാന്‍ പാടില്ല 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അഭ്യര്‍ഥന —abhyaRthana (2), 
Tequest; അവന്റെ അഭ്യര്‍ത്ഥന 
അയാള്‍ കേട്ടില്ല 

അഭ്യസനം —abhyasanaM ൫൮), 
Practice; അവന്റെ അഭ്യസനം 
കഴിഞ്ഞ്‌ അവന്‍ മടങ്ങി 
അഭ്യസിക്ക്‌ abhyasikka (v1), learn; 
ഭാഷ്‌ റ ഡല വളരെ 
എളുപ്പമാണ്‌. 

അഭ്യാസം abhyaasaM (nn), acrobat; 
അയാള്‍ കുറേ അഭ്യാസങ്ങള്‍ 
കാണിച്ചു 


അമരയ്ക്ക amaraykka (nn), country 


beans; അമരയ്ക്ക വീട്ടില്‍ 
ധാരാളമുണ്ട്‌ 

അമര്‍ത്ത്‌ ഫച്ഡം (vt), ടേ; 
ഞാന്‍ സാധനങ്ങളെല്ലാം 
സഞ്ചിയിലേക്ക്‌ അമര്‍ത്തി 
വച്ചു 

അമളി amali (൧), blunder; 


എനിക്ക്‌ ഒരു അമളി പറ്റി 
അമറ്‌ amaRa (vi), bellow; വാവ്‌ 
അടുത്തപ്പോള്‍ പശു വല്ലാതെ 
അമറുന്നു 

അമാവാസി ഫ്മി (nn,comp), 


New സാല കഴിഞ്ഞ 
അമാവാസിദിവസമാണ്‌ 
ആഅപകടം സംഭവിച്ചത്‌ 
അമൃത്‌ amRate (nn), ന 
അമൃത്‌ കഴിച്ചാല്‍ 
അമരനാകാം 

അമ്മ amma (nn), mother; അമ്മ 
സ്നേഹമാണ്‌. 


അമ്മാതിരി ഇബ്ന്‌ (അ), 
likewise; അമ്മാതിരി കാര്യങ്ങള്‍ 
ഇവിടെ പറയണ്ടേ 

അമ്മാനം ammaanaM (nn), ball 
game with dancing; അവള്‍ 
നന്നായി അമ്മാനമാടുന്നു 
അമ്മായിയച്ഛന്‍ — ammaayiachan 
(nn), father - in - law; അയാളുടെ 
അമ്മായിയച്ചൻ വലിയ 
സമ്പന്നനായിരുന്നു 
അമ്മായിയമ്മ ammaayiamma (nn), 
mother - അ - aw; 
അമ്മായിയമ്മയ്ക്ക്‌ എപ്പോഴും 
ദേഷ്യം വരുന്നു. 

അമ്മി ammi (nn), grinding stone; 


അരകല്ലില്‍ അമ്മികൊണ്ട്‌ 
അരയ്ക്കുന്നു 
അയ aya (nn), cloth 10%; 


തുണികള്‍ അയയില്‍ ഇടൂ 


അയഞ്ഞ aya~~a_ (adj), loose; 
അവന്‍ അയഞ്ഞ ഒരു ഷര്‍ട്ടിട്ടു 





അയയ്‌ ayaya (vi), loosen; ഈ 
കെട്ട്‌ അയയുന്നു 

അയയ്ക്ക്‌ മൃദ്യിര (vt), loose; 
അഴിക്കാന്‍ പാകത്തിന്‌ 
അയച്ചു കെട്ടണം 

അയയ്ക്ക്‌ ayaykko (vt), send; 
രേഖകളെല്ലാം 


യൂണിവേഴ്‌സിറ്റിയിലേക്ക്‌ 
അയച്ചു 

അയല പച്‌ (൯), _ macherel; 
അച്ഛന്‌ അയല മീന്‍ വലിയ 
ഇഷ്ടമാണ്‌ 





MALAYALAM ~ ENGLISH DICTIONARY 


അയല്‍ക്കാരന്‍ ayalkkaaran (nn), 
neighbour; എന്‍റെ 
അയര്‍ല്‍ക്കാരനാണ്‌ അയാള്‍ 
അയല്‍പക്കം ayalpakkaM (nn), 
neighbourhood; അയല്‍പക്കത്ത്‌ 
താമസിക്കുന്നത്‌ ഒരു 
ഡോക്ടറാണ്‌ 

അയല്‍വാസി ~—ayalvaasi_— (nn), 
neighbour; അയല്‍വാസികള്‍ 
നല്ലവരാണ്‌ 

അയിത്തം ayittaM (nn), 
untouchability, അയിത്തം ഒരു 


പ്രാചീന ആചാരമായിരുന്നു 


അരയ്‌ araya (vi), get ground; 
അരി നന്നായി അരയുന്നു 
അരകല്ല്‌ —arakalla (മജ), 
grinding stone; അരകല്ലില്‍ അരി 
അരയ്ക്കുന്ന 


അരക്കെട്ട്‌ arakkeTTa (nn), waist; 


അരക്കെട്ട്‌ കുലുക്കി 
നൃത്തമാടി 
അരങ്ങ്‌ —aragna (2), ടമ; 
കുട്ടികള്‍ അരങ്ങത്ത്‌ 
പാട്ടുപാടി 
അരഞ്ഞാണം ara~~aaNaM_ (nn), 


waistlet; കുട്ടിക്ക്‌ അരഞ്ഞാണം 
വാങ്ങിച്ചു 


അരണ araNa (nn), green house 
lizard; അരണ ഒരു 
ഇഴജന്തുവാണ്‌ 


അരപ്പ്‌ ഷാ (nn), grinding with 
sprinkling water; മുളകിന്റെ 
അരപ്പ്‌ കറിയില്‍ ചേര്‍ത്തു 


Compiled & Edited by Dr.V. Saratchandran Nair 


അരയന്നം arayannaM (nn), swan; 
നളചരിതത്തില്‍ അരയന്നം 
ഒരു പ്രധാന കഥാപാത്രമാണ്‌ 
അരയാല്‍ arayaal (nn), peepal tree; 
അരയാലിന്റെ ചുവട്ടില്‍ 
കുറേപ്പേര്‍ ഇരിക്കുന്നു 

അരയ്ക്ക്‌ —araykka ൫൧. 

അമ്മ അരി അരയ്ക്കുന്നു 


grind; 


അരക്ക്‌ ചിര (nn), sealing wax; 
അരക്കുകൊണ്ട്‌ ഓഫീസില്‍ 
കത്തുകള്‍ സീല്‍ ചെയ്തു 


അരവയറ്‌ aravayaRa (comp n), 
half stomach; ആ കുട്ടി ഇന്നലെ 


അരവയപറായിട്ടാണ്‌ 
ഉറങ്ങിയത്‌ 

അരളി  arali ദ), _oleander; 
അരളിയില്‍ പൂക്കള്‍ 
വിരിഞ്ഞു 


അരി ari (nn), rice; അരിയാണ്‌ 
കേരളീയരുടെ മുഖ്യഭക്ഷണം 
അരികെ ഫി (adv), ഗദ; 
അയാള്‍ അവന്റെ അരികെ 
ഇരുന്നു 


അരികെ arike (adj), ടി; 
അമ്പലത്തിന്‌ അരികെ 
കുളമുണ്ട്‌ 


അരിക്ക്‌ arikka (vt), sieve; അമ്മ 
അരിപ്പൊടി അരിക്കുന്നു 


അരിമ്പാറ 





arimbaaRa (nn), wart; 
അയാളുടെ മുഖത്ത്‌ ഒരു 
അരിമ്പാറയുണ്ട്‌ 

അരിപ്പ arippa (nn), sieve; അമ്മ 
അരിപ്പയില്‍ അരി 
അരിക്കുന്നു 


20 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അരിപ്രാവ്‌ aripRaava (nn,comp), 
dove; QQ ഒരു അരിപ്രാവ്‌ 
വന്നിരിക്കുന്നു 


അരിയ്‌ ariya (vt), cut into small 
pieces; അമ്മായി പച്ചക്കറികള്‍ 
അരിയുകയായിരുന്നു 


അരിവാള്‍ ഷം. (nn), sickle; 
അവര്‍ അരിവാളുകൊണ്ട്‌ 
നെല്ലു കൊയ്യുന്നു 
അരിവെപ്പുകാരന്‍ 
ariveppukaaran (comp 2), cook; ഒരു 
അരിവെപ്പുകാരനാണ്‌ 
അയാള്‍ 


അരിശം ഫ്ട്ച്4്‌ (nn), ളേ, 
എനിക്ക്‌ വല്ലാതെ അരിശം 
വരുന്നു 

അരുതായ്മ ബ്രമ്മ (അ), 
prohibited act; ഇവിടെ കള്ളുകുടി 
അരുതായ്മ ആയ 
പ്രവൃത്തിയാണ്‌ 

അരുത്‌ aruta (neg), word of negation; 
അരുത്‌, അരുത്‌, കൊല്ലരുത്‌ 


അരുമ aruma (adj), _ beloved; 
അയാളുടെ അരുമ 
സന്തതിയാണ്‌ അവന്‍ 

അരുവി ഫ്‌ ദ), സേന; 


അരുവികളിലെ വെള്ളത്തിന്‌ 
ഭയങ്കര തണുപ്പാണ്‌ 


അരോചകം —aroocakaM (nn), 
disgusting; അയാളുടെ ക്ലാസ്സുകള്‍ 
അരോചകമായിരുന്നു 

അര്‍ഥശാസ്ത്രം —aRthaSaastRaM 


(nn,comp), — economics; അവന 


അര്‍ത്ഥശാസ്ത്രത്തില്‍ 
ബിരുദമുണ്ട്‌ 
അര്‍ഥം aRthaM 
ജീവിതത്തിന്റെ 
അര്‍ഥമെന്താണെന്ന്‌ 
നമുക്കറിയില്ലല്ലോ 

അര്‍ദ്ധം aRddhaM (nn), half, ആ 
സ്ഫടികത്തിന്റെ അര്‍ദ്ധഭാഗം 
ഇപ്പോള്‍ കാണാനില്ല 
അര്‍ദ്ധരാത്രി aRddharaatRi (nn), 
midnight; അര്‍ദ്ധരാത്രിയില്‍ 
ആരോ വാതിലില്‍ 
മുട്ടിയതായി തോന്നി 
അര്‍പ്പണം arppaNaM (nn), offering; 
അവള്‍ എല്ലാം അവന്‌ 
അര്‍പ്പണം നല്കി 


(nn), meaning; 


അര്‍, aRppikka (vt), offer; 
അവള്‍ അവനില്‍ വിശ്വാസം 
അര്‍പ്പിച്ചു 

അര്‍ബ്ബുദം aRbbudaM (nn), cancer; 
അര്‍ബ്ബുദം ഒരു 
മാരകരോഗമാണ്‌ 

അര്‍ശസ്സ്‌ aRSassa_ (nn), _ piles; 
അയാള്‍ അര്‍ശ്ശസ്‌ 
രോഗിയാണ്‌ 

അലംഭാവം alaMbhaavaM (nn), 
complacent; അയാളുടെ 
അലംഭാവം കൊണ്ടാണ്‌ 


അങ്ങനെ സംഭവിച്ചത്‌ 


അലക്കുകാരന്‍ alakkukaaran (nn), 
washerman; അലക്കുകാരന്‍ 
തുണി അലക്കുന്നു 


അലക്ക്‌ ചചാഭ (vt), wash clothes; 
അവന്‍ കുറെ തുണി അലക്കി 


21 


MALAYALAM - ENGLISH DICTIONARY. 


Compiled & Edited by Dr.V. Saratchandran Nair 











അലക്ഷ്യമായി alakSyamaayi (adv), 
aimless; അയാള്‍ അലക്ഷ്യമായി 
നടന്നു 


അലങ്കരിക്ക്‌ —alankarikko ൮൮), 
decorate; ആഘോഷം പ്രമാണിച്ച്‌ 
തെരുവുകളെല്ലാം ഭംഗിയായി 
അലങ്കരിച്ചു. 


അലങ്കരിക്ക്‌ alankarikka (vt), adorn; 


ഓണത്തിന്‌ വീടെല്ലാം പൂക്കള്‍ 
കൊണ്ട്‌ അലങ്കരിച്ചു 


അലങ്കാരം —alankaaraM_—(nn), 
decoration with മനേ; 
കല്യാണപ്പെണ്ണിന്‌ 

ആഭരണങ്ങള്‍ കൊണ്ടുളള 


അലങ്കാരം നന്നായിരുന്നു 


അലച്ചില്‍ alaccil (nn), wandering; 
അയാള്‍ അലച്ചില്‍ 
തുടങ്ങിയിട്ട്‌ കുറെയായി 


അലട്ട്‌ alaTTa (vi), vex; കാണാതെ 


പോയ കുട്ടിയെക്കുറിച്ചുള്ള 
വിചാരം അയാളെ 
അലട്ടിക്കൊണ്ടിരുന്നു 
അലമാരി ചി (nn), almirah; 
സാധനങ്ങള്‍ അലമാരിയില്‍ 
ഇരിപ്പുണ്ട്‌ 

അലയ്‌ alaya (vi), wander; അവന്‍ 
തെരുവീഥികളിലെല്ലാം 
അലയുന്നു 


അലയ്‌ alaya (vi), wander about; 
അയാള്‍ അവിടെയെല്ലാം 
അലഞ്ഞു തിരിഞ്ഞു 

അലര്‍ച്ച alaRcca (nn), crying aloud; 
പശുവിന്റെ അലര്‍ച്ച കേട്ട്‌ 
എല്ലാവരും വന്നു നോക്കി 


22 


അലവലാതി —_alavalaati 
vagabond; അയാള്‍ 
അലവലാതിയാണ്‌ 
അലസന്‍ alasan (nn), idle person; 
അയാള്‍ വെറും അലസനാണ്‌ 
അലസിപ്പിക്ക്‌ alasiKKa (vt), cause 
abortion, ഡോക്ടര്‍ അവളുടെ 
ഗര്‍ഭം അലസിപ്പിച്ചു 
അലിയ്‌ aliya (vi), നടി ഉപ്പ്‌ 
വെള്ളത്തില്‍ അലിയുന്നു 
sympathy; 
അവനോട്‌ 


(in), 
ഒരു 


അലിവ്‌ (nn), 
എനിക്ക്‌ 
അലിവുതോന്നി 
അല്‍ക്കുത്ത്‌ alkkutta (comp ൧), 
ornament of muslim women; നബീസ 
അല്‍ക്കുത്ത്‌ അണിഞ്ഞു 


alive 


അലോപ്പതി alooppati (൮2), 
allopathic അമി; ഞാന്‍ 
അലോപ്പതി മരുന്നുകള്‍ 
കഴിക്കാറില്ല 

അലോസരം —aloosaraM_—_(nn), 
disturbance; എന്തിനാണ്‌ 
അലോസരം ഉണ്ടാക്കുന്നത്‌ 
അലോസരപ്പെടുത്ത്‌ 
aloosarappeTutt9 (൧), സി; 


അയാള്‍ എപ്പോഴും അവനെ 
അലോസരപ്പെടുത്തുന്നു 
അല്പം alppaM (adj), little; 
അല്പജ്ഞാനം അപകടമാണ്‌ 
അല്ലെങ്കില്‍ allenkil (cond), if not; 
അല്ലെങ്കില്‍ വേണ്ട, ഞാന്‍ 
പോകാം 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അല്ലെങ്കില്‍ —allenkil (92, 
otherwise; ഞാന്‍ ഇവിടെ വരാം 
അല്ലെങ്കില്‍ നീ അവിടെ വരൂ. 


അവകാശം avakaaSaM (nn), rights; 


ഒരു പൌരന്‌ ഒട്ടേറെ 
അവകാശങ്ങളുണ്ട്‌ 
അവതരണം —avataraNaM_—_(nn), 
presentation; നാടകത്തിന്‍റെ 
അവതരണം 
എനിക്കിഷ്ടപ്പെട്ടില്ല 
അവതരിക്ക്‌ avatarikka (vi), appear; 
മഹാവിഷ്ണു കൂര്‍മ്മമായി 
അവതരിച്ചു 


അവതരിപ്പിക്ക്‌ പറി (nn), 


present, ഞങ്ങള്‍ ഒരു പുതിയ 
നാടകം അവതരിപ്പിക്കുന്നു 
അവതാരം —_avataaraM 
incarnation of 
മഹാവിഷ്ണുവിഒ 
അഞ്ചാമത്തെ അവതാരമാണ്‌ 
വാമനന്‍ 


(nn), 
deity; 


അവതാരിക —avataarika (അജ), 
introduction; പ്രസിദ്ധ 
നിരൂപകൻ അവതാരിക 
എഴുതി 

അവധി avadhi (nn), മല്യ 
എനിക്ക്‌ അവധി കിട്ടിയില്ല. 
അവധിദിവസം —_avadhidivasaM 
(comp n), holiday; 
അവധിദിവസങ്ങള്‍ വളരെ 
വിരസമാണ്‌ 


അവന്‍ avan (Pro.), he; അവന്‍ 
എന്‍റെ പുതിയ കൂട്ടുകാരനാണ്‌ 


അവബോധം avaboodhaM (അ), 
insight; അയാളുടെ 
അവബോധം അത്രയേ ഉള്ളൂ 
അവരോഹണം —avaroohaNaM 
(nn), descending; 
അവരോഹങണക്രമത്തില്‍ 
പറയുക 

അവര്‍ avaR (pron), they; അവര്‍ 
പത്തുപേരുണ്ടായിരുന്നു 
അവലംബം avalaMbaM (nn), basis; 
ആ കഥയുടെ അവലംബം 


സ്ത്രീകളുടെ ദയനീയ 
സ്ഥിതിയാണ്‌ 


അവലോകനം avalookanaM (nn), 
overview; ആ പുസ്തകം 
അവലോകനം ചെയ്തു 
അവശിഷ്ടം —avaSiSTaM_—_ (nn), 
remaining things; എല്ലാവരും 
ഉപയോഗിച്ച സാധനങ്ങളുടെ 
അവശിഷ്ടങ്ങള്‍ ഇവിടെ 
വലിച്ചു വാരിയിടുന്നു. 
അവശിഷ്ടം —_avaSiSTaM 
remnants; അവിടെ 
കൊട്ടാരത്തിന്റെ 
അവശിഷ്ടങ്ങള്‍ കാണാം 
അവശേഷിക്കുന്ന avaSecSikkunna 
(adj), remaining; ഇവിടെ 
അവശേഷിക്കുന്ന 
ഇടിഞ്ഞുപൊളിഞ്ഞ 
കൊട്ടാരമാണ്‌ 
പ്രസിദ്ധമായത്‌ 
അവശേഷിക്ക്‌ avaSecSikko (vi), 
remain, യുദ്ധത്തിനു ശേഷം 
ഒന്നും അവശേഷിച്ചില്ല 


(nn), 
ആ 


ഏറ്റവും 





23 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അവശ്യം avaSyaM (nn), essential; 
എനിക്ക്‌ അവശ്യം പോകണം 
അവശ്യവസ്തു avaSyavastu (nn), 
essential items; വെള്ളം വായു 
എന്നിവ 


അവശ്യവസ്തുക്കളാണ്‌ 
അവസരം avasaraM (ആ, 
opportunity; അവസരം 
കിട്ടിയാല്‍ ആരും 
മുതലെടുക്കും 

അവസരം avasaraM ആആആ, 
opportunity; അവസരങ്ങള്‍ 
ദുര്‍വിനിയോഗം ചെയ്യരുത്‌ 
അന്ത്യം —antyaM (ല്‍), ബെ; 
അയാളുടെ അന്ത്യം ഇന്നലെ 
ആയിരുന്നു 


അവസാനം avasanaM (adv), finally; 


അവസാനം അയാള്‍ക്ക്‌ തൂക്കു 
വിധിച്ചു 


അവസാനിക്ക്‌ —avasaanikka (vi), 
finish; ഒടുവില്‍ എല്ലാം 
ശ്മശാനത്തില്‍ 
അവസാനിക്കുന്നു 

അവസ്ഥ avastha (nn), condition; 
അയാളുടെ ദയനീയമായ 
അവസ്ഥ കാണുമ്പോള്‍ 


വിഷമം തോന്നുന്നു 

അവസ്ഥ avastha (nn), position; ആ 
അവസ്ഥയില്‍ എനിക്കൊന്നും 
ചെയ്യാന്‍ കഴിഞ്ഞില്ല 

അവള്‍ aval (pron, non-hon), she; 
അവള്‍ എനിക്ക്‌ പുസ്തകം 
തന്നു 


അവര്‍ മയാ (pron, hon), she; 
അവര്‍ ഡോക്ടറാണ്‌ 

അവിചാരിതമായ — avicaaritaM 
(adj), unexpected; 
അവിചാരിതമായ ഒരു 


കണ്ടുമുട്ടലായിരുന്നു അത്‌ 
അവിടം aviTaM (nn), that place; 
അവിടം എനിക്കു പരിചയ 
മുള്ളതാണ്‌ 
അവിടെ 
അപകടം 
അവിടെയാണ്‌ 


അവിഭാജ്യം 
indivisible; 
ഇന്ത്യയ്ക്കു 
അവിഭാജ്യഘടകമാണ്‌ 
അവിയ്ക്ക്‌ aviykka (v1), cook by 
boiling; അവര്‍ മരച്ചീനി 
അവിച്ചു തിന്നു 

അവിയല്‍ aviyal (nn), side dish 
prepared in kerala; മലയാളികള്‍ക്ക്‌ 
ഏറ്റവും പ്രധാനപ്പെട്ട 
ഭക്ഷണപദാര്‍ത്ഥം ആണ്‌ 
അവിയല്‍ 


അവിരാമം 
continuity; 
പ്രവൃത്തി 
മായിരുന്നു 
അവിവാഹിതരായ 


(adj), 
അവിവാഹിതരായ 


ചെറുപ്പക്കാർ ഇവിടെയുണ്ട്‌ 
അവിവേകം  aviveekaM (nn), 
indiscretion; അവന്‍ 
അവിവേകം കാണിച്ചു 


aviTe (adv), 
നടന്ന 


there; 
സ്ഥലം 


avibhaajyaM (adj), 
കാശ്മീര്‍ 


aviraamaM (nn), 
അയാളുടെ 
അവിരാമ 


avivaahita 
unmarried; 





24 


MALAYALAM ~ ENGLISH DICTIONARY 


അശേഷം aSec$aM (adj), wholy; 
അശേഷം പോലും അവനില്‍ 
നന്മയില്ലായിരുന്നു 


അശ്രദ്ധ asRaddha (adj), carelessness; 
ഡോക്ടറുടെ അശ്രദ്ധകൊണ്ട്‌ 
രോഗി മരിച്ചു 


അഷ്ടം എസി ഷി, eight; 
അഷ്ടദിക്ക്‌ പാലകന്മാര്‍ ഉള്ള 
അമ്പലമാണിത്‌ 


അസംഖ്യം —asaMkhyaM (adj), 
innumerable; അസംഖ്യം പേര്‍ 
പരിപാടിയില്‍ പങ്കെടുത്തു 


അസംതൃപ്തി asaMtRapti (nn), 
discontent; എനിക്ക്‌ വല്ലാത്ത 
അസംതൃപ്തി തോന്നി 


അസഭ്യം asabhyaM (nn), foul 
language; അയാള്‍ അസഭ്യം 
പറഞ്ഞു 


അസഭ്യമായ asabhyamaaya (adj), 


vulgar; വളരെ അസഭ്യ മായ 
വാക്കുകള്‍ എന്നോടു 
പറഞ്ഞു. 


അസമയം asmayaM (nn), untime; 
അയാള്‍ അസമയത്ത്‌ കയറി 


വന്നു 

അസാധാരണമായ —asaadhaaraNa 
(adj), സ്നേ ordinary; വളരെ 
അസാധാരണമായ ഒരു 
വിചാരണ ആയിരുന്നു 
അവന്റേത്‌ 


അസാധു asaadhu (adj, nn), invalid; 
അയാളുടെ വോട്ട്‌ 
അസാധുവായി 


Compiled & Edited by Dr.V. Saratchandran Nair 








25 


അസുഖം asuKhaM (nn), uneasiness; 


അസുഖം മൂലം അയാള്‍ 
വന്നില്ല 
അസൂയ —asuuya (nn), envy; 


അസൂയയ്ക്ക്‌ മരുന്നില്ല 
അസ്തമനം astamanaM (nn), sunset; 


അസ്തമനത്തിനു മുമ്പ്‌ നമുക്കു 
മടങ്ങണം 


അസ്ഥി ആ, _ bone; 
മനുഷ്യന്‍റെ അസ്ഥിയില്‍ 
ഫോസ്ഫറസ്‌ അടങ്ങിയിട്ടുണ്ട്‌ 


അസ്ധാസ്ഥ്യം കടലി (nn), 
discomfort; എനിക്ക്‌ ഇപ്പോള്‍ 
വല്ലാത്ത അസ്വാസ്ഥ്യം 
അനുഭവപ്പെടുന്നു 

അഹങ്കരിക്ക്‌ —ahankarikke (൫൮), 
proud; അയാള്‍ എന്തിനാണ്‌ 
അഹങ്കരിക്കുന്നത്‌? 


അഹങ്കാരം —ahankaaraM_— (൫), 
arrogance; അഹങ്കാരം ആര്‍ക്കും 
നല്ലതല്ല 

അഹങ്കാരിയാവ്‌ —ahaykaariyaavo 
(vi), be arrogant; അവന്‍ ജോലി 


asthi 


ലഭിച്ചപ്പോള്‍ പെട്ടെന്നുതന്നെ 
ഒരു അഹങ്കാരിയാവുന്നു 
ആഅളക്ക്‌ aLakka ൮), measure; 
ടേപ്പു കൊണ്ട്‌ തുണി 
അളക്കുന്നു 

അലറ്‌ aLaRa (vi), cry aloud in fear; 
കുട്ടി രാത്രിയില്‍ സ്വപ്നം 


കണ്ട്‌ അലറുന്നു 

അളവ്‌ alava (nn), measurement; 
ഈ മേശയുടെ ആകെ അളവ്‌ 
എത്രയാണ്‌ 


MALAYALAM ~ ENGLISH DICTIONARY 


അളവ്‌ alava (nn), measure; 
അളവില്‍ കൃത്രിമം 
കാണിക്കരുത്‌ 

അളിയ്‌ aliya (vi), decay; ഈ 
വൃത്തികേടുകള്‍ ഇവിടെ 
കിടന്ന്‌ അളിയുന്നു 

അഴക്‌ ഷഛ്ച്ര (nn), മേയ 
അഴകുള്ള പെണ്‍കുട്ടിയ്ക്ക്‌ 


എന്തിന്‌ ആഭരണം 

അഴിക്ക്‌ aZikks (vt), take off; സീത 
വനവാസത്തിനു പുറപ്പെടും 
മുമ്പെ ആഭരണങ്ങള്‍ അഴിച്ചു 
വച്ചു 


അഴിച്ചുപണിയ്‌ —aZiccupaNiya 
(nn), repair; പഴയ കെട്ടിടം 
മുഴുവന്‍ അഴിച്ചു 
പണിയുന്നു. 

അഴിമതി aZimati (nn), corruption; 
അഴിമതിയുടെ കഥകള്‍ 
പുറത്തുവന്നു 

അഴിയ്‌ aziye (vi), get loose; 
പശുവിനെ കെട്ടിയിരുന്ന 


കയര്‍ അഴിഞ്ഞു. 

അഴകുള്ള aZakulLa (adj), pretty; 
അഴകുള്ള വസ്തുക്കള്‍ 
എല്ലാവരും ഇഷ്ടപ്പെടുന്നു 


അഴുക്ക്‌ ഫ്വം സ, ലി; 
ശരീരത്തില്‍ മുഴുവന്‍ 
അഴുക്കായിരുന്നു 


അഴുക്ക്‌ iZukke (nn), soiled clothes; 
അഴുക്കു വസ്ത്രങ്ങള്‍ അയാള്‍ 
കഴുകി 

അറ aRa (nn), room; അറയില്‍ 
നെല്ലു സൂക്ഷിച്ചിരിക്കുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 





26 






അറക്ക്‌ aRakka (v1), cut; അയാള്‍ 
മരം അറക്കുന്നു 

അറപ്പുവാള്‍ aRappuval. (nn), saw; 
അവര്‍ അറപ്പുവാളു കൊണ്ട്‌ 
മരം അറുത്തു 


അറപ്പ്‌ aRappa (nn), sawing; മരം 


അറപ്പ്‌ നിര്‍ത്തി വച്ചു 

അറപ്പ്‌ ചട (nn), contempt; 
അറപ്പുളവാക്കുന്ന ദൃശ്യം 
ആയിരുന്നു ഈ 


ഹോസ്പിറ്റലിലെ മുറികള്‍ 
അറയ്ക്ക്‌ aRaykka (vi), detest; 
അങ്ങോട്ടു നോക്കാന്‍ അവള്‍ 
അറച്ചു 

അറിയിക്ക്‌ aRiyikks (vt), inform; 
എല്ലാ വിവരങ്ങളും അയാളെ 
അറിയിക്കാറുണ്ടായിരുന്നു 
അറിയിക്ക്‌ aRiyikka (v1), announce; 
ആ വിവരം നേരത്തെ 
അറിയിക്കണം 

അറിയി, 
അറിയിപ്പ്‌ 
അയാള്‍ 


അറിയ്‌ ച്യും (൧. know; എല്ലാ 


പ്രയാ (nn), notice; 
കേട്ട്‌ വന്നതാണ്‌ 


കാര്യങ്ങളും അവന്‍ 
അറിയാറില്ല. 
അറിവ്‌ aRiva (nn), knowledge; 


അറിവ്‌ ആയുധമാണ്‌ 
അറുകൊല പ്ഡ്ിം (nn), merciless 
killing; അറുകൊലയില്‍ 
അയാള്‍ക്കു പങ്കില്ല 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അറുപത്‌ aRupata (nn,num), sixty; 


അറുപത്‌ വയസ്സായപ്പോള്‍ 
മരിച്ചു. 
അറ്റം ഷി ൫), ടി; 
ബ്ലയിഡിന്റെ അറ്റത്തിനു 
മൂര്‍ച്ചയില്ല 
അറ്റം ശ്ച (9), ബദ; 


ബെഞ്ചിന്‍റെ അറ്റത്തിരുന്ന കുട്ടി 
തറയില്‍ വീണു 

ആ ച (nnpron), that; 
പുസ്തകം എന്റേതാണ്‌ 
ആംഗ്യം aaMgyaM (nn), gesture; 


ആ 


അവന്‍ ആംഗ്യത്തിലൂടെ 
സംസാരിച്ചു 
ആകയാല്‍ aakayaal (cond), 


therefore; ആകയാല്‍ കര്‍ത്താവ്‌ 
അരുളി ചെയ്യുന്നു 
ആകര്‍ഷകം aakaR$akaM (nn), 
attraction; അയാളുടെ 
പെരുമാറ്റം ആകര്‍ഷകമാണ്‌ 
ആകര്‍ഷകമായ aakaR$akamaaya 
(adj), charming; ആകര്‍ഷകമായ 
മുഖം പ്രസാദമുളളതാണ്‌ 


ആകര്‍ഷിക്ക്‌ —aakaRSikka (vt), 
attract; ആരെയും 
ആകര്‍ഷിക്കുന്നതാണ്‌ 

അയാളുടെ പെരുമാറ്റം 

ആകാംക്ഷ aakaaMkSa (nn), strong 
ആകാംക്ഷ കൊണ്ട്‌ 
പെട്ടി പൊട്ടിച്ചു 


desire; 
അയാള്‍ 
നോക്കി 


ആകാക്ഷിക്ക്‌ aakaaMksikka (vt), 
long for; ദീര്‍ഘനാളത്തെ 
വേര്‍പാടിനുശേഷം 


ആകാംക്ഷയോടെ അവള്‍ 
ഭര്‍ത്താവിനു വേണ്ടി 
കാത്തിരുന്നു 

ആകാശം aakaaSaM (nn), sky; 
ആകാശത്തിന്റെ നിറം 
നീലയാണ്‌ 

ആകൃതി ചിസ്‌ (nn), shape; 
വീടിന്റെ ആകൃതി 
പുതുമയുളളതായിരുന്നു 
ആകെ aake (in), total; ആകെ 
എത്ര ശതമാനം പോളിംഗ്‌ 
നടന്നു 


ആക്‌ aaka (vi), become; വെള്ളം 
ചൂടായി 

ആക്‌ aaks (vi), be; അയാള്‍ 
ഒരു അധ്യാപകന്‍ ആകുന്നു 


ആക്ക്‌ aakka (v1), make; ഞാന്‍ 
വെള്ളം ചൂടാക്കി 
ആക്രമം aakRamaM (nn), attack; 


കെട്ടിടത്തിനു നേരെ ആക്രമം 
ഉണ്ടായി 

ആക്രമിക്ക്‌ aakRamikko (vt), attack: 
ജനക്കൂട്ടം പോലീസ്‌ സ്റ്റേഷന്‍ 
ആക്രമിച്ചു. ല്ല 
ആക്ഷേപിക്ക്‌ aakSeepikko (vt), 
make fun of, അവള്‍ എന്നെ 
ആക്ഷേപിച്ചു 

ആഗമനം aagamanaM (nn), arrival; 
അയാളുടെ ആഗമനം 
എന്തിനായിരുന്നു 

ആഗ aagasRRo (nn), 
മോറ്‌ മാസത്തില്‍ 
ചെടികളെല്ലാം പൂക്കുന്നു 


august; 


ഈ 





27 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ആഗ്രഹിക്ക്‌ aagRahikko (vt), wish 
for; എല്ലാവരും ഉയര്‍ന്ന 
പദവികള്‍ ആഗ്രഹിക്കുന്നു 
ആഗ്രഹം aagrahaM (nn), wish: 
ഞാന്‍ എന്റെ ആഗ്രഹം 
പ്രകടിപ്പിച്ചു 

ആഘാതം aaghaataM (nn), blow; 
എനിക്ക്‌ അത്‌ വലിയൊരു 
ആഘാതമായിത്തീര്‍ന്നു 
ആഘോഷം കാച്‌ (൫), 
celebration; ജീവിതത്തില്‍ 
ആഘോഷങ്ങള്‍ക്ക്‌ ഒരു 
പ്രധാന സ്ഥാനമുണ്ട്‌. 


ആഘോഷിക്ക്‌ aaghooSikka (vt), 
celebrate; അവന്‍ ഓണം 
ആഘോഷിക്കുന്നു 

ആചാരം aacaaraM (nn), ritual; 
ഓരോ സമൂഹത്തിനും 
വ്യത്യസ്തമായ ആചാരങ്ങള്‍ 


ആചാരം aacaaraM (nn), custom; 
പഴയ ആചാരങ്ങള്‍ നാം 
മാറ്റിമറിക്കണം 


ആജീവനാന്തം aajiivanaM (nn), life 


long, അയാള്‍ ആജീവനാന്തം 
രോഗിയായിരുന്നു 
ആജ്ഞ ച്ച്‌ ൫൧), order; 
അയാളുടെ ആജ്ഞ ഞാന്‍ 
അനുസരിച്ചില്ല 


ആജ്ഞാപിക്ക്‌ —aaj~aapikka (൪൭. 
order; അയാള്‍ എപ്പോഴും 
ആജ്ഞാപിക്കുന്നു 

ആട്‌ aaTo (nn), goat; ആട്‌ ഒരു 
വളര്‍ത്തു മൃഗമാണ്‌. 


ആട്‌ ഹം (vi), swing, കുട്ടികള്‍ 


ഈഞ്ഞാലില്‍ ആടുന്നു 
ആട്‌ കം പവ), __ oscillate; 
പെന്‍ഡുലം ആടുന്നു 
ആട്ടം aaTTaM (nn), oscillation; 


പെന്‍ഡുലത്തിന്‍റെ ആട്ടം നിന്നു 


ആട്ടം എന്ന സ്മ), dance; 
അവിടെ കഥകളിയുടെ ആട്ടം 
നടക്കുന്നു 

ആട്ടക്കഥ വാം (nn), literary 


work, meant for staging katha kali; 
ഉണ്ണായിവാര്യര്‍ ആട്ടക്കഥ 


എഴുതി 

ആട്ടിടയന്‍ = aaTTiTayan അ), 
shephered; ആട്ടിടയന്‍ ആടുകളെ 
മേയ്ക്കുന്നു 

ആട്ടിറച്ചി aaTTiRacci (nn), mutton; 
എനിക്ക്‌ ആട്ടിറച്ചി ഇഷ്ടമല്ല 
ആട്ടുകല്ല്‌ aaTTukalla (nn), grinding 
stone; ആട്ടുകല്ലില്‍ അരി 
ആട്ടുന്നു 

ആട്ടെ aaTTe (in), ok; 
അകത്തേക്കു വരൂ 


ആട്ടെ, 


ആട്ട്‌ ണ്ണം (vt), shake; കുട്ടിയെ 
തൊട്ടിലില്‍ ആട്ടി 

ആഡംബരം aaDaMbaraM (nn), 
luxury; ആഡംബരങ്ങളില്‍ 
അയാള്‍ക്ക്‌ താല്‍പര്യമില്ല 


ആണ aaNa (nn), oath; അയാള്‍ 
ദൈവത്തിന്‍റെ നാമത്തില്‍ 
ആണയിട്ടു 

ആണി aaNi (nn), nail; അവന്‍ 


ചുവരില്‍ ആണി തറയ്ക്കുന്നു 





28 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ആണ്‌ aaNo (nn), male; ആണിന്‌ 
ആണത്തം വേണം 

ആൺകുട്ടി aaNkuTTi (nn), boy; 
ആണ്‍കുട്ടി പുസ്തകം 
വായിക്കുന്നു 

ആണ്‍ aaN (nn), male; 
മയില്‍ നൃത്തമാടുന്നു. 
ആതിഥേയന്‍ aatitheeyan (nn), host; 


ആണ്‍ 


കേരളീയര്‍ നല്ല 
ആതിഥേയരാണെന്ന്‌ ചിലര്‍ 
പറയുന്നു. 

ആതുരം ഷണ (nn), illness; 
അവന്‍ 
ആതുരസംരക്ഷണസേനയില്‍ 
പ്രവര്‍ത്തിക്കുന്നു 

ആത്മകഥ —aatmakatha (8), 
autobiography; അദ്ദേഹം 


ആത്മകഥ എഴുതാന്‍ തുടങ്ങി 
ആത്മജ്ഞാനം aatmaj~aanaM (nn), 
self realisation; ആത്മജ്ഞാനമാണ്‌ 
പ്രധാനമായി 
ഉണ്ടായിരിക്കേണ്ടത്‌ 
ആത്മത്യാഗം aatmatyaagaM (nn), 
self sacrifice; അദ്ദേഹം ഈ 
പ്രസ്ഥാനത്തിനു വേണ്ടി 
ആത്മത്യാഗം ചെയ്തവനാണ്‌ 


ആത്മദര്‍ശനം aatmadaRSanaM 
(nn), spiritual knowledge; 
ആത്മദര്‍ശനത്തിന്റെ 
അഭാവമായിരുന്നു അയാളില്‍ 
കണ്ടത്‌ 


ആത്മനാ aatmana (adj), _ whole 
heartedly; അദ്ദേഹം 
പരിപാടിയോട്‌ ആത്മനാ 
സഹകരിച്ചു 


ആത്മനിന്ദ aatmaninda (nn), self 
reproach; afar 
പ്രവൃത്തിയേക്കുറിച്ച്‌ 
ഓര്‍ത്തപ്പോള്‍ എനിക്ക്‌ 
ആത്മനിന്ദ തോന്നി 
ആത്മനിയന്ത്രണം 
aatmaniyantRaNaM (nn), self control; 
അവന്‌ ആത്മനിയന്ത്രണം 
പാലിക്കാന്‍ കഴിഞ്ഞില്ല 
ആത്മനിവേദനം 
aatmaniveedanaM (nn), self dedication; 
അവള്‍ എല്ലാം അവന്‌ 
ആത്മനിവേദനം ചെയ്തു 
ആത്മനിഷ്ഠം aatmani$ThaM (adj), 
subjective; ആത്മനിഷ്ഠമായ 
ഒരു കാര്യമാണിത്‌ 
ആത്മപരിത്യാഗം 
aatmaparityaagaM (nn), renunciation; 
അവള്‍ ആത്മപരിത്യാഗം 
നടത്തി സന്യാസിനിയായി 
ആത്മപ്രശംസ —_aatmapRaSaMsa 
(nn), self praise; ആത്മപ്രശംസ 
മറ്റുള്ളവര്‍ക്ക്‌ 
അറപ്പുളവാക്കുന്നതാണ്‌ 
ആത്മബന്ധു —aatmabandhu (nn), 
ones own kith & kin; അവന്‍ 
എന്‍റെ ആത്മബന്ധുവാണ്‌ 
ആത്മബോധം aatmaboodhaM (nn), 
spiritual knowledge; ആത്മബോധം 
അവശ്യം ഉണ്ടായിരിക്കണം 
ആത്മഭാവം 
gist of ടി; 
അറിയുകയാണ്‌ 
ജ്ഞാനം 


aatmabhaavaM (nn), 
ആത്മഭാവം 
യഥാര്‍ഥ 





29 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ആത്മരക്ഷ aatmarak$a (nn), self 
protection; 
ആത്മരക്ഷയ്ക്കുവേണ്ടി 
അയാള്‍ ആയുധം സൂക്ഷിച്ചു 
ആത്മവഞ്ചന aatmava~cana (nn), 
self deception; ആത്മവഞ്ചനയാണ്‌ 
ഏറ്റവും വലിയ തിന്മ 
ആത്മവിശ്വാസം aatmaviSvaasaM 
(nn), self confidence; 
ആത്മവിശ്വാസമില്ലാത്ത ഒരു 
കുട്ടിയാണ്‌ അവന്‍ 
ആത്മസംയമനം 
aatmasaMyamanaM (nn), self control; 
നേതാവ്‌ ജനങ്ങളോട്‌ 
ആത്മസംയമനം പാലിക്കാന്‍ 
പറഞ്ഞു 

ആത്മഹത്യ —aatmahatya (മ). 
suicide; അവള്‍ ആത്മഹത്യ 
ചെയ്തു 

ആത്മാവ്‌ = aatmaavu (nn), soul; 
സ്വന്തം ആത്മാവിന്റെ 
അന്വേഷണം നടത്തണം 


ആത്മാര്‍പ്പണം —_aatmaaRppaNaM 
(nn), self dedication; അദ്ദേഹം 
ആത്മാര്‍പ്പണം നടത്തി 
വളര്‍ത്തിയതാണ്‌ ഈ 
പ്രസ്ഥാനം 

ആദരം —aadaram (nn), അണ; 
അയാള്‍ എല്ലാവരുടേയും 
ആദരം പിടിച്ചു പറ്റി 
ആദരിക്ക്‌ aadarikka (v1), respect; 
അവന്‍ അദ്ദേഹത്തെ 
ആദരിക്കുന്നു 

ആദര്‍ശം aadaRSaM (nn), ideology; 
ആദര്‍ശത്തിനു വേണ്ടി ജീവന്‍ 





30 


കളയാന്‍ പോലും അവന്‍ 
തയ്യാറായി 

ആദായം aadaayaM (nn), profit; 
നല്ല ആദായം കിട്ടുന്ന 
പറമ്പാണിത്‌ 

ആദി aadi (nn), beginning of the 
world; ആദിയില്‍ 
വചനമുണ്ടായിരുന്നു 
ആദിത്യന്‍ —aadityan (nn), sun, 
ആദിത്യന്‍ ഉദയഗിരിയില്‍ 
തലകാണിച്ചു 

ആദിമ aadima (adj), early; ആദിമ 
മനുഷ്യന്‍ കല്ലുകള്‍കൊണ്ട്‌ 
ആയുധങ്ങളുണ്ടാക്കി 


ആദേശം aadeeSam (nn), substitution; 
ആ വസ്തുക്കള്‍ അവിടെ 
ആദേശം ചെയ്തു 
ആദ്ധ്യാത്മിക aaddhyaatmika (adj), 
metaphysical; ആദ്ധ്യാത്മിക 
ജീവിതം അയാള്‍ വെറുത്തു 
ആദ്യ aadya (adj), initial; ആദ്യ 
ദര്‍ശനത്തില്‍ തന്നെ വെറുപ്പു 
തോന്നി 

ആദ്യം aadyaM 
ആദ്യമായിട്ടാണ്‌ 
ഇവിടെ വരുന്നത്‌ 
ആദ്യത്തെ ചം (nn), first; 
ആദ്യത്തെ തെരഞ്ഞെടുപ്പില്‍ 
തന്നെ അയാള്‍ തോറ്റുപോയി 
ആധാരം aadhaaraM (nn), record; 


(adv), first; 
ഞങ്ങള്‍ 


ആധാരം വക്കീലിനെ 
ഏല്‍പ്പിച്ചു 
ആധാരമെഴുത്തുകാരന്‍ 


aadhaaramezuttukaaran (nn), document 


MALAYALAM - ENGLISH DICTIONARY 


writer; ആധാരം 
എഴുത്തുകാരന്‍ ആധാരം 
എഴുതി 

ആധികാരികമായ 


aadhikaarikamaaya (adj), authoritative; 
അയാള്‍ക്ക്‌ ആ വിഷയത്തില്‍ 
ആധികാരികമായ 
ജ്ഞാനമുണ്ട്‌ 

ആധിക്യം aadhikyaM — (nn), 
abundance; ജനങ്ങളുടെ ആധിക്യം 
കൊണ്ട്‌ അങ്ങോട്ടു പോകാന്‍ 
കഴിയുന്നില്ല 

ആധിപത്യം —aadhipatyaM അ, 
supremacy; അയാള്‍ എപ്പോഴും 
ആധിപത്യം പുലര്‍ത്തി 
ആധുനികം —aadhunikaM (24), 
modern; ആധുനികമായ പല 
സജ്ജീകരണങ്ങളും 
അവിടെയുണ്ട്‌ 

ആന കമ (nn), elephant; 
മദം ഇളകി ഓടുന്നു 
ആന aana (adj), huge; ആ വീടിന്‌ 
ഒരു ആനച്ചന്തം ഉണ്ട്‌ 


ആന 


ആനന്ദം —aanandaM = (nn), 49% 
കലകള്‍ 
ആനന്ദത്തിനുവേണ്ടിയുള്ളതാ 
ണ്‌ 


ആനന്ദിക്ക്‌ aanandikko (vi), enjoy; 
പൂക്കള്‍ നോക്കി എല്ലാവരും 
ആനന്ദിക്കുന്നു 

ആനുകാലിക aanukaalika (adj), 


periodical; ആനുകാലിക 
സംഭവങ്ങള്‍ അവര്‍ 
വിലയിരുത്തി 


Compiled & Edited by Dr.V. Saratchandran Nair 





ആനുകൂല്യം aanukuuliyaM (nn), 
favour; ആനുകൂല്യങ്ങള്‍ 
അനുഭവിക്കുക എന്നത്‌ 
നിന്ദ്യമാണ്‌ 

ആന്തരിക aandarika (adj), internal; 
ആന്തരികാവയവങ്ങള്‍ 
പുറത്തു വന്നു 

ആമ്പല്‍ aambal (nn), water lily; 


കുളത്തില്‍ ആമ്പല്‍ വിരിഞ്ഞു 
ആപത്ത്‌ പധ (nn), danger; 
ആപത്തില്‍ 

സഹായിക്കുന്നവന്‍ ആണ്‌ 


യഥാര്‍ത്ഥ സുഹൃത്ത്‌ 
ആഫീസര്‍ aaphiisaR (nn), officer; 
ആഫീസര്‍ അയാളോട്‌ 
കയര്‍ത്തു സംസാരിച്ചു. 

(nn), office; 


ആഫീസിന്‌ 


aaphiiso 


ആഭാസം aabhaasaM (nn), vulgarity; 
അയാള്‍ കുറെ ആഭാസങ്ങള്‍ 
കാണിച്ചു 

ആഭിചാരം aabhicaaraM (nn), black 
മന്ത്രവാദി ആഭിചാരം 


magic; 

നടത്തി 

ആഭിജാത്യം — aabhijaatyaM (nn), 
nobility; നലല ആഭിജാത്യമുള്ള 
കുടുംബത്തില്‍ പിറന്നവന്‍ 
ആണ്‌ അവന്‍ 

ആഭിമുഖ്യം aabhimukhyaM (nn), 
auspices; സംഘടനയുടെ 
ആഭിമുഖ്യത്തില്‍ പരിപാടി 
നടന്നു 


31 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ആഭിമുഖ്യം aabhimukhyaM (nn), 
favourable disposition; ആ 
പാര്‍ട്ടിയോട്‌ 
ആഭിമുഖ്യമുള്ളവര്‍ 
പാര്‍ട്ടിയില്‍ ചേര്‍ന്നു 


ആഭ്യന്തര aabhyantara (adj), internal: 


ആഭ്യന്തര കലഹങ്ങള്‍ 
അടിച്ചമര്‍ത്തപ്പെട്ടു 

ആമ aama (nn), tortoise; ആമ 
മുയലിനെ തോല്‍പ്പിച്ചുവത്രേ 
ആമം aamaM (nn), hand cuff; 
കൈയ്യില്‍ ആമം വച്ചു 

ആമം aamaM = (nn), മണ്ട; 


ഭ്രാന്തനെ കാല്‍ ആമം വച്ചു 
തളച്ചിട്ടു 
ആമാശയം 
stomach; 
ഭയങ്കരമായ 
അനുഭവപ്പെട്ടു. 

ആമുഖം aamuKhaM (nn), preface; 
നിരൂപകന്‍ കവിതയ്ക്ക്‌ 
ആമുഖമെഴുതി 

ആമോദം aamoodaM —_(nn), 
cheerfulness; കുട്ടികള്‍ 
ആമോദത്തില്‍ ആറാടി 


ആമ്യന്‍ (nn), 
ആമ്യന്‍ 
പതിച്ചു 
ആയാസം aayaasaM (nn), fatigue; 
ആയാസമുള്ള ജോലികള്‍ നാം 
ചെയ്യാറില്ല 

ആയിരം aayiraM (nn), Thousand; 
നൂറുകിട്ടുമ്പോള്‍ ആയിരം 
കിട്ടാനാവും മനുഷ്യനാഗ്രഹം 


aamaaSayaM (28), 
ആമാശയത്തില്‍ 
വേദന 


aamyan 
ജപ്തി 


Ameen; 


നോട്ടീസ്‌ 


ആയുക aayuka (vi), start out; 
അങ്ങോട്ടുപോകാന്‍ അയാള്‍ 
ആഞ്ഞു 


ആയുധം aayudhaM (nn), arms; 
ആയുധങ്ങള്‍ നിര്‍മ്മിക്കാന്‍ 
കഴിവുള്ള ഒരേ ഒരു 


ജീവിയാണ്‌ മനുഷ്യന്‍ 
ആയുര്‍വേദം aayuRveedaM (nn), 
ayurveda; ആയുര്‍ വേദത്തിന്‍റെ 
ഉത്ഭവം ഇന്ത്യയിലാണ്‌ 


ആയുസ്സ്‌ aayussa (nn), duration of 
life; ആയുസ്സ്‌ നീട്ടിക്കിട്ടാന്‍ 
അയാള്‍ പ്രാര്‍ഥിച്ചു 
ആയോധനം —aayoodhanaM (അ), 
battle tactics; ആയോധനകലകള്‍ 
അയാള്‍ പഠിച്ചു 

ആരം aaraM (nn), ലേ wheel; 
തേരിന്റെ ആരം തകര്‍ക്കപ്പെട്ടു. 
ആരംഭം —aaraMbhaM (42), 
beginning; ഒന്നിന്‍റെ അവസാനം 
മറ്റൊന്നിന്‍റെ 
ആരംഭമായിരുന്നു 

ആരംഭിക്ക്‌ aarambhikka (vi), begin; 
പുതുതായി ഒന്നും 
ആരംഭിക്കുന്നില്ല എല്ലാം 
പഴയതിന്റെ തുടര്‍ച്ചമാത്രം 
ആരതി നടത്ത്‌ aarati naTattu (v1), 
worship by waving of lamps to an idol; 
അച്ഛന്‍ ഗണപതിക്ക്‌ ആരതി 
നടത്തി 


ആരവം aaravaM (nn), noise due to 


hawling and hooting; വളരെ 
ഭയങ്കരമായ ഒരു ആരവം 
കേട്ടു 


32 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ആരാച്ചാര്‍ aaraccaaR (29). 
executioner; ആരാച്ചാര്‍ 
കുറ്റവാളിയെ തൂക്കിക്കൊന്നു 


ആരാധന aaraadhana (nn), worship: 


അന്ധമായ ആരാധന 
അപകടകരമാണ്‌ 

ആരാധിക്ക്‌ —aaraadhikko (൦൧, 
worship; എല്ലാവരാലും 
ആരാധിക്കപ്പെടുന്ന 
വ്യക്തിയായിരുന്നു അദ്ദേഹം. 
ആരായ്‌ മുര (vi), enquire; 
സംശയങ്ങളെല്ലാം അയാള്‍ 
അപ്പോഴപ്പോള്‍ 
ആരായാറുണ്ട്‌ 

ആരോ ഒരാള്‍ aaroo oral (NP), 
someone; ആരോ ഒരാള്‍ 


ഇങ്ങോട്ടു വരുന്നു 
ആരോഗ്യം aaroogyaM (nn), health; 
ആരോഗ്യമാണ്‌ സമ്പത്ത്‌ 
ആരോഹണം aaroohaNaM_ (nn), 
ascend; ആരോഹണം 
കഴിഞ്ഞാല്‍ അവരോഹണം 
ആയി 

ആര്‌ ഷം (pron), who; നിങ്ങള്‍ 
ആര്‌ ആണ്‌ 

ആരോ ൧൦ (pron), whoever; 
നിങ്ങളുടെ അച്ഛന്‍ ആരോ 
അദ്ദേഹം വരട്ടെ 


ആര്‌ aard (nn), thin piece of wood; 


കൈയ്യില്‍ ഒരു ആരു 
കുത്തിക്കയറി 

ആര്‍ക്ക്‌ aaRkko (vi), cry aloud; 
കുട്ടികള്‍ ഉച്ചത്തില്‍ 
ആര്‍ക്കുന്നു 


ആര്‍ജ്ജവം aaRjjavaM (nn), straight 
forwardness; a ആര്‍ജ്ജവമുള്ള 
കുട്ടിയ്ക്കാ സമ്മാനം 
കിട്ടിയത്‌ 

ആര്‍ത്തവം aaRitavaM (nn), menses; 
ആര്‍ത്തവസംബന്ധമായ 
അസുഖങ്ങള്‍ അവള്‍ക്കുണ്ട്‌ 
ആര്‍ദ്ര ഷി (44), 
ആര്‍ദ്രമായ ഹൃദയം 
കാരണം 
ദു:ഖമുണ്ടായി 
ആര്‍പ്പ്‌ ഡ്ഡ്ാട (nn), howling; 
കൂട്ടികളുടെ ആര്‍പ്പുവിളികള്‍ 
അവിടെയെല്ലാം നിറഞ്ഞു 
ആര്യമായ aaryamaaya (adj), noble; 
ആര്യമായ 
പെരുമാറ്റമായിരുന്നു 
ദിവാകരന്റേത്‌ 

ആല ala 
ആലയില്‍ 
ചെയ്യുന്നു 
ആലയം aalayaM (അ), മണ; 
അയാളുടെ ആലയത്തിലേക്ക്‌ 
അയാള്‍ മടങ്ങിയെത്തി 


ആലവട്ടം ചിഷന്ചി ൫), 
ornamental fan made of peacocks feather 
used chiefly in _ processions; 
ആലവട്ടവും വെഞ്ചാമരവും 
വീശി ആനപ്പുറത്ത്‌ രാജാവ്‌ 
വന്നു 

ആലസ്യം aalasyaM (nn), laziness; 
ആലസ്യം കൊണ്ട്‌ അവള്‍ 
കിടന്നു 


wet; 


ഉള്ള 
അവനു 


(nn), 
കൊല്ലന്‍ 


workshop; 
ജോലി 





33 


MALAYALAM ~ ENGLISH DICTIONARY 


ആലാപനം —aalaapanaM_—_(nn), 
elaborating a tune; അയാളുടെ 
ആലാപനം എനിക്കിഷ്ടമല്ല 


ആലിംഗനംചെയ്യ്‌ aalimganam (൪൧. 


embrace; ധൃതരാഷ്ട്രര്‍ ഭീമനെ 
ആലിംഗനം ചെയ്യാന്‍ നോക്കി 
ആലേഖനം —aaleckhanaM (2), 
writing; അവന്റെ ആലേഖനം 
എനിക്ക്‌ ഇഷ്ടപ്പെട്ടു 


ആലോചന aaloocana (nn), thinking; 


അയാള്‍ ആലോചനയില്ലാതെ 
പെരുമാറി 


ആലോചിക്ക്‌ —aaloocikka (൮), 


consult; അയാളോട്‌ 
ആലോചിക്കാതെ അവന്‍ 
അതു ചെയ്തു 

ആലോലം aaloolaM (44), 
fickleness; ആലോല നീല 
വിലോചനങ്ങള്‍ നടുങ്ങി 

ആല്‌ ചിട സമ). ബ്ബ tree; 


ആലിന്റെ ചുവട്ടില്‍ കുറേ 
പേര്‍ ഇരിക്കുന്നുണ്ടായിരുന്നു 
ആല്‍ ച (in), by; രാമനാല്‍ 
രാവണന്‍ കൊല്ലപ്പെട്ടു. 


ആവണം aavaNaM (nn), market; 
മാധവന്‍ ആവഞത്തിലേക്ക്‌ 
പുറപ്പെട്ടു 

ആവരണം aavaraNaM (nn), cover; 
ആ കായ്കളെ ആവരണം 
ചെയ്തിരുന്ന തോട്‌ എടുത്തു 
ആവര്‍ത്തനം aavaRttanaM (nn), 
repetition; ആവര്‍ത്തനത്തിന്റെ 
മുഷിപ്പ്‌ ഭയങ്കരമാണ്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 








34 





ആവലാതി aavalaati (nn), complaint; 
അവന്‍ അവളോട്‌ ആവലാതി 
പറഞ്ഞു 


ആവശ്യം aavaSyaM (nn), need; 


മനുഷ്യന്‌ ലോകത്ത്‌ 
ജീവിക്കുമ്പോള്‍ പല 
ആവശ്യങ്ങളുണ്ട്‌ 


ആവശ്യം aavaSyaM (nn), want; 
അവന്റെ ആവശ്യങ്ങള്‍ ഒന്നും 
നടന്നില്ല 


ആവശ്യപ്പെട്‌ aavaSyappeTa (v1), 


demand; കുട്ടി പുസ്തകം 
ആവാഹിക്ക്‌ —aavaahikka (vt), 
invoke the deity and evil  sprits; 
മന്ത്രവാദി ദുര്‍ദേവതയെ 
ആവാഹിച്ചു 

ആവി aavi (nn), ബാബു 


ആവികൊണ്ട്‌ ഓടുന്ന വണ്ടി 
തീവണ്ടിയാണ്‌ 
ആവിധം aavidhaM (adj), in that 
manner; ആ വിധത്തില്‍ ഞാന്‍ 
പലതും ചെയ്തു നോക്കി 
ആവിര്‍ഭവിക്ക്‌ — aaviRbhavikke 
(vi), appear; അവിടെ പുതുതായി 
ഒരു വഴി ആവിര്‍ഭവിച്ചു 
ആവിര്‍ഭാവം aaviRbhaavaM (nn), 
മഹാവിഷ്ണു 
രൂപത്തില്‍ 


incarnation; 
വാമനന്റെ 
ആവിര്‍ഭവിച്ചു 
ആവിഷ്കരണം 
(adj), manifestation; 
ശില്പത്തിന്റെ 


aavi$karaNaM 
ആ 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ആവിഷ്ക്കരണത്തില്‍ ഞാന്‍ 
ശ്രദ്ധിച്ചു 


BQN HGCA —aaviSkkarikka 
(vt), reveal; ഒരു പുതിയ 
സിദ്ധാന്തം ആവിക്ക്കരിച്ചു 
ആവേശം ഷാട്ച്ഥ്‌ (nn), over 
enthusiasm; എന്തിനാണ്‌ 
ഇങ്ങനെ ആവേശം 
കൊള്ളുന്നത്‌ 

ആവോളം aavoolaM (adv), ടെ 
much as possible; കുട്ടി തേന്‍ 
ആവോളം ഭക്ഷിച്ചു 

ആശ —aaSa 
ആശയാണ്‌ 
ദുഃഖങ്ങള്‍ക്കും കാരണം 
ആശംസ aaSaMsa (nn), blessing; 
അമ്മാവന്‍ ആശംസകള്‍ 
നല്കി 


ആശങ്ക aaSayka (nn), apprehension; 
ഇനി ആശങ്കയ്ക്ക്‌ 
വകയൊന്നുമില്ല 

ആശയം aaSayaM (nn), idea; 
ആശയം എനിക്കിഷ്ടമായി 
ആശാന്‍ = aaSaan (nn), _ teacher; 
ആശാന്‍ ഒന്നു പിഴച്ചാല്‍ 
കുട്ടികള്‍ പത്തു പിഴക്കും 


ആശാരി ഷി (൫8), carpenter, 
ആശാരി വീടു പണിതു 
ആശിക്ക്‌ aaSikka (vt), ട്ഷ; കുട്ടി 
ഒരു പുതിയ 
Siva jhe elas acto 

എന്ന്‌ ആശിക്കുന്നു 


desire; 


എല്ലാ 


(nn), 


ആ 


ആശീര്‍വാദം aaSiiRvaadaM (nn), 
blessing; അച്ഛന്‍റെ ആശീര്‍വ്വാദം 
വാങ്ങൂ 


ആശീര്‍വദിക്ക്‌ aaSiiRvadikka (vt), 


bless; കൂട്ടിയെ എല്ലാവരും 
ആശീര്‍വദിച്ചു 

ആശുപത്രി aaSupatRi (nn), hospital; 
ആശുപത്രിയില്‍ രോഗികള്‍ 
നിറഞ്ഞു 

ആശ്ചര്യം aaScaryaM (nn), 
astonishment; കുട്ടികള്‍ക്ക്‌ 





മാജിക്ക്‌ നന്‍ വളരെ 
ആശ്ചര്യം തോന്ന്‌ 


ആശ്ചര്യപ്പെട്‌ ചട്ട (v1), 
be surprised; അവര്‍ ജോഗ്‌ 
ഫാള്‍സ്‌ കണ്ട്‌ ആശ്ചര്യപ്പെട്ടു 
ആശ്രമം aaSRamaM (nn), hermitage; 
ആശ്രമത്തില്‍ 

പക്ഷിമൃഗാദികള്‍ സ്വൈര്യം 
വിഹരിച്ചു 


ആശ്രയം aaSRayaM ആആ, 
dependence; 
ആശ്രയമില്ലാത്തവര്‍ക്ക്‌ 
ആശ്രയം നല്‍കണം 
ആശ്രയിക്ക്‌ —aaSRayikko ൮൮. 


depend; മനുഷ്യര്‍ പലപ്പോഴും 
മറ്റുള്ളവരെ 
ആശ്രയിക്കേണ്ടിവരുന്നു. 
ആശ്രിതന്‍ aaSRitan (nn), one who 
depends on another; 
അദ്ദേഹത്തിന്റെ 
ആശ്രിതനായിരുന്നു അവന്‍ 
ആശ്ലേഷം aaSlee$aM (nn), embrace; 
അച്ഛന്‍റെ ആശ്ലേഷത്തില്‍ നിന്ന്‌ 
അവന്‍ മോചിതനായി 


35 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 








ആശ്ശേഷിക്ക്‌ —aaSleeSikka (൭), 
embrace; അമ്മ മകനെ 
ആശ്ലേഷിച്ചു 


ആശ്വസിക്ക്‌ aaSvasikka (vi), be 
comforted; 
അപകടത്തില്‍പ്പെട്ടവരെ 


ആശ്വപ്പിസിക്കണം 


ആശ്വസിപ്പിക്ക്‌ aaSvasippikka (v1), 
console; അവനെ 
ആശ്വസിപ്പിക്കാന്‍ എനിക്കു 
കഴിഞ്ഞില്ല 

ആശ്വാസം —aaSvaasaM — (8), 
consolation; ആശ്വാസത്തിനു 
വകയൊന്നും കാണുന്നില്ല 
ആസകലം aasakalaM (adv), entire; 
എന്റെ ശരീരം ആസകലം 
വേദനിക്കുന്നു 

ആസനം 
രാജാവ്‌ 
ഇരിപ്പുറപ്പിച്ചു 
ആസനം aasanaM (nn), 
MIEMAlg Muay 
ആസനത്തില്‍  GQLLAPG2pe 
അതും അവന്‌ തണലാണ്‌ 


ആസന്നമായ aasannamaaya (adj), 


aasanaM = (nn), __ seat; 


ആസനത്തില്‍ 


buttocks; 


impending; ആസന്നമായ 
തിരഞ്ഞെടുപ്പിനു 

വേണ്ടിയുള്ള ഒരുക്കങ്ങള്‍ 
നടന്നു 

ആസൂത്രണം aasuutRaNaM = (nn), 
planning; പദ്ധതിയുടെ 
വിജയത്തിന്‌ ആസൂത്രണം 
നടത്തി 


ആസ്തമ 
അമ്മാവന്‌ 
ഉണ്ടായിരുന്നു 

ആസ്ഥാനം aasthaanaM (nn), head 
quarters; സംഘടനയുടെ 
ആസ്ഥാനം ദല്‍ഹിയിലാണ്‌ 
ആസ്പദം aaspadaM (adj), basis; 
അതിന്‌ ആസ്പദമായ 
കാര്യങ്ങള്‍ ഞങ്ങള്‍ ചര്‍ച്ച 
ചെയ്തു 


aasthma (nn), asthma; 


ആസ്തമ 


ആസ്വദിക്ക്‌ aasvadikka (vt), enjoy; 
അവര്‍ ആ സൌന്ദര്യം 
ആസ്വദിച്ചു 

ആസ്വാദകന്‍ aasvaadakan (nn), one 
who tastes; നല്ല ആസ്വാദകനാണ്‌ 
കവിയുടെ ഹൃദയം 
കണ്ടെത്തുന്നത്‌ 

ആസ്വാദനം aasvaadanaM (nn), act 
of tasting; ആസ്വാദനത്തില്‍ 
ഒട്ടേറെ തലങ്ങളുണ്ട്‌ 
ആഹാരം aahaaraM (nn), food; 
കുട്ടി ശരിയായി ആഹാരം 
കഴിച്ചില്ല 

ആഹ്ലാദം _aahlaadaM 
ആഹ്ലാരത്തിനു 
മാത്രമാണോ ജീവിതം 


ആഹ്ലാദിക്ക്‌ —aahlaadikko 


(nn), joy; 
വേണ്ടി 


[ 


rejoice; കുട്ടികള്‍ 
ആഹ്ലാദിക്കുന്നു 

ആഹ്വാനം aahvaanaM (nn), calling; 
നേതാവ്‌ ജനങ്ങളോട്‌ 
ആഹ്വാനം നടത്തി 

ആളുകള്‍ ഷി. (nn), people; 





ആളുകള്‍ പല തരക്കാരാണ്‌ 


36 


MALAYALAM ~ ENGLISH DICTIONARY 


ആള്‌ മല. ദമ), __ person; 
പുതുതായി വന്ന ആള്‍ 
ആരാണ്‌ 


ആള്‌ ചിട (vt), rule or govern; 
രാജാവ്‌ ആളുന്ന കാലത്ത്‌ 
ജനങ്ങള്‍ ഭയന്നിരുന്നു 


ആള്‍മാറാട്ടം aaLmaaRaaTTaM 
(nn), impersonation; ആള്‍മാറാട്ടം 
ശിക്ഷാര്‍ഹമാണ്‌ 

ആള്‍ aaL (nn), ഉട; 
നേതാവിനെ കണ്ടപ്പോള്‍ 
ആളുകള്‍ ചുറ്റും കൂടി. 
ആഴം ഫാസ്‌ ൫൮). ബേ 
അതി ആഴം 
എനിക്കറിയില്ലായിരുന്നു 


ആഴമില്ലാത്ത ഫി (adj), 
shallow; തീരെ ആഴമില്ലാത്ത 
ഒരു കിണറായിരുന്നു അത്‌ 


ആഴമുള്ള aaZamuLLa (adj), deep; 


വളരെ ആഴമുള്ള ഒരു 
കുളമാണ്‌ അതെന്ന്‌ ആര്‍ക്കും 
അറിയില്ലായിരുന്നു. 


ആഴി aZi (nn), ocean; ആഴിയില്‍ 
നിന്നു മുത്തുകള്‍ ലഭിക്കുന്നു 
ആഴ്‌ aaZa (vi), sink; തൊട്ടി 
കിണറ്റില്‍ ആഴുന്നു 


ആഴ്ച ൧ (adv), week; ഓരോ 


ആഴ്ചയും പെട്ടെന്ന്‌ 
കടന്നുപോകുന്നു 
ആറാട്‌ = aaRaaTa ൮), ന; 


രാജ്ഞി നീരില്‍ ആറാടുന്നു 


ആറ്‌ ഷം (nn), six; ആറു 
പേര്‍ക്ക്‌ ഇരിക്കാനുള്ള 
സ്ഥലമില്ല 


Compiled & Edited by Dr.V. Saratchandran Nair 


ആറ്‌ ഷി (vi), become 
വെള്ളം ആറി തണുത്തു 
ആറ്‌ ഷ്യ (nn), river; ആറിലെ 
വെള്ളത്തില്‍ കുളിച്ചു. 
ആറ്റല്‍ സി (nn), cooling; 
അയാളുടെ ചായ ആറ്റല്‍ 
വളരെ രസകരമായിരുന്നു 
ഇംഗിതം iMgitaM (nn), liking; 
ee ഇംഗിതം അവന്‍ 
ച്ചു 


cool; 


അറിയ്‌ 
ഇക്കിളിയാക്ക്‌ ikkiLiyaakka (v1), 


titillate; കുട്ടികള്‍ അവനെ 
ഇക്കിളിയാക്കുന്നു 
ഇക്കിള്‍ 190. അ), മിയ; 


അവന്‌ ഇക്കിള്‍ എടുക്കുന്നു 


ഇങ്കുലാബ്‌ —inkulaaba (൮, 
revolution; ഇങ്കുലാബ്‌ 
സിന്ദാബാദ്‌! 

ഇച്ഛ iccha (nn), desire; തന്റെ 
ഇച്ഛയ്ക്കൊത്ത്‌ അയാള്‍ 
പെരുമാറിയില്ല 

ഇച്ഛിക്ക്‌  icchikka ൮൧. _ wish; 


അവന്‍ ഒന്നും ഇച്ചിക്കുന്നില്ല 
ഇട സ (nn), space between; 
ഇവിടെ വേണ്ടത്ര ഇടമില്ല 
ഇടം iTaM (nn), 
ഇടത്തുനിന്നു 
പുറപ്പെടും 
ഇടംവലം iTaMvalaM (adv), left & 
right; ഇടംവലം 
തിരിഞ്ഞുനോക്കാതെ അയാള്‍ 
നടന്നു 





space; ഈ 
എല്ലാവരും 


37 


MALAYALAM - ENGLISH DICTIONARY 


ഇടകലര്‌ iTakalara (comp vb), inter 


കുട്ടികള്‍ ഇടകലര്‍ന്ന്‌ 


mingle; 

കളിക്കുന്നു 

ഇടങ്ങഴി iTannaZi (nn), measure of 
quantity; ഒരു ഇടങ്ങഴി 
അരിവേണം 

ഇടച്ചില്‍ സംഗി (nn), conflict; 


അവന്റെ ഇടച്ചിലാണ്‌ എനിക്ക്‌ 
പിടിക്കാത്തത്‌ 


ഇടത്തരം iTattaraM (adj), middle 
class; ഒരു ഇട്തേരം 
കുംടുംബത്തില്‍ 


പിറന്നവനാണ്‌ അയാള്‍ 
ഇടത്തെ iTatte (adj), left; ഇടത്തെ 
കണ്ണു തുടിച്ചു 

ഇടനാഴി സ്ഥി (nn), passage 
between two Tooms; 
ഇടനാഴികളില്‍ ഒരു കാലൊച്ച 
കേട്ടു 

ഇടനിലക്കാരന്‍ —iTanilakkaaran 
(nn), intermediary; ഇടനിലക്കാരന്‍ 
ഇന്നലെയും വന്നു 

ഇടനേരം iTaneeraM (nn), interval; 
ഇടനേരത്തില്‍ ഒരു 
ലഘുഭക്ഷണം കഴിഞ്ഞു 
ഇടപാടുകാര്‍ iTapaaTukaaR (nn), 
customers; ഇടപാടുകാര്‍ ആരും 
ഇന്നു വന്നിട്ടില്ല 

ഇടപാട്‌ iTapaaTa (nn), transaction; 
ഇടപാട്‌ തീര്‍ത്ത്‌ വിട്ടു 
ഇടപെട്‌ സമം (vi), intervene; 
മറ്റുള്ളവരുടെ കാര്യങ്ങളില്‍ 
അനാവശ്യമായി ഇടപെടരുത്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 


ഇടപെട്‌ iTapeTa (vi), interfere in 
others affairs; ഞാന്‍ അതില്‍ 
ഇടപെടാന്‍ ആഗ്രഹിക്കുന്നില്ല 
ഇടയാള്‍ ആലി. (nn), broker; 
ഇടയാളോട്‌ ഞാന്‍ ചോദിച്ചു 
ഇടയിടെ iTayiTe (in), again and 
again; ഇടയിടെയില്‍ തിങ്ങി 
വരും ഇളവെയില്‍ തത്തി 


ഇടയില്‍ 18 (in), among; 
തിരക്കിനിടയില്‍പെട്ട്‌ 
സുഹൃത്തിനെ കാണാതായി 
ഇടയ്ക്ക iTaykka (nn), musical 
instrument, ഇടയ്ക്കയില്‍ നിന്ന്‌ 
സംഗീതമുയരുന്നു 

ഇടവക —iTavaka (nn), _ parish; 
ഇടവകയിലെ എല്ലാ 
കുംടുംബങ്ങളും 
ക്ഷണിക്കപ്പെട്ട 


ഇടവരമ്പ്‌ iTavaramba (nn), foot 
path; ഇടവരമ്പിലൂടെ അയാള്‍ 
നടന്നു 

ഇടവഴി iTavaZi (nn), mid way lane; 
ഇടവഴിയിലൂടെ അയാള്‍ 
വേഗം നടന്നു 


ഇടി ന (nn), thunder, ഇടിയുടെ 
ശബ്ദം കേട്ട്‌ ഞെട്ടിപ്പോയി 


ഇടി iTi (nn), blow; ആ ഇടി 
ശക്തിയേറിയതായിരുന്നു 
ഇടിക്ക്‌ സാം (v1), hit; ആ 
വാഹനം ഒരു മരത്തില്‍ 
ചെന്ന്‌ ഇടിച്ചു 


ഇടിയ്‌ itiya (vi), falling (of the 
prices); അരിവില ഇടിയുന്നു 





38 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 








ഇടുക്കി വയ്ക്ക്‌ iTukki vaykke 


(nn), keep under the armpit; കുട്ടി 
പുസ്തകം കക്ഷത്തില്‍ 
ഇടുക്കിവച്ചു 
ഇടുങ്ങിയ സ്ഥാ (adj), narrow; 
ഒരു ഇടുങ്ങിയ 
വാതിലാണിത്‌ 


ഇടുങ്ങിയ സ്ഥ (adj), narrow 


minded; ഇടുങ്ങിയ മനസ്സാണ്‌ 
അയാളുടേത്‌ 

ഇടുപ്പ്‌ സ്ഥ (nn), hip; ഇടുപ്പില്‍ 
വേദനിക്കുന്നു 

ഇട്‌ നം (v1), put down; അദ്ദേഹം 
സാധനങ്ങളെല്ലാം വലിച്ച്‌ 
പുറത്തേക്ക്‌ ഇട്ടു 

ഇട്‌ ൩ (vt), deposit; ബാങ്കില്‍ 
പണം ഇട്ടു 

ഇട്‌ 7൦ (vt), wear, അവന്‍ 
പാന്റ്‌ ഇട്ടു 

ഇട്ടുകളയ്‌ ധികം (v1), drop; 
ആ പുസ്തകം നിലത്തേക്ക്‌ 
ഇട്ടുകളഞ്ഞു 

ഇഡ്ഡലി 22൦ (nn), 16% 
ഇഡ്ഡലിയുടെ പാത്രം 
കഴുകി 


ഇണ iNa(nn), pair; ആ ഇണകള്‍ 


തമ്മില്‍ നല്ല 
ചേര്‍ച്ചയുണ്ടായിരുന്നു 
ഇണക്കം iNakkaM (nn), agreement; 
നല്ല ഇണക്കമുള്ള 
വളർത്തുമൃഗം മനുഷ്യനു 
കൂട്ടാണ്‌ 


ഇണക്ക്‌ iNakka (൧), tame; കുട്ടി 
കിളിയെ ഇണക്കി 


ഇണങ്ങ്‌ iNayya (vi), get adjusted; 


അവന്‍ പെട്ടെന്ന്‌ 
ഇവിടവുമായി ഇണങ്ങി 

ഇതര itara (adj), other; 
വിദ്യാഭ്യസേതര കാര്യങ്ങള്‍ 


അവര്‍ ചര്‍ച്ച ചെയ്യാറില്ല 
ഇതള്‍ ital (nn), petal; കാറ്റില്‍ 
പൂവിന്റെ ഇതള്‍ അടര്‍ന്നു 
ഇതിവൃത്തം itivRattaM (nn), plot 
of story: ഇതിവൃത്തത്തില്‍ 
സാരമായ മാറ്റങ്ങള്‍ കണ്ടു 
ഇതിഹാസം itihaasa?4 (nn), epic; 


രാമായണം ഒരു 
ഇതിഹാസമാണ്‌ 

ഇതുപോലെ —itupoole (420), 
similarity; ഇതുപോലെ 
എത്രയോ കപടനാട്യക്കാരെ 
ഞാന്‍ കണ്ടിരുന്നു 

ഇതുവരെ —ituvare (adv), 501; 


ഇതുവരെ നിങ്ങള്‍ എവിടെ 
ആയിരുന്നു 

ഇതുവഴി യി (in), this way; 
ഇതുവഴി പോയാല്‍ 
പോസ്റ്റോഫീസിലെത്തുമോ 
ഇത്‌ ito (pron), this; 
നമ്മുടെ വിദ്യാലയമാണ്‌ 
ഇത്‌ ito 
നല്ലതാണ്‌ 
ഇത്തരം ittaraM (adj), of this sort; 


ഇത്‌ 


ഇത 


(pron), it; 


ഇത്തരം കാര്യങ്ങള്‍ ഞങ്ങള്‍ 
സംസാരിക്കാറില്ല 

ഇത്തിരി 16% (nn), alittle; 
ഇത്തിരി ആശ്വാസം 


തേടിയാണ്‌ ഞാന്‍ വന്നത്‌ 





39 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഇത്തിള്‍ ittiL (nn), parasite plant; 


ഇത്തിള്‍ ഒരു പരാന്ന 
ഭോജിയാണ്‌ 

ഇത്ര 2൧ (adj), this much; 
ഇത്രകാലം താന്‍ 
എവിടെയായിരുന്നു 

ഇനം ഘീ (nn), kind; ഒരു 
പ്രത്യേക ഇനത്തില്‍പ്പെട്ട 


ജീവിയാണ്‌ അത്‌ 


ഇനി ini (adv), after this; 
എങ്ങോട്ടാണ്‌ യാത്ര? 


ഇനി 


ഇനി inippa (nn), sweetness; 
ഇനിപ്പ്‌ എനിക്കിഷ്ടമല്ല 
ഇന്ദു indu (അ), മദ 


ഇന്ദുവിന്റെ മുഖത്ത്‌ കലയുണ്ട്‌ 
ഇന്ദ്രജാലം indrajaalaM (nn), magic; 
അയാള്‍ക്ക്‌ ഇന്ദ്രജാലം 
അറിയാമായിരുന്നു 


ഇന്ദ്രന്‍ 
ഇന്ദ്രന്‍ 
രാജാവാണ്‌ 

ഇന്ദ്രിയം indriyaM (nn), any of the 
five senses; ഇന്ദ്രിയങ്ങളുടെ 
സുഖത്തിനു വേണ്ടി മാത്രം 
ജീവിക്കുന്നവരുണ്ട്‌ 

ഇന്ധനം indhanaM (nn), ബി; 
വാഹനങ്ങള്‍ പ്രവര്‍ത്തിക്കാന്‍ 
ഇന്ധനം ആവശ്യമാണ്‌ 

ഇന്ന inna (adj), such and such; ഇന്ന 
കാര്യങ്ങള്‍ ചെയ്യുമെന്ന്‌ 
തീരുമാനിക്കണം 

ഇന്നലെ 
ഇന്നലെ 
വന്നു 


indran (nn), lord Indra; 
ദേവന്മാരുടെ 


innale (adv), yesterday; 


അയാള്‍ ഇവിടെ 


ഇന്നുരാത്രി 1സ്ധധ്ധി (comp n), 
tonight; ഇന്നുരാത്രി അയാള്‍ 
എന്റെ വീട്ടിലേക്കു വരുന്നു 

ഇന്നുരാവിലെ innuraavile (comp 
n), this morning; ഇന്നു രാവിലെ 


ഞാന്‍ ഉണരാന്‍ അല്പം 
വൈകി 

ഇന്നുവൈകിട്ട്‌ innuvaikiTTo 
(comp n), this evening; ഇന്നു 
വൈകിട്ട്‌ അഞ്ചുമണിക്ക്‌ ഒരു 
പൊതുയോഗമുണ്ട്‌ 

ഇന്ന്‌ inna (adv), today; ഇന്നു 
ഞാന്‍ , നാളെ നീ 
ഇമ്പമേറിയ inpameeRiya (adj), 
joyful; ഇമ്പമേറിയ സംഗീതം 


എല്ലാവരും ഇഷ്ടപ്പെടുന്നു 
ഇപ്പുറം ippuraM (adv), this side; 


അപ്പുറവും ഇപ്പുറവും 
രണ്ടുപേര്‍ നില്‍ക്കുന്നു 
ഇപ്പോള്‍ 9000. (adv), മു 
ഇപ്പോള്‍ തന്നെ 
പോയിക്കളയാം 

ഇപ്പോള്‍ ippooL (adv), present; 
ഇപ്പോള്‍ ഇവിടെ വല്ലാത്ത 
തണുപ്പാണ്‌ 


ഇപ്രകാരം ipRaKaaraM (adv), in 
this manner; ഇപ്രകാരം അയാള്‍ 
ഓരോന്ന്‌ 
പറഞ്ഞുകൊണ്ടിരുന്നു 


ഇമവെട്ട്‌ imaveTTa (comp vb), wink; 
അയാള്‍ ഇമ വെട്ടി 
ഈയ്യം iyyaM (nn), lead; ഈയ്യം 
പൂശിയ പാത്രത്തില്‍ 
പലഹാരം ഉണ്ടാക്കി 





40 


MALAYALAM ~ ENGLISH DICTIONARY 


ഇയ്യിടെ ലനം (adv), very recently; 


ഇയ്യിടെ അയാളെ ഇവിടെ 


കാണാറില്ല 


ഇര ira (nn), prey; കഴുകന്‍ 
ഇരയെ തേടി അലഞ്ഞു 


ഇര അ (nn), victim; മാന്‍ 
പുലിയുടെ ഇരയായി തീര്‍ന്നു 
ഇര ira (nn), food; എലി 
പൂച്ചയുടെ ഇരയായി 

ഇരക്ക്‌ ബിര വ), 29% 
ഭിക്ഷക്കാരന്‍ ഇരക്കുന്നു 
ഇരട്ട iraTTa (nn), twins; ചില 
ഇരട്ടകളെ കണ്ടാല്‍ 


തിരിച്ചറിയാനേ പറ്റില്ല 
ഇരട്ടിക്ക്‌ സഭ (vi), double; 
ബാങ്കിലിട്ട പണം ഇരട്ടിച്ചു 
ഇരണ്ട iraNTa (nn), wild duck; 
ആകാശത്തു കൂടി ഇരണ്ടകള്‍ 
പറക്കുന്നു 

ഇരമ്പല്‍ = irambal ദ), അമല 
ലോറിയുടെ ഇരമ്പല്‍ അകലെ 
നിന്ന്‌ കേള്‍ക്കുന്നുണ്ട്‌ 
ഇരപ്പന്‍ ജാഥ (nn), beggar; 
അയാള്‍ ഒരു ഇരപ്പനാണ്‌ 
ഇരപ്പ്‌ ജവ സ), ലി 
അയാളുടെ ഇരപ്പ്‌ ഒരു നാണം 
കെട്ട ഏര്‍പ്പാടാണ്‌ 

ഇരയ്ക്ക്‌ iraykka (vi), making loud 
hoarse noise; മലയിലൂടെ ഒരു 
ലോറി ഇരച്ച്‌ വരുന്നു 

ഇരവ്‌ irava (nn), night; ഇരവും 
പകലും അയാള്‍ അദ്ധാനിച്ചു 


Compiled & Edited by Dr.V. Saratchandran Nair 





ഇരിക്കപ്പൊറുതി _irikkappoRuti 
(nn), peace of mind; അയാള്‍ 
ഇവിടെ വന്നാല്‍ 


ഇരിക്കപ്പൊറുതി ഇല്ല 
ഇരിക്ക്‌ ഷി (vi), sit; 
കസേരയില്‍ ഇരിക്കുന്നു 
ഇരിപ്പിടം irippiTaM (nn), seat; 
തിഥികള്‍ തങ്ങളുടെ 
ഇരിപ്പിടത്തില്‍ ഇരുന്നു 
Wo] irippa (nn), sitting posture; 


അയാളുടെ ഇരിപ്പ്‌ 
മനോഹരമായിരിക്കുന്നു 


രാമന്‍ 


ഇരിയ്‌ iriya (v1), pluck fruit from a 
bunch; കുട്ടി പഴം ഇരിഞ്ഞു 
ഇറുക്ക്‌ മ്ധാര ൮൧, tie tightly; 
അയാള്‍ ബെല്‍ട്ട്‌ ഇറുക്കി 
കെട്ടി 

ഇറുക്ക്‌ iRukka (vt), ഈടെ; കുട്ടി 
പൂച്ചയെ ഇറുക്കി പിടിച്ചു 
ഇറുക്ക്‌ iRukka (v1), pluck the flower; 


കുട്ടി പൂക്കള്‍ 
ഇറുക്കിയെടുത്തു 

ഇരുട്ടുള്ള irvTTuLLa (adj), dark; 
വല്ലാതെ ഇരുട്ടുള്ള ഒരു 
മുറിയാണത്‌ 

ഉരുട്ട്‌ ഗന്നം (vi), grow dark; 


ഇപ്പോള്‍ ഇവിടെ നേരത്തെ 
ഉഇരുട്ടുന്നു 
ഇരുന്നൂറ്‌ irunnuuRe (nn,num), two 


hundred; ഇരുന്നൂറ്‌ പേര്‍ക്കു 
മാത്രമേ സദ്യ 
ഒരുക്കിയിട്ടുള്ളൂ 


41 


MALAYALAM ~ ENGLISH DICTIONARY. 


Compiled & Edited by Dr.V. Saratchandran Nair 





ഇരുമ്പ്‌ irumpo (nn), iron; ഇരുമ്പ്‌ 


ഭൂമിയില്‍ സുലഭമായിട്ടുള്ള 
ലോഹമാണ്‌. 

ഇരുപതാമത്തെ iruptaamatte 
(nn,num), twentieth; 
ഇരുപതാമത്തെ മുറി 
എന്റേതാണ്‌ 

ഇരുപത്‌ irupata (nn,num), twenty; 
രണ്ടു പത്തു ചേര്‍ന്നാല്‍ 


ഇരുപത്‌ ആകുന്നു 
ഇരുവശവും iruvaSavuM (comp n), 


both ടി; റോഡിന്റെ 
ഇരുവശവും ജനം 
തടിച്ചുകൂടിയിരുന്നു 

ഇരുള്‍ ബ്‌. (൫2), darkness; 
ഇരുളില്‍ ആരുടെയോ 


കാല്‍പ്പെരുമാറ്റം കേട്ടു 
ഇരുള്‍ ബി. (nn), tee; 
കട്ടി കൂടിയ മരമാണ്‌ 
ഇല ila (nn), leaf; മരത്തില്‍ 
ഇലയുണ്ട്‌ 

ഇലഞ്ഞി ila~~i (nn), tree (mimusops 
elengi); ഇലഞ്ഞി മരത്തില്‍ 
നിന്ന്‌ ഇലകള്‍ പൊഴിഞ്ഞു 
ഇലത്താളം ilattaalaM (൮), 
musical instrument; ഇലത്താളം 
ശബ്ദമുണ്ടാക്കി 
ഇല്ല 21൦ (neg), not; 
പ്രതീക്ഷ ഇല്ല 
ഇല്ലം illaM (nn), namboodiri’s house; 
ഇല്ലത്തു നിന്നു പുറപ്പെട്ടു 
അമ്മാത്ത്‌ എത്തിയതുമില്ല 
ഇല്ലാതാക്ക്‌ 


annihilate; 


ഇരുള്‍ 


എനിക്ക്‌ 


illaataakka (൧, 
അയാള്‍ 


ശ്ര്രുക്കളെയെല്ലാം 
ഇല്ലാതാക്കി 
ഇല്ലാതെ illaate (neg.V.P), without; 


അയാള്‍ ഇല്ലാതെ അവള്‍ 
വരില്ല 
ഇല്ലാത്ത 1 (neg.R.P), non 


existent; മരങ്ങള്‍ ഇല്ലാത്ത 
കുന്നുകള്‍ കാണാം. 


ഇല്ലാത്തവര്‍ illaattavaR (nn), have 
nots; ഒന്നും ഇല്ലാത്തവര്‍ 
ചുരുക്കം 

ഇല്ലി 11 (nn), cluster of bamboo 
growing together; ഇല്ലിക്കാടുകള്‍ 
പൂത്തു 

“ഇല്‍ il (in), in; അവന്‍ വീട്ടില്‍ 
ഉണ്ട്‌ 


ഇവ iva (Pron), these ones; ഇവ 





അയാളുടെ പുസ്തകങ്ങളാണ്‌ 
ഇവന്‍ ivan (Pron), he (non 
honorific); ഇവന്‍ എന്റെ 
അടുത്ത സുഹൃത്താണ്‌ 
ഇദ്ദേഹം iddeehaM (Pron), he 
(honorific); ഇദ്ദേഹം അച്ഛന്റെ 
സഹപാഠിയാണ്‌ 


ഇവര്‍ ivaR (Pron), she (honorific); 
ഇവര്‍ എന്റെ 
അധ്യാപികയാണ്‌ 

ഇവര്‍ ivaR (Pron), they; ഇവര്‍ 
എന്‍റെ അമ്മാവന്‍റെ മക്കളാണ്‌ 


ഇവള്‍ ഷി. (Pron), she (non 
honoriific); ഇവള്‍ നന്നായി 
പാടും. 





42 


MALAYALAM ~ ENGLISH DICTIONARY 


ഇവിടെ സം (adv), __ here; 
അയാളുടെ വീട്‌ 
ഇവിടെയാണ്‌ 

ഇവ്വണ്ണം ivvaNNaM (adv), thus; 
ഇവ്വണ്ണം അയാള്‍ ഓരോന്ന്‌ 
ചോദിക്കുന്നു 

ഇഷ്ടം സ ആ, വിഭു 
അയാള്‍ക്ക്‌ പായസം 
ഇഷ്ടമാണ്‌ 

ഇഷ്ടക്കേട്‌ i$TakkeeTa — (nn), 
displeasure; എനിക്ക്‌ ചില 
ഇഷ്ടക്കേടുകള്‍ തോന്നി 
ഇഷ്ടദാനം i$TadaanaM | (nn,comp), 


gift (one given with pleasure or love); 


അമ്മാവന്‍ മരുമകന്‌ 
ഇഷ്ടദാനം നല്‍കി 

ഇഷ്ടപ്പെട്‌ സം (vt), like; 
എല്ലാവരും കുട്ടികളെ 
ഇഷ്ടപ്പെടുന്നു. 


ഇഷ്ടമാക്‌ i$Tamaake (vi), become 
fond of; എനിക്ക്‌ പുതിയ വീട്‌ 
ഇഷ്ടമായില്ല 

ഇസ്തിരി stiri (nn), iron box; 


അയാള്‍ ഷര്‍ട്ട്‌ ഇസ്തിരി 
ഇടുന്നു 

ഇളംചൂടാക്ക്‌ iLaMcuuTaakko (vt), 
warm; അടുപ്പില്‍ വെച്ച്‌ 


വെള്ളം ഇളം ചൂടാക്കി. 
ഇളംചൂടുള്ള iLaMcuuTuLLa (adj), 


warm; ഇളംചൂടുള്ള 
കാപ്പിയാണ്‌ ഞങ്ങള്‍ 
കുടിച്ചത്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 





ഇളംനീല iLaMniila (adj), sky blue; 


ആകാശത്തിന്‍റെ നിറം ഇളം 
നീലയാണ്‌ 

ഇളംപ്രായം iLaMpRaayaM 
(nn,comp), tender age; ഈ ഇളം 


പ്രായത്തില്‍ അവന്‍ എല്ലാം 
നേടിയെടുത്തു 


ഇളംബുദ്ധി iLaMbuddhi (nn), 
immature mind; അയാളുടെ 
ഇളംബുദ്ധികൊണ്ടാണ്‌ ഇതു 
സംഭവിച്ചത്‌ 

ഇളക്‌ iLaks (vi), move; മരത്തില്‍ 
ഇലകള്‍ ഇളകി 

ഇളക്കം iLakkaM (nn), shaking; ആ 
സ്ഥലത്ത്‌ ചെറുതായി ഇളക്കം 
തട്ടി 


ഇളക്ക്‌ = iLakka ൮൮). ഒ്ബിരു 
കുടിക്കും മുമ്പ്‌ മരുന്ന്‌ 
നന്നായി ഇളക്കണം 

ഇളനീര്‌ iLaniira (nn), tender 
coconut; ഞാന്‍ ഒരു ഇളനീര്‌ 
കുടിച്ചു 

ഇളപ്പം iLappaM (adj), state of being 
of a tender age; അവന്റെ 


ഇളപ്പമാണ്‌ ഇതിനു കാരണം 
ഇളയ iLaya (adj), young; എന്റെ 


ഇളയ ജ്യേഷ്ഠന്‍റെ 
പുസ്തകമാണ്‌ ഇത്‌ 
ഇളം iLaya (adj), soft; ഇളം 


മനസ്സായിരുന്നു അയാളുടേത്‌ 
ഇളയകുട്ടി iLayakuTTi (comp n), 
younger child; അമ്മയ്ക്ക്‌ ഇളയ 
കുട്ടിയോട്‌ വലിയ 
സ്‌നേഹമാണ്‌ 





43 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഇളവെയില്‍ iLaveyil_ (nn,comp), 


morning sunlight; ഇളവെയിലില്‍ 
ഇലകളിലെ മഞ്ഞുരുകുന്നു 
ഇളി 24 (nn), vulgar laughter, 
അവന്റെ ഇളി കാണേണ്ടതു 
തന്നെ 


ഇഴ iZa (nn), yam; മുടിയുടെ 
ഒരു ഇഈഴ പൊട്ടിച്ചെടുത്തു 
ഇഴയ്‌ iZaya (vi), crawl; പാമ്പ്‌ 
ഇഴഞ്ഞു മാളത്തിലേക്ക്‌ 
പോയി 

ഇഴയ്‌ iZaya (vi), move; 
നിലത്തുകൂടി ഇഴയുന്നു 
ഇഴുകല്‍ മ്ധിഷി (nn), closeness; 
അവളുടെ അവനുമായുള്ള 
ഇഴുകല്‍ അത്ര നന്നല്ല 
ഇഴുക്ക്‌ iZukka (vi), be soiled; 
അവന്റെ വസ്ത്രങ്ങള്‍ ഇഴുകി 
ഇഴുങ്ങ്‌ iZunya (vi), become soiled; 


കുട്ടി 


അയാളുടെ വസ്ത്രങ്ങളെല്ലാം 
ഇഴുങ്ങി 

ഇറക്ക്‌ = iRakka (൧). സലി; 
ബസ്സില്‍ നിന്ന്‌ 
സാധനങ്ങളെല്ലാം ഇറക്കി 
ഇറക്കം iRakkaM (nn), descent; 
ഇറക്കത്തു വച്ച്‌ രണ്ടു 
വണ്ടികള്‍ കൂട്ടിമുട്ടി 
ഇറക്കുമതി —iRakkumati ദ), 


import; ഇറക്കുമതിക്ക്‌ ചുങ്കം 
കൊടുത്തു 

ഇറങ്ങ്‌ മം (vi), ചില 
എനിക്ക്‌ ഇവിടെ ഇറങ്ങണം 


ഇറച്ചി iRacci (nn), meat; ഇറച്ചി, 
മുട്ട, പാല്‍ എന്നിവയില്‍ 
ധാരാളം കൊഴുപ്പ്‌ 
അടങ്ങിയിരിക്കുന്നു. 


ഇറമ്പ്‌ ശബ്ദ സ്മ), 
വയലിന്‍റെ ഇറമ്പത്തു 
അയാള്‍ നടന്നു 
ഇറയം iRayaM (nn), verandah; 
ഇറയത്ത്‌ മഴത്തുള്ളികള്‍ 
വീണു 

ഇറുക്‌ iRuka (vi), become tight; 
വസ്ത്രങ്ങളെല്ലാം ഇറുകി 
തുടങ്ങി 

ഇറുക്കം irukkaM (nn), tightness; 
ഈ വസ്ത്രങ്ങളെല്ലാം 
ഇറുക്കമുള്ളതാണ്‌ 

ഇറ്റിക്ക്‌ iRRikka (v7), cause to fall 
drop by drop; എന്റെ കണ്ണില്‍ 
കുറച്ച്‌ മരുന്ന്‌ ഇറ്റിക്കൂ 
MQIANY iRRuviiZa (comp vb), fall 
drop by drop; ഇലകളില്‍ നിന്ന്‌ 
ജലകണങ്ങള്‍ ഇറ്റു വീണു 
ഇറ്റ്‌ ബം (vi), drip; മരത്തില്‍ 
നിന്ന്‌ വെള്ളം ഇറ്റു വീഴുന്നു. 


എനിക്ക്‌ 


edge; 
കൂടി 


ധം (nn), drop; 
Oe വെള്ളം തരൂ 
ഈ 8 ഗം, this; 
പുസ്തകം ആരുടേതാണ്‌ 
ഈച്ച iicca (nn), fly; പഴത്തില്‍ 
നിറയെ ഈച്ചകള്‍ 
പൊതിഞ്ഞിരുന്നു 


ഈ 





MALAYALAM ബനാ 


ഈടാക്ക്‌ iiTaakka (vt), get back 
one's debt; അയാള്‍ എന്നില്‍ 
നിന്ന്‌ പണം ഈടാക്കി 


ഈടാധാരം iiTaadhaaraM 
(nn,comp), mortgage; അമ്മാവന്‍ 
വീടും പറമ്പും ഈടാധാരം 
കൊടുത്തു 


ഈടാര്‍ന്ന iiTaaRnna (adj), strong; 
ഈടാര്‍ന്ന ഒരു കെട്ടിടമാണത്‌ 
ഈടുറ്റ സ്യം (adj), substantive; 
ഈടുറ്റ ശക്തിയാണ്‌ ഇതിന്റെ 
ഗുണം 

ഈടുനില്ക്ക്‌ iiTunilkke (comp vb), 
be durable; ഈ പാത്രം 
കുറേനാള്‍ ഈടു നില്‍ക്കുന്നു 
ഈട്കൊടുക്ക്‌ iiTakoTukke (comp 
vb), give as security; ഞാന്‍ ഒരു 
മാല ഈടു കൊടുത്തു 


ഈട്ടി ന്ന (nn), rose wood; ഈട്ടി 
കട്ടി കൂടിയ മരമാണ്‌ 


ഈത്ത 0 (nn), date palm; 
ഈത്തയില്‍ ഈന്തപ്പഴം 
ഉണ്ടാകുന്നു 

ഈനാംപേച്ചി iinaaMpeecci (nn), 
ghost; കുട്ടി ഒരു 
ഈനാംപേച്ചിയെ സ്വപ്നം 
കണ്ടു 

ഈ മാസം iimaasaM (NP), this 
month; ഈ മാസം മുതല്‍ 


ഇവിടെ BHM}: തുടങ്ങുന്നു 
ഈയം ലീ4 (nn), metal - lead; 
ഈയം പൂശിയ 
പാത്രമാണിത്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 





45 


ഈയ്യിടെ iiyyiTa (adv), quite 
recently; ഈയ്യിടെ അയാള്‍ 
ഇവിടെ വരാറില്ല 


ഈ ആഴ്ച iiaaZca (NP), this week; 
ഈ അഴ്ചയില്‍ വീട്ടിലേക്ക്‌ 
വരില്ല. 


ഈര്‌ iire [ saw; 
അറപ്പുമില്ലില്‍ മരം ഈരുന്നു 
ഈര്‌ ജു (nn), ഒലി! louse; 
അവളുടെ തലയില്‍ പേനും 
ഇരരുമുണ്ട്‌ 

ഈര്‍ക്കില്‍ സ്വാധി (nn), vein of 
coconut leaf; ഒരു ഈര്‍ക്കില്‍ 
കൊണ്ടു വരൂ 

ഈര്‍ച്ച ൦൦ (nn), sawing; 
അറപ്പുമില്ലില്‍ ഈര്‍ച്ച 
മുറയ്ക്കു നടക്കുന്നു 

ഈര്‍ച്ച ൦൦൦ (nn), displeasure; 


എനിക്ക്‌ വല്ലാത്ത ഈര്‍ച്ച 
അനുഭവപ്പെട്ടു 

ഈര്‍പ്പം iiRppaM (nn), dampness; 
ഈര്‍പ്പം തട്ടിയാല്‍ ഈ 
ഉപകരണം കേടാകും 

ഈ വര്‍ഷം ii vaRSaM (NP), this 
year; ഈ വര്‍ഷം അവസാനം 
അയാള്‍ ഇവിടുന്ന്‌ പോകും 
ഈശ്വരന്‍ —iiSvaran (nn), God; 
ഈശ്വരനെ തേടി ഞാനലഞ്ഞു 
ഈഴവന്‍ iiZavan (nn), ezhava (a 
caste among Hindus); അയാള്‍ ഒരു 
ഈഴവനാണ്‌ 

ഈറന്‍ iiRan (adj), wet; അവള്‍ 
ഈറന്‍ തുണികള്‍ ഉടുത്തു 





MALAYALAM - ENGLISH DICTIONARY 


ഈറ്റ വധ (nn), japan ഫേ 
റ്റ വെട്ടി വട്ടി ഉണ്ടാക്കി 
ഇഇറ്റില്ലം iiRRillaM (nn), apartment; 
ഇറ്റില്ലത്തില്‍ നിന്ന്‌ കുട്ടിയുടെ 
നിലവിളി ഉയര്‍ന്നു 

ഇറ്റ്‌ iiRRa (nn), child birth; ഇറ്റ്‌ 
കഴിഞ്ഞ്‌ അമ്മ മടങ്ങിവന്നു 
“ഉം uM (conj M), and; അച്ഛനും 
അമ്മയും നാളെ വരും 

ഉം UM (in), word denoting consent 
like yes; ഉം, പൊയ്ക്കോളൂ 
ഉഗ്ര ugra (adj), dreadful; ഉഗ്രമായ 
ഒരു അട്ടഹാസം ഞാന്‍ കേട്ടു 
ഉചിത ധി (adj), __proper; 
ഉചിതമായ ചില മറുപടികള്‍ 
അയാള്‍ കൊടുത്തു 
ഉചിതമാക്‌ ucitamaaka (vi), be 
suitable; എല്ലാം ഉചിതമായി 
ചെയ്യാന്‍ അയാള്‍ക്കറിയാം 
ഉച്ചി ucca (adv), noon; ഉച്ചയ്ക്ക്‌ 
ഒരു മണിക്ക്‌ അയാള്‍ വരും 
ഉച്ചയ്ക്കുശേഷം uccaykkuSee$aM 
(adv), afternoon; ഉച്ചയ്ക്കു ശേഷം 
മൂന്നുമണിക്ക്‌ അയാള്‍ വരും 


ഉച്ചം uccaM (nn), zenith; അതിന്റെ 


ഉച്ചത്തിലാണ്‌ അങ്ങനെ 
സംഭവിച്ചത്‌ 
ഉച്ചഭക്ഷണം uccabhak$aNaM 


(comp n), lunch; അയാള്‍ ഇന്ന്‌ 
ഉച്ചഭക്ഷണം കഴിക്കുന്നില്ല 


ഉച്ചഭാഷിണി ധം (nn), 
loud speaker; 
ഉച്ചഭാഷിണിയിലൂടെ ഗാനം 
കേട്ടു 


Compiled & Edited by Dr.V. Saratchandran Nair 





46 


ഉച്ചരിക്ക്‌ uccarikka (vi), pronounce; 


വാക്കുകള്‍ ശരിയായി 
ഉച്ചരിക്കുക 

ഉച്ചാരണം —uccaaraNaM ൫), 
pronounciation; കുട്ടിയുടെ 


ഉച്ചാരണം ശരിയായിരുന്നില്ല 


ഉച്ചി ucci (nn), middle part of the 
head; അയാളുടെ ഉച്ചിയില്‍ 
ഒരു കല്ലു വീണു 
ഉജ്വലമായ ujjvalamaaya (adj), 
bright; ഉജ്ജ്വലമായ 
കാന്തിയോടെ പ്രകാശിച്ചു 
ഉടയാട uTayaaTa (nn), dress; 
ഞാന്‍ ഉടയാടകള്‍ മരിച്ചു 


ഉടക്ക്‌ ശ്ചിര ര), മാഡി 
കയറില്‍ ഒരു ഉടക്ക്‌ ഉണ്ടാക്കി 


ഉടക്ക്‌ —uTakka ലല, 
അയാള്‍ അതിന്‌ 
ഉടക്കുണ്ടാക്കി 


ഉടങ്‌ uTayya (vi), catch hold of; 
അത്‌ ഇടയ്ക്ക്‌ ഉടങ്ങിപ്പോയി 
ഉടനടി uTanaTi (adv), immediately; 
ഉടനടി എന്തെങ്കിലും ചെയ്തേ 
തീരൂ 

ഉടനീളം uTaniiLaM (nn), through out; 
ചിത്രത്തീലൂടനീളം 
ഗാനങ്ങളായിരുന്നു 

ഉടമ്പടി uTambaTi (nn), agreement; 
ഞാന്‍ ഒരു ഉടമ്പടിയില്‍ 
ഒപ്പുവച്ചു 

ഉടന്‍ uTan (adv), soon; അയാള്‍ 
ഉടന്‍ തന്നെ ഇവിടെ വന്നു 


obstacle; 
ഒരു 


MALAYALAM ~ ENGLISH DICTIONARY. 


ഉടപ്പിറപ്പ്‌ vTappiRappa (nn), of the 


same parentage; അവന്‍ എന്റെ 
ഉടപ്പിറപ്പാണ്‌ 
ഉടമ uTama (nn), owner; ഈ 


വീടിന്‍റെ ഉടമയാണ്‌ അയാള്‍ 
ഉടയക്കാരന്‍ uTayakkaaran (nn), 
owner; അയാളാണ്‌ ഇതിന്‍റെ 
ഉടയക്കാരന്‍ 

ഉടയ്‌ = ulaya വ), ജല 
പാത്രങ്ങളെല്ലാം നിലത്ത്‌ വീണ്‌ 
ഉടഞ്ഞു 

ഉടയ്ക്ക്‌ uTaykke (vt), be broken; 
ആ പാത്രം ഉടച്ചു കളഞ്ഞു 
ഉടവാള്‍ uTavaal. (nn), royal sword; 


രാജാവ്‌ ഉടവാള്‍ 
പുറത്തെടുത്തു 
ഉടവ്‌ ശശ മമ, _ injury; 


ശരീരത്തില്‍ ഉടവ്‌ പറ്റി 


ഉടുക്ക്‌ uTukka (v1), wear, അവന്‍ 
ദോത്തി ഉടുക്കുന്നു 


ഉടുക്ക്‌ uTukka = (nn), musical 
instrument; അയാള്‍ ഉടുക്കു 
കൊട്ടി ഉപജീവനം നടത്തുന്നു 
“ഉടെ ഗം (in), of; അത്‌ 
മന്ത്രിയുടെ വീടാണ്‌ 

ഉഡ്യാണം —uDyaaNaM_— (nn), 


ornament worn on the waist; അവള്‍ 
ഉഡ്യാണം അണിഞ്ഞിരുന്നു 
ഉണക്ക uNakka (adj), dried; ഒരു 
ഉണക്ക മരം അവിടെ 
നില്‍ക്കുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 





ഉണക്ക്‌ ധാ ൧. dry; 
വസ്ത്രങ്ങള്‍ വെയിലത്ത്‌ 
ഉണക്കുന്നു 

ഉണങ്ങ്‌ ധ്‌ = (vi), ദേ; 
തോട്ടത്തിലെ ചെടികളെല്ലാം 
ഉണങ്ങിപ്പോയി 


ഉണര്‌ wNara (vi), wake up; അന്ന്‌ 
വളരെ താമസിച്ചാണ്‌ ഞാന്‍ 
ഉണര്‍ന്നത്‌ 


ഉണര്‍ത്ത്‌ uNaRita (vt), wake up; 
പാട്ടുകാര്‍ എല്ലാവരേയും 
ഉണര്‍ത്തി 

ഉണ്ടാക്‌ ധസ്ച്ര (vi), come to 
existence; അഗ്നിപര്‍വതം 
പൊട്ടിത്തെറിച്ചതു കാരണം 
കടലില്‍ ഒരു ദ്വീപ്‌ ഉണ്ടായി 
ഉണ്ടാക്ക്‌ ധസചിര (vt), make; 
ഞാന്‍ ഒരു പുതിയ വീട്‌ 
ഉണ്ടാക്കുന്നു 

ഉണ്ണി uNNa (vi), ചേ; എല്ലാവരും 
ചോറു ഉണ്ണുന്നു 

ഉണ്ണാക്ക്‌ uNNaake (nn), uvula; 
എന്റെ ഉണ്ണാക്കില്‍ വേദന 
യെടുക്കുന്നു 

ഉണ്ണി uNni (nn), wart; അയാളുടെ 





നെറ്റിയില്‍ ഒരു ഉണ്ണി 
ഉണ്ടായിരുന്നു 

uNNi (nn), male child; 
ഉണ്ണികള്‍ക്കായി ഒരു കഥ 
പറയാം 


ഉണ്ണിമാങ്ങ ധവിന്മ്റ (nncomp), 
tender mango; ഉണ്ണിമാങ്ങ കൊണ്ട്‌ 
ഉപ്പിലിട്ടത്‌ ഉണ്ടാക്കി 


47 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഉണ്ണിയപ്പം unniyappaM (nn,comp), 


kind of sweet cake; അയാള്‍ 
ഉണ്ണിയപ്പം തിന്നു 
ഉണ്മ uNma (nn), reality, ഞാന്‍ 


പറഞ്ഞത്‌ ഉണ്മയാണ്‌ 

ഉതിര്‌ utira (vi), fall; ചെടികളില്‍ 
നിന്ന്‌ ഇലകള്‍ ഉതിരുന്നു 
ഉതിര്‌ — utira 
ഇലകളുടെ 
അവന്‍ നിന്നു 
ഉത്തമം uttamaM (adj), best; അത്‌ 
ഏറ്റവും ഉത്തമമായ ഓഷധം 
ആണ്‌ 

ഉത്തമവിശ്വാസം 
uttamaviSyaasaM (nn,comp), bonafides; 


എനിക്ക്‌ ഉത്തമവിശ്വാസമുള്ള 


(nn), 
ഉതിര്‌ 


falling off; 
നോക്കി 


കാര്യമായതു കൊണ്ടാണു 
പറഞ്ഞത്‌ 
ഉത്തരം uttaraM (nn), answer; ആ 
ചോദ്യത്തിന്‌ ശരിയായ 
ഉത്തരമില്ല 
ഉത്തര ധ്യ (adj), മണ്ണോ 


ഉത്തരദിക്കില്‍ നിന്നു വന്ന 
പണ്ഡിതന്‍ ആണ്‌ അദ്ദേഹം 


ഉത്തരവ്‌ ധ്യ (nn), ബെ 
ജഡ്ജി കുറ്റവാളിയെ അറസ്റ്റ്‌ 
ചെയ്യാന്‍ ഉത്തരവിട്ടു 
ഉത്തരീയം uttariiyaM (nn), upper 
garment; അയാളുടെ ഉത്തരീയം 
കാറ്റില്‍ പറന്നു പോയി 


ഉത്ഭവം ulbhavaM (nn), 
നദിയുടെ ഉത്ഭവം 
മലയില്‍ നിന്നാണ്‌ 


origin; 


ആ 


ഉത്സവം ulsavaM (nn), festival; 
കേരളത്തില്‍ ഉത്സവങ്ങളുടെ 
കാലമാണിപ്പോള്‍ 
ഉത്സവദിവസം 
(nn), festival 
ഉത്സവദിവസത്തില്‍ 
ആരൊക്കെയോ വീട്ടില്‍ വന്നു 


ഉത്സാഹം utsaahaM ആ, 
enthusiasm; അവന്‌ 
പഠിക്കാനുള്ള ഉത്സാഹം 
നഷ്ടപ്പെട്ടു 

ഉത്സാഹിക്ക്‌ ulsaahikka (vt), urge; 
അവന്‍ പഠിക്കാന്‍ നന്നായി 
ഉത്സാഹിക്കുന്നു 

ഉദയം udayaM (nn), rising of the sun; 
ഉദയം കഴിഞ്ഞ്‌ പുറപ്പെട്ടു 
ഉദരം ഡധിഷ്ചി്‌ (nn), ന്മ; 
അയാള്‍ ഉദരവേദന കാരണം 
ഡോക്ടറെ സമീപിച്ചു 


ulsavadivasaM 
day; 


ഉദാത്ത —udaatta (24), മഃ; 
ഉദാത്തമായ ഒരു 
കൃതിയാണിത്‌ 

ഉദാഹരണം —udaaharaNaM_ (nn), 
example; അതിന്‌ എത്ര 
വേണമെങ്കിലും 
ഉദാഹരണങ്ങള്‍ തരാം 
ഉദാഹരണം ഘി (nn), 
example; ഉദാഹരണങ്ങളിലൂടെ 
കാര്യങ്ങള്‍ പെട്ടെന്നു 
മനസ്സിലാക്കാന്‍ കഴിയുന്നു 
ഉദാഹരണമായി 
udaaharaNamaayi (in), for example; 
ഉദാഹരണമായി, നല്ല 
പെരുമാറ്റം എല്ലാവരും 
ഇഷ്ടപെടുന്നു 





48 


MALAYALAM ~ ENGLISH DICTIONARY 


ഉദിക്ക്‌ udikka (vi), rise; കിഴക്ക്‌ 
സൂര്യന്‍ ഉദിക്കുന്നു 

ഉദ്ഗമം udgamaM (nn), going out; 
വായുവിന്റെ ഉദ്ഗമം 
തടസ്സപ്പെടുത്തി 
ഉദ്ഘാടനം —udghaaTanaM 
inauguration; മന്ത്രി 
ഉദ്ഘാടനം ചെയ്തു 
ഉദ്ദീപനം uddiipanaM (nn), stimulus; 
മനസ്സിന്‍റെ ഉദ്ദീപനങ്ങള്‍ക്ക്‌ 
അനുസൃണമായി 
കൈകാലുകള്‍ ചലിക്കുന്നു 


(nn), 
പാലം 


ഉദ്ദേശിക്ക്‌ uddeeSikka (vi), intend; 
എന്ത്‌ ഉദ്ദേശിച്ചാണ്‌ അയാള്‍ 
അതു പറഞ്ഞത്‌ 

ഉദ്ദേശ്യം uddeeSyaM (nn), that which 


is intended; അതായിരുന്നു 
അയാളുടെ ഉദ്ദേശ്യം 

ഉദ്ധരണി uddharaNi (nn), passage or 
matter quoted; ഉദ്ധരണിയില്‍ 
കൊടുത്ത വാക്കുകള്‍ 
വായിക്കൂ 

ഉദ്ധരിക്ക്‌ uddharikka (vt), improve; 
പാവങ്ങളെ ഉദ്ധരിക്കാന്‍ 


അയാള്‍ പുറപ്പെട്ടു 

ഉദ്ധരിക്ക്‌ uddharikka ൧, quote; 
അയാള്‍ ഒരു കവിത 
ഉദ്ധരിച്ചു 

ഉദ്ബോധനം udboodhanaM (nn), 
അധ്യാപകന്റെ 
വിദ്യാര്‍ഥികള്‍ 


instruction; 
ഉദ്ബോധനം 
അനുസരിച്ചു 


Compiled & Edited by Dr.V. Saratchandran Nair 





49 





ഉദ്ബോധിപ്പിക്ക്‌ —_udboodippikke 
(vt), advice; അധ്യാപകന്‍ 
കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു. 
ഉദ്യമം udyamaM (nn), attempt; 
അയാളുടെ ഉദ്യമം 
പരാജയപ്പെട്ടു 

ഉദ്യാനം udyaanaM (nn), park; ആ 
ഉദ്യാനം വളരെ 
മനോഹരമായിരുന്നു 


ഉദ്യോഗം udyoogaM (nn), profession; 
അയാള്‍ ഉദ്യോഗം രാജിവച്ചു 
ഉദ്യോഗസ്ഥന്‍ —udyoogasthan (nn), 
officer: ആ ഉദ്യോഗസ്ഥന്‍ 
അപമര്യാദയായി പെരുമാറി 


ഉന്ത്‌ unta (v1), push; കുട്ടികള്‍ 
തമ്മില്‍ ഉന്തുന്നു 

ഉന്നം ഥല്‌ മ). ലിസ 
അയാള്‍ക്ക്‌ ഉന്നം തെറ്റി 
ഉന്നത മായ (adj), ളന 
അദ്ദേഹം ഉന്നതമായ ചില 
ആദര്‍ശങ്ങള്‍ വച്ചു 
പുലര്‍ത്തി 

ഉന്നമനം —unnamanaM ൫2), 
prosperity; പാവപ്പെട്ടവരുടെ 


ഉന്നമനത്തിനുവേണ്ടി അയാള്‍ 
സമയം ചിലവഴിച്ചു 
ഉന്നയിക്ക്‌ unnayikko (vt), bring 
forward; മന്ത്രിക്കു നേരെ ചിലര്‍ 
ആരോപണം ഉന്നയിച്ചു 
ഉന്മത്തം unmattaM (nn), madness; 
അയാള്‍ക്ക്‌ അപ്പോള്‍ 
ഉന്മത്തമായിരുന്നു 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഉന്മാദം unmaadaM (nn), madness; | ഉപജീവനം — upajiivanaM (nn), 
ആനയ്ക്ക്‌ അപ്പോള്‍ | career; ഉപജീവനമാര്‍ഗ്ഗം തേടി 
ഉന്മാദമായിരുന്നു ജനങ്ങള്‍ അന്യരാജ്യങ്ങളില്‍ 
ഉന്മൂലനം —unmuulanaM (൭), | പോകുന്നു 

eradication; സകലതും ഉന്മൂലനം ഉപജീവനം upajiivanaM (nn), liveli 
ചെയ്യാന്‍ അയാള്‍ hood; അയാള്‍ 
ആഗ്രഹിച്ചു കാര്‍ഷികവൃത്തിയിലൂടെയാ 
ഉന്മേഷം unmee$aM (nn, | ണ്‌ ഉപജീവനം നടത്തിയത്‌ 
cheerfulness; ഉന്മേഷത്തിനു ഉപജ്ഞാതാവ്‌ upaj~aataava (nn), 


വേണ്ടി ഒരു ചായ കുടിക്കാം 


ഉപകരണം upakaraNaM (nn), tool; 
എന്തെങ്കിലും ഒരു ഉപകരണം 
വേണം 


ഉപകരിക്ക്‌ —upakarikka (vi), be 
useful for the purpose; ആ 
മൊട്ടുസൂചി എന്തിന്‌ 
ഉപകരിക്കും 


ഉപക്രമം upakRamaM (nn), preface; 
അതിന്‍റെ ഉപക്രമം വായിച്ചു 
നോക്കട്ടെ 

ഉപഗ്രഹം upagrahaM (nn), satellite; 
ചന്ദ്രന്‍ ഭൂമിയുടെ 
ഉപഗ്രഹമാണ്‌ 


ഉപചരിക്ക്‌ upacarikka (vt), serve; 
മന്ത്രിയെ ഉദ്യോഗസ്ഥന്മാര്‍ 
ഉപചരിച്ചില്ല 

ഉപജാതി upajaati (nn), sub caste; 
ജാതികളും ഉപജാതികളും 
നിറഞ്ഞതാണ്‌ എല്ലാ 
മതങ്ങളും 

ഉപജാപം ധുല്ഘ്യാല്റ്‌ (02), 
conspiracy; അയാള്‍ നടത്തിയ 
ഉപജാപം പരാജയപ്പെട്ടു 


inventor; റേഡിയോയുടെ 
ഉപജ്ഞാതാവ്‌ ആരാണ്‌ 


ഉപദേശം upadeeSaM (nn), advise; 
എനിക്ക്‌ ആരുടേയും ഉപദേശം 
ആവശ്യമില്ല 
ഉപദേശിക്ക്‌ 
advise; 
ഉപദേശിച്ചു 
ഉപദ്രവം upadravaM (nn), trouble; 
കുരങ്ങന്മാരെ കൊണ്ട്‌ ഇവിടെ 
വലിയ ഉപദ്രവമാണ്‌ 
ഉപദ്രവം upadravaM (v1), torment; 
അവളുടെ ഭര്‍ത്താവ്‌ 
സ്ത്രീധനത്തിനു വേണ്ടി 
വളരെയധികം ഉപദ്രവിക്കുന്നു 


upadeeSikka (vt), 
എന്നെ അയാള്‍ 


ഉപദ്രവം upadravaM (vt), harass; 
മേലുദ്യോഗസ്ഥന്‍മാര്‍ 
കീഴുദ്യോഗസ്ഥരെ വല്ലാതെ 
ഉപദ്രവിക്കുന്നു 

ഉപദ്രവിക്ക്‌ — upadravikka (൧. 
trouble; മുതിര്‍ന്ന കുട്ടി 


ഇളയകുട്ടിയെ ഉപദ്രവിച്ചു 

ഉപദ്വീപ്‌ upadviipa (nn), peninsula; 
ഉപദ്വീപിലെ പ്രശ്നങ്ങള്‍ 
ചര്‍ച്ചയിലൂടെ പരിഹരിക്കാം 





50 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഉപനയനം ധ്യ (nn), 
investiture with the brahminical string; 
ഇന്ന്‌ ഉണ്ണിയുടെ 
ഉപനയനമാണ്‌ 

ഉപന്യസിക്ക്‌ —upanyasikka ൮൧, 
expatiate on; അയാള്‍ ആ 


കാര്യങ്ങളെല്ലാം ഉപന്യസിച്ചു 


ഉപന്യാസം upanyaasaM (nn), essay; 


അവന്‍ ഒരു ഉപന്യാസം 
എഴുതി 

ഉപഭോക്താവ്‌ —upabhooktaava 
(nn), consumer; 
ഉപഭോക്താവിന്റെ 
സംതൃപ്തിയാണ്‌ 
ഉല്‍പ്പാദകന്റെ ലക്ഷ്യം 
ഉപഭോഗം —upabhoogaM (9), 
consumption; അത്തരം 
മരുന്നുകളുടെ ഉപഭോഗം 
നിര്‍ത്തിവയ്ക്കാന്‍ 
ആവശ്യപ്പെട്ടു 

ഉപമ —upama (nn), comparison; 
അവനെ കഴുതയോട്‌ 
ഉപമിക്കാം 


ഉപയുക്തം upayuktaM (nn), useful; 
അവയൊന്നും ഇവിടെ 
ഉപയുക്തമാകുന്നില്ല 
ഉപയോഗം upayoogaM (nn), use; 
കൃത്രിമ പദാര്‍ത്ഥങ്ങളുടെ 
ഉപയോഗം നിര്‍ത്തിവച്ചു 


ഉപയോഗിക്ക്‌ ഗുദ്യളിിര (4), 
use, രമേശ്‌ വിലകൂടിയ വാച്ച്‌ 
ഉപയോഗിക്കുന്നു 

ഉപയോഗിക്ക്‌ upayoogikka (vt), 
utilize; തന്റെ നന്മയ്ക്ക്‌ വേണ്ടി 


എല്ലാവരെയും അയാള്‍ 
ഉപയോഗിക്കുന്നു. 

ഉപരി ധ്‌ (42%), ഓ; 
എല്ലാറ്റിനും ഉപരി മനുഷ്യ 


സ്നേഹമാണ്‌ വേണ്ടത്‌ 


ഉപരിതലം uparitalaM (nn), surface; 
ചന്ദ്രന്റെ ഉപരിതലത്തില്‍ 
പാറകളുണ്ട്‌ 
ഉപരിപ്ലവമായ 
(adj), _ superficial; 
ഉപരിപ്പവമായ 
വിലയിരുത്തലാണ്‌ 

ഉപരോധം uparoodhaM (nn), siege; 
അയല്‍ രാജ്യങ്ങള്‍ ഉപരോധം 
നടത്തി 


ഉപരോധിക്ക്‌ uparoodhikka (vt), 


upariplavamaaya 
ഇവയെല്ലാം 


besiege; അയല്‍ രാജ്യങ്ങള്‍ 
നാലുഭാഗത്തു നിന്നും 
ഉപരോധിച്ചു 


ഉപലബ്ദി upalabdhi (nn), profit; 
എന്താണ്‌ അതിന്‍റെ ഉപലബ്ദി 
ഉപലബ്ദി upalabdhi_ (nn), mind; 
എന്റെ ഉപലബ്ലിയില്‍ ഒന്നും 
കടന്നു വന്നില്ല 


ഉപവനം upavanaM (nn), garden; 
സീത ഉപവനത്തില്‍ 
ഇരിക്കുന്നു 


ഉപവസിക്ക്‌ upavasikka (vi), fast; 
സീത ഉപവസിക്കുന്നു 
ഉപവാസം upavaasaM (nn), fasting; 
മന്ത്രി ഇന്നലെ ഉപവാസം 
നടത്തി 





51 


MALAYALAM -~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഉപസംഗ്രഹിക്ക്‌ upasaMgrahikka | ഉപോല്പ്പന്നം upoolppannaM (nn), 
(nn), conclude; അധ്യക്ഷന്‍ തന്റെ by _ product; വെളിച്ചെണ്ണ 
പ്രസംഗം ഉപസംഗ്രഹിച്ചു ആട്ടിയെടുക്കുമ്പോള്‍ കിട്ടുന്ന 
ഉപസംഹരണം upasaMharaNaM | ഒരു , ഉപോല്‍പ്പന്നമാണ്‌ 
(nn), conclusion; അദ്ദേഹം പിണ്ണാക്ക്‌ 


ഉപസംഹരണത്തില്‍ എല്ലാം 
ചുരുക്കി പറഞ്ഞു 
ഉപസംഹരിക്ക്‌ —_upasaMharikke 
(vt), conclude; മുഖ്യമന്ത്രി 
പ്രസംഗം ഉപസംഹരിച്ചു 
ഉപഹസിതം —_upahasitaM 
പള്സ്‌ ഈ രാഷ്‌ 
ഉപഹസിതമാണ്‌ 
ഉപഹാരം upahaaraM (nn), gift; 
മന്ത്രിക്ക്‌ ജനങ്ങള്‍ ഉപഹാരം 
നല്കി 


(nn), 
ട്രീയം 


ഉപാധി upaadhi (nn), medium; 
ഭാഷ 
ആശയവിനിമയത്തിനുള്ള 
ഉപാധിയാണ്‌ 

ഉപാധി ധും (nn), condition; 
യഥാര്‍ഥ സ്നേഹത്തിന്‌ 
ഉപാധികളില്ല 


ഉപായം upaayaM (nn), trick; 2S) 
ഒരു ഉപായം പ്രയോഗിച്ചു 
ഉപേക്ഷ upeek$a (nn), disregard; 
ഉപേക്ഷ വിചാരിക്കാതെ 
ചെയ്യണമെന്ന്‌ അഭ്യര്‍ത്ഥിച്ചു 


ഉപേക്ഷിക്ക്‌ എം (vb), cast 
away; രാമന്‍ സീതയെ 


ഉപേക്ഷിച്ചു 
ഉപേക്ഷിക്ക്‌ upeckSikke (vt), leave; 


അയാള്‍ എല്ലാം ഉപേക്ഷിച്ച്‌ 
സന്യാസത്തിന്‌ പോയി 


ഉപ്പന്‍ uppan (nn), kind of bird; ഒരു 
ഉപ്പന്‍ തൊടിയില്‍ വന്നു 


ട്ടത്‌ uppiliTTata (nn), pickles; 
എനിക്ക്‌ ഉപ്പിലിട്ടത്‌ വേണം 


ഉപ്പുമാവ്‌ uppumaava (nn), pudding 


like preparation; ഉപ്പുമാവ്‌ 
അവന്‍ കഴിക്കാറില്ല 

ഉപ്പുള്ള uppulla (adj), salty; 
ഉപ്പുള്ള വെള്ളമേ അവിടെ 
കിട്ടുകയുള്ളൂ 

ഉപ്പൂറ്റി ഡാഡ്‌ മ്മ), heel; 
ഉപ്പൂറ്റിയില്‍ വേദനിക്കുന്നു 


ഉപ്പേരി uppeeri (nn), chips or 


vegetables fried in oil; അമ്മ 
ഉപ്പേരി വറുത്തു 

ഉപ്പ്‌ uppa (nn), salt; ഉപ്പ്‌ 
വെള്ളത്തിലലിഞ്ഞു 


ഉഭയ ubhaya (adj), in two ways; 
തവള ഒരു ഉഭയജീവിയാണ്‌ 

ഉമി umi (nn), husk of paddy; 
നെല്ലിന്‍റെ ഉമി കണ്ണില്‍ വിണു 
ഉമിക്കരി umikkari (nn), burnt husk 


of paddy used for cleaning teeth; 
അവന്‍ ഉമിക്കരി കൊണ്ട്‌ 


പല്ലുതേച്ചു 

ഉമിനീര്‍ —uminiiR (nn), saliva; 
വായില്‍ ഉമിനീര്‍ വറ്റിപ്പോയി 
ഉമ്മ umma (nn), kiss; അമ്മ 
കുട്ടിക്ക്‌ ഉമ്മ കൊടുത്തു 





52 


MALAYALAM - ENGLISH DICTIONARY 








ഉമ്മ umma (nn), mother (muslim 
dialect); പാത്തുമ്മയുടെ 
വന്നു 


ഉമ്മം ummaM (nn), kind of herb 
datura; അവന്‍ += QADGMlocR 
കായ്‌ തിന്നു 


ഉമ്മവയ്ക്ക്‌ ummavaykka (comp 
vb), kiss; അമ്മ കുട്ടിയെ 
ഉമ്മവച്ചു 

ഉമ്മറം ummaRaM (nn), door way; 
ഉമ്മറത്ത്‌ ആരോ വന്നിട്ടുണ്ട്‌ 


ഉമ്മിണി ധസ്ബിറ (adv), _ little; 
ഉമ്മിണി വല്യ ഒന്ന്‌! 

ഉയരം uyaraM (nn), height; ഈ 
മാളികയുടെ ഉയരം 


എത്രയാണെന്ന്‌ പറയാമോ? 


ഉയര്‌ uyara (vi), rise; ആ പക്ഷി 
മേല്‍പാട്ട്‌ ഉയരുന്നു 


ഉയര്‍ച്ച uyaRcca (nn), well being; 


അയാളുടെ ഉയര്‍ച്ച കണ്ട്‌ 
എല്ലാവര്‍ക്കും അസൂയ 
തോന്നിയത്രെ. 
ഉയര്‍ത്തെഴുന്നേല്പ്പ്‌ 
uyaRtteZunneelppa (nn), resurrection; 
ഉയര്‍ത്തെഴുന്നേല്‍പ്പുനാള്‍ 
സമുചിതമായി ആഘോഷിച്ചു 
ഉയര്‍ന്ന —uyaRnna (adj), വലു 
അവിടെ ഉയര്‍ന്ന ഒരു 
പ്രദേശമുണ്ട്‌ 


ഉയിര്‌ uyira (nn), life; ഉയിരില്‍ 
കൊതിയുള്ളവര്‍ അടുക്കരുത്‌ 


ഉയിര്‍ക്ക്‌ uyiRkka (vi), resurrect; 
അയാള്‍ മരിച്ച്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 





ഉയിര്‍ക്കുമെന്ന്‌ ആരോ 
പ്രവചിച്ചു 
ഉര ura (nn), speech; രാജാവ്‌ 


അപ്രകാരം ഉര ചെയ്തു 


ഉരകള്ല്‌ urakalla (nn), grinding stone; 
ഉരകല്ലില്‍ ഇട്ട്‌ അരി അരച്ചു 
ഉരയ്‌ ജര ൫), അടി 
ദീര്‍ഘകാലത്തെ ഉപയോഗം 
കൊണ്ട്‌ പാത്രം ഉരയുന്നു 

ഉരയ്ക്ക്‌ uraykka ൧൧. rub; രാജന്‍ 


വാളിന്റെ മൂര്‍ച്ച കൂട്ടാന്‍ 
കല്ലില്‍ ഉരയ്ക്കുന്നു 

ഉരയ്ക്ക്‌ uraykka (vi), _ speak; 
എന്താണ്‌ നിങ്ങള്‍ 
ഉരയ്ക്കുന്നത്‌ 


ഉരയ്ക്ക്‌ uraykko (v1), rub against 
each other; കത്തി നന്നായി ഉരച്ച്‌ 
മൂര്‍ച്ച കൂട്ടി 

ഉരല്‍ ural (nn), mortar; ഉരലില്‍ 





ഉലക്ക കൊണ്ട്‌ ഇടിച്ചു 
ഉരിയാട്‌ ണ്ട (vt), ലു 
അവന്‍ ഒന്നും ഉരിയാടിയില്ല 
ഉരുള്‌ ബിര പ), ജി; 
മേശപ്പുറത്ത്‌ പന്ത്‌ ഉരുളുന്നു 
ഉരുക്‌ ഡ്ര (vi), നടു 
ഹിമപര്‍വതത്തിലെ മഞ്ഞ്‌ 
ഉരുകി 

ഉരുട്ട്‌ ധനം അജ, deceit; 
അയാളുടെ ഉരുട്ടു വിദ്യകളില്‍ 
അവന്‍ വീണില്ല 

ഉരുട്ട്‌ ഫന്നടം സ്മ, സ്മ; 
പോലീസുകാരുടെ ഉരുട്ട്‌ 
ഭീകരമായിരുന്നു 


53 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഉരുപ്പടി uruppaTi (nn), finished 
products; ഇവിടെ മരം 
ഉരുപ്പടികള്‍ വില്പനയ്ക്കു 
ലഭ്യമാണ്‌ 


ഉരുപ്പടി uruppaTi (nn), ornaments; 
ഉരുപ്പടികള്‍ പണയം വച്ചു 


ഉരുമ്മല്‍ ന്ന (nn), rubbing; 
അയാളുടെ ഉരുമ്മല്‍ 
എനിക്കിഷ്ടമായില്ല 

ഉരുവം uruvaM (nn), shape; ആ 
ഉരുവത്തില്‍ പ്രതിമ 
വാര്‍ത്തെടുത്തു 

ഉരുവിട്‌ ഡം (vi), repeat; 


മുനിമാര്‍ മന്ത്രം ഉരുവിടുന്നു 
ഉരുളക്കിഴങ്ങ്‌ uruLakkiZanne (nn) 
potato; അവന്‍ ഉരുളക്കിഴങ്ങ്‌ 
ധാരാളം ഭക്ഷിക്കും 

ഉരുളന്‍ ധഡി.ഫ (adj), roll shaped; 
ഒരു ഉരുളന്‍ കല്ലെടുത്ത്‌ 
അവന്‍ എറിഞ്ഞു 

ഉരുളി 2 (nn), vase made of bell 


metal; ഒരു ഉരുളി നിറയെ 
പായസം ഉണ്ടാക്കി 
ഉരുള്‌ uuLa (vi), ജി 


ഭക്തജനങ്ങള്‍ നിലത്ത്‌ വീണ്‌ 
ഉരുളുന്നു 
ഉരുള്‍പൊട്ട്‌ 
landslide; 
കുറേപ്പേര്‍ മരിച്ചു 

ഉരുള്‍ uruL അ), യ; 
വണ്ടിയുടെ ഉരുള്‍ നഷ്ടപ്പെട്ടു 
ഉര്‍വര ധ്ധ (adj), (ഡിം; 
ഉര്‍വ്വരമായ മണ്ണില്‍ അയാള്‍ 
വിത്തു വിതച്ചു 


uruLpoTTa ൮), 
ഉരുള്‍പൊട്ടി 


ഉര്‍വി ശബ ൪൧). earth; 
ഉര്‍വ്വിയില്‍ മനുഷ്യര്‍ പിറന്നു 
ഉല ധം (nn), furnace; കൊല്ലന്‍ 


ഉലയില്‍ ഇരുമ്പു ചൂടാക്കുന്നു 


ഉലച്ചില്‍ ധം! (nn), shaking; 
അവരുടെ ബന്ധത്തിന്‌ 
ഉലച്ചില്‍ തട്ടി 


ഉലത്ത്‌ ulatta (vt), drain out water; 
അമ്മ കറി ഉലത്തുന്നു 

ഉലയ്‌ ulaya (vi), shake; അവരുടെ 
ബന്ധം ഉലഞ്ഞു 

ഉലാത്ത്‌ ധം (vi), walk about 
leisurely, രാജാവ്‌ മട്ടുപ്പാവില്‍ 
ഉലാത്തുന്നു 

ഉലാവ്‌ ulaava (nn), leisurely walk; 
രാജാവിന്‍റെ ഉലാവ്‌ കഴിഞ്ഞു 
ഉലുവ uluva (nn), frigonella foenum; 


ഉലുവ വളരെ ഓഷധ 
ഗുണമുള്ളതാണ്‌ 
ഉല്കൃഷ്ടമായ —ulkRa$Tamaaya 
(adj), excellent; ഉല്‍കൃഷ്ടമായ 
ഒരു കൃതിയാണിത്‌ 
ഉല്‍ക്ക ധി 8), അലി 


ആകാശത്തു കൂടി ഒരു ഉലക്ക 
കടന്നുപോയി 

ഉല്‍ക്കര്‍ഷം —ulkkaRSaM_— അ), 
prosperity; അയാള്‍ എന്നും 
ഉല്‍ക്കര്‍ഷം ആഗ്രഹിക്കുന്നു 
ഉല്പ്പാദനം —ulppaadanaM (2), 
production; ഫാക്ടറിയില്‍ 
ഉല്‍പ്പാദനം നിര്‍ത്തിവച്ചു 





54 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഉ്പ്പാടിപ്പികക 


(vt), produce; ഈ ഫാക്ടറിയില്‍ 
എന്താണ്‌ ഉല്‍പ്പാദിപ്പിക്കുന്നത്‌ 
ഉല്പ്പാദിക്ക്‌ —ulppaadikka ൧. 
reason ധേ; അതില്‍ എല്ലാം 
ഉല്‍പ്പാദിക്കുന്നുണ്ട്‌ 

ഉല്ലംഘനം —ullaMghanaM_—_ (nn), 
trespass; അയാള്‍ ആ സ്ഥലം 
ഉല്ലംഘനം ചെയ്തു 

ഉല്ലസിക്ക്‌ ullasikke (v1), rejoice; 
പാര്‍ക്കില്‍ കുട്ടികള്‍ 
ഉല്ലസിക്കുന്നു 

ഉല്ലാസം ullaasaM (nn), enjoyment; 
കുട്ടികള്‍ക്ക്‌ ഉല്ലാസത്തിന്‍റെ 
ദിവസങ്ങളാണ്‌ അവധിക്കാലം 
ഉവ്വ്‌ ശര (in), yes; ഉവ്വ്‌, 
അയാള്‍ അവിടെ പോയിരുന്നു 
ഉഷസ്സ്‌ uSassa (nn), dawn; നന്നെ 
ഉഷസ്സില്‍ അയാള്‍ പുറപ്പെട്ടു 
ഉഷാര്‍ ധ്ഷ്‌ (അ), smartness; 
അവന്‌ ഒരു ഉഷാര്‍ ഇല്ല 
ഉഷ്ണം ചി 
ഉഷ്ണംകൊണ്ട്‌ 
ഇരിക്കാനാകുന്നില്ല 
ഉഷ്ണമാപിനി usNamaapini (nn), 
thermometer; ഉഷ്ണമാപിനിയില്‍ 
പനിയുടെ അളവു കാണിച്ചു 


(nn), heat; 


മുറിയില്‍ 


ഉളവാക്‌ uLavaaka (vi), come into 
being; അയാളുടെ പ്രവൃത്തി 
അറപ്പുളവാക്കുന്നതായിരുന്നു 
ഉളി ule (nn), chisel; ആശാരി 
ഉളികൊണ്ട്‌ ജോലി ചെയ്യുന്നു. 





ulppaadippikka | ഉളിപ്പല്ല്‌ uLippalla (nn,comp), canine 


teeth; എന്റെ ഉളിപ്പല്ലില്‍ 
വല്ലാത്ത വേദന ഉണ്ട്‌ 
ഉളുക്ക്‌ ധര (nn), sprain; 


കുട്ടിയുടെ കാലിന്‌ ഉളുക്കുണ്ട്‌ 


ഉളുക്ക്‌ uLukko (vi), cause sprain; 
കുട്ടിയുടെ കാല്‍ ഉളുക്കി 


ഉളുപ്പ്‌ uLuppa (nn), feeling of shame 
or ഭട്ടി യാതൊരു 
ഉളുപ്പുമില്ലാതെയാണ്‌ അയാള്‍ 
അങ്ങനെ പറഞ്ഞത്‌ 
ഉള്‍ക്കടല്‍ uLkkaTal (nn,comp), gulf; 
ഉള്‍ക്കടലില്‍ എപ്പോഴും 
ശക്തമായ കാറ്റടിക്കുന്നു 
ഉല്‍ക്കണ്ഠ ul kkaNTha അ, 
anxiety; എനിക്ക്‌ ഉല്‍ക്കണ്ഠ 
ഒഴിവാക്കാന്‍ കഴിഞ്ഞില്ല 


ഉള്‍ക്കണ്ണ്‌ ulkkaNNa (ആഗ), 
inner eye; ഉള്‍ക്കണ്ണിലൂടെ 
അയാള്‍ എല്ലാം കണ്ടു 
ഉള്‍ക്കനം uLkkanaM_—(nn,comp), 
firmness of mind; അവന്‍ 
ഉള്‍ക്കനം കുറഞ്ഞ 
മനുഷ്യനാണ്‌ 


ഉള്‍ക്കരുത്ത്‌ uLkkarutta (nn,comp), 





intrinsic strength; ഉള്‍ക്കരുത്തു 
കൊണ്ട്‌ നേടിയെടുത്തതാണ്‌ 
ഇതെല്ലാം 

ഉള്‍ക്കൊള്ള്‌ ഫി (vi), 
contain; എന്തൊക്കെ 
പദാര്‍ത്ഥങ്ങളാണ്‌ ഈ 
ലോഹത്തില്‍ 
ഉള്‍ക്കൊള്ളുന്നത്‌ 


55 


MALAYALAM ~ ENGLISH DICTIONARY 


ഉള്‍ച്ചിരി ധം അമ്മ), 
hypocritic laughter; അവന്‌ എല്ലാം 
കണ്ട്‌ ഉള്‍ച്ചിരി വന്നു 

ഉള്‍ച്ചെവി ubccavi (nn,comp), inner 
ear; ഉള്‍ച്ചെവിയില്‍ 
കേടുപാടുകളുണ്ട്‌ 
ഉള്‍പ്പക uLppaKa (nn,comp), grudge; 
അയാള്‍ക്ക്‌ അവനോട്‌ 


ഉള്‍പ്പകയുണ്ടായിരുന്നു 
ഉൾപ്പോര്‌ ul ppoora രജ), 
rivalry; സംഘടനയില്‍ 
എപ്പോഴും ഉള്‍പ്പോരുകള്‍ 
നടക്കാറുണ്ട്‌ 

ഉള്ള wLLa (nn), being; ഉള്ള 
കാര്യം ഉള്ളതുപോലെ 
പറഞ്ഞു 

ഉള്ളം ഡധ്വ്ചീഥ (ല്‍), സര്‍; 


ഉള്ളത്തില്‍ ഉല്ലാസം തോന്നി 
ഉള്ളംകാല്‍ uLLaMkaal (nn), sole of 
the feet; ഉള്ളംകാല്‍ മുതല്‍ 
നെറുക വരെ വേദനിച്ചു 


ഉള്ളംകൈ uLlLaMkai (nn,comp), 
palm; ഉള്ളം കൈയ്യില്‍ 
മുറിവേറ്റു 

ഉള്ളടക്കം ul LaTakkaM ൫, 
contents; പുസ്തകത്തിന്റെ 
ഉള്ളടക്കം വായിച്ചു 
ഉള്ളടക്കം ധ.സ്ചാച് (nn), 
control of the mind; മനുഷ്യന്‌ 
ഉള്ളടക്കം വേണം 

ഉള്ളടക്കം ധ.ണ്ചാിചി്‌ ൫), 


volume; ആ വസ്തുവിന്റെ 
ഉള്ളടക്കം എത്രയാണ്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 


ഉള്ളറ uLLaM (nn,comp), 
apartment with in a __ building; 
കൊട്ടാരത്തിന്റെ ഉള്ളറകളില്‍ 
ആരുടെയൊക്കെയോ തേങ്ങല്‍ 
കേട്ടു 


ഉള്ളിരുപ്പ്‌ uLvirippa (nn), thought 
that is not disclosed; അയാള്‍ക്ക്‌ 





inner 


അവന്റെ ഉള്ളിരുപ്പ്‌ 
മനസ്സിലായിപോലും 
ഉള്ളില്‍ ധ്ഥ (adv), _imterior, 


വീട്ടിനുള്ളില്‍ സൌകര്യങ്ങള്‍ 
കുറവാണ്‌ 

ഉള്ളുരുക്കം uLLurukkaM 
(nn,comp), mental agony; അവളുടെ 
ഉള്ളുരുക്കം ആരും 
അറിഞ്ഞില്ല 


ഉള്ള്‌ ധ൦ (nn), mind; ഉള്ളില്‍ 


എന്തെല്ലാമോ പുകയുന്നു 
ഉള്‍ ധി. (vi), have; എന്‍റെ 
കൈയില്‍ 


പ്രസിദ്ധസാഹിത്യകാരന്‍മാരു 
ടെ പുസ്തകങ്ങള്‍ ഉണ്ട്‌ 
ഉള്‍നാക്ക്‌ —uLnaakka (nn, comp), 
uvula, ഉള്‍നാക്ക്‌ മുറിഞ്ഞു 


ഉഴക്ക്‌ uZakka (nn), measure, 1/4 
pat of a മ്മ്‌; ഒരു ഉഴക്ക്‌ 
പാലു വാങ്ങി 

ഉഴല്‌ uZala (vi), wander; അവര്‍ 
ജീവിക്കാന്‍ ഉഴലുന്നു 

ഉഴറ്‌ uZaRa (vi), be in a bury; 
അയാള്‍ സ്വാതന്ത്യത്തിനു 
വേണ്ടി ഉഴറി 





56 


MALAYALAM - ENGLISH DICTIONARY 


ഉഴിച്ചില്‍ 
അയാള്‍ക്ക്‌ 
നടത്തേണ്ടിവന്നു 
ഉഴിയ്‌ ധ്മുര (v1), stroke; അയാള്‍ 
കുട്ടിയെ ഉഴിഞ്ഞു 








‘iccil (nn), massaging; 


ഉഴിച്ചില്‍ 


ഉഴുനിലം മില്‌ (അമ), 
ploughed ലി; ഉഴുനിലത്ത്‌ 
വിത്തു വിതച്ചു 

ഉഴ്‌ wZa (vt), plough; 


കൃഷിക്കാരന്‍ വയല്‍ ഉഴുന്നു 
ഉറ uRa (nn), butter milk added to 


milk for curdling; പാലില്‍ ഉറ 
ഒഴിച്ചു 
ഉറക്കം _uRakkaM (അ), _ sleep; 


ഉറക്കത്തില്‍ കുട്ടി സ്വപ്നം 
കണ്ടു 

ഉറക്കംതൂങ്ങുന്ന 
uRakkaMtuuggunna (adj), _ sleepy; 
എപ്പോഴും ഉറക്കം തൂങ്ങുന്ന 
സ്വഭാവമാണ്‌ അവന്റേത്‌ 


ഉറക്കപ്പിച്ച്‌ ശ്ച (nn), 
incoherent utterances while asleep; 
അവന്‍ ഉറക്കത്തില്‍ 


ഉറക്കപ്പിച്ച്‌ പറഞ്ഞു 
ഉറക്കമിളയ്ക്ക്‌ uRakkamiLaykka 
(comp vb), keep awake; കുട്ടികള്‍ 
ഉറക്കമിളച്ച്‌ പഠിക്കുന്നു 


ഉറക്കുപാട്ട്‌ uRakkupaaTTa (nn), 


lullaby; അമ്മ കുട്ടിയെ 
ഉറക്കുപാട്ടു പാടി ഉറക്കി 
ഉറക്കെ ധി (adv), ലീഡര്‍; 


അവന്‍ ഉറക്കെ സംസാരിച്ചു 


ഉറക്ക്‌ uRakka ൨൧, put to sleep; 
അമ്മ കുട്ടിയെ ഉറക്കുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 





57 









ഉറങ്ങ്‌ ധാ (vi), ടി; 
രാത്രിയില്‍ എല്ലാവരും 
ഉറങ്ങുന്നു 


ഉറച്ചല്‍ uRaccal (nn), dancing as a 
worship to goddess in temples; ഞാന്‍ 
വെളിച്ചപ്പാടിന്‍റെ ഉറച്ചല്‍ 
കണ്ടു നിന്നു 

ഉറച്ചില്‍ uRaccil (nn), curdling milk; 
പാലിന്‍റെ ഉറച്ചിലിന്‌ താമസം 
നേരിടും 


ഉറഞ്ഞമഞ്ഞ്‌ uRa~~ama~~a (nn), 
frost; ഉറഞ്ഞ മഞ്ഞില്‍ കാല്‍ 
വഴുതി വീണു 


ഉറപ്പാക്ക്‌ uRappaakke (vi), decide; 


അയാള്‍ പോകേണ്ടെന്ന്‌ 
ഉറപ്പാക്കി 

ഉറപ്പിക്ക്‌ ശിര (൦൧). fix; 
മുറ്റത്ത്‌ പന്തലിന്‌ വേണ്ടി 
തൂണ്‍ ഉറപ്പിക്കുന്നു 

ഉറപ്പ്‌ ധി (അ), ടോ; 
അയാള്‍ വീടിന്റെ ഉറപ്പ്‌ 
പരിശോധിച്ചു 

ഉറയ്‌ uRaya (vi), 10% 
വെള്ളം ഉറഞ്ഞ്‌ 
മഞ്ഞുകട്ടിയായി 

ഉറവ uRava (nn), spring; 
ഉറവയിലൂടെ വെള്ളം 
വരുന്നു 


ഉറവിടം uRaviTaM (nn), place of 
origin; ഇതാണ്‌ പുണ്യനദിയുടെ 
ഉറവിടം 

ഉറിഞ്ച്‌ uRi~ca (v1), suck; പിഞ്ചു 
കുഞ്ഞ്‌ വിരല്‍ ഉറിഞ്ചുന്നു. 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഉറുക്ക്‌ uRukke (nn), armlet worn on 
the waist; അയാള്‍ കൈയ്യില്‍ 
ഒരു ഉറുക്കു കെട്ടി 


ഉറുമ്പ്‌ —uRumba (8), ബ്ബ 
ഉറുമ്പുകള്‍ വരിവരിയായി 
നീങ്ങുന്നു 

ഉറുപ്പിക uRuppika (nn), rupee; 
എനിക്ക്‌ അയാള്‍ പത്ത്‌ 
ഉറുപ്പിക തന്നു 

ഉറുമാല്‍ uRumaal (nn), 
handkerchief; അവള്‍ തലയില്‍ 


ഒരു ഉറുമാല്‍ കെട്ടി 
ഉറുമി uRumi (nn), damascene blade; 


ഉറുമി കൊണ്ട്‌ ഒതേനന്‍ 
യുദ്ധം ചെയ്തു 

ഉറ്റ യമം (adj), close, അയാള്‍ 
എന്റെ ഉറ്റ 
സ്നേഹിതനായിരുന്നു 
ഉറ്റവന്‍ ധര്മ (nn), initmate; 
അയാള്‍ അവന്റെ ഉറ്റവനാണ്‌ 
ഉറ്റിക്ക്‌ ഡ്ധഭ ൮൧). dropping; 
അയാള്‍ കണ്ണില്‍ മരുന്ന്‌ 
ഉറ്റിച്ചു 

ഈക്കം — wukkaM = മ), രജഃ; 
അയാളുടെ ഉക്കം കൊണ്ട്‌ 
മറിഞ്ഞു വീണില്ല 

ഈക്കന്‍ uukkan (nn), strong person; 
അവന്‍ ഒരു ഈക്കന്‍ 
കുട്ടിയാണ്‌ 

ഈക്ക്‌ == uukka (nn), __ strength; 
കൈയ്യൂക്ക്‌ ഉള്ളവന്‍ 
കാര്യക്കാരന്‍ 

ഈഞ്ഞാല്‍ ധി (nn), swing; 


അവള്‍ ഈഞ്ഞാലില്‍ ആടുന്നു 


ഇടുവഴി ധന്ധശി (ജല 4), 
narrow lane; അയാള്‍ ആ 
ഈടുവഴിയിലൂടെ നടന്നു 
ഈടെ ധന (cuse.M), 
വഴിയിലൂടെ ആരോ 
വരുന്നു 

ഈട്‌ uuTa (nn), woof, തുണിയില്‍ 
ഈടും പാവും നെയ്തു 
ഈടുപാടുകള്‍ uvTupaaTukal (nn), 
inner secret; അതിന്റെ 
ഈടുപാടുകള്‍ എനിക്കറിയില്ല, 
ഈട്ടുകാര്‍ uuTTukaaR (nn), cooks; 
ഈട്ടുകാര്‍ വന്നിട്ടുണ്ട്‌ പാചകം 


through; 
നടന്നു 


തുടങ്ങാം 

ഇട്ടുപുര ഡസ്വാ  (nn,comp), 
dining മലി; ഇട്ടുപുരയില്‍ 
എല്ലാവരും ഈണിനിരുന്നു 
ഇട്ട്‌ uuTTa ൫2), രാ 
ഈട്ടുകഴിഞ്ഞ്‌ എല്ലാവരും 
മടങ്ങി 


ഇട്ട്‌ ഡന്നം ൧. feed; അമ്മ 


മകനെ ഇട്ടി 

ഈണ്‌ ഡി (nn), meal; ഈണ്‍ 

റെഡിയായി കഴിക്കാം 

ഈതം wutaM (nn), purple; ഈത 
ഒരു 


വര്‍ണ്ണത്തിലുള്ള 
പുഷ്പമായിരുന്നു അത്‌ 
ഈത്‌ uta (vi), blow; അടുപ്പില്‍ 
തീ ഉതുന്നു 

ഈന്‌ ൧൭ (nn), gum; കുട്ടിയുടെ 
ഈനില്‍ നോവുന്നു 





58 


ചെന 





ഈന്നല്‍ uunnal (nn), supporting; 
അയാള്‍ അതിന്‌ ഉഈന്നല്‍ 
കൊടുത്തു 


ഈന്നല്‍ = uunnal (nn), emphasize; 
അയാള്‍ അക്കാര്യത്തിന്‌ 
ഈന്നല്‍ കൊടുത്തു 
സംസാരിക്കുന്നു 

ഈന്നുകാരന്‍ uunnukaaran 
(nn,comp), boatman; വള്ളത്തില്‍ 


ഈന്നുകാരന്‍ ഈന്നുന്നു 


ഈന്നുകാല്‌ uunnukaala (nn,comp), 
prop or a support fixed to a_post; 
അവന്‍ ഉന്നുകാലില്‍ പിടിച്ച്‌ 


ഇരുന്നു 
ഈന്ന്‌ ഡാ (nn), support; മച്ചിന്‌ 
ഒരു ഈന്ന്‌ കൊടുത്തു 


ഈന്ന്‌ uunna (v1), move a boat by 
plying a pole; വള്ളം 
ഈന്നുകാരന്‍ ഉന്നി 

ന്ന്‌ wunnea (v1), stamp; അയാള്‍ 
തറയില്‍ കാലൂന്നിയപ്പോള്‍ 
തെന്നി വീണു 
ഈമ്പല്‍ = —uumbal (nn), 
അവ ഐസ്‌ 
എനിക്കിഷ്ടമായില്ല 
ഈ uuppa (nn), small fish; 
കുട്ടികള്‍ ഉപ്പ പെറുക്കാന്‍ 
ഓടി വന്നു 

ഈപ്പാട്‌ uuppaaTa (vb), fatigue; 
ജോലി ചെയ്ത്‌ അവന്റെ 
ഉപ്പാട്‌ വന്നു 
ഈമ uuma 
കമലഹാസന്‍ 


sipping; 
ഈമ്പല്‍ 


(nn), dumb; 
ഈമയായി 


Compiled & Edited by Dr.V. Saratchandran Nair 


59 





അഭിനയിച്ച സിനിമ വളരെ 
നന്നായിരുന്നു 

ഈയല്‍ unyal (nn), swing; അവള്‍ 
QDS ആടുന്നു 


ഈര ura (nn), hinder part of thigh; 
എന്റെ ഈര വേദനിക്കുന്നു 


ഈരാളന്‍ uuraaLan (nn), manager of 


a temple; ഈരാളന്‍മാര്‍ 
ഉത്സവകാര്യങ്ങള്‍ ചര്‍ച്ച 
ചെയ്തു 


ഈര്‌ ധര (v1), take out; അവള്‍ 
വള ഉരി 

ര്‌ uure (nn), place; 
പിറന്നൊരൂരില്‍ പോകേണം 


ഈര്‍ജ്ജം uuRjjaM (nn), energy; 
സൂര്യന്‍ ഈര്‍ജ്ജത്തിന്റെ 
സ്രോതസ്സാണ്‌ 

ഈര്‍ജ്ജതന്ത്രം uuRjjatantRaM (nn), 
physics; അവള്‍ ഈര്‍ജ്ജതന്ത്രം 
പഠിക്കുന്നു 
ഈര്‍ജ്ജസ്വലമായി 


uuRjjasvalamaayi (adv), energetically; 
അവന്‍ വളരെ 


ഈര്‍ജ്ജസ്വലമായി 
പ്രവൃത്തിച്ചു 

ഈര്‍ജ്ജിത uukijita (adj), vigorous; 
ഈര്‍ജ്ജിത ഗ്രാമ വികസന 
പരിപാടി മന്ത്രി ഉല്‍ഘാടനം 
ചെയ്തു 

ഈര്‍ജ്ജ്വസ്വലം uuRjvasvalaM (nn), 
vigour; അയാളുടെ പ്രവൃത്തി 
വളരെ ഈര്‍ജ്വസ്വലമായിരുന്നു 


MALAYALAM -~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഈര്‍ദ്ധ്വ uwwRddhva (adj), raised; 
അയാള്‍ ഈര്‍ദ്ധ്വ വായു 
പുറപ്പെടുവിച്ചു 


ഈര്‍വരത wuRwvarata (nn), fertility; 
ഈര്‍വ്വരതയും 


അമ്മദൈവസങ്കല്പനവും 
തമ്മില്‍ നല്ല ബന്ധമുണ്ട്‌ 
ഈശിയാക്ക്‌ —wuSiyaakka (vt), 
belittle; അയാള്‍ കുട്ടിയെ 
ഈശിയാക്കി 

ഈഹം ധി അ), ഇട്ടു 
അവന്റെ ഈഹം 
ശരിയായിരുന്നു 
ഈഹാപോഹം —uuhaapoohaM 
(nn,comp), speculation; അയാള്‍ 
ഈഹാപോഹങ്ങള്‍ 
വിശ്വസിച്ചു 

ഈഹിക്ക്‌ uuhikka (൮), ഇടേ; 
അവള്‍ പെട്ടെന്ന്‌ ഈഹിച്ചു 
ഈളന്‍ — wlan (nn), പില; 


പുറത്ത്‌ ഈളന്‍ കൂകുന്നു 
ong) uuLi (nn), വിമ; 
കുറുക്കന്റെ ഈളി കേട്ട്‌ ഞാന്‍ 
ഉറക്കമുണര്‍ന്നു 


ഉരളിയിട്‌ wliyiTa (vi), howl, 
കുറുക്കന്‍ ഉഈളിയിടുന്നു 
ഈഴം uvZaM (nn), ധന; ഞാന്‍ 


എന്റെ ഈഴം കാത്തു നിന്നു 
ഈഴി uuZi മജു, 
ഈഴിയെക്കുറിച്ച്‌ 
കുട്ടികള്‍ക്കായുള്ള 
പുസ്തകമാണിത്‌ 


earth; 


ഈറ ധര (nn), tanning matter; 
പശുവിന്റെ തോല്‍ 
റയ്ക്കിട്ടു 

ഈറയ്ക്കിട്‌ ഡയാന (comp vb), 
tan leather; തുകല്‍ ഈറയ്ക്കിട്ടു 


ഈറല്‍ —wRala (nn), ടമ്മ; 
കുടത്തിന്റെ അടിയില്‍ ഈറല്‍ 
കാണപ്പെട്ടു 


ഈറ്‌ wRe (vi), ooze ont; 
ഉറവയില്‍ വെള്ളം ഉരറുന്നു 
ഈറ്റം uuRRaM (nn), ടു 
അയാള്‍ തന്റെ ഉറ്റം കൊണ്ടു 
വിജയിച്ചു 

ഇറ്റ്‌  wRRe (nn), _hotspring; 
ഇറ്റില്‍ നിന്നു കിട്ടുന്ന 
വെള്ളത്തിന്‌ എന്തൊരു 
സ്വാദായിരുന്നു 

ഇറ്റ്‌ wRRe (nn), water spring; 
വെള്ളത്തിന്റെ അടിയില്‍ 
ഇറ്റു കാണപ്പെട്ടു 

ഇറ്റ്‌ ഡ്രം ൧൭. filter; 
പാത്രത്തില്‍ നിന്ന്‌ വെള്ളം 
ഇറ്റിയെടുക്കുന്നു 

ജഗ്വേദം RagveedaM (nn), first veda 
- the rig veda; ട്ഗ്വേദമാണ്‌ നാലു 





വേദങ്ങളില്‍ പ്രഥമവും 
പ്രധാനവുമായിട്ടുള്ളത്‌ 
ട്ടണം ReNaM (nn), debt; 
ഒരു ധനമല്ല 

ജ്ടൂണബാധ്യത RaNabaadhyata 


(nn,comp), indebtness; അച്ഛന്‍റെ 
ജൂണബാധ്യത മകന്‍ വീട്ടി 


ggamo 


MALAYALAM ~ ENGLISH DICTIONARY 


ടതു Ratu (nn), season; ളതുക്കള്‍ 
മാറുന്നതനുസരിച്ച്‌ 
വൃക്ഷങ്ങളുടെ 
മാറുന്നു 


നിറവും 


ജൂതുചര്യ Retucarya (nn), routine of 
diet; ്തുചര്യകളില്‍ മുനി 
വ്യാപൃതനായി 


ഭ്തുമതി Ratumati (nn), girl who has 


attained puberty;  g9@JAC Wow 
പെണ്‍കുട്ടിക്ക്‌ സമ്മാനങ്ങള്‍ 
കൊടുത്തു 

ഭ്ുഷഭം Ra$abhaM (nn), bull; 


QMCo കുത്താന്‍ വന്നു 


ടൂഷഭം RaSabhaM (nn), second of 
the seven notes in music; യേശുദാസ്‌ 
ജഷഭസ്വരത്തിലാണ്‌ ഇപ്പോള്‍ 
പാടുന്നത്‌ 


ഷി Rasi (nn), ascetic or holy sage; 
9c] മകനെ അനുഗ്രഹിച്ചു 
ടഷിപ്രോക്തമായ 
Ra$ipRooktamaaya (adj), propounded 
by _tishis; ഭഷിപ്രോക്തമായ 
വേദങ്ങളില്‍ നിന്ന്‌ അയാള്‍ 
പാഠങ്ങള്‍ ഉള്‍ക്കൊണ്ടു 
എകരം ekaraM (nn), height; 
കെട്ടിടത്തിന്‍റെ 
എഏകരമെത്രയാണ്‌? 
എക്കല്‍ ckkal (nn), soil cast on the 
shore by the current of a river; നദീ 
തീരത്ത്‌ എക്കല്‍ മണ്ണ്‌ 
വീണടിഞ്ഞു 

എക്കളിക്ക്‌ ചചാര (vi), hiccup; 
കുട്ടിക്ക്‌ എക്കളിക്കുന്നു 


ആ 


Compiled & Edited by Dr.V. Saratchandran Nair 











61 


എങ്കിലും enkiluM (cond M), even 


then; പ്രശ്നം ഗുരുതരമാണ്‌, 
എങ്കിലും ഒരു പരിഹാരം 
കണ്ടുപിടിക്കണം 


എങ്കിലും enkiluM (cond), however, 
അയാള്‍ വേണ്ടെന്നു പറഞ്ഞു 
എങ്കിലും ഞാന്‍ പോയി 


എങ്കില്‍ ൮9 (cond), if so; 
എങ്കില്‍ ഞാന്‍ 
പറയുമായിരുന്നില്ല 

എങ്ങനെ സഘം ദയ), how; 
എങ്ങനെയാണ്‌ അയാള്‍ 
ഇവിടെ വന്നത്‌? 
എങ്ങനെയെങ്കിലും 
enpaneyenkiluM (ind.pron), some how; 
എങ്ങിനെയെങ്കിലും അയാളെ 
രക്ഷിക്കണം 

എങ്ങാണ്ട്‌ = enyaaNTa (ind.pron), 
some where; എങ്ങാണ്ട്‌ നിന്ന്‌ 
വന്ന ഒരാള്‍ എന്നോടു 
ചോദിച്ചു 


എങ്ങുനിന്ന്‌ enguninna (adv), from 
where; എങ്ങുനിന്ന്‌ എഴുന്നള്ളി 
ഈ മഹാന്‍ 


എങ്ങോട്ട്‌ ബം (ല്ലാ), 
where, അയാള്‍ എങ്ങോട്ടു 
പോകുന്നു 


എച്ചം eccaM (nn), exereta of house 
lizard; പല്ലി കുട്ടിയുടെമേല്‍ 
എച്ചമിട്ടു 


എച്ചി ecci (nn), mean person; 
അയാള്‍ ഒരു എച്ചിയാണ്‌ 


MALAYALAM ~ ENGLISH DICTIONARY 


എച്ചിത്തരം eccittaraM (nn,comp), 


meanness; അയാളുടെ 
എച്ചിത്തരം ആര്‍ക്കും 
പിടിക്കില്ല 

എച്ചില്‍ക്കുപ്പ eccilkkuppa 
(nn,comp), heap of rubbish material; 
എച്ചില്‍ക്കുപ്പയില്‍ നിന്ന്‌ 
അയാള്‍ ആ സാധനങ്ങള്‍ 
പെറുക്കിയെടുത്തു 

എച്ചില്‍ ൦൦] (nn), ജന്മി; 
അവന്‍ എച്ചില്‍ 
വാരിക്കളഞ്ഞു 

എച്ചില്‍ ലി (nn), _ saliva; 
കുട്ടിയുടെ വായില്‍ എച്ചില്‍ 
വന്നു 


എടങ്ങേറ്‌ eTanneeRa (nn), trouble: 
അയാള്‍ എപ്പോഴും എടങ്ങേറ്‌ 
ഉണ്ടാക്കുന്നു 

എടപാട്‌ eTapaaTa (nn), transaction; 
അയാളുമായിട്ടുള്ള 
എടപാടുകള്‍ 
അവസാനിപ്പിച്ചു 
എടാ eTaa (voc), used for calling an 
inferior; എടാ, ഒന്നിങ്ങു വാ. 


തീര്‍ത്തും 


എടുക്ക്‌ ബ്ബ (vt), pick യ; 
നിലത്തു വീണു കിടന്ന 
നാണയം എടുത്തു 

എടുക്ക്‌ സ്വര ൮൧), യിരു 


കുട്ടികള്‍ പുസ്തകം എടുത്തു 


എടുക്ക്‌ eTukka ൨൧). carry; അമ്മ 
കുട്ടിയെ എടുത്തു 
എടുത്തപടി 


without —_ forethought; 


eTuttapaTi (adv), 
അയാള്‍ 


Compiled & Edited by Dr.V. Saratchandran Nair 


എടുത്തപടി അങ്ങനെ 
പറഞ്ഞു 
എടുത്തുകൊണ്ടുപോക്‌ 
eTuttukoNTupooka (vt), take away; 
ആരോ വന്ന്‌ ഒരു പുസ്തകം 
എടുത്തു കൊണ്ടു പോയി 
എടുപ്പിക്ക്‌ cTuppikke ൨ caus), 
cause to പ്ര അമ്മ 
കുട്ടിയെക്കൊണ്ട്‌ പുസ്തകം 
എടുപ്പിച്ചു 

എടുപ്പ്‌ സ്ഥാ (nn), arrogance; 
അയാളുടെ എടുപ്പ്‌ ഞാന്‍ 
ശ്രദ്ധിച്ചു 

എട്ട്‌ eTTa (nnnum), eight; എട്ട്‌ 
ദിക്കുകളും വിറച്ചു 

എ eNNa (nn), oil; എണ്ണ 
തേച്ച്‌ കുളിച്ചു 

എണ്ണം eNNaM (nn), number; ഈ 
കുട്ടയില്‍ ഓറഞ്ച്‌ എത്ര 
എണ്ണമുണ്ട്‌? 

എണ്ണകാച്ച്‌ eNNakaacca (comp vb), 
prepare medicated oil; അമ്മ 
എണ്ണകാച്ചുന്നു 

എണ്ണക്കാരന്‍ eNNakkaaran 
(nn,comp), oil monger; 
എണ്ണക്കാരന്‍ ഇന്നലെ വന്നില്ല 
എണ്ണക്കിണര്‍ eNNakkiNaR 
(nn,comp), well; 
എണ്ണക്കിണറിനു “തീപിടിച്ചു 
എണ്ണക്കുരുക്കള്‍ ചാഡഡിദിഷ്‌. 
(nn), oil seeds; 
എണ്ണക്കുരുക്കള്‍ക്ക്‌ തറവില 
പ്രഖ്യാപിച്ചു 





62 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





എണ്ണക്കറുപ്പ്‌ eNNakkaRuppa 
(nn,comp), shining black colour, 
എണ്ണക്കറുപ്പുള്ള 


ശരീരമായിരുന്നു അയാളുടേത്‌ 
എണ്ണഖനി ബിധ്‌ (മജ), 
സ്വ; എണ്ണഖനിയില്‍ നിന്ന്‌ 
എണ്ണ കുഴിച്ചെടുക്കുന്നു 


എണ്ണച്ചായം eNNaccaayaM 
(nn,comp), oil colour; അയാള്‍ 
എണ്ണച്ചായത്തില്‍ ചിത്രം 
വരച്ചു 

എണ്ണ്‌ eNNa (vi), count; കുട്ടയില്‍ 
എത്ര പഴങ്ങളുണ്ടെന്ന്‌ 
എണ്ണിനോക്കൂ? 


എണ്‍പത്‌ eNpata (nn,num), eighty; 


എണ്‍പതു വയസ്സുള്ള ഒരു 
വൃദ്ധന്‍ പന്ത്രണ്ടു 
വയസ്സുകാരിയെ വിവാഹം 
ചെയ്തത്രെ 


എതിരായി etiraayi (adv), against; 
നിയമത്തിന്‌ എതിരായി 
പ്രവര്‍ത്തിക്കുന്നത്‌ 
കുറ്റകരമാണ്‌ 

എതിരെ etiree (adv), opposingly; 
എതിരെ വരുന്ന കാറില്‍ 
രണ്ടുപേര്‍ ഉണ്ടായിരുന്നു 
എതിരേല്ക്ക്‌ — ctireelkka (൮) 
welcome ceremoniously; മന്ത്രിയെ 
ജനങ്ങള്‍ എതിരേർക്കുന്നു 
എതിരായിട്ടുള്ള etiraayiTTuLLa 
(adj), opposing; എതിരായിട്ടുള്ള 
അഭിപ്രായമൊന്നും അയാള്‍ 
പറഞ്ഞില്ല 


എതിര്‌ ര (nn), opposite; 
അയാളുടെ എതിരില്‍ 
മറ്റെയാള്‍ ഇരുന്നു 

എതിര്‍ക്ക്‌ etiRkka (vt), protest; 
പ്രതിപക്ഷം ഭരണപക്ഷത്തെ 
എതിര്‍ക്കുന്നു 


എതിര്‍ക്ക്‌ etiRkka (vt), oppose; 
തെരഞ്ഞെടുപ്പില്‍ അമ്മ മകനെ 
എതിര്‍ക്കുന്നു 

എതിര്‍ക്ക്‌ etiRkka (v1), confront; 
അയാളെ എതിര്‍ക്കാന്‍ ആരും 


ഉണ്ടായിരുന്നില്ല 

എതിര്‍പ്പ്‌ ctikppa (nn), opposition; 
അയാളുടെ എതിര്‍പ്പു 
വകവയ്ക്കാതെ അവന്‍ 
നടന്നു നീങ്ങി 

എതിര്‍വശം — etiRvaSaM (adv), 


opposite side; വീടിന്‍റെ എതിര്‍ 


വശത്ത്‌ ഒരു 
വായനശാലയുണ്ട്‌ 
എതിര്‍വാക്ക്‌ etiRvaakka (comp n), 
contrary word; അവന്‍ 
അയാളോട്‌ എതിര്‍വാക്ക്‌ 
പറഞ്ഞു 

എതിര്‍വാദം etiRvaadaM (comp n), 
expostulation; വക്കീലിന്‍റെ 


എതിര്‍വാദം ജഡ്ജി കേട്ടു 
എതിര്‍വിസ്താരം  etiRvistaaraM 


(comp n), cross examination; എതിര്‍ 
വിസ്താരം കഴിഞ്ഞ്‌ 
പ്രതികള്‍ മടങ്ങിയെത്തി 


എത്തല്‍ cttala (nn), reaching; 
അയാളുടെ എത്തല്‍ നോക്കി 
ഞാന്‍ കാത്തിരുന്നു 





63 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 








എത്തിച്ചേര്‌ “ധം (vi), arrive; 
അച്ഛന്‍ രാത്രി എട്ടു മണിക്ക്‌ 
എത്തിച്ചേരും 

എത്ത്‌ പ്രേ (vi), 20 4; 
എനിക്ക്‌ മുകളില്‍ എത്തില്ല 


എത്ര ശം (int), how many; 
എത്രപേരാണ്‌ ഇങ്ങോട്ടു 
വരുന്നത്‌ ? 

എന്തിന്‌ entina (int), for what; 


എന്തിന്‌ ഇത്ര വിഷമിച്ച്‌ 
ഇവിടെ വരെ വന്നു ? 


എന്തിന്‌ സ്ഥ 0൧). ബ്ല 
എന്തിനുവേണ്ടി അയാള്‍ അതു 
ചെയ്തു 


എന്തുകൊണ്ടെന്നാല്‍ 
entukoNTennaal (cond), —_ because; 
അവര്‍ തമ്മില്‍ 
സംസാരിക്കാറില്ല. 


എന്തുകൊണ്ടെന്നാല്‍ അവര്‍ 
ശത്രുതയിലാണ്‌. 

എന്തെങ്കിലും entenkiluM 
(ind.pron), — something; അവന്‌ 
എപ്പോഴും എന്തെങ്കിലും 
ചെയ്തുകൊണ്ടിരിക്കണം 
എന്ത്‌ enta (int), what; അവന്‍ 
നിങ്ങളോട്‌ എന്ത്‌ ചെയ്തു? 
എന്ന enna (comp), which is called 


(named); രാമന്‍ എന്ന കുട്ടി 
ചോദിച്ചു 

എന്നാലും —ennaaluM (ഥാ, 
although; അവന്‍ അവിടെ 


വന്നില്ല എന്നാലും പരിപാടി 
നടന്നു. 





എപ്പോള്‍ ൦. 0൧), when; 
അയാള്‍ എപ്പോള്‍ വരും? 
എപ്പോഴും eppooZuM (adv), always; 
എപ്പോഴും അയാള്‍ ഇവിടെ 
വരുന്നു 


എപ്പോഴെങ്കിലും — eppoZenkiluM 
(adv), someday; ഇനി 
എപ്പോഴെങ്കിലും ഇവിടെ 


വരുമ്പോള്‍ എന്നെ കണ്ടിട്ടു 
പോകണം 


എയ്ത്ത്‌ eytta (nn), shooting arrows; 
കുട്ടിയുടെ എയ്ത്തു നോക്കി 
അച്ഛന്‍ നിന്നു 


എയ്യ്‌ eyya ൮), shoot; 
അമ്പ്‌ എയ്യുന്നു 
എരികൊള്ളി crikoLLi (nn,comp), 
burning —_ ember; അയാള്‍ 
എരികൊള്ളി വലിച്ചെറിഞ്ഞു 
എരിക്ക്‌ ബിര ൧. bum; 
അയാള്‍ തീപ്പെട്ടിയുരച്ച്‌ 
എല്ലാം എരിക്കുന്നു 

എരിഞ്ഞ്‌ eri~~a (adv), burning; 
തീയെല്ലാം എരിഞ്ഞടങ്ങി 
എരിതീയ്‌ —eritiiya ദ], 
blazing fire; എരിതീയില്‍ എണ്ണ 
ഒഴിക്കരുത്‌ 


കുട്ടി 


എരിയ്‌ ഒുഭ (vi), have a pungent 
taste, ഈ കറികള്‍ വല്ലാതെ 
എരിയുന്നു 

എരിവ്‌ eriva (nn), hot; ഗുണ്ടൂര്‍ 
മുളകിന്‌ ഭയങ്കര എരിവാ, 





MALAYALAM 1151 DICTIONARY 
എരുത്‌ — cruta— (nn), __ bullock; 
എരുതിനെ തൊഴുത്തില്‍ 
കെട്ടി 

എരുത്തില്‍ ഫി (nn), place for 
cattle 0 sleep; പശുക്കളെ 
എരുത്തില്‍ കെട്ടി 

എലി 6 (nn), rat; എലി 
പുസ്തകം കരണ്ടു തിന്നുന്നു 
എലുമ്പ്‌ —elumba = (nn), 00%; 
അവന്റെ എലുമ്പുകളെല്ലാം 
പുറത്തു കാണാം 

എല്ലാം ellaaM (൭൧), ഷി; 


എല്ലാം ഞാന്‍ മറന്നുപോയി 


എല്ലാം ൦1440 (qua), completely; 
അവന്‍ പറഞ്ഞതെല്ലാം ഞാന്‍ 
കേട്ടു 

എല്ലാം ellaaM (qua), all; അയാള്‍ 
എല്ലാം എന്നോടു പറഞ്ഞു 


എല്ലായിടത്തും cllaayiTattuM (NP), 


all places; അവന്‍ 
എല്ലായിടത്തും പരിശോധിച്ചു 
എല്ലായിടവും cllaayiTavuM (NP), 
every where; എല്ലായിടവും ഞാന്‍ 
പരിശോധിച്ചു കണ്ടില്ല 


എല്ലാസന്ധ്യയും  ellaasandhyayuM 
(NP), every _ evening; എല്ലാ 
സന്ധ്യയും ഇവിടെ 
വിളക്കുവയ്ക്കാറുണ്ട്‌ 

af ella (nn), bone; എല്ലു 
മുറിയെ പണിയെടുത്താല്‍ 
പല്ലു മുറിയെ തിന്നാം. 
എവിടെ eviTe (intpron), where; 
അയാള്‍ എനിക്കു തന്ന 
പുസ്തകം എവിടെ? 


Compiled & Edited by Dr.V. Saratchandran Nair 





65 


എവിടെയും eviTeyuM (ind.pron), 
anywhere; നിനക്ക്‌ എവിടെയും 
പോകാം, എന്തും ചെയ്യാം 
എവിടെയെങ്കിലും 
eviTeyenkiluM (ind.pron), some where; 
അയാള്‍ എവിടെയെങ്കിലും 
അലഞ്ഞു നടക്കുന്നുണ്ടാകും 
എളിമ Lima (nn), bumbleness; 
എളിമ നല്ല ഗുണമാണ്‌ 
എളിയ 6൧൦ (adj), humble; ഒരു 
എളിയ മനസ്സാണ്‌ അവന്റേത്‌ 


എളുപ്പം eLuppaM (adv), soon; 
കാര്യങ്ങള്‍ എല്ലാം എളുപ്പം 
മനസ്സിലാക്കണം 


എള്ള്‌ eLLa (nn), gingelly plant or its 
seed; എള്ളില്‍ നിന്ന്‌ എള്ളെണ്ണ 
കിട്ടുന്നു 

എഴുന്ന eZunna (adj), that which is 
raised; തണുപ്പുകൊണ്ട്‌ എഴുന്ന 
രോമങ്ങള്‍ കണ്ടു 

എഴുത്‌ eZuta (vi), write; ശകുന്തള 
താമരയില്‍ എഴുതുന്നു 


എഴുത്താണി മ്വേധ്റ്‌ (൫, 
writing styles; കവികള്‍ 
എഴുത്താണികൊണ്ട്‌ 


ഓലയില്‍ കവിതകളെഴുതി 
എഴുത്തുകാരന്‍ eZuttukaaran (nn), 
writer; ബര്‍നാഡ്ഷാ നല്ല 
എഴുത്തുകാരനാണ്‌ 
എഴുത്തുകാരി മ്ധേധിക്ഷ്‌ (൫), 
writer; സുഗതകുമാരി ഒരു നല്ല 


എഴുത്തുകാരിയാണ്‌ 
എഴുത്തോല eZuttoala (comp n), 
palm leaf used for _ writing; 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





വാല്‍മീകി എഴുത്തോലയില്‍ 
എഴുതി 
എഴുന്നെള്ളി 


march jin procession; 
എഴുന്നെള്ളുന്നു 
എഴുന്നേല്ക്ക്‌ eZunneelkka (vi), 
stand up; അധ്യാപകന്‍ 
വന്നപ്പോള്‍ കുട്ടികള്‍ 
എഴുന്നേറ്റു. 


eZunneLLa (vi), 
രാജാവ്‌ 


എഴുപത്‌ eZupata (nn,num), seventy: 


എഴുപതു വയസ്സായ ഒരു 
ബ്രാഹ്മണന്‍ അതാ പോകുന്നു 
എറിയ്‌ ബ്ര (v1), throw; 
കുട്ടികള്‍ പന്ത്‌ എറിയുന്നു 
ഏക eeka (adj), 
അയാളുടെ 
ഏകമകനായിരുന്നു അത്‌ 
ഏകം eekaM (nn), one; അവന്‍ 
ഏകനായി എപ്പോഴും 
അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നു. 
ഏകകം —eckakaM = (nn), ബില 
അളവിന്റെ ഏകകമാണ്‌ മീറ്റര്‍ 
ഏകതാനത ിഷ്ധമ്മ (0), 
symphony; സ്വരങ്ങളുടെ 
ഏകതാനതയാണ്‌ 
സംഗീതത്തിന്‍റെ ആത്മാവ്‌ 
ഏകത്വം eekatvaM (nn), unity; 
രാജ്യത്തിന്‍റെ ഏകത്വമാണ്‌ 
വളരെ പ്രധാനപ്പെട്ടത്‌ 
ഏകദേശം eckadeeSaM (adj), about; 
ഏകദേശം രണ്ടായിരം കൊല്ലം 
മുമ്പാണ്‌ ക്രിസ്തു ജനിച്ചത്‌ 
ഏകന്‍ eekan (nn), alone; അവന്‍ 
എപ്പോഴും ഏകനായിരുന്നു 


single; 


ഏകാകി eckaaki (nn), solitary 


person; അവന്‍ എപ്പോഴും 
ഏകാകിയായിരുന്നു 
ഏകാഗ്രത —eekaagRata (അ), 


concentration; എനിക്ക്‌ ഇവിടെ 
ഏകാഗ്രത നഷ്ടപ്പെടുന്നു 
ഏകാത്മത eeKaatmata (nn), unity; 
ആ സുഹൃത്തുക്കളുടെ 
ഏകാത്മത പ്രശംസനീയമാണ്‌ 
ഏകാധിപത്യം — eckaadhipatyaM 
(nn), autocracy; രാജാവിന്റെ 
ഏകാധിപത്യം 
അവസാനിപ്പിക്കണം 
ഏകാന്തം eekaantaM (nn), solitude; 
ആസ്ഥലം എപ്പോഴും 
ഏകാന്തമായിരുന്നു 
ഏകാന്തമായ eekaantamaaya (adj), 
lonely; ഏകാന്തമായ ജീവിതം 
മടുപ്പുളവാക്കുന്നതാണ്‌ 
ഏകീകരണം eekiikaraNaM_ (nn), 
unification; ഇറ്റലിയുടെയും 
ജർമ്മനിയുടെയും 
ഏകികരണം 
ചരിത്രസംഭവമാണ്‌ 


ഏകീകൃതമായ — cckiikRatamaaya 
(adj), unified; ഏകീകൃതമായ ഒരു 
സിവില്‍ കോഡ്‌ ഇന്ത്യയില്‍ 
അത്യാവശ്യമാണ്‌ 

ഏകീഭവിക്ക്‌ eckiibhavikka (vi), 
unite; കഥാപാത്രങ്ങളുമായി 
വായനക്കാരന്‍ 

ഏകീഭവിക്കുന്നു 

ഏകോപിക്ക്‌ —eekoopikka ൮), 
collaborate; രണ്ടു സംഘടനകള്‍ 


ഒരു 





MALAYALAM ~ ENGLISH DICTIONARY 


ഏകോപിച്ച്‌ നടത്തിയതാണ്‌ 
ആ പരിപാടി 

ഏക്‌ ര (vt), കം; അവന്‍ 
അവള്‍ക്ക്‌ ഒരു പുസ്തകം 
ഏകി 

ഏക്കം eckkaM (nn), hard breathing; 
കുട്ടി ഉറങ്ങുമ്പോള്‍ ഏക്കം 
വലിക്കുന്നു 


ഏക്കര്‍ eekkaR (nn), ഒ; ഒരു 
ഏക്കര്‍ നിലത്തില്‍ വാഴ നട്ടു 


ഏച്ചുകെട്ട്‌ ധി (vt), join 
together; ഏച്ചുകെട്ടിയാല്‍ 
മുഴച്ചിരിക്കും 

ഏങ്കോണിക്ക്‌ eenkooNikke (adv), 
be _ irregular; കസേര 
ഏങ്കോണിച്ച്‌ കിടക്കുന്നു 
ഏങ്കോണായി eenkooNaayi (adv), 
not in order; ആ കസേര 
ഏങ്കോണായി കിടക്കുന്നു 
ഏങ്ങല്‌ eennala (nn), panting for 
breath; കുട്ടിയുടെ ഏങ്ങല്‍ 
ഇവിടെ കേള്‍ക്കാം 
ഏങ്ങിഏങ്ങികരയ്‌ 
eennieennikkaraya (vi), sob; രാമന്‍ 
ഏങ്ങി ഏങ്ങി കരയുന്നു 
ഏച്ചുകെട്ട്‌ ceccukeTTa (nn), tying 
together; ആ ഏച്ചുകെട്ട്‌ 
എനിക്ക്‌ ഇഷ്ടമായില്ല 

ഏച്ച്‌ ceca (adj), joined; ആ വീട്‌ 
ഏച്ചുകെട്ടിയുണ്ടാക്കിയതാണ്‌ 


ഏടാകൂടം eeTaakuuTaM (nn,comp), 


precarious situation; അയാള്‍ 


Compiled & Edited by Dr.V. Saratchandran Nair 





67 


ഓരോ 
ചെന്നു വീണു 
ഏട്‌ ceTa (nn), page of a book; 
അയാള്‍ പുസ്തകത്തിന്റെ 
ഓരോ ഏടുകളായി വായിച്ചു 
ഏട്‌ eeTa (nn), dry leaves of palmyra 
for writing, അയാള്‍ ഓരോ 
ഏടുകള്‍ മറിച്ചുനോക്കി 
ഏട്ടത്തം eeTTattaM ആ, 
wickedness; അയാളുടെ ഏട്ടത്തം 
എനിക്കിഷ്ടമായില്ല 

ഏട്ടന്‍ eeTTan ൧.൭), elder brother; 
ലക്ഷ്മണന്റെ ഏട്ടനാണ്‌ രാമന്‍ 
ഏണി eeNi (nn), ladder, അയാള്‍ 
ഏണി വച്ച്‌ മരത്തില്‍ കയറി 


ഏതാണ്ട്‌ eetaaNTa (in), roughly; 


ഏടാകൂടങ്ങളില്‍ 


ഏതാണ്ട്‌ പതിനായിരം 
പേരെങ്കിലും പ്രകടനത്തില്‍ 
പങ്കെടുത്തു. 

ഏതാണ്ട്‌ നി (in), 
approximately; ഏതാണ്ട്‌ പത്തു 
വര്‍ഷം മുമ്പ്‌ അയാള്‍ 


ജോലിയില്‍ പ്രവേശിച്ചു 
ഏതുതരം ectutaraM (int), which 


kind of ഏതുതരം 
പുസ്തകങ്ങളാണ്‌ നിങ്ങള്‍ 
ഏറ്റവും കൂടുതല്‍ 
വായിക്കുന്നത്‌ 


ഏതെങ്കിലുംഒന്ന്‌  eetenkiluMonna 
(nn), any one; ഏതെങ്കിലും ഒന്ന്‌ 
എടുത്താല്‍ ഒന്ന്‌ വെറുതെ 
കിട്ടും 


ഏത്‌ ceta (int), which; നിങ്ങളുടെ 
സ്വന്തം സ്ഥലം ഏത്‌ ആണ്‌? 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഏത്തം eettaM (nn), punishment 
causing physical _ strain; കുട്ടി 
ഏത്തം ഇടുന്നു 


ഏന്ത്‌ eenta (vi), stand on one's toes; 
അയാള്‍ ഏന്തി വലിഞ്ഞു 
നോക്കി 


ഏന്ത്‌ eenta (vi), carry on shoulder; 
കൃഷിക്കാരന്‍ കലപ്പ തോളില്‍ 
ഏന്തിക്കൊണ്ടു പോയി 


ഏമ്പക്കം cembakkaM (nn), burp; 


അയാള്‍ ഈണു കഴിച്ച്‌ 
ഏമ്പക്കം വിടുന്നു 

ഏപ്രില്‍ ജി (nn), _— april; 
ഏപ്രില്‍ മാസത്തില്‍ 
മധ്യവേനലവധിക്കാലം 
ആരംഭിക്കും 

ഏയ്‌ eeya (voc), hello; ഏയ്‌ 


ഒന്നു നിലക്കണെ 


ഏര്‍പ്പാട്‌ ceRppaaTa (nn), dealings; 
അയാളുമായിട്ടുള്ള എല്ലാ 
ഏര്‍പ്പാടുകളും 
അവസാനിപ്പിച്ചു. 
ഏര്‍പ്പെടുത്ത്‌ —ceRppeTuttu (vt), 
engage; അയാള്‍ അവനെ ആ 
ജോലിക്ക്‌ ഏര്‍ പ്പെടുത്തി 


ഏലം eelaM (nn), cardamom; 
ഏലം ഒരു 
സുഗന്ധവ്യഞ്ജനമാണ്‌ 
ഏല്‍ക്ക്‌ 1098 (vt), undertake; 
അവന്‍ പുതിയ ജോലി 
ഏല്‍ക്കുന്നു 


ഏല്‍പ്പിക്ക്‌ 0010൪ (v1), entrust; 
അയാളെ അദ്ദേഹം ജോലി 


ഏല്‍പ്പിക്കുന്നു 


ഏവ eva (int), which all things; 
ഏവയെല്ലാമാണ്‌ അയാളുടെ 
പുസ്തകങ്ങള്‍ ? 


ഏവ ceva (int), what, വീട്ടില്‍ 
വളര്‍ത്താറുള്ള മൃഗങ്ങള്‍ 
ഏവാ 

ഏശല്‍ ടല അ), ഡു; 
അയാളുടെ ഏശല്‍ 
അവനിഷ്ടമായില്ല 


ഏശ്‌ eeSa (vi), take effect; ആ 
ഉപദേശങ്ങളൊന്നും അവനില്‍ 


ഏശിയില്ല 
ഏഷണി eeSaNi (nn), tale bearing 


calumny; അവള്‍ 
എല്ലാവരോടും ഏഷണി 
പറഞ്ഞു 


ഏഴിലംപാല eeZilaMpaala (nn), 
alstonia scholaris; ഏഴിലം പാല 
പൂത്തു 

ഏഴ്‌ ceZa (nnnum), seven; ഏഴു 


പ്രാവശ്യം പറഞ്ഞിട്ടും 
മനസ്സിലായില്ല 

ഏറുകണ്ണിട്‌ ceRukaNNiTa (comp 
vb), eye askance; അവന്‍ 
ഏറുകണ്ണിട്ട്‌ നോക്കുന്നു 
ഏറുപടക്കം eeRupaTakkam 
(nn,comp), cracker; അവന്‍ 
ഏറുപടക്കം എറിഞ്ഞു 
പൊട്ടിച്ചു 


ഏറുമാടം ceRumaaTaM (nn), fence 
work on stakes on top of trees to watch 





and escape from wild _ beasts; 
കൃഷിസ്ഥലങ്ങളില്‍ 
പലയിടത്തും ഏറുമാടങ്ങള്‍ 
കാണാം 


68 


MALAYALAM ~ ENGLISH DICTIONARY 


ഏറെ രം (ind.pron), much more; 


ഏറെ വിഷമം പിടിച്ച 
ജോലിയാണിത്‌ 

ഏറെക്കുറെ ഡിം (adv), 
more or less; ഏറെക്കുറെ 
നന്നായി മഴപെയ്തു 

ഏറ്‌ കം ൭൮). throw; 
കുട്ടികളുടെ ഏറു 
സഹിക്കാനാകുംന്നില്ല 

ഏറ്‌ ട്ട ൮). നാമ്‌ 
ഭക്തന്മാര്‍ മല ഏറുന്നു 

ഏറ്റം പഗ്‌ (അ), ascent; 
മലയുടെ ഏറ്റം കഴിഞ്ഞു, 
ഇനി ഇറക്കമാണ്‌ 
ഏറ്റവുംചുരുങ്ങിയത്‌ 
eeRRayuMcurupniyata (nn), at_ least; 
ഏറ്റവും ചുരുങ്ങിയത്‌ 
പത്തുപേരെങ്കിലുമില്ലാതെ 


പരിപാടി നടക്കില്ല 


ഏറ്റവുംനല്ല eeRRavumnalla (adj), 
best; ഏറ്റവും നല്ലനടന്‍ എന്ന 
സ്ഥാനം അയാള്‍ക്ക്‌ ലഭിച്ചു. 
ഏറ്റവുംനല്ലത്‌ — eeRRavumnallata 
(nn), best, നിങ്ങള്‍ വായിക്കുന്ന 
കഥ ഏറ്റവും നല്ലതാണ്‌ 
ഏറ്റവുംമോശമായത്‌ 
eeRRavuMmooSamaayata (nn), worst; 
പുസ്തകങ്ങളുടെ കൂട്ടത്തില്‍ 
ഏറ്റവും മോശമായത്‌ 
ഇതാണ്‌ 
ഏറ്റെടുക്ക്‌ 
undertake; 


പഠിപ്പിക്കാനുള്ള 
അദ്ദേഹം ഏറ്റെടുത്തു 


eeRReTukka — (vt), 
അവനെ 
ചുമതല 


Compiled & Edited by Dr.V. Saratchandran Nair 











69 


ഏറ്റ്‌ രം (v1), carry, അയാള്‍ 
അത്‌ തലയില്‍ ഏറ്റി 

ഐക്യം  aikyaM (nn), unity; 
രാജ്യത്തിന്റെ ഐക്യം കാത്തു 
സൂക്ഷിക്കണം 
ഐകകണ്ഠ്യേന പിച്ച്‌ 


(adj), unanimously; 
ഉപരാഷ്രരപതിയെ 
ഐകകണ്ഠ്യേന 
തിരഞ്ഞെടുത്തു 

ഐക്യമത്യം aikyamatyaM (nn), 
union; ഐക്യമത്യം മഹാബലം 
ഐതിഹാസികമായ 
aitihaasikamaaya (adj), __ fabulous; 
വളരെ ഐതിഹാസികമായ 


ഒരു വിജയമായിരുന്നു അത്‌ 
ഐതിഹ്യം aitihyaM (nn), legend; 
ഐതിഹ്യങ്ങളില്‍ 
സത്യത്തിന്‍റെ ചില അംശങ്ങള്‍ 
കാണാം 

ഐരാവതം airaavataM (nn), white 
elephant of India; ഐരാവതം 
ഇന്ദ്രന്റെ ആനയാണ്‌ 
ഐശ്വര്യം aiSvaryaM (nn), glory; 
അയാളുടെ മുഖത്ത്‌ ഒരു 
ഐശ്വര്യം ഉണ്ടായിരുന്നു 
ഐശ്വര്യമായ aiSvaryamaaya 
(adj), prosperous; ഐശ്വര്യമായ 
ഒരു പ്രദേശമാണ്‌ അത്‌ 

ഒക്കെ okke (adj), whole; ഞാന്‍ 
ജോലികള്‍ ഒക്കെ തീര്‍ത്തു 
ഒക്ക്‌ പരേ (vi), tally; 
ദമ്പതികള്‍ തമ്മില്‍ ഒക്കും 


ആ 


MALAYALAM ~ ENGLISH DICTIONARY 





ഒക്ടോബര്‍ മാസം അയാള്‍ക്കു 
വലിയ തിരക്കാണ്‌ 

ഒച്ച occa (nn), noise; ഒച്ച കേട്ട്‌ 
ഞാന്‍ തിരിഞ്ഞുനോക്കി 


ഒച്ചപ്പാട്‌ occappaaTea (nn), clamour; 
അയാള്‍ ഭയങ്കരമായ ഒച്ചപ്പാട്‌ 
ഉണ്ടാക്കി 

ഒച്ചയുണ്ടാക്കുന്ന 
occayuNTaaKKunna (adj), __noisy; 
ae ഒച്ചയുണ്ടാക്കുന്ന ഈ 
കാട്‌ എന്നെ ഭയപ്പെടുത്തുന്നു 


ഒടിവ്‌ സം (൫), അധ്യ; 
മരത്തില്‍ നിന്ന്‌ വീണ്‌ 
കുട്ടിയുടെ കാലിന്‌ ഒടിവു 
സംഭവിച്ചു 

ഒടിയ്‌ സു൭ വ), ലിറ 
കുട്ടിയുടെ കാല്‌ ഒടിഞ്ഞു 
ഒടുക്കം സ്വിചി ൮), _last; 
ഒടുക്കം അവര്‍ പിരിഞ്ഞു 
പോയി 


ഒടുങ്ങ്‌ oTunye (vi), come to an end; 
യുദ്ധം ഒടുവില്‍ ഒടുങ്ങി 
ഒടുവില്‍ oTuvil (adv), in the end; 
ഒടുവില്‍ ആരും അവിടെ 
ഇല്ലായിരുന്നു 

ഒട്ടകം oTTakaM (nn), camel; ഒട്ടകം 
മരുഭൂമിയിലെ വാഹനമാണ്‌ 
ഒട്ടകപ്പക്ഷി സ്യാ (nn), 
ostrich; ഒട്ടകപ്പക്ഷി വലിയ 
ഇനം പക്ഷിയാണ്‌ 

ഒട്ടിക്ക്‌ സ്ന ൧൧. ഉടു 
കുട്ടികള്‍ പരസ്യം ഒട്ടിക്കുന്നു 


ഒക്ടോബര്‍ okToobaR (nn), october; 


Compiled & Edited by Dr.V. Saratchandran Nair 


70 





ഒട്ട്‌ ണന (vi), stick; രണ്ട്‌ 
കടലാസുകള്‍ ഒട്ടിപ്പിടിച്ച്‌ 
ഇരിക്കുന്നു 

ഒതുക്കമുള്ള otukkamuLLa (adj), 
humility; വളരെ ഒതുക്കമുള്ള 
കുട്ടിയാണ്‌ അവന്‍ 

ഒതുക്ക്‌ ഡഭ ൮). subdue; 
അവര്‍ വഴക്കുകളെല്ലാം 
പറഞ്ഞ്‌ ഒതുക്കി 

ഒത്ത ഥമ (൧൧), ജിം; 
അയാള്‍ക്ക്‌ ഒത്ത 
ശരീരമായിരുന്നു 
ഒത്തപോലെ —ottapoole (22), 
proper manner; 
ഒത്തപോലെയെല്ലാം അവന്‍ 
ചെയ്തു വച്ചു 

ഒത്തുനോക്ക്‌ —ottunookka ൮൮), 
compare; കുട്ടികള്‍ പേന 
ഒത്തുനോക്കി 

ഒത്തൊരുമ —ottoruma_(nn,comp), 
union; അവരുടെ ഒത്തൊരുമ 
പ്രശംസിക്കപ്പെട്ടു 


ഒന്നാക്ക്‌ onnaakka (vt), become one; 
അവന്‍ എല്ലാം ഒന്നാക്കി മാറ്റി 


ഒന്നിച്ച്‌ ഗ്ബിഠേ (adv), together; 
ഞങ്ങള്‍ ഒന്നിച്ച്‌ പഠിച്ചവരാണ്‌ 


ഒന്നുകില്‍ ഗ്ഡിഠി (adv), either; 


ഒന്നുകില്‍ നീ അല്ലെങ്കില്‍ 
ഞാന്‍ 

ഒന്ന്‌ onna = (nn,nwm), 09 
പുസ്തകം ഒന്ന്‌ മതി 

ഒമ്പത്‌ ഭട (nn), Nine; ഒന്ന്‌ 


തെറ്റിയാല്‍ ഒമ്പത്‌ 


MALAYALAM ~ ENGLISH DICTIONARY 


ഒപ്പം oppaM (adv), equal; അവന്‍ 
എന്റെ ഒപ്പം നടന്നു വന്നു 

ഒപ്പന oppana (nn), dance form of 
muslims; അവള്‍ ഒപ്പന കളിച്ചു 


ഒപ്പ്‌ oppa (nn), signature; അയാള്‍ 
എല്ലാ കടലാസിലും ഒപ്പ്‌ 
ഇടുന്നു 

ഒരിക്കലും orikkaluM (adv), never; 
ഒരിക്കലും അവന്‍ തിരിച്ചു 
വരില്ല 

ഒരിക്കല്‍ orikkal (adv), once upon a 
time; ഒരിക്കല്‍ ഞാന്‍ 
അവനോട്‌ പറഞ്ഞു 

ഒരു സ (adj), a; ഒരു പുസ്തകം 
നിലത്തു വീണു 


ഒരുക്കൂട്ട്‌ ബിര്‍ഡധിനട 0൧, prepare; 
അവന്‍ എല്ലാം ഒരുക്കൂട്ടുന്നു 


ഒരുക്കൂട്ട്‌ ഡിസം ൨൧. assemble; 


അവള്‍ യാത്രക്ക്‌ 
ഒരുക്കൂട്ടുന്നു 

ഒരുമ്പെട്‌ orumbeTa (vi), venture; 
അവന്‍ 
ഒരുസ്പെട്ടിറങ്ങിയവനാണത്രേ 
ഒരുപക്ഷേ orupak$e (adv), perhaps; 
ഒരു പക്ഷേ ഞാന്‍ മറന്നു 
പോയേക്കാം 


ഒരുപോലെയുള്ള orupoleyuLLa 
(adj), similar, ഒരുപോലെയുള്ള 
രണ്ടു കുട്ടികള്‍ വന്നു 


ഒരുപ്പൂ oruppuu (nn), harvest only 


once in a year; ഈ വയല്‍ 
ഒരുപ്പൂ വിതയ്ക്കുന്ന 
നിലമാണ്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 





ഒരുഭാഗം orubhaagaM (NP), one 
side; സ്ഥലത്തിന്‍റെ ഒരു ഭാഗം 






ആര്‍ക്കു കൊടുക്കണമെന്ന്‌ 
തര്‍ക്കമായി 
ഒരുമ oma (nn), ലിയു 


ഒരുമയുണ്ടെങ്കില്‍ ഉലക്കമേലും 
കിടക്കാം 


ഒരുമിച്ച്‌ orumicca (adv), together; 


ഞങ്ങള്‍ ഒരുമിച്ച്‌ യാത്ര 
ചെയ്തിട്ടുണ്ട്‌ 
ഒരുമിയ്ക്ക്‌ orumiykke (vi), gather; 
ഒരു കൂട്ടം ജനങ്ങള്‍ 
മൈതാനത്തില്‍ ഒരുമിച്ചു 
കൂടിയിരുന്നു 


ഒരേപോലെ ഇരിക്ക്‌ oreepoole 
irikka (vi), look alike; ആ ഇരട്ടകള്‍ 
ഒരേ പോലെ ഇരിക്കുന്നു 
ഒലിക്ക്‌ olikka (vi), ooze out; 
അയാളുടെ കൈയ്യില്‍ നിന്ന്‌ 
ചോര ഒലിക്കുന്നു 

ഒലിപ്പ്‌ ങ്ങ (ല്‍), ഉമ 
അയാളുടെ കൈയ്യിലെ ചോര 
ഒലിപ്പ്‌ നിന്നു 

ഒസ്യത്ത്‌ —osyatta (nn), ഷി; 
അയാളുടെ ഒസ്യത്ത്‌ നഷ്ടപ്പെട്ടു 
ഒളി oLi (nn), light; ഇപ്പോള്‍ 
പുറത്ത്‌ പുലരൊളിയുണ്ട്‌ 

ഒളി oLi (nn), concealment; അവന്‍ 
ഒളിസ്ഥലങ്ങളില്‍ താമസിച്ചു 
ഒളിക്ക്‌ ബിര (v1), hide oneself; 
എന്തിനാണ്‌ എന്നില്‍ നിന്ന്‌ 
ഇതൊക്കെ നീ ഒളിക്കുന്നത്‌ 





7 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





eae ia 
ഒളിച്ചുകളി oLiccukaLi (comp n), 


game of hide and seek; അവരുടെ 
ഒളിച്ചുകളി അവസാനിച്ചു 
ഒളിപ്പോര്‍ oLippooR (nn), guerilla 
നബ്ഷ; ശിവാജി ഒളിപ്പോര്‍ 
യുദ്ധം ചെയ്തു 


ഒളിയമ്പ്‌ oLiyamba (nn), arrow shot 
from a secret place; ഒളിയമ്പ്‌ ഏറ്റ്‌ 
അയാള്‍ മറിഞ്ഞു വീണു 
ഒളിയ്ക്ക്‌ ൦108 (vi), conceal 
രി); എന്തിനാണ്‌ നിങ്ങള്‍ 
പലകാര്യങ്ങളും ഒളിക്കുന്നത്‌ 
ഒഴികഴിവ്‌ oZikaZive (nn), excuse; 
അവന്‍ വരാതിരിക്കാന്‍ 
ഒഴികഴിവ്‌ പറഞ്ഞു 


ഒഴിക്ക്‌ oZikka (vt), pour; കുറച്ച്‌ 


വെള്ളം ഒഴിക്കൂ 

ഒഴിഞ്ഞ 2-൭ (൧൧), empty; 
ഒഴിഞ്ഞ ഒരു പാത്രത്തിലേക്ക്‌ 
ദ്രാവകം പകര്‍ന്നു 

ഒഴിഞ്ഞ ൦2... (adj), vacant; 
ഒഴിഞ്ഞ സ്ഥലത്ത്‌ കെട്ടിടം 
കെട്ടി 

ഒഴിപ്പിക്കല്‍ —oZippikkal (nn), 


evacuation, അയാള്‍ ഒഴിപ്പിക്കല്‍ 
നടപടി എടുത്തു 

ഒഴി; OZippikka (vt), remove; 
pooh clog ഇവിടെ നിന്ന്‌ 
ഒഴിപ്പിച്ചു 

ഒഴിയ്‌ oZiya (vi), vacate; അവന്‍ 
പഴയ വീട്‌ ഒഴിഞ്ഞു 


ഒഴിവാക്കല്‍ മിഷ്ലാരി (nn), 
exemption; അവന്‌ ഫീസ്‌ 
ഒഴിവാക്കല്‍ ഉണ്ടായിരുന്നു 
ഒഴിവാക്ക്‌ ozivaakka (vt), exempt; 
അയാള്‍ അവനെ ജോലിയില്‍ 
നിന്ന്‌ ഒഴിവാക്കി 


ഒഴിവാക്ക്‌ oZivaakka (vt), avoid; 
ഞാന്‍ അവനെ മനഃപൂര്‍വ്വം 
ഒഴിവാക്കി 

ഒഴിവ്‌ oZiva (nn), മിയു 
അവന്‌ ഇന്ന്‌ ഒഴിവായിരുന്നു 
ഒഴിവ്കഴിവ്‌ പറയ്‌ 


ozivakaziveparaya (vi), escape from 


work; അവന്‍ ജോ 
ചെയ്യുന്നതില്‍ നിന്ന്‌ 
രക്ഷപ്പെടാന്‍ വേണ്ടി ഓരോ 
ഒഴിവ്‌ കഴിവുകള്‍ പറഞ്ഞു 
ഒഴിവ്‌ പറയ്‌ oziva paRay (vi), 
tell excuse; അവന്‍ 
പോകാതിരിക്കാന്‍ ഒഴിവ്‌ 
പറഞ്ഞു 

ഒഴിവ്‌ കേര (nn), __eisure; 
അധ്ധാനിക്കുന്നവനു മാത്രമേ 
ഒഴിവു സമയം 
ആവശ്യമുള്ളൂ 
ഒഴിവ്ഉണ്ടാക്‌ oZivauNTaaka (vi), 
become vacant; ആ ഓഫീസില്‍ 
ഒരു ക്ലാര്‍ക്കിന്റെ പോസ്റ്റ്‌ 
ഒഴിവുണ്ടായിരുന്നു 

ഒഴുകല്‍ മ്ധികി (nn), flowing; 
പുഴയുടെ ഒഴുകല്‍ നോക്കി 


അയാള്‍ ഇരുന്നു 





72 


MALAYALAM -~ ENGLISH DICTIONARY 


ഒഴുക്‌ —oZuka ൮), _ float; 
വെള്ളത്തില്‍ കളിവഞ്ചി 
ഒഴുകുന്നു 
ഒഴുക്കുനീര്‌ oZukkuniira (nn,comp), 
flowing water; ഒഴുക്കുനീരില്‍ 
അഴുക്കില്ല 
ഒഴുക്ക്‌ — oZukke (nn), ബജ 
ശക്തമായ 


ഒഴുക്കുള്ളതുകൊണ്ട്‌ വള്ളം 
പതുക്കെ നീങ്ങി 


ഒഴുക്ക്‌ 


oZukka ൧, ഉമ്മു 
അയാള്‍ വെള്ളം ഒഴുക്കി 
ഒഴുക്ക്‌ oZukka (vt), float; കുട്ടി 
വെള്ളത്തില്‍ കളിവെള്ളം 
ഒഴുക്കി വിട്ടു 
ഒറ്റ സം (adj), single; ഒറ്റ 
മനുഷ്യന്‍ പോലും അവിടെ 
ഇല്ലായിരുന്നു 


ഒറ്റതിരിയ്‌ oRRatiriya (vi), wander 
alone; അയാള്‍ എപ്പോഴും ഒറ്റ 
തിരിഞ്ഞു നടന്നു 

ഒറ്റമൂലി oRRamuuli (nn), panacea; 
അദ്ദേഹം ഏതോ ചില 
ഒറ്റമൂലികള്‍ പ്രയോഗിച്ചു 


ഒറ്റയടിപ്പാത oRRayaTippaata 
(comp n), foot path; അവന്‍ 
മലയില്‍ കയറിയപ്പോള്‍ ഒരു 
ഒറ്റയടിപ്പാതയിലൂടെ നടന്നു 
ഒറ്റയാന്‍ oRRayaan (nn), lone tusker; 
ഒറ്റയാന്‍ കാട്ടാറിലെ വെള്ളം 
കുടിക്കുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 





ഒറ്റാല്‍ oRRaal (nn), fishing weel; 


അയാള്‍ ഒറ്റാല്‍ കൊണ്ട്‌ 
മീമ്പിടിച്ചു 

ഒറ്റി ബ്ബ (nn), mortgage of real 
property; അച്ഛന്‍ ഒറ്റി 
കൊടുത്തിരിക്കുന്ന 
ആധാരത്തില്‍ ഒപ്പുവച്ചു 
ഒറ്റിയാധാരം —oRRiyaadhaaraM 
(comp 4), _hypothecation _ deed; 
അയാള്‍ ഒറ്റിയാധാരം 
കൊടുത്തു 

ഒറ്റുകാരന്‍ ബ്ധ്ധിക്മ്ഥ ദ), 


betrayer, യൂദാസിനെ ഒറ്റുകാരന്‍ 
എന്നു വിളിക്കുന്നു 

ഒറ്റ്‌ കൊടുക്ക്‌ oRRa koTukko (v1), 
betray; ക്രിസ്തുവിനെ യൂദാസ്‌ 
ഒറ്റ്‌ കൊടുത്തു 

ഓം 00M (nn), pranava mantra; ഓം 
എന്നത്‌ പ്രണവ മന്ത്രമാണ്‌ 


ഓക്കാനം മമ്മി! ര), 
vomiting sensation; അവള്‍ക്ക്‌ ആ 
വസ്തുകണ്ട്‌ ഓക്കാനം വന്നു 


ഓക്കാനിക്ക്‌ ookkaanikke (vi), feel 
inclined to vomit; എനിക്ക്‌ അതു 
കണ്ടിട്ട്‌ ഓക്കാനിക്കാന്‍ വന്നു 


ഓങ്ങല്‍ oonnal (nn), holding against 
to strike; അയാളുടെ കൈ 
ഓങ്ങല്‍ അവന്‍ തടുത്തു 


ഓങ്ങ്‌ ൦൦൬൭ (vi), hold against for 
striking; അയാള്‍ വടികൊണ്ട്‌ 
അടിക്കാന്‍ ഓങ്ങി 


ഓച്ചാനിക്ക്‌ (vi), 
responding humbly to a superior as a 
mark of devotion and reverence; 


ooccaanikke 





73 


MALAYALAM ~ ENGLISH DICTIONARY 


അവര്‍ അയാളുടെ മുന്നില്‍ 


ഓച്ചാനിച്ചു നിന്ന, 


ഓജസ്സ്‌ oojassa (nn), vital energy; 
അയാള്‍ക്ക്‌ ജോലിചെയ്യാനുള്ള 
ശക്തിയും ഓജസ്സും നഷ്ടപ്പെട്ടു 
ഓട ooTa (nn), drain; ഓടയില്‍ 
നിന്ന്‌ ഒരു നായ എഴുന്നേറ്റു 
വരുന്നു 





ഓട ooTa (nn), kind of reed; 
ഓടകൊണ്ട്‌ ഓടക്കുഴല്‍ 
ഉണ്ടാക്കുന്നു 


ഓടം ooTaM (nn), boat; അവന്‍ 
ഒരു ഓടത്തില്‍ സഞ്ചരിച്ചു 


ഓടക്കുഴല്‍ ooTakkuZal (nn), flute; 


അവന്‍ നന്നായി 
ഓടക്കുഴലൂതുമായിരുന്നു 
ഓടാമ്പല്‍ = ooTaambal (nn), bolt; 
വാതിലിന്റെ ഓടാമ്പല്‍ 
ഇട്ടിരുന്നില്ല 

ഓടിക്ക്‌ നിര ൮൮), ഒട; 


അയാള്‍ കാളയെ ഓടിച്ചു 


ഓടിക്ക്‌ നിര ൫൧), സേ; 
അമ്മാവന്‍ വണ്ടി ഓടിക്കുന്നു 


ഓട്‌ ooTa (vi), സ്ഥ ആന 
വിരണ്ട്‌ ഓടുന്നു 
ഓട്‌ ooTa (nn), bell metal; ഓടു 


കൊണ്ട്‌ പാത്രം നിര്‍മ്മിക്കുന്നു 


ഓട്‌ ooTa (nn), tile; 
ഓടുകൊണ്ടുള്ള വീടാണ്‌ 
അത്‌ 


ഓട്ടം ooTTaM (nn), race; അവ 
ഓട്ടം കണ്ട്‌ എനിക്കു ചിരി 
വന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 





74 





ഓട്ടന്തുള്ളല്‍ ooTTantuLLal (comp 


dance form of Kerala; ഓട്ടന്‍ 
തുള്ളല്‍ ഒരു കേരളീയ 
ദൃശ്യകലയാണ്‌ 


ഓണം ooNaM (xn), national festival 
of Kerala during August & September; 
ഓണം വന്നു, പൂക്കള്‍ 


വിരിഞ്ഞു 
ഓണംകേറാമൂല 


ooNaMkeeRaamuula (comp 2), remote 
place; ആ ഒരു 


ഓണംകേറാമൂലയായിരുന്നു 
ഓണക്കോടി ooNakkooTi (comp n), 


new dress presented during onam; 
കുട്ടികള്‍ക്ക്‌ ഓണത്തിന്‌ 


ഓണക്കോടി സമ്മാനിച്ചു 


ഓണപ്പുടവ ooNappuTava (nn), 


new dress presented during onam; 
ഓണപ്പുടവയുടുത്ത്‌ അവള്‍ 
ഈഞ്ഞാലാടി 


ഓതിരം ootiraM (nn), one of the 
various forms of wielding weapons; 
ഒതേനന്‍ ഓതിരം മറിഞ്ഞു 
ഓത്‌ cota (vi), chant നമ്മു 
അദ്ദേഹം മന്ത്രങ്ങള്‍ ഓതുന്നു 
ഓത്തുപള്ളി oottupalLi (comp n), 
madrassa; ഓത്തുപള്ളിയില്‍ 
നമ്മള്‍ അന്നു പോയിരുന്ന 
കാലം ഓര്‍മ്മയുണ്ടോ 


ഓത്ത്‌ ൦൦ (nn), chanting of vedas; 
കുട്ടികളുടെ ഓത്തിന്റെ ശബ്ദം 
ഇവിടെ കേള്‍ക്കാം 


ഓപ്പ ooppa (nn,ks), elder brother; 
ഓപ്പ ഇന്നലെ വന്നു 


MALAYALAM - ENGLISH DICTIONARY 


ഓഫീസര്‍ oofiisaR (nn), officer; 


ഓഫീസര്‍ ഓഫീസിലേക്കു 
പോകുന്നു 

ഓമന comana (nn), dear one; 
അയാളുടെ ഓമനയാണ്‌ 
അവള്‍ 

ഓമനത്തം —comanattaM ദ), 
dearness; കുട്ടിയുടെ മുഖത്ത്‌ 


ഓമനത്തം തുളുമ്പുന്നു 


ഓമനിക്ക്‌ oomanikka (vt), fondle: 
അമ്മ കുട്ടിയെ ഓമനിക്കുന്നു 
ഓമയ്ക്ക oomaykka (nn), papaya; 
ഓമയ്ക്ക പഴുത്ത്‌ നിലത്തു 
വീണു 


ഓരായം ooraayaM (nn), process in 
carpentry of joining so that the 
components become  indistinguishable; 
വീടിന്‍റെ ഓരായം പണി 
തീര്‍ന്നു 


ഓരോ ഡം (adj), each; ഓരോ 
പൂവിലും വണ്ടു സഞ്ചരിച്ചു 
ഓരോരുത്തരും —_corooruttaruM 
(in), each one; ഓരോരുത്തരും 
അവരവരുടെ കാര്യം മാത്രം 
ശ്രദ്ധിക്കുന്നു. 


ഓര്‌ ora (nn), muddy particles; ആ 
ഗ്ലാസ്സിലെ വെളളത്തില്‍ aod 
ഉ 


ഓര്‍ക്ക്‌ ooRKKa (vi), remember; 
അവന്‍ പഴയ കാര്യങ്ങളെല്ലാം 
ഓര്‍ക്കുന്നു 

ഓര്‍മ്മിപ്പിക്ക്‌ ം൪൩ന്ല്ലി0ര (v1), 
remind; ഞാന്‍ മറന്നുപോയ 


Compiled & Edited by Dr.V. Saratchandran Nair 





15 





കാര്യം അവന്‍ എന്നെ 
ഓര്‍മ്മിപ്പിച്ചു 

ഓര്‍മ്മക്കേട്‌ ooRmakkeeTa 
(nn,comp), loss of memory; 


ഓര്‍മ്മക്കേടു കൊണ്ട്‌ അയാള്‍ 
വീണ്ടും ചോദിച്ചു 

ഓര്‍മ്മ നന്മ (nn), memory; 
ഓര്‍മ്മയില്‍ ഒരു ഓണക്കാലം 
തിരിച്ചു വന്നു 


ഓര്‍മ്മക്കുറിപ്പ്‌ ooRmmakkuRippa 
(nn,comp), jottings from memory; 
അദ്ദേഹം തന്റെ 
ഓര്‍മ്മക്കുറിപ്പില്‍ അപ്രകാരം 


എഴുതി 


ഓര്‍മ്മിക്ക്‌ ്സസ്ധിദിഭ ൮൮) 
remember; മകന്‍ 
ചിലപ്പോഴൊക്കെ 


അമ്മയെപ്പറ്റി ഓര്‍ക്കുന്നു 
ഓര്‍മ്മിപ്പിക്ക്‌ ooRmmippikke (v1), 
remind; അധ്യാപകനെ 
വിദ്യാര്‍ഥി ഓര്‍മ്മിപ്പിച്ചു 
ഓല oola (nn), coconut leaf; ഓല 
കൊണ്ട്‌ വീട്‌ മേഞ്ഞു 


ഓലഞ്ഞാലി oola~~aali (nn), bird 
foundswinging coconut _ leaves; 
ഓലഞ്ഞാലി കിളിയുടെ 
കൂട്ടില്‍ വസന്തം വന്നു 


on 


ഓലപ്പാമ്പ്‌ oolappaamba (nn,comp), 
imitation snake made with palm leaf; 
കുട്ടിക്ക്‌ ഞാന്‍ ഒരു 
ഓലപ്പാമ്പിനെ 
ഉണ്ടാക്കികൊടുത്തു 
ഓവുചാല്‍ — ocovucaal _(nn,comp), 
drainage; ഓവുചാല്‍ നന്നാക്കാന്‍ 
ആരും വന്നില്ല 


MALAYALAM - ENGI 





SH DICTIONARY 


ഓവ്‌ ൦൦൭ (nn), channel for draining 


water; ഓവിലൂടെ വെള്ളം 
പോകുന്നില്ല 

ഓശാന ടമ്മ (nn), christian 
festival in common; 
ഓശാനപ്പെരുന്നാളിന്‌ 


പള്ളിയില്‍ പോയി 
ഓശാരം ooSaaraM (nn), free gift; 


ഇത്‌ എനിക്ക്‌ ഓശാരമായി 
കിട്ടിയതാണ്‌ 

ഓഷ്ഠം ൦“ നച (nn), lip; 
ഓഷ്ഠങ്ങള്‍ 
വിറച്ചുകൊണ്ടിരുന്നു 
ഓഹരി പിണ്‌ (അ), ട്ട; 


അയാള്‍ തനിക്കുള്ള ഓഹരി 
തിരിച്ചുവാങ്ങി 


ഓഹരിക്കമ്പോളം 
ooharikkambooLaM_ (nn,comp), share 
market; ഓഹരിക്കമ്പോളത്തില്‍ 
അയാള്‍ പരാജയപ്പെട്ടു 


ഓഹരിക്കാരന്‍ —ooharikkaaran 
(nn,comp), share holder; 
ഓഹരിക്കാരന്‍ ഓഹരി 
തിരിച്ചുവാങ്ങി 

ഓഹരിവില ooharivila (nn,comp), 
share value; ഓഹരിവില 
കുറഞ്ഞതോടെ 
ഓഹരിക്കമ്പോളം അടച്ചു 
പൂട്ടി 

ഓഹരിവീതം oohariviitaM 


(nn,comp), share dividend; ഓഹരി 
വീതം എല്ലാവര്‍ക്കും ലഭിച്ചു 


ഓളം ൦൦.ച ൫), __ ripples; 
പുഴയിലെ ഓളങ്ങള്‍ 
ശാന്തമായിരുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 





76 





ഓളം oolaM (adv), until; അവള്‍ 
വരുവോളം അയാള്‍ അവിടെ 
നിന്നു. 

ഓളി ooLi (nn), howling of dog or fox; 
കുറുക്കന്റെ ഓളികേട്ട്‌ അവന്‍ 
ഞെട്ടി വിറച്ചു. 

ഓണ്‍സ്‌ auNsa (nn), ounce; ഒരു 
ഓണ്‍സ്‌ മരുന്നു കഴിക്കൂ 
ഓദാര്യം ചര്‍ദ്ദി (nn), liberality; 
ഓദാര്യങ്ങള്‍ സ്വീകരിക്കരുത്‌, 
അത്‌ നിങ്ങളെ വെറും 
പട്ടിയാക്കി മാറ്റും 


ഓദ്ധത്യം auddhatyaM (nn), pride; 


അയാളുടെ ബഓദ്ധത്യം 
എല്ലാവരുടേയും വെറുപ്പിന്‌ 
കാരണമായി 


ഓന്നത്യം aunnatyaM (nn), greatness; 
ചിന്തയിലെ ഓന്നത്യം കാരണം, 
അയാള്‍ എല്ലാവര്‍ക്കും 
പ്രിയപ്പെട്ടവനായി 


ഓപചാരികത aupacaarikata (nn), 


formality; ഈ ഓപചാരികത 
എനിക്ക്‌ ഇഷ്ടമില്ല 
ഓപചാരികമായ 
aupacaarikamaaya (adj), formal; 
ഓപചാരികമായ ഒരു 
ചടങ്ങില്‍ അപമര്യാദയോടെ 
സംസാരിക്കരുത്‌ 
ഓല്‍സുക്യം —aulsukyaM_—_ (nn), 


anixety; കുട്ടിക്ക്‌ പഠനത്തിലുള്ള 
ഓല്‍സുക്യം നഷ്ടപ്പെട്ടു 
ഓഷധ auSadha (adj), 
ഓഷധസസ്യങ്ങള്‍ക്ക്‌ 
വംശനാശം സംഭവിച്ചു 
കൊണ്ടിരിക്കുന്നു 


medicinal; 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഓഷധം au$adhaM (nn), medicine; 


ഓഷധംകൊണ്ട്‌ രോഗം 
സുഖപ്പെടുത്തുന്ന 
ഓഷധഗുണമുള്ള 
auSadhaguNamuLLa (nn,comp), 
medicinal a property; 
ഓഷധഗുണമുള്ള ഒരു 
സസ്യമാണ്‌ തുളസി 

കാഷ്ഠം kaa$ThaM (nn), dung 
excrements; കാക്കകളുടെ 
കാഷ്ഠം പ്രതിമയെ 
വിരൂപമാക്കി 

കക്ക kakka (nn), lime shell, അവര്‍ 
സമുദ്രത്തില്‍ നിന്ന്‌ കക്ക 
വാരിയെടുത്തു 

കക്കല്‍ = kakkal (nn), vomiting; 
അയാളുടെ കക്കല്‍ കണ്ട്‌ 
എനിക്കു വെറുപ്പു തോന്നി 
കക്കല്‍ — kakkal (nn), _ stealing; 
കക്കല്‍ ഒരു ചീത്ത 
പ്രവൃത്തിയാണ്‌ 

കക്കൂസ്‌ kakkuusa (nn), latrine; 
കക്കൂസും കുളിമുറിയും 
വീടിനു പുറത്താണ്‌ 

കക്ക്‌ kakko (vi), vomit; അവന്‍ 
അവിടെ കക്കുന്നു 

കക്ക്‌ kakka (vi), ടലി; അയാള്‍ 


ഒരു പുസ്തകം കക്കുന്നു 


കക്ഷം ച്ചി (nn), ഞ്ഞ pit; 
കക്ഷത്തില്‍ വച്ചിരുന്നതു 
പോയി ഉത്തരത്തിലിരുന്നതു 
കിട്ടിയതുമില്ല 


കക്ഷി kak$i (nn), party; കക്ഷി 
ഇന്നലെ വരാതിരുന്നതിനാല്‍ 
വക്കീല്‍ ദേഷ്യപ്പെട്ടു 


കക്ഷിരാഷ്ട്രീയം kakSiraa$TRiiyaM 
(nn,comp), power politics; കക്ഷി 
രാഷ്‌ ട്രീയക്കാരന്‍ എപ്പോഴും 
വാഗ്ദാനങ്ങള്‍ നല്കുന്നു. 
കങ്കണം kaykaNaM (nn), bracelet; 
അവള്‍ കങ്കണം അണിഞ്ഞു. 
ഉപനയനം കഴിഞ്ഞു 

കങ്ങല്‍ യല (nn), cooked stuff 
getting burnt due to over heating; 
ഭക്ഷണത്തിന്റെ കങ്ങല്‍ മണം 
ഇവിടെ എത്തി 

കച്ച kacca (nn), kind of cora cloth; 
അയാള്‍ ഒരു കച്ച 
സമ്മാനിച്ചു 

കച്ചകെട്ട്‌ kaccakeTTa (nn), training; 
മത്സരത്തിന്‌ എല്ലാവരും 
കച്ചകെട്ട്‌ നടത്തുന്നു 

കച്ചവടം kaccavaTaM (nn), trade; 
അയാള്‍ കച്ചവടം ചെയ്യുന്നു 





കച്ചി kacci = (nn), ഞ്ജ 
കച്ചികൊണ്ട്‌ കുടില്‍ 
മേഞ്ഞിരിക്കുന്നു 

കച്ചി kacci (nn), hay; പശുവിനു 
തിന്നാന്‍ കച്ചികൊടുത്തു 
കച്ചേരി — kacceeri_ (nn), court; 


കച്ചേരി പതിനൊന്നു മണിക്ക്‌ 
ആരംഭിച്ചു 

കഞ്ചാവ്‌ ka~caava (nn), ganja; 
അയാള്‍ കഞ്ചാവിന്റെ 
അടിമയായി തീര്‍ന്നു 


71 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കഞ്ഞി ka~~i (nn), boiled rice with 
gruel; അവര്‍ കഞ്ഞി 
കുടിക്കുന്നു 

കഞ്ഞിക്കലം ka~~ikkalaM 


(nn,comp), pot in which rice gruel is 
prepared; കഞ്ഞിക്കലത്തില്‍ 


കഞ്ഞി വച്ചു 
കഞ്ഞിപ്പശ ka~~ippaSa (nn,comp), 


starch; തുണിക്ക്‌ കഞ്ഞിപ്പശ 
മുക്കി 
കഞ്ഞിവെള്ളം ka~~iveLLaM 


(nn,comp), water content of gruel; 
അയാള്‍ കുറേ കഞ്ഞിവെള്ളം 


കുടിച്ചു 


കഞ്ഞുണ്ണി ka~~uNNi (nn), 
medicinal herb (edipta ഉടു; 
കഞ്ഞുണ്ണി ഒരു 
ഓഷധസസ്യമാണ്‌ 

കട ഷം (nn), foot or stump of a tree; 
മരത്തിന്റെ കടയ്ക്കല്‍ 
കോടാലി വച്ചു 

കട ണം (nn), shop; അയാള്‍ 
കടയില്‍ നിന്നു സാധനം 
വാങ്ങി 


കടം kaTaM (nn), debt; ഞാന്‍ 


അവനോട്‌ കടം വാങ്ങി 
കടംകഥ kaTankatha (nn), riddle; 
കുട്ടികള്‍ കടംകഥകള്‍ 
പറയുന്നു 

കടംകൊടുക്ക്‌ kaTaMkoTukke ൨൧, 
Tend; അയാള്‍ പലര്‍ക്കും കടം 
കൊടുക്കുന്നു 

കടംകൊടുക്ക്‌ kaTaMkoTukke (v1), 
lend; ഞാന്‍ അയാള്‍ക്കു കടം 
കൊടുത്തു 


കടക്കാരന്‍ kaTakkaaran (nn,comp), 
debtor; ഞാന്‍ അയാള്‍ക്കു 
കടക്കാരനായി തീര്‍ന്നു 


കടംപെട്‌ kaTaMpeTa (comp vb), get 


involved in debt; ആര്‍ക്കും 
കടംപെടാന്‍ അവന്‌ 
ഇഷ്ടമായിരുന്നില്ല 


കടംമേടിക്ക്‌ kaTammeeTikka (vt), 
borrow; അയാള്‍ എന്നോട്‌ കടം 
മേടിക്കാറില്ല 


കടംവാങ്ങ്‌ —kaTaMvaanna (vt), 
borrow; അയാള്‍ എന്നോട്‌ കടം 
വാങ്ങി 


കടം kaTamvaaypa (nn), borrowing; 
അയാള്‍ കടം വാങ്ങുന്നത്‌ 
ഇഷ്ടപ്പെട്ടില്ല 
കടംവീട്ട്‌ kaTaMviiTTa (vb, comp), 
repay debts; ഞാന്‍ അച്ഛന്റെ 
കടം വീട്ടി 


കടകം kaTakaM (nn), bracelet of 
gold; അവന്‍ കടകം 
അണിഞ്ഞു 


കടകം kaTakaM (nn), unit of mudra; 
അവള്‍ ഒരു കടകം കാണിച്ചു 


കടകട ശി 
വണ്ടി കടകട 
പുറപ്പെടുവിക്കുന്നു 

കടക്കണ്ണ്‌ kaTakkaNNe (nn), corner 
of the ഒര അവന്‍ 
കടക്കണ്ണുകൊണ്ട്‌ കടാക്ഷിച്ചു 


കടക്കാരന്‍ kaTakkaaran (nn,comp), 
shop keeper; കടക്കാരന്‍ 
കടയടച്ച്‌ മടങ്ങിപ്പോയി 


rattling; 


ശബ്ദം 


(nn), 





78 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കടക്ക്‌ katakka (nn), pass over; 
അയാള്‍ അതു വഴി പുറത്തു 
കടന്നു 

നദി 
ഏറെ 


കടക്ക്‌ kaTakke (vi), cross; 
കടക്കാന്‍ അവന്‍ 
വിഷമിച്ചു 


കടച്ചക്ക kaTaccakka (nn), bread fruit; 


എനിക്ക്‌ കടച്ചക്ക 
ഇഷ്ടമായിരുന്നു 

കടച്ചി kaTacci (nn), female calf; 
വീട്ടില്‍ ഒരു കടച്ചിപ്പശു 
ഉണ്ടായിരുന്നു 

കടച്ചില്‍ kaTaccil (nn), acute pain 
with rheumatism; അവന്‌ 
കാലുംകൈയും കടച്ചില്‍ 
എടുക്കുന്നു 


കടതല kaTatala (nn,comp), begining 
and end; അയാള്‍ കടതല 
ഇല്ലാതെ ഓരോന്നു പറയുന്നു 


കടത്തല്‍ kaTattal (nn), transportation; 
ഇതുവഴി സാധനങ്ങളുടെ 
കടത്തല്‍ നിരോധിച്ചിരിക്കുന്നു 


കടത്തുകാരന്‍ kaTattukaaran 
(nn,comp), boatman in a ferry; കടത്തു 
കാരന്‍ കടവില്‍ യാത്രക്കാരെ 
കാത്തു നിന്നു 


കടത്തുകൂലി kaTattukuuli 
(nn,comp), ferryfare; കടത്തുകാരന്‍ 
കടത്തു കൂലി ചോദിച്ചു 


കടത്തുതോണി kaTattutooNi 
(nn,comp), _ ferry-boat; ഞങ്ങള്‍ 
കടത്തുതോണിയില്‍ അക്കരെ 
കടന്നു 





79 


കടത്ത്‌ kaTatta (nn), ferrying stand; 
അവന്‍ ആ കടത്തു നോക്കി 
നിന്നു 


കടത്ത്‌ kaTatta (vt), transport across 
the river; ഇതു വഴി 
സാധനങ്ങള്‍ അക്കരെ കടത്തി 
കടന്നല്‍ —kaTannal (nn), wasp; 
അയാളെ ഒരു കടന്നല്‍ 
കുത്തി 

കടമ്പ kaTamba (nn), wicket door in a 
fence; അയാള്‍ കടമ്പ ചാടി 
കടന്നു 


കടമ്പ്‌ kaTamba (nn), tree eugenia 
racemosa; കടമ്പ്‌ പൂത്ത്‌ മണം 
പരന്നു 

കടപ്പര്രം kaTappatRaM (nn,comp), 
debenture bond; കടപ്പത്രത്തില്‍ 
അയാള്‍ ഒപ്പുവച്ചു 


a, kaTappaaTa (nn), obligation; 
എനിക്ക്‌ ആരോടും കടപ്പാടില്ല 
കടപ്പിലാവ്‌ — kaTappilaava (nn), 
bread fruit tree; കടപ്പിലാവില്‍ 
കടച്ചക്ക ഉണ്ടായിരുന്നു 
കടപ്പുറം kaTappuRaM (nn,comp), 
seashore; കടപ്പുറത്ത്‌ ആരോ 
ചിലര്‍ കൂടി നില്‍ക്കുന്നു. 
കടമാന്‍ kaTamaan (nn), fallow deer; 
ഈ മൃഗശാലയില്‍ കടമാന്‍ 
ഉണ്ടായിരുന്നു 

കടയ്‌ kaTaya (vt), churn; 
തൈര്‌ കടയുന്നു 


അമ്മ 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കടയ്‌ kaTaya (vt), churn out a vessel; 


അയാള്‍ പാത്രം 
കടഞ്ഞെടുക്കുന്നു 
കടല ന്ധം (nn), bengal gram; 


അവന്‍ കടല വിറ്റു നടന്നു 


കടലാടി kaTalaaTi (nn), medicinal 
plant; കടലാടി ഒരു ഓഷധ 
സസ്യമാണ്‌ 
കടലാമ kaTalaama (nn,comp), sea 
tortoise; ഒരു കടലാമ തീരത്ത്‌ 
അടിഞ്ഞു 


കടലാസ്‌ ലിം (nn), paper: 
ഞാന്‍ കടലാസില്‍ എഴുതുന്നു 


കടലെടുപ്പ്‌ kaTaleTuppa (nn,comp), 
sea-erosion; കടലെടുപ്പു തടയാന്‍ 


ഇവിടെയെല്ലാം കല്ലിട്ടു 
കടല്‍ക്കാക്ക kaTalkaakka 
(nn,comp), ടേ; കടലില്‍ 
കടല്‍ക്കാക്കകള്‍ വട്ടമിട്ടു 
പറക്കുന്നു 


കടല്‍ക്കര kaTalkkara_(nn,comp), 
sea- shore; കടല്‍ക്കരയില്‍ കുറെ 
കാക്കകള്‍ പറക്കുന്നു 


കടക്കാറ്റ്‌ kaTalkkaaRRo 
(nn,comp), sea breeze; 
കടല്‍ക്കാറ്റിന്‍റെ തണുപ്പേറ്റ്‌ 
ഞങ്ങള്‍ കുറേനേരം 
അവിടെയിരുന്നു 

കടല്‍ക്കുതിര kaTalkkutira 
(nn,comp), sea horse; 
കടല്‍ക്കുതിരകള്‍ വെള്ളത്തില്‍ 
പൊങ്ങിയും താണും 
സഞ്ചരിക്കുന്നു 


ASMA kaTalkkooLa 
(nn,comp), storm 10൨ the sea; 
കടല്‍ക്കോളില്‍ അയാളുടെ 


തോണി തകിടം മറിഞ്ഞു. 
കടല്‍ത്തിര kaTalttira (nn,comp), sea 
wave; കടല്‍ത്തിരകളില്‍പ്പെട്ട 
തോണിയും യാത്രക്കാരനും 
മറഞ്ഞു 

കടല്‍ത്തീരം KaTalttiiraM (nn), 
beach; കടല്‍ത്തീരത്ത്‌ ഒട്ടേറെ 
വള്ളങ്ങള്‍ നിര്‍ത്തിയിട്ടിരുന്നു 


കടല്‍പ്പാലം kaTalppalaM (nn), wart, 


ഇവിടെ അടുത്ത്‌ ഒരു 
കടല്‍പ്പാലമുണ്ട്‌ 

കടല്‍ kaTal (nn), sea; 
വെള്ളായിപ്പന്‍ ആദ്യമായി 


കടല്‍ കാണുകയായിരുന്നു 


കടവാതില്‍ സി (nn), bat; 
ഒരു കടവാതില്‍ ശബ്ദം വച്ച്‌ 
ഓടി വന്നു 


കടവായ്‌ kaTavaaya (nn), corner of 
the mouth; അവന്‍ കടവായ്‌ 
കോട്ടി കാണിച്ചു 


കടവിറങ്ങ്‌ kaTaviRanna (comp vb), 
go to defecate; അയാള്‍ 
കടവിറങ്ങാന്‍ പോയി 


കടവ്‌ kaTava (nn), bathing ghat; 
ഞാന്‍ കടവില്‍ കുളിക്കാന്‍ 
പോകുന്നു. 

കടവടുപ്പിക്ക്‌ kaTavaTuppikke 
(nn,comp), reach shore; തോണി 
തോണിക്കാരന്‍ കടവടുപ്പിച്ചു 





80 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കടാക്ഷം kaTak$aM (nn), side glance; 


അവളുടെ കടാക്ഷം കാത്ത്‌ 


അവര്‍ നിന്നു 
കടാക്ഷിക്ക്‌ kaTaakSikke (vt), look 


through the corner of eye; അവള്‍ 
അവനെ കടാക്ഷിച്ചു 

കടി kaTi സ്മ, ദള 
ശരീരമെല്ലാം കടികൊണ്ട്‌ 
അയാള്‍ പുളഞ്ഞു 

കടി kaTi (mm), hip & Moins; 
അവളുടെ കടി പ്രദേശങ്ങള്‍ 
വസ്ത്രങ്ങള്‍ കൊണ്ട്‌ 
മറയ്ക്കപ്പെട്ടിരുന്നു 


കടികൂട്‌ katikuuTa (comp vb), bite 
each other; നായ്ക്കള്‍ കടി 
കൂടുന്നു 

കടിക്ക്‌ സ്ര (൧, bite; 
കടിക്കും സൂക്ഷിക്കുക 


പട്ടി 


കടിഞ്ഞാണ്‍ kaTi-~aaN (nn), bridle; 


കുതിരയുടെ കടിഞ്ഞാണ്‍ 
പൊട്ടിപ്പോയി 

കടിഞ്ഞൂല്‍ kaTi~~uul (nn), first 
born; അവന്‍ കടിഞ്ഞൂല്‍ 


സന്തതി ആയിരുന്നു 


കടിപിടി ണന (nn), scuffle; 
പട്ടികള്‍ തമ്മില്‍ കടിപിടി 
കൂടുന്നു 


കടിവായ്‌ —kaTivaaya (nn,comp), 
wound caused by a bite; കടിവായി 
ലൂടെ രക്തം ചിതറി വീണു 


കടും സ്ന (24), _ strong; 
കടുംകാപ്പി അവന്‌ ഇഷ്ടമാണ്‌ 
കടും ശ്ന (240). കിലു 
കടുംനിറത്തിലുള്ള 


T 


വസ്ത്രങ്ങള്‍ അയാള്‍ 


ധരിക്കുന്നു 
കടുംവാക്ക്‌ kaTumvaakko 


(nn,comp), hard and cruel word: 
അയാള്‍ അവനോട്‌ കടും 


വാക്കുകള്‍ പറഞ്ഞു 


കടുക്‌ kaTuke (nn), mustard; അമ്മ 
കടുകു വറുക്കുന്നു. 

കടുക്ക kaTukka (nn), medicinal fruit; 
കടുക്ക ഒരു ഓഷധ ഫലമാണ്‌ 
കടുക്കന്‍ kaTukkan (nn), ear ring for 
makes; അയാള്‍ ചെവിയില്‍ 
കടുക്കന്‍ ധരിച്ചിരുന്നു 

കടുപ്പം kaTuppaM (nn), state of 
being hard; അയാള്‍ കല്ലിന്‍റെ 
കടുപ്പം പരിശോധിച്ചു 

കടുവ kaTuvaa (nn), ലി 
കടുവായെ കിടുവ പിടിച്ചു 
കട്ട kaTTa (nn), lump soil; അയാള്‍ 
മണ്ണിന്‍റെ ഒരു കട്ട എടുത്തു 
കട്ടവണ്ടി സംചന്ന്‌ (nn,comp), 
load cart; ആ കട്ടവണ്ടി 
റോഡിലൂടെ മെല്ലെ നീങ്ങി 
കട്ടള ച. (nn), frame work of a 
door; വീടിന്‍റെ കട്ടളുകള്‍ 
ഇളക്കിയെടുത്തു 

കട്ടായം kaTTaayaM (nn), definitenss; 
ഞാന്‍ വരില്ലെന്ന്‌ കട്ടായം 
പറഞ്ഞു 


കട്ടിയുള്ള 


കട്ടിയുള്ള 
പലകയായിരുന്നു അത്‌ 


kaTTi (adj), solid; 


ഒരു 





81 





MALAYALAM ~ ENGLISH DICTIONARY. 


കട്ടിയാക്‌ kaTTiyaaka (vi), become 
hard; ഇവിടെ വെള്ളം 
കട്ടിയാകുന്നു 

കട്ടിയായ kaTTiyaaya (adj), hard: 
വെള്ളം കട്ടിയായതാണ്‌ 
ഐസ്‌ 

കട്ടിയായ kaTTiyaaya (adj), thick; 
ഒരു കട്ടിയായ ഒരു കടലാസു 
കൊണ്ട്‌ നിര്‍മ്മിച്ചതാണത്‌ 


കട്ടില്‍ kaTTil (nn), cot; അയാള്‍ 
കട്ടിലില്‍ കിടന്നു ഉറങ്ങി 


കട്ടുറുമ്പ്‌ ്ധ്യണട (nn), large 
black ant; എന്നെ ഒരു കട്ടുറുമ്പ്‌ 
കടിച്ചു. 

കഠിനമായ kaTinamaaya (adj), hard; 
കഠിനമായ തലവേദനകൊണ്ട്‌ 
അയാള്‍ പുളഞ്ഞു 

കഠോര = kaThoora (adj), hard; 
കഠോര വാക്കുകള്‍കൊണ്ട്‌ 
എന്‍റെ മനസ്സ്‌ വേദനിച്ചു 
കഠോരത kaThoorata (nn), cruelity; 
അയാളുടെ കഠോരത 
ആര്‍ക്കും ഇഷ്ടപ്പെട്ടില്ല 

കണ kaNa (nn), children’s disease; 
കുട്ടിക്ക്‌ കണ ബാധിച്ചു 


കണ kaNa (nn), shoot of bamboo: 
മുളയുടെ കണകൊണ്ട്‌ ചുമരു 
കെട്ടി 

കണക്കെഴുത്തുകാരന്‍ 
kaNakkeZuttukaaran (nn), accountant; 
അയാള്‍ ഒരു 
കണക്കെഴുത്തുകാരനായിരുന്നു 


കണക്കാക്ക്‌ kaNakkaakka (vb), take 


into account; അയാള്‍ 


Compiled & Edited by Dr.V. Saratchandran Nair 





82 





പറഞ്ഞതൊന്നും 
കണക്കാക്കേണ്ടതില്ല 
കണക്കാക്ക്‌ kaNakkaakka 
(nn,comp), consider; ഞാന്‍ 
അയാള്‍ പറഞ്ഞത്‌ 
കണക്കാക്കി 


കണക്കിന്‌ kaNakkina (adv), well & 
good; അയാള്‍ കണക്കിന്‌ 
മറുപടി കൊടുത്തു 


കണക്കുതീര്‍ക്ക്‌ 
(comp vb), settle account; 
തീര്‍ക്കാന്‍ 
സമയമായിട്ടില്ല 


കണക്കെഴുത്ത്‌ 
(nn,comp), writing 
കണക്കെഴുത്തായിരുന്നു 
അയാളുടെ ജോലി 
കണക്കോല —kaNakkoola (൮), 
accounts; അയാള്‍ കണക്കോല 
പരിശോധിക്കുന്നു 


kaNakkutiiRkke 
കണക്കു 
ഇനിയും 


kaNakkeZutta 
account; 


കണക്ക്‌ kaNakke (nn), mathematics; 
കുട്ടി കണക്കു ചെയ്യുന്നു 
കണക്ക്‌ ചാട (nn), accounts; 
ക്ലാര്‍ക്ക്‌ കണക്കു 
പരിശോധിച്ചു 

കണങ്കാല്‍ = kaNankaal (nn), ankle; 
aor കണങ്കാലില്‍ ശക്തമായ 
വേദന തോന്നുന്നു 

കണങ്കൈ kaNaykai (nn), wrist; 
അയാളുടെ കണങ്കൈയില്‍ 
ചതവു പറ്റി 

കണമ്പ്‌ kaNmba (nn), fish; കണമ്പ്‌ 
മത്സ്യം അവന്‌ 
ഇഷ്ടമായിരുന്നു 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr. 





ratchandran Nair 





കണവ kaNava (nn), squid; കണവ 
ഒരു തരം മത്സ്യമാണ്‌ 


കണി kaNi (nn), first sight on waking 
up_in the morning on vishu day; 


വിഷുവിന്‌ വീട്ടില്‍ കണി 
ഒരുക്കി 

കണിക —kaNika (nn), particle; 
പദാര്‍ത്ഥത്തിന്റെ ഏറ്റവും 


ചെറിയ കണികയാണ്‌ അണു 
കണികാണ്‌ kanikaaNe (comp vb), 


see auspicious signs; അവള്‍ 
കണികണ്ടുണര്‍ന്നു 
കണിക്കൊന്ന kaNikkonna 


(nn,comp), species of cassia whose 
flowers are considered an auspicious 
sight; കണിക്കൊന്നയില്‍ 


പൂക്കള്‍ വിടര്‍ന്നു 

കണിശം kaNiSaM (nn), definiteness; 
ഇവിടെ വരാമെന്ന്‌ അവന്‍ 
കണിശം പറഞ്ഞിരുന്നു 


കണ്‍കാണിക്ക്‌ ച്സിഷ്ച്വാട 
(comp vb), wink; അങ്ങോട്ടു 
വരേണ്ടന്ന്‌ അവന്‍ 
കണ്‍കാണിച്ചു 


കണ്‍കുരു 1ച്രിഡസ (nn,comp), boil 
on the eye; എന്‍റെ കണ്ണില്‍ ഒരു 
കണ്‍കുരു വന്നു 
കണ്‍കെട്ടുവിദ്യ —kaNkeTTuvidya 
(nn,comp), art of hypnotism; അയാള്‍ 
കണ്‍കെട്ടുവിദ്യകള്‍ 
കാണിക്കുന്നു 

കണ്‍കെട്ട്‌ 
hypnotism; 
കണ്‍കെട്ടു 
അറിയാമായിരുന്നു 


ച്രു —(nn,comp), 
അയാള്‍ക്ക്‌ പല 
വിദ്യകളും 





83 


കണ്ട kaNTa (nn), underground stem; 
തെങ്ങിന്റെ കണ്ടയില്‍ ഒരു 
പൊത്തുണ്ടായിരുന്നു 


കണ്ടകശ്ശനി kaNTakaSSni (nn), 
& grief; 


period of extreme calamity 
ട്രിച്ചവന്‍ 


കണ്ടകശ്ശനി 
പിച്ചപ്പാത്രം എടുത്തു 
കണ്ടന്‍ kaNTan (nn,adj), male cat; 
കണ്ടന്‍ കലമുടച്ചു 

കണ്ടമാനം KaNTamaanaM (adv), 
recklessly; അയാള്‍ എന്നോട്‌ 
കണ്ടമാനം കടം വാങ്ങി 
കണ്ടല്‍ ച്ചി (nn), marsh plant; 
കണ്ടല്‍ വനങ്ങള്‍ തീ വെച്ചു 
നശിപ്പിച്ചു 

കണ്ടവന്‍ kaNTavan (nn), anybody; 
കണ്ടവന്‍ ഇവിടെ കയറി 
വരുന്നത്‌ എനിക്കിഷ്ടമല്ല 
കാണ്ടാമൃഗം kaNTaamRegaM (nn), 
thinocerous; കാണ്ടാമൃഗത്തിന്‌ 
കട്ടിയുള്ള തോലുണ്ട്‌ 
കണ്ടിക്ക്‌ = kaNTikko ൧). cut; 
അയാള്‍ വടി ചെറിയ 
കഷണങ്ങളായി കങണ്ടിക്കുന്നു 


കണ്ടുകെട്ട്‌ 1ച്‌ന്ധ്നം (v1), forfeit; 


അയാളുടെ വീടും 
സ്വത്തുക്കളും കോടതി 
കണ്ടുകെട്ടി 


കണ്ടുപിടിക്ക്‌ kaNTupiTikka (v1), 
invent; അദ്ദേഹം പുതിയ ഒരു 
യന്ത്രം കണ്ടുപിടിച്ചു 

കണ്ടുപിടിത്തം —_kaNTupiTittaM 


(nn), invention; ഗ്രഹാം ബെല്‍ 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ടെലഫോണിന്റെ 
കണ്ടുപിടുത്തം നടത്തി 


കണ്ടുമുട്ട്‌ ചന്ധസ്‌ന്൭ (vt), meet; 


ഞങ്ങള്‍ അവിടെ വച്ച്‌ 
കണ്ടുമുട്ടി 

കണ്ടെടുക്ക്‌ kaNTeTuKKa (vb), 
reclaim a lost thing; നഷ്ടപ്പെട്ടു 
പോയ വസ്തുക്കള്‍ 
കണ്ടെടുത്തു 

കണ്ടെത്ത്‌ kaNTetta (vt), find; 


അന്വേഷിക്കുവിന്‍ കണ്ടെത്തും 


കണ്ടെഴുത്ത്‌ —kaNTeZutta (൧. 
surveying of lands and assesing taxes; 
അയാള്‍ക്ക്‌ 


കണ്ടെഴുത്തായിരുന്നു ജോലി 


കണ്ഠം kaNThaM (nn), throat; 
പാമ്പ്‌ ശിവന്റെ 
കണ്ഠാഭരണമാണ്‌ 
കണ്ഠാച്ഛേദം kaNThacheedaM 
(nn,comp), cutting —the__ throat; 
അയാളുടെ കണ്ഠച്ചേദം 
നടത്തി 

കണ്ഠനാദം KkNThanaadaM 
(nn,comp), _ voice; അവളുടെ 
കണ്ഠനാദം 
കര്‍ണ്ണാനന്ദകരമാണ്‌ 


@ON0DIAl_ kaNThamaala (nn,comp), 


scrofula (disease round the neck); ആ 
കുട്ടിക്ക്‌ കണ്ഠമാല എന്ന 
അസുഖം പിടിപെട്ടു 
കണ്ഠാഭരണം kaNThaabharaNaM 
(nn,comp), ornament for neck; അവള്‍ 
കണ്ഠാഭരണം അണിഞ്ഞു 


കണ്ണട kaNNaTa (nn), spectacles; 
അയാള്‍ കണ്ണട ഈരിവച്ചു 
കണ്ണന്‍ kaNNaN (nn), lord krishna; 
കണ്ണന്‍ വെണ്ണ കട്ടു 

കണ്ണന്‍ പഴം kaNNaN paZaM 
(nn,comp), species of plantain; കണ്ണന്‍ 
പഴവും കദളിപ്പഴവും തിന്നു 
കണ്ണാടി kaNNaTi (nn), mirror; 
ചങ്ങാതി നന്നായാല്‍ കണ്ണാടി 
വേണ്ട 

കണ്ണാടി kaNNaaTi (nn), spectacles; 
മുഖത്തിനു 


ചേരുന്നതായിരിക്കണം 
കണ്ണാടി 

കണ്ണാടി _kaNNaaTi (nn), glass; 
കണ്ണാടിയില്‍ നോക്കി മുഖം 


മിനുക്കി 

കണ്ണി kaNNi (nn), link of a chain; 
അയാള്‍ ചരിത്രത്തിലെ ഒരു 
കണ്ണി മാത്രം 

കണ്ണിമയ്ക്ക്‌ kaNNimayakke (vi), 
wink, അവള്‍ കണ്ണിമയ്ക്കുന്നു 
കണ്ണുകടി ചാഡ്‌ ഗജ), 
jealousy; ഈ കണ്ണുകടിക്ക്‌ ഒരു 
മരുന്നു പറയൂ 

കണ്ണുകെട്ട്‌ kaNNukeTTa (vz), blind 
fold; കള്ളനെ കണ്ണുകെട്ടി 
കൊണ്ടു പോയി 
കണ്ണുതുറിക്ക്‌ kaNNutuRikke (vi), 
stare; അയാള്‍ ഉണര്‍ന്ന്‌ 
കണ്ണുതുറിച്ചു നോക്കി. 
കണ്ണുനീര്‍ kaNNuniiR (nn), tear; 
കണ്ണുകളില്‍ കണ്ണുനീര്‍ 
നിറഞ്ഞു 





84 


MALAYALAM ~ ENGLISH DICTIONARY. 


Compiled & Edited by Dr.’ 





Saratchandran Nair 





കണ്ണുരുട്ട്‌ kaNNuruTTa (vb, comp), 
look angrily with eyes _ popping; 
അയാള്‍ അവനെ കണ്ണുരു 
കാണിച്ചു 

കണ്ണുവയ്ക്ക്‌ kaNNuvaykka (comp 
vb), cast an eye on; അയാള്‍ 
അവളുടെമേല്‍ 
കണ്ണുവച്ചിരുന്നു. 

കണ്ണെഴുത്‌ kaNNaZuta (comp vb), 
collyrium of eye; അവള്‍ 
കണ്ണെഴുതി,പൊട്ടുതൊട്ടു 


കണ്ണേറ്‌ kaNNeeRa (vi), casting of 


the evil eye; കണ്ണേറു 
കൊണ്ടാണത്രേ വിളവു 
നശിച്ചത്‌ 

കണ്ണ്‌ ചിന മജ), ഒഴ; 
കണ്ണുള്ളപ്പോള്‍ കണ്ണിന്‍റെ 


കാഴ്ച അറിയില്ല 

കണ്‍പീള kaNpiiLa (nn,comp), pus 
gathering the eye; കണ്ണില്‍ 
കണ്‍പീളകള്‍ നിറഞ്ഞിരുന്നു 
കണ്‍പീലി kaNpiili (nn), eye lash; 
അയാളുടെ കണ്‍പീലികള്‍ 
പോലും നരച്ചിരുന്നു 
കണ്‍പോള ൬൦൦൧ (nn,comp), 
eye lid; അയാളുടെ 
കണ്‍പോളകള്‍ വേദനിച്ചു 
കതക്‌ 


in 


കതക്‌ kataka (nn), door; 
അടയ്ക്കൂ 

കതിന katina (nn), very thick iron 
tube into which gun powder is packed 
for explosion; അവന്‍ 
കതിനയ്ക്കു തീ കൊടുത്തു 





85 


കതിര്‌ ഖര (nn), ear of com; 
നെല്ലിന്‌ കതിര്‌ വച്ചു 

കതിര്‍ക്ക്‌ katiRkka (vi), shooting up 
of ears in coms; നെല്ല്‌ കതിര്‍ത്തു 


കതിര്‍മണ്ഡപം —katiRmaNDapaM 
(nn), decorated dias specially erected for 


wedding ceremony; അവര്‍ 
കതിര്‍മണ്ഡപത്തില്‍ വച്ച്‌ 
വിവാഹിതരായി 


കതിര്‍ katiR (nn), ray of light; 
പ്രഭാതത്തില്‍ സൂര്യന്‍റെ 
ചെങ്കതിരുകള്‍ തെളിഞ്ഞു 
കത്തനാര്‍ kattanaaR (nn), christian 
priest; കത്തനാര്‍ വന്നില്ല, 
പ്രാര്‍ത്ഥന മുടങ്ങി 


കത്തല്‍  kattal (nn), burning; 
വയറ്റില്‍ ഒരു കത്തല്‍ 
അനുഭവപ്പെട്ടു 

കത്തി ഷ്‌ (nn), knife; അവള്‍ 


കത്തികൊണ്ട്‌ പഴം മുറിച്ചു 
കത്തി kati (nn), type of face make 


up in Kathakali depicting cruel 
characters; ദുര്യോധനന്‌ കത്തി 
വേഷമാണ്‌ 


കത്തിക്ക്‌ kattikka (vt), make a fire; 
അയാള്‍ കടലാസുകള്‍ എല്ലാം 
കത്തിക്കുന്നു 

കത്തിക്ക്‌ kattikka (vt), lit; 
വിളക്ക്‌ കത്തിക്കുന്നു 


അമ്മ 


കത്തിടപാട്‌ 
correspondence; 


kattiTapaaTe = (nn), 
ഞങ്ങള്‍ തമ്മില്‍ 
ഇപ്പോള്‍ യാതൊരു 
കത്തിടപാടുമില്ല 


MALAYALAM ~ ENGLISH DICTIONARY 





കത്തിരിക്ക kattirikka (nn), brinjal; 


കത്തിരിക്കകൊണ്ടുള്ള 
അയാള്‍ക്കിഷ്ടുമല്ല 
കത്തിവാള്‍ ഘി. (nn), bill 
hook; അമ്മ കത്തിവാള്‍കൊണ്ട്‌ 
പഴം മുറിച്ചു 


കത്ത്‌ katta (nn), letter; എനിക്ക്‌ 
ഇന്നലെ ഒരു കത്തുവന്നു 


കറി 


കത്ത്‌ katta (vi), bum; ആ വീട്‌ 
കത്തുന്നു 
കത്രിക്ക്‌ kaTRika (vt), cut by means 


of scissors; അയാള്‍ 
ക്ര്രികകൊണ്ട്‌ കത്രിക്കുന്നു. 
കത്രിക = katRika (nn), ടലി 


ക്ര്രിക കൊണ്ട്‌ കടലാസുകള്‍ 
മുറിച്ചു 

കഥ katha (nn), 
കഥ പറയുന്നു 


ടു മുത്തശ്ശി 
കഥകഴിക്ക്‌ kathakaZikka (comp vb), 
91; ആരൊക്കെയോ ചേര്‍ന്ന്‌ 
അവന്റെ കഥ കഴിച്ചു 


കഥകഴിയ്‌ kathakaZiya (comp vb), 
die; അയാളുടെ കഥ കഴിഞ്ഞു 


കഥാകാരന്‍ kathaakaaran (nn,comp), 
story writer; കഥാകാരന്‍ ഇന്നലെ 
വന്നു 

കഥാതന്തു kathaatantu (ഗമ), 
plot of a story; നാടകത്തിന്‍റെ 
കഥാതന്തു എന്താണ്‌ 


കഥാപാത്രം kathapaatRaM (nn), 


character in 2 story; ഈ 
നാടകത്തിലെ 
കഥാപാത്രങ്ങളെല്ലാം 


വ്യത്യസ്ത ടൈപ്പുകളാണ്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 


കഥാപുരുഷന്‍ kathaapuru$an 
(nn,comp), hero ( of the story or 
biography); കഥാപുരുഷന്‍ 
അവിടെ നിന്ന്‌ ഓടി 
രക്ഷപ്പെട്ടു 


കഥാപ്രസംഗം —_kathapRasaMgaM 
(nn), narration of a story with music; 
എനിക്ക്‌ കഥാപ്രസംഗം 


ഇഷ്ടമല്ല 
കഥാസാരം kathaasaaraM (nn,comp), 


gist of a story; എന്താണ്‌ 
കഥാസാരമെന്നു മനസ്സിലായില്ല 


കദനം ഷി (nn), ഇല്‌; 
അവളുടേത്‌ ഒരു കദനത്തിന്‍റെ 
കഥയാണ്‌ 

കദളി kadaLi (nn), species of plantain; 
കദളിയില്‍ കായ്‌ പഴുത്തു 
കരണം kanaM (nn), check; ഒരു 





കരണത്തടിച്ചാല്‍ മറ്റേ 
കരണവും കാണിച്ചു 
കൊടുക്കുക 

കനം kanaM (nn), thickness; തീരെ 
കനമില്ലാത്ത ഒരു 
വസ്തുവാണത്‌ 

കനക kanaka (adj), pertaining to 
(made of) gold; കനകമണി 
ഹര്‍മ്മ്യങ്ങള്‍ നിറഞ്ഞതാണ്‌ 
കുബേരപുരി 

കനകാംബരം kanakaambaraM (nn), 
flowering ഒലി; മുറ്റത്ത്‌ 
കനകാംബരം പൂത്തു 
നില്‍ക്കുന്നു 

കനക്കെ kanakke (adj), intense; 
നാളെ ഇവിടെ കനക്കെ 


മഴയുണ്ടാകാന്‍ സാധ്യതയുണ്ട്‌ 


86 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 








കനക്ക്‌ kanakka (vi), grow stout; 


ശരീരം വല്ലാതെ കനത്തു 
വരുന്നു 
കനത്ത —kanatta (adj), മയോ 


ഇന്നലെ കനത്ത മഴ പെയ്തു 


കനപ്പ്‌ kanappa (nn), disagreeable 
taste by the action of certain fungi; 
എണ്ണയ്ക്ക്‌ കനപ്പ്‌ മണം 
വരുന്നു 

കനല്‌ kanala (nn), live coal fire; 
അടുപ്പില്‍ നിന്ന്‌ കുറച്ചു 
കനലെടുക്കൂ 


കനവ്‌ kanava (nn), dream; അവള്‍ 
കനവുകള്‍ കാണുന്നു 

കനി Kani (nn), ripe യി കാട്ടില്‍ 
കനികള്‍ ഭക്ഷിച്ച്‌ അവന്‍ 
ജീവിച്ചു 


കനിച്ചില്‍ kaaniccil (nn), oozing; 
തേനിന്‍റെ കനിച്ചില്‍ നിന്നു 


കനിഞ്ഞ്‌ kani~~a (adv), compassion; 


ദയനീയ സ്ഥിതി 


അവളുടെ 
കനിഞ്ഞ്‌ 


കണ്ടു അദ്ദേഹം 
അവിടെ വന്നു 


കനിയ്‌ kaniya (vi), feel sympathy; 


എന്നിട്ടും ആ ദുഷ്ടന്‍റെ 
ഹൃദയം കനിഞ്ഞില്ല 
കനിവ്‌  kaniva (nn), sympathy; 


അയാള്‍ക്ക്‌ അവളോട്‌ കനിവ്‌ 
തോന്നി 

കന്നം kannaM (nn), cheek; അവന്‍ 
അയാളുടെ കന്നത്തടിച്ചു 
കന്നത്തരം —kannattaraM ദ), 
meanness; അവന്റെ കന്നത്തരം 
ആര്‍ക്കും ഇഷ്ടമായില്ല 


87 


കന്നല്‍മൊഴി ലിനി (nn), 
woman with sweet voice; അവള്‍ 
ഒരു കന്നല്‍ മൊഴിയായിരുന്നു. 


കന്നുകാലി kannukaali (nn), cattle; 


കന്നുകാലികളെ നന്നായി 
പരിപാലിക്കണം 

കമ്പനി സീബ്‌ (nn), company; 
കമ്പനിയുടെ ഉല്‍ഘാടനം 


ഗംഭീരമായി നടന്നു 


കമ്പി  kambi (nn), string, ഇരുമ്പ്‌ 
കമ്പി കൊണ്ട്‌ മുറുക്കെ കെട്ടി 


കമ്പി kambi (nn), telegram; താന്‍ 


പുറപ്പെട്ടു കഴിഞ്ഞെന്ന്‌ 
അയാള്‍ കമ്പി കൊടുത്തു 
കമ്പിയില്ലാകമ്പി kambiyillaa 
kambi (NP), wireless; എന്റെ 
കമ്പ്യൂട്ടറില്‍ പുതിയ 
യില്ലാകമ്പി മൌസുകള്‍ 
ഉപയോഗിക്കുന്നു 


കമ്പിളിപ്പുതപ്പ്‌ (൭൩൦ putappd 
(nn), shawl, നല്ല തണുപ്പത്ത്‌ ഒരു 
കമ്പിളിപ്പുതപ്പു വേണം 


കമ്പിളി kambiLi (nn), wool; അത്‌ 


കമ്പിളി കൊണ്ടുള്ള 
പുതപ്പാണ്‌ 
കന്യക kanyaka (nn), _virgin; 
പ്രത്രണ്ടു വയസ്സുള്ള 
കന്യകയെ മാതാപിതാക്കള്‍ 
വിറ്റുവത്രേ 


കപ്പല്‍ ഖുല്‍ (nn), ship; കപ്പല്‍ 
കടലില്‍ ഇറക്കി 


കപ്പ്‌ kappa (nn), cup; ഒരു കപ്പ്‌ 
കാപ്പി കുടിച്ചു 


MALAYALAM ~ ENGLISH DICTIONARY 


കഫം kaphaM = (nn), __ phlegm; 
അയാള്‍ക്കു വല്ലാത്ത കഫം 
ഉണ്ടായിരുന്നു 

കമുക്‌ kamuka (nn), arecanut tree; 
കമുകില്‍ അടയ്ക്ക പറിക്കാന്‍ 
ഒരാള്‍ കയറുന്നു 

കമ്മല്‍ kammal (nn), ear ring; രമ 
കമ്മല്‍ അണിഞ്ഞു 

കയര്‍ 


kayaR (nn), rope; 
ചകിരികൊണ്ട്‌ കയര്‍ 
ഉണ്ടാക്കുന്നു 


കയറ്‌ kayaRa (vi), climb; കള്ളന്‍ 
തെങ്ങില്‍ കയറി 

കയ്പയ്ക്ക kayppaykka (nn), bitter 
gourd; കയ്പയ്ക്കയുടെ കയ്പ്‌ 


എനിക്കിഷ്ടമാണ്‌ 

കയ്പുള്ള kayppulLa (adj), bitter; 
കാഞ്ഞിരത്തിന്‍റെ കുരു 
കയ്പുള്ളതാണ്‌ 

കയ്യേറ്റംചെയ്യ്‌ kayyeeRRaMceyya 
(vt), assault; അക്രമികള്‍ 
യാത്രക്കാരെ കൈയ്യേറ്റം 
ചെയ്തു. 

കരംഗ്രഹിക്ക്‌ karaMgrahikka 
(comp vb), hold one’s hand(marriage); 
അവള്‍ അയാളുടെ കരം 
ഗ്രഹിച്ചു 


കരച്ചില്‍ 1൧൦0 (nn), crying; 
അവന്‌ വല്ലാതെ കരച്ചില്‍ 
വന്നു 

കരടി karaTi (nn), bear; കരടിക്ക്‌ 
കറുത്ത രോമങ്ങളുണ്ട്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 





88 





കരണ്ടി KkaraNTi (nn), spoon; ഒരു 
കരണ്ടി നിറയെ പഞ്ചസാര 
തിന്നു 

കരപ്പന്‍ ഷാ (nn), 
കുട്ടിക്ക്‌ കരപ്പൻ വന്നു 
കരയ്‌ ക്യ ൮൮). ബബ 
എന്തിനാണ്‌ ഇങ്ങനെ 
കരയുന്നത്‌? 

കരയേറ്റം karayeeRRaM (nn,comp), 
landing ashore; അവിടെ നിന്ന്‌ 
പിന്നീട്‌ കരയേറ്റമായിരുന്നു 
കരള്‍ kara മ്മ), __ liver; 
മഞ്ഞപിത്തം കരളിനെ 
ബാധിക്കുന്നു 

കരി kari (nn), soot; കരിയില്‍ 
നിന്ന്‌ കണ്ണിലെഴുതാനുള്ള 
കണ്‍മഷിയുണ്ടാക്കുന്നു 


scabies; 


കരിമ്പ്‌ karimba (nn), sugar cane; 
ഞാന്‍ കരിമ്പ്‌ നട്ടു 

കരിപ്പട്ടി karippaTTi (nn), palm gur; 
ഞാന്‍ കരിപ്പട്ടികൊണ്ടുള്ള 
കാപ്പി കുടിച്ചിട്ടുണ്ട്‌. 
കരിവേപ്പില ബ്രി (nn), 
curry leaf; കരിവേപ്പില 
കറിയിലിടുന്നു 


കരിവേപ്പ്‌ kariveeppa (nn), curry 
leaf tree; കരിവേപ്പിന്‍്റെ ഇല 
കറിയിലിടുന്നു 

കരു 1 (nn), dice 
അവന്‍ അടുത്തൊരു 
കൂടി നീക്കി 
കരുകരുക്ക്‌ karukarukke (comp vb), 
have irritation in the eyes; എന്റെ 
കണ്ണ്‌ കരുകരുക്കുന്നു 


in chess; 
കരു 


MALAYALAM - ENGLISH DICTIONARY 


കരുകരുപ്പ്‌ —_karukaruppa (8), 
invitation, കണ്ണിലെ കരുകരുപ്പ്‌ 
ഇതുവരെ മാറിയില്ല 

കരുണ —karuNa_ (nn), അജ 
കരുണ ചെയ്യുവാനെന്തു 
താമസം 


കരുണരസം (nn), 
pathos; oh മുഖത്ത്‌ കരുണ 
രസം വരുന്നില്ല 
കരുണാകടാക്ഷം 
karuNaakaTaak$aM (nn,comp), look of 
compassion; അയാളുടെ 
കരുണാകടാക്ഷം അവന്റെ 
മേല്‍ പതിഞ്ഞില്ല 


കരുണാമയം karuNaamayaM 
(nn,comp), fall of mercy; അപ്പോള്‍ 
അദ്ദേഹത്തിന്റെ മുഖം 
കരുണാമയമായിരുന്നു 


കരുതല്‍ karutal (nn), reserve fund; 
അയാള്‍ കരുതല്‍ നിധി 
ദുര്‍വിനിയോഗം ചെയ്തു 
കരുതല്‍ karutal (nn), consideration; 
എന്റെ മേല്‍ യാതൊരു 
കരുതലും ഉണ്ടായിരുന്നില്ല, 
കരുത്‌ karuta (vi), believe; ഞാന്‍ 
വരുമെന്ന്‌ അയാള്‍ കരുതി 
കരുതി വയ്ക്ക്‌ 1 ശുഭ 
(vi), keep safely; കരുതി 
വച്ചിരുന്ന പണം മുഴുവന്‍ 
നഷ്ടമായി 

കരുത്തന്‍ karuttan (nn), powerful 
person; അയാള്‍ ഒരു 
കരുത്തനായിരുന്നു 


karuNarasaM 


Compiled & Edited by Dr.V. Saratchandran Nair 





കരുത്തുള്ള ശയി (24, 
strong; കരുത്തുള്ള ഒരു 
മനുഷ്യനാണയാള്‍ 

കരുത്ത്‌ 1 (nn), ടല; 
അയാളുടെ കരുത്തും 
ബുദ്ധിശക്തിയും അപാരം 
തന്നെ 


കരുനീക്ക്‌ —karuniikka (comp vb), 
move the dice in game, ആനന്ദ്‌ 
അടുത്ത കരുനീക്കി 
കരുവന്‍ —karuvan (nn), 
കുട്ടിക്ക്‌ കരുവന്‍ വന്നു 
കരുവാളിക്ക്‌ kuruvaaLikke (vi), 


measles; 





grow black from sun or fire; 
അയാളുടെ മുഖം 
കരുവാളിച്ചു കിടന്നിരുന്നു 
കരുവാളിപ്പ്‌ 1ശ്ഡലി8 (nn), 
growing black; അയാളുടെ 
മുഖത്തെ കരുവാളിപ്പ്‌ 
മാഞ്ഞില്ല 

കരയേറ്‌ karayeeRa (comp vb), 
ascend; അയാള്‍ ആ 
കഷ്ടപാടില്‍നിന്ന്‌ കരയേറി 
കര്‍ക്കശം kaRkkaSaM (nn), 
harshness; അയാളുടെ 
പെരുമാറ്റം എപ്പോഴും 


വളരെ കര്‍ക്കശമാണ്‌ 


കര്‍ക്കശമായ kaRKkkaSamaya (adj), 
harsh; വളരെ കര്‍ക്കശമായ 
പെരുമാറ്റമായിരുന്നു 
അയാളുടെത് 

കര്‍ണ്ണം — kaRNNaM (ആ). ജേ 
കര്‍ണ്ണന്റെ കര്‍ണ്ണാഭരണം 
തിളങ്ങുന്നുണ്ടായിരുന്നു 


89 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





kaRNNannaaLaM 


കര്‍ണ്ണനാളം 
(nn,comp), ear 
കര്‍ണ്ണനാളത്തിലൂടെ 
കര്‍ണ്ണപുടത്തിലെത്തുന്നു 
കര്‍ണ്ണപാളി KaRNNapaaLi 
(nn,comp), passage to the inner ear; 
അവന്റെ കര്‍ണ്ണപാളികളില്‍ 
വലിയ ശബ്ദം വന്നലിച്ചു 
കര്‍ണ്ണപുടം kaRNNapuTaM 
(nn,comp), ലേ drum; ശബ്ദും 
ബാഹ്യകര്‍ണ്ണത്തിലൂടെ 
പ്രവഹിച്ച്‌ 
കര്‍ണ്ണപുടത്തിലെത്തിക്കുന്നു 
കര്‍ത്തവ്യം KaRttavyaM (nn), duty: 
അയാള്‍ അയാളുടെ 
കര്‍ത്തവ്യങ്ങള്‍ നിറവേറി 


കര്‍ത്താവ്‌ kaRttaava (nn), author; 


canal; 
ശബ്ദം 


ആരാണ്‌ ഈ ഗ്രസ്ഥത്തിന്‍റെ 
കര്‍ത്താവ്‌ 

കര്‍ത്താവ്‌ kaRttaava (nn), lord ; 
കര്‍ത്താവേ ഇവര്‍ 
ചെയ്യുന്നത്‌ എന്താണെന്ന്‌ 


ഇവര്‍ അറിയുന്നില്ല 


കര്‍ത്താവ്‌ kaRitaava (nn), subject; 
കര്‍ത്താവും കര്‍മ്മവും 
ക്രിയയും വാക്യത്തിന്റെ 
പ്രധാന അംഗങ്ങളാണ്‌ 

കല kala (nn), art; കല ജീവിതം 
തന്നെ 

കലം kalaM (nn), earthenware pot 
with a broad mouth; കലത്തില്‍ 
കഞ്ഞി വച്ചു 


കലക്ക്‌ ചചാര (vt), ൦ up; 
അയാള്‍ ആ വെള്ളം കലക്കി 





കലക്ക്‌ kalakka (v1), confuse; ആ 
alg എല്ലാവരും കൂടി 
കലക്കി 

കലക്ക്‌ kalakke (v1), do abortion; 
ഗര്‍ഭം കലക്കി 


കലക്ക്‌ —kalakka (൮), ജാര്‍ 
perfomance, അവന്‍ ഗാനമേള 
കലക്കി 


കലങ്ങല്‍ kalannal. (nn), muddy; 
കലങ്ങല്‍ ഒരിക്കല്‍ തെളിയും 
കലങ്ങ്‌ — kalannal (vi), ധി; 
മഴക്കാലത്തു കുളത്തിലെ 
വെള്ളം കലങ്ങുന്നു 
കലണ്ടര്‍ kalaNTaR (nn), calendar; 
കലണ്ടര്‍ ഈ 
വര്‍ഷത്തെതാണ്‌ 
കലമ്പല്‍ —kalambal (nn), uproar; 
അവന്‍ എപ്പോഴും കലമ്പല്‍ 
കൂട്ടുന്നു 
കലമ്പ്‌ കൂട്ട്‌ kalamba kuuTTa (vi), 
make disturbance; അവന്‍ 
എപ്പോഴും കലസ്പ്‌ കൂട്ടുന്നു 
കലപ്പ kalappa (nn), plough; കാള 
കല, 
വലിച്ചുകൊണ്ടുപോകുന്നു 
കലമാന്‍ !ചിന്മറ (nn), homed deer; 


കലമാന്‍്റെ കൊമ്പ്‌ ഒടിഞ്ഞു 
പോയി 


കലര്‌ kalara (vi), get mixed up; 
രണ്ടു പദാര്‍ത്ഥങ്ങള്‍ അങ്ങനെ 
കൂടിക്കലരുന്ന 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കലര്‍ത്ത്‌ ചിച്ഡട 0൧), ബി 
ഭക്ഷണപദാര്‍ത്ഥങ്ങളില്‍ മായം 
കലര്‍ത്തി 


കലര്‍പ്പ്‌ kalaRppa (nn), mixture; 
രണ്ടു രാസപദാര്‍ഥങ്ങളുടെ 
കലര്‍പ്പാണിത്‌ 

കലശം kalaSaM (nn), water pot; 
ചിതാഭസ്മം ഒരു കലശത്തില്‍ 
എടുത്തു കൊണ്ടുവന്നു 
കലശല്‍ കൂട്ട്‌ kalaSalkuuTTa (vb, 
comp), create tumult; അയാള്‍ 
എപ്പോഴും കലശല്‍ കൂട്ടുന്നു 
കലശല്‍ kalaSSal (nn), confusion; 
അയാള്‍ എപ്പോഴും കലശല്‍ 
ഉണ്ടാക്കുന്നു 
കലഹം — kalahaM 
കലഹം മൂലം 
ഉണ്ടാവുന്നു 
കലഹക്കാരന്‍ kalahakkaaran (nn), 
rebel; അവന്‍ ഒരു 
കലഹക്കാരനാണ്‌. 
കലഹപ്രിയന്‍ kalahapRiyan 
(nn,comp), quarrel monger; അയാള്‍ 
ഒരു കലഹപ്രിയന്‍ ആണ്‌. 
കലഹിക്ക്‌ kalahikka (vi), get in to 
fight; അവര്‍ തമ്മില്‍ 
എപ്പോഴും കലഹിക്കുന്നു. 
കലാകാരന്‍ kalaakaaran (nn), artist; 


(nn), — fight; 


ദുഃഖം 


ഉറൂബ്‌ ഒരു 
കലാകാരനായിരുന്നു 
കലാപം kalaapaM (nn), revolt; 


കലാപം അടിച്ചമര്‍ത്തപ്പെട്ടു 


കലാവിദ്യ kalaavidya (comp n), 


practice of arts; അയാളുടെ 


കലാവിദ്യ എല്ലാവരാലും 
പ്രശംസിക്കപ്പെട്ടു 
കലാശം kalaaSaM (9), end; 


യുദ്ധത്തിന്‍റെ കലാശമായിരുന്നു 
അത്‌ 


കലാശിക്ക്‌ KalaaSikke (vb), come to 
end; എല്ലാം 
സമാധാനപരമായി കലാശിച്ചു 
കലി kali (nn), feeling of anger; 
അയാള്‍ക്ക്‌ കലി വന്നു 


കലി kali (nn), god of evilness; കലി 
വരുത്തി വച്ച വിന 


കലികയറ്‌ kalikayaRa (comp vb), 
make one angry; അയാള്‍ കലി 
കയറി എന്തൊക്കെയോ 
ചെയ്തു 


കലികാലം kalikaalaM (ജ്യ), 
time of kali; കലികാലത്തില്‍ 
എല്ലാം ഇങ്ങനെയാണത്രേ 


കലിക്ക്‌ kalikka (vi), have a feeling 
of — distinterest; കുറെ നാള്‍ 
കഴിഞ്ഞപ്പോള്‍ അയാള്‍ക്ക്‌ 
എല്ലാം കലിച്ചു തുടങ്ങി 


കലിപ്പ്‌ — kalippa (nn), distaste; 


എല്ലാത്തിനോടും ഒരു കലിപ്പ്‌ 
അയാള്‍ക്കനുഭവപ്പെട്ടു 
കലിയുഗം 
yuga or age of kali; 
അവസാനിക്കാറായി 
കലുഷത kaluSata (nn), impurity; 
അയാളുടെ കലുഷത 
എല്ലാവരുടേയും വെറുപ്പിനു 
കാരണമായി 


kaliyugaM_(nn,comp), 
കലിയുഗം 





91 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 








കലുഷമായ 
confused and clearless; 
കലുഷമായ 
ഒരന്തരീക്ഷമായിരുന്നു 
അപ്പോള്‍ 
കലോപാസകന്‍ 
(nn,comp), devotee 
അദ്ദേഹം 
കലോപാസകനായിരുന്നു 


കല്‍ക്കണ്ടം kalkkaNTaM (nn), sugar 
candy; Helaomso 
മധുരമുള്ളതാണ്‌ 
കല്‍ക്കരി — kalkkari 
കല്‍ക്കരി 
തീവണ്ടികള്‍ 
കുറവാണ്‌ 
കല്‍ക്കി ചി (ജബ), സ 
incarnation of lord vishnu; കല്കി 
വിഷ്ണുവിഒ പത്താമത്തെ 
അവതാരമാ 


kalu$amaaya (adj), 
വളരെ 


kaloopaasakan 
of the arts; 
ഒരു 


(nn), coal; 
ഉപയോഗിക്കുന്ന 


ഇപ്പോള്‍ 


കല്‍പ്പന kalppana (nn), command; 


രാജാവ്‌ കല്പന 
പുറപ്പെടുവിച്ചു 
കല്‍പ്പനാശക്തി kalppanaaSakti 
(nn,comp), power of imagination; 
അദ്ദേഹത്തി ഒ 
കല്പനാശക്തിയുടെ 
വൈഭവമാണത്‌ 
കല്പവൃക്ഷം kalpavRak$aM 
(nn,comp), tree 1൩ indra’s garden; 
തെങ്ങ്‌ ഒരു കല്പവൃക്ഷമായി 
കരുതപ്പെടുന്നു 

കല്പാന്ത kalpaanta (nn), end of 
universe; കല്പാന്ത 





92 


കാലത്തോളം അദ്ദേഹത്തിന്‍റെ 
നാമം സ്മരിക്കപ്പെടും 
കല്പിക്ക്‌ kalpikka (vi), order; 
രാജാവ്‌ കല്പിക്കുന്നു 
കല്പിതം kalpitaM (nn), falsehood; 
ഈ കഥ കല്പിതമാണ്‌ 


കടല്‍പ്പായല്‍ kaTalppayal 
(nn,comp), sea weed; 
കടല്‍പ്പായലിന്‍റെ പച്ച നിറം 
ആ പ്രദേശം മുഴുവന്‍ 
വ്യാപിച്ചിരുന്നു 

കല്യാണം kalyaaNaM (nn), marriage; 
അവരുടെ കല്യാണം 
കഴിഞ്ഞു. 

കല്യാണപ്പെണ്ണ്‌ _kalyaaNappeNNa 
(nn), മജ; കല്യാണപ്പെണ്ണിനെ 
അണിയിച്ചൊരുക്കി 
കല്യാണപ്പൊരുത്തം 
kalyaaNapporuttaM (nn,comp), 
auspicious affinity of horoscopes; 
അവര്‍ക്കു തമ്മില്‍ 


കല്യാണപ്പൊരുത്തമില്ലായിരു 
ന്നു 

കല്യാണി kalyaaNi (nn), beautiful 
married woman; അവള്‍ ഒരു 
കല്യാണിയാണ്‌ 


കല്ലന്‍ kallan (nn), stone hearted 
person; അയാള്‍ ഒരു കല്ലനാണ്‌ 


ജല kallaRa മമ), ഞി; 
മരിച്ചയാളെ കല്ലറയില്‍ 
അടക്കി 

കല്ലാശാരി — kallaaSaari_(nn,comp), 
കല്ലാശാരി വീടു 


stone mason; 
പണിയുന്നു 


MALAYALAM ~ ENGLISH DICTIONARY 





കല്ലിക്ക്‌ ചിര (vi), wound hard as 
stone; ശരീരത്തില്‍ ചോര 
കല്ലിച്ച പാടുകള്‍ കണ്ടു 
കല്ലിടുക്ക്‌ ചിസ്ധിദ (nn,comp), 
narrow crack between rocks or stones; 
ഈ കല്ലിടുക്കിലൂടെ നോക്കൂ 
കല്ലിപ്പ്‌ kallippa (nn), becoming hard 
and solid; കുട്ടിയുടെ മുഖത്ത്‌ 
കല്ലിപ്പ്‌ കാണപ്പെട്ടു. 
€QJ2QS_kallumaTa (nn,comp), stone 
quary; കല്ലുമടയില്‍ നിന്ന്‌ കല്ല്‌ 
വെട്ടിയെടുക്കുന്നു 

കല്ലുളി kalluLi (nn,comp), chisel for 
grinding stone or granite; കല്ലാശാരി 
കല്ലുളികൊണ്ട്‌ കല്ലു ചെത്തി 
കല്ലോലിനി ഖല (nn), river; 
കല്ലോലിനിയുടെ തീരങ്ങളില്‍ 
കവി ഇരുന്നു 

കല്ല്‌ kalla (nn), stone; കല്ലെടുത്ത്‌ 
കുട്ടി മാവിലേക്ക്‌ എറിഞ്ഞു 


കല്‍ഹാരം kalhaaraM — (nn), 
mythical flower; കല്‍ഹാര 
പുഷ്പം തേടി അയാള്‍ 
അലഞ്ഞു 

കവചം  kavacaM (nn), armour; 
പട്ടാളക്കാരന്‍ കവചം 
ധരിച്ചു 

കവടി ഷണ സ), ഡേ 


അയാള്‍ കവടി നിരത്തി 


കവടിക്കാരന്‍ kavaTikkaaran (nn), 
astrologer; അയാള്‍ 


കവടിക്കാരനാണ്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 


ക്വട്ട kavaTTa (nn), fork formed by a 
tree branch; അയാള്‍ മരത്തിന്‍റെ 
ഒരു കവട്ട ഒടിച്ചെടുത്തു 
കവണ kavaNa (nn), string used for 
pelting stones; കുട്ടി 
കവണകൊണ്ട്‌ എയ്തു 


കവണി kavaNi (nn), kind of cloth 
worn by Muslims; അമ്മൂമ്മ ഒരു 
കവണി ചുറ്റി 

കവനം kavanaM (nn), composing 
poetry; അയാളുടെ കവനം 
എല്ലാവരും അംഗീകരിച്ചു 
കവയിത്രി kavayiTRi (nn), poetess; 
കവയിത്രി കവിത എഴുതുന്നു 
കവയ്ക്ക്‌ kavaykka (vi), set legs 
apart; അവന്‍ കാലു കവച്ചു 
കവരം (nn), മമ 
മരത്തിന്റെ കവരത്തില്‍ 
കുരങ്ങന്‍ ചാടിക്കളിച്ചു 


കവരംപൊട്ട്‌  kavaraMpoTTe (vb), 
shoot a branch out; മരത്തിന്‍റെ 
ഒരു പുതിയ കവരം പൊട്ടി 


rob; ആ 
മനസ്സു 


kavaraM 


കവര്‌ kavara (vt), 
ചിത്രം 
കവരുന്നതായിരുന്നു 


കവര്‍ക്ക്‌ kavaRkke (vi), experience 
acrid taste; ആ പലഹാരം 
കവര്‍ക്കുന്നു 

കവര്‍ച്ച kavaRcca (nn), robbery: 
പട്ടാപ്പകല്‍ ബാങ്ക്‌ കവര്‍ച്ച 
നടത്ത 


കവര്‍ച്ചക്കാരന്‍ —kavaRccakkaaran 
(nn), burglar; അയാള്‍ ഒരു 
കവര്‍ച്ചക്കാരനാണ്‌ 





93 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കവര്‍ kavaR (nn), envelope; ആ 
കത്ത്‌ ഒരു കവറില്‍ ഇട്ടു 
തരൂ 

കവല kavala (nn), place where two 


or more roads meet; കവലയില്‍ 
വച്ച്‌ ഞാനൊരു 
സുഹൃത്തിനെ കണ്ടുമുട്ടി 
കവലച്ചട്ടമ്പി kavalaccaTTambi 
(nn,comp), knight of the road; 
കവലച്ചട്ടമ്പി കവലയില്‍ 
വഴക്കിടുന്നു 

കവാടം kavaaTaM (nn), door; 
കൊട്ടാരത്തിന്റെ കവാടം 


മലര്‍ക്കെ തുറക്കപ്പെട്ടു 
കവാത്ത്‌ ഷം (nn), military 


march; ഡ്യൂട്ടിപോലീസുകാരന്‍ 
കവാത്തു നടത്തുന്നു 

കവി kavi (nn), poet; കവി 
കവിത എഴുതുന്നു 
കവിഞ്ഞൊഴുക്‌ —kavi~~oZuka 
(comp vb), overflow; പാത്രത്തില്‍ 
നിന്ന്‌ വെള്ളം 
കവിഞ്ഞൊഴുകുന്നു 

കവിത — kavita (nn), poem; 
എനിക്ക്‌ കവിത ഇഷ്ടമാണ്‌ 
കവിതാസമാഹാരം 
kavitaasamaahaaraM (comp 2), 
collection of poetry; കവി ഒരു 
കവിതാസമാഹാരം 
പുറത്തിറക്കി 


കവയത്രി kavaiyatRi (nn), poetess; 
കമലാദാസ്‌ ഒരു ഇന്‍ഡോ- 
ആംഗ്ലിയന്‍ കവയത്രിയാണ്‌ 
കവിയശഃപ്രാര്‍ത്ഥി 


kaviySahpRaRtthi (nn,comp), aspirant to 


poetic fame; അവന്‍ 
കവിയശഃപ്രാര്‍ത്ഥിയാണ്‌ 
കവിയ്‌ — kaviya (vi), 
ഇവിടെ ജനങ്ങളുടെ 
കവിയുന്നു 

കവിള്‍ത്തടം kaviLttaTaM 
(nn,comp), cheek region; കുട്ടിയുടെ 
കവിള്‍ത്തടത്തില്‍ ഉമ്മ വച്ചു 
കവിള്‍ 1൭൮. (nn), cheek; അമ്മ 


ഒരു 


exceed; 


എണ്ണം 


കുട്ടിയുടെ കവിളില്‍ ഉമ്മ 
വച്ചു 

കവിഴ്‌ (കമിഴ്‌) kaviZa (kamiza) 
(vi), be overturned; കൂട്ടി 


കവിഴ്‌ന്നു വീണു 

കവിഴ്ത്ത്‌ kaviZata (൧), tum 
upside down; അയാള്‍ പാത്രം 
കവിഴ്ത്തി വച്ചു 

കശകശപ്പ്‌ kaSakaSappa (൩), 
bitterness; ആ പലഹാരത്തിന്‌ 
വല്ലാത്ത കശകശപ്പു തോന്നി 
കശക്ക്‌ —kaSakka (vt), shuffle; 
അയാള്‍ ചീട്ടുകൾ കശക്കി 
കശപിശ kaSapiSa (nn), commotion; 
അവര്‍ തമ്മില്‍ എപ്പോഴും 
കശപിശകൂടുന്നു 
കശാപ്പുകാരന്‍ 
(n), butcher; 
കശാപ്പു നടത്തി 
കശാപ്പ്‌ kaSaappa (nn), slaughter; 


ഇറച്ചിവെട്ടുകാരന്‍ കശാപ്പു 
നടത്തി 


കശുമാങ്ങ 
cashew fruit; 


kaSaappukaaran 
കശാപ്പുകാരന്‍ 


kaSumaanja (൧൮), 
കശുമാങ്ങയുടെ 


94 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ചുവട്ടില്‍ 


കശുവണ്ടി 
നില്‍ക്കുന്നു 


കശുമാവ്‌ kaSumaava (nn), cashew 
nut tree; കശുമാവ്‌ പൂത്തു 
കശുവണ്ടി kaSuvaNTi (nn), cashew 
nut; കശുവണ്ടി കയറ്റുമതി 
ചെയ്യുന്നു 


കശേരു kaSeeru (nn), vertebra; 
കശേരു ഇല്ലാത്ത ഒരു 
ജീവിയാണ്‌ പാമ്പ്‌ 

കശ്മലത kaSamalata ദ), 


wickedness; അയാളുടെ കശ്മലത 
എല്ലാവരാലും വെറുക്കപ്പെട്ടു 
കശ്മലന്‍ kaSamalan (nn), wicked 


person; അവന്‍ ഒരു 
കശ്മലനാണത്രേ 
കഷ്ണം kaSNaM (nn), bit; ഒരു 
കഷ്ണം ഉപ്പെടുത്ത്‌ 
വെള്ളത്തിലിട്ടു 


കഷ്ണിക്ക്‌ kaSaNikkea (vt), cut into 
piece; അയാള്‍ ആ പച്ചക്കറി 
കഷ്ണിച്ചു 

കഷണ്ടി kaSaNTi (nn), baldness; 
കഷണ്ടിക്ക്‌ മരുന്നില്ല 


കഷണ്ടിക്കാരന്‍ ഷ്പ 
(nn), മലി - മി _ person; 
കഷണ്ടിക്കാരന്‍ മറ്റൊരു 


കഷണ്ടിക്കാരനെ കാണുന്നു 
കഷായം kSaayaM (nn), ayurvedic 
decoction; വൈദ്യന്‍ 
കഷായത്തിന്‌ കുറിച്ചു തന്നു 
കഷ്ടം 14൩ (nn), pain; അവന്‍ 
കുറെ കഷ്ടമനുഭവിച്ചു 


കഷ്ടം 147൭൧ (nn), pity; അയ്യോ 
കഷ്ടം എത്ര ദുസ്സഹമാണ്‌ 
അവന്റെ സ്ഥിതി 


കഷ്ടകാലം ka$TakaalaM (nn,comp), 


time of misfortue; കഷ്ട കാലം 
വരുമ്പോള്‍ ഒന്നായിട്ട്‌ 
നില്ക്കണം 

കഷ്ടപ്പെട്‌ എന്ന (vi), be 
affected; അയാള്‍ വല്ലാതെ 
കഷ്ടപ്പെടുന്നു 

കഷ്ടപ്പാട്‌ ഷന (nn), trouble; 
അയാള്‍ കഷ്ടപ്പാടറിയാതെ 
വളര്‍ന്നതാണ്‌ 


കഷ്ടപ്പെടുത്ത്‌ kaSTappeTutta (vt), 
afflict; അയാളെ എല്ലാവരും 
കഷ്ടപ്പെടുത്തുന്നു 
കഷ്ടാനുഭവം —_—kaSTaanubhavaM 
(nn), experience of ചിന; 
ഇതൊക്കെ ജീവിതത്തിലെ 
ചില കഷ്ടാനുഭവങ്ങളാണ്‌ 

കഷ്ടി 1൦ 
ഇപ്പോള്‍ 

കഷ്ടിയാണ്‌ 


കഷ്ടിച്ച്‌ (ചനം (adv), hardly; 
അയാള്‍ കഷ്ടിച്ച്‌ അവിടെ 
വരെ വന്നു 

കഷ്ടിപിഷ്ടി —kaSTipisTi മ, 
scantiness; ഇവിടെ എല്ലാം 
ഇപ്പോള്‍ കഷ്ടിപിഷ്ടിയാണ്‌ 
കസര്‍ത്ത്‌ kasaRtta (nn), bodily 
exercise; അയാള്‍ രാവിലെ 
കുറെ കസര്‍ത്ത്‌ നടത്തി 


കസവുകര kasavukara (nn,comp), 
border on fringe embroidery on clothes; 


(nn), 


ഇവിടെ 


shortage; 
അരി 





95 


MALAYALAM ~ ENGLISH DICTIONARY 


സാരിയുടെ കസവുകര 
കാണാന്‍ നല്ല ചന്തം ആണ്‌ 


കസവുനേര്യത്‌ ——_kasavuneeryata 
(nn,comp), nice cloth decorated on 
borders with kasavw'; വല്യമ്മ 


കസവുനേര്യത്‌ ധരിച്ചു 
കസവുപണി kasavupaNi 
(nn,comp), gold or silver embroidery on 
cloth; അയാള്‍ കസവു 
പണികള്‍ ചെയ്യുന്ന 
ആളായിരുന്നു 

കസവ്‌ kasava (nn), gold or silver 
thread; സാരിയുടെ കസവ്‌ 
മനോഹരമായിരുന്നു 


കസേര kaseera (nn), chair, അവന്‍ 
കസേരയില്‍ ഇരുന്നു 


കസ്തൂരി kastuuri (nn), musk; 
കസ്തൂരി ഒരു സുഗന്ധ 
ദ്രവ്യമാണ്‌ 

കസ്തൂരിമഞ്ഞള്‍ kastuurima~~aL 
(nn,comp), plant; കസ്തൂരി 
മഞ്ഞള്‍ അവള്‍ മുഖത്തു 
പുരട്ടി 

കസ്തൂരിമാന്‍ kastuurimaan 
(nn,comp), musk deer; അയാള്‍ 
ഒരു കസ്തൂരി മാനിനെ 
പിടിച്ചു 

കള kala (nn), weed; വയലില്‍ 
കളകള്‍ നിറഞ്ഞിരുന്നു 

കളം kalaM (nn), threshing floor; 
ഈ കളത്തില്‍ കുറെ 
നെല്ലുണ്ടായിരുന്നു 

കളകണ്ഠം kaLakaNThaM 
(nn,comp), sweet voice; അവളുടെ 


Compiled & Edited by Dr.V. Saratchandran Nair 


കളകണ്ഠത്തില്‍ നിന്ന്‌ 
സംഗീതം പ്രവഹിച്ചു 
കളകളം  kaLakaLaM ര), 
sweet melodious voice; പുഴ 
കളകളം പൊഴിച്ചു 
കളങ്കം kaLanaM (nn), blemish; 


അയാള്‍ ഈ വംശത്തിനു 
തന്നെ കളങ്കമാണ്‌ 

കളപ്പുര kaLappura (nn), granary; 
കിളികള്‍ കളപ്പുരകളില്‍ 
ശേഖരിക്കുന്നില്ല 
കളപ്പുരവിചാരിപ്പുകാരന്‍ 


kaLappuravicaarippukaaran (nn), care 
taker, അയാള്‍ അവിടുത്തെ 


കളപ്പുര 
വിചാരിപ്പുകാരനായിരുന്നു 
കളമെഴുത്‌ —kaL_ameZuta 
drawing of __tantric 
ഉത്സവത്തോടനുബസന്ധിച്ച്‌ 
കളമെഴുതി 
കളമൊഴി = kaLamoZi (nn,comp), 
കളമൊഴി 





(vi), 
designs; 


woman's sweet voice; 
പാടി 

കളയ്‌ kaLaya (vt), loose; അയാള്‍ 
പുസ്തകം കളഞ്ഞു 
കളയ്‌ (vt), 
opportunity; അവന്‍ 
അവസരം കളഞ്ഞു 
കളരി kaLari (nn), school for dual 
fight; അവന്‍ കളരിയില്‍ 
പഠിക്കുന്നു 

കളവ്‌ kaLava (nn), theft; അയാള്‍ 
പല കളവുകളും ചെയ്തു 


kaLaya lost an 


ഒരു 


96 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കളി kaLi (nn), play; കുട്ടി കളി 


കഴിഞ്ഞ്‌ മടങ്ങിയെത്തി 
കളിക്കാരന്‍ —kaLikkaaran (nn), 
player; അയാള്‍ നല്ല 
കളിക്കാരനായിരുന്നു 
കളിക്കോപ്പ്‌ kaLikkooppa 


(nn,comp), toys; കുട്ടി കളിക്കോപ്പ്‌ 
വലിച്ചെറിഞ്ഞു 


കളിക്ക്‌ — kaLikko = (vi), _ play; 
എപ്പോഴും കളിച്ചാല്‍ 
മതിയോ? 


കളിത്തട്ട്‌ യന്ന —(nn,comp), 
play ground; അവര്‍ കളിത്തട്ടില്‍ 
കളിക്കുന്നു 

കളിത്തട്ട്‌ kaLittaTTa (nn), stage; 
കളിത്തട്ടില്‍ അവന്‍ കയറി 
നിന്നു 

കളിപ്പാവ ഷമ (അമ്മ), 
doll; കുട്ടിക്ക്‌ ഒരു കളിപ്പാവ 
വാങ്ങിക്കൊടുത്തു 
കളിപ്പിക്കല്‍ — kaLippikkal (nn), 
cheating; പറഞ്ഞു കളിപ്പിക്കല്‍ 
നടന്നിരുന്നു 


കളിമ, 


kaLimaNNa (nn), clay; 
ശില്‌, കളിമണ്ണുകൊണ്ട്‌ 
ശില്പമുണ്ടാക്കി 


കളിയാക്ക്‌ kaLiyakka (vt), make 
fun; അവനെ എല്ലാവരും 
കളിയാക്കി 
കളിയാട്‌ kaLiyaaTs (vi), play (by 
children); കുട്ടികള്‍ മുറ്റത്ത്‌ 
കളിയാടുന്നു 


കളിയാട്ടം —kaLiyaaTTaM (nn), 
religious play; കാവില്‍ ഇന്ന്‌ 
കളിയാട്ടമായിരുന്നു 
കളിവള്ളം kaLiveLLaM (nn,comp), 
long narrow boat used in boat race; 
പുഴക്കടവില്‍ കളിവെള്ളം 
കെട്ടിയിട്ടു 

കളിവാക്ക്‌ kaLivaakka (nn,comp), 
joke; അവന്‍ അവളോട്‌ 
കളിവാക്കു പറഞ്ഞു 

കള്ളം kaLLaM (nn), lie; അയാള്‍ 
ഒരു കള്ളം പറഞ്ഞു 


കള്ളം ചെയ്യ്‌ kallaM (nm), 
stealing; അവന്‍ ബാങ്കിലെ 
അക്കൌണ്ടില്‍ കള്ളം 
ചെയ്തു 


കള്ളച്ചൂത്‌ ഖഗ (nn,comp), 
false play in dice; ധര്‍മ്മപുത്രര്‍ 
കള്ളച്ചൂതില്‍ തോറ്റു 
കള്ളത്തരം kaLLattaraM (nn,comp), 
falschood; കുട്ടികള്‍ കള്ളത്തരം 
കാണിച്ചു 

കള്ളത്താക്കോല്‍ kal Lattaakkool 
(nn,comp), false key; അയാള്‍ മുറി 
ഒരു കള്ളത്താക്കോലിട്ടു 
തുറന്നു 

കള്ളന്‍ = kalLan (nn), 
കള്ളന്‍ മാല മോഷ്ടിച്ചു 
കള്ളപ്പണം kaLLappaNaM (nn), 
black money; അയാള്‍ 
കള്ളപ്പണം വെളുപ്പിച്ചു 
കള്ളപ്പണി kaLLappaNi (nn,comp), 
fake work; അവന്‍ കള്ളപ്പണി 
ചെയ്യുന്നു 


thief; 





97 


MALAYALAM ~ ENGLISH DICTIONARY 





കള്ളി Kalli ൫), column; 
പ്രരത്തില്‍ ഒരു കള്ളിയിലാണ്‌ 
ആ വാര്‍ത്ത വന്നത്‌ 

കള്ളി ച (nn), female thief; 
അവള്‍ കള്ളിയായതു 
കൊണ്ട്‌ അറസ്റ്റു ചെയ്യപ്പെട്ടു 


കള്ളിച്ചെടി kaLLicceTi (nn), cactus; 


അയാള്‍ കള്ളിച്ചെടി നട്ടു 


കള്ളുകുടിയന്‍ —kaLLukuTiyan 
(nn,comp), drunkard; അയാള്‍ ഒരു 
കള്ളുകുടിയനാണ്‌ 
കള്ളുഷാപ്പ്‌ kaLLuSaappa 
(nn,comp), toddy shop; 
കള്ളുഷാപ്പില്‍ കള്ളു 
വില്‍ക്കുന്നു 


കള്ള്‌ kaLLa (nn), wddy; അയാള്‍ 
കള്ള്‌ കുടിക്കുന്നു 


കഴ kaZa (nn), pole; വള്ളം 
ഈന്നാന്‍ കഴ 
ഉപയോഗിക്കുന്നു 


കഴഞ്ച്‌ kaZa~ca (nn), unit of weight 
used in olden days; എനിക്ക്‌ ഒരു 
കഴഞ്ച്‌ ജീരകം വേണം 


കഴമ്പ്‌ kuZamba (nn), substance; 


ഇത്‌ യാതൊരു 
കഴമ്പുമില്ലാത്ത പുസ്തകമാണ്‌ 
കഴി kaZi_ (nn), dirty water; 
അയാള്‍ ഒരു കഴിയിലേക്ക്‌ 
വീണു 

കഴിക്ക്‌ ക്ഷീര (vt), perform; 


അയാള്‍ പൂജ കഴിക്കുന്നു 


കഴിക്ക്‌ kaZikka (v1), eat; അയാള്‍ 
ഭക്ഷണം കഴിക്കുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 
kaZikke 


കഴിക്ക്‌ (vt), 
അവന്റെ കഥ കഴിച്ചു 


കഴിഞ്ഞ kaZi~~a (adj), bygone; 


kill; 


കഴിഞ്ഞാഴ്ച അയാള്‍ 
വന്നില്ല 

കഴിഞ്ഞകാലം ഷ൧ി.---പിരലിദ്ദ്‌ 
(nn), olden — days; കഴിഞ്ഞ 
കാലങ്ങളെപറ്റിയോര്‍ക്കുമ്പോ 
ള്‍ മനസ്സില്‍ വിഷമം 
തോനുന്നുണ്ടോ 
കഴിഞ്ഞതിന്റെ മുമ്പത്തെ 
വര്‍ഷം 
kaZi~~atinRemumbattevarR$aM (NP), 
two year's back; കഴിഞ്ഞത്‌ ai 
മുമ്പത്തെ വര്‍ഷമാ 
അയാള്‍ ഇവിടെ വന്നത്‌ 
കഴിഞ്ഞുപോക്‌ —kaZi~~upooka 
(vi), elapse; അയാള്‍ 
വിചാരിച്ചതിലും കൂടുതല്‍ 
കഴിഞ്ഞുപോയി അവന്റെ 
പ്രവര്‍ത്തനം 

കഴിഞ്ഞമാസം —_kaZi~~amaasaM 


(NP), last month; കഴിഞ്ഞമാസം 
അയാള്‍ പോയി 
കഴിഞ്ഞരാത്രി kaZi~~araatRi (NP), 
last night; കഴിഞ്ഞരാത്രി 
എനിക്ക്‌ ഭയങ്കര 
തലവേദനയായിരുന്നു 
കഴിഞ്ഞവര്‍ഷം —_kzi~~avaR$aM 
(adv), last year; കഴിഞ്ഞവര്‍ഷം 
ഞങ്ങള്‍ തമ്മില്‍ കണ്ടതാണ്‌ 
പിന്നീട്‌ കണ്ടിട്ടേയില്ല 
കഴിപ്പിക്ക്‌ kaZippikka (vr caus), 
feed; അമ്മ കുട്ടിയെ കഴിപ്പി 
ക്കുന്നു. 





98 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കഴിവ്‌ — kaZiva (nn), ദ്യ 
അവന്‌ യാതൊരു 
കഴിവുമില്ല 


കഴുകന്‍ —kaZukan (nn), vulture; 
കഴുകന്‍ ആകാശത്തു കൂടി 
വട്ടമിട്ടു പറക്കുന്നു 

കഴുക്‌ kaZuke (vi), wash; ഞാന്‍ 
വസ്ത്രങ്ങളെല്ലാം കഴുകി 
കഴുക്കോല്‍ kaZukkool (nn), rafter; 
വീടിന്റെ കഴുക്കോല്‍ ഇളകി 
നില്‍ക്കുന്നു 

കഴുത kaZuta (nn), donkey; കഴുത 
ഭാരം ചുമക്കുന്നു 
കഴുത്തുനീട്ട്‌ kaZuttaniiTTs (comp 
vb), stick one’s neck out; അയാള്‍ 
കഴുത്തു നീട്ടി ചോദിച്ചു 
കഴുത്ത്‌ ഫ്ര (nn), മി 
കഴുത്ത്‌ നീട്ടി അയാള്‍ 
നോക്കി 

കഴുമരം —kaZumaraM—(nn,comp), 
impaling stake; കുറ്റവാളിയെ 
കഴുമരത്തിലേറ്റി 
കഴുവേറി  kaZuveeRi 
rogue; അയാള്‍ 
കഴുവേറിയാണ്‌ 

കറ kaRa (nn), stain spot; അവന്‍റെ 
ഷര്‍ട്ടില്‍ കറപറ്റി 

കറകളയ്‌ kaRakaLaya (vt), remove 
the stain; അവള്‍ ഷര്‍ട്ടിലെ കറ 
കളയുന്നു 

കറക്ക്‌ kaRakka (vt), ബിം cow; 
അമ്മ പാല്‍ കറക്കുന്നു 


(nn,comp), 
ഒരു 


കറക്ക്‌ = kaRakka (vt), 
അവന്‍ allo കറക്കുന്നു 
കറങ്ങ്‌ kaRanna (vi), rotate by itself; 
ആ allo കറങ്ങുന്നു 

കറവ ഷ്മ (nn), സി; 
പശുവിന്റെ കറവ നിന്നു 


rotate; 


കറവക്കാരന്‍ kaRavakkaaran 
(nn,comp), milkman; കറവക്കാരന്‍ 
പാല്‍ കറക്കുന്നു 


കറി KaRi (nn), cury; അമ്മ 
ഇന്നലെ കറി വച്ചു 
കറിക്കത്തി  kaRikkatti (nn,comp), 
knife used to cut vegetables etc; 
അവന്‍ കറിക്കത്തികൊണ്ട്‌ 
പച്ചക്കറി നുറുക്കുന്ന 


കറിയുപ്പ്‌  kaRiyuppa _(nn,comp), 


common salt; കറിയുപ്പ്‌ 
വെള്ളത്തില്‍ 
അലിഞ്ഞുപോയി 
കറിവേപ്പില kaRiveeppila (nn), 
curry leaf: കറിയില്‍ 
കറിവേപ്പിലയിട്ടില്ല 


കറിവേപ്പ്‌ kaRiveeppa (nn), curry 
leaf tree; കറിവേപ്പിലയില്ലാത്ത 
കറിയില്ല 

കറുക kaRuka (nn), kind of grass; 
കറുകപ്പുല്ലിന്‍്റെ മണം വരുന്നു 
കറുകറേ —kaRukaRee (4൧), 
intensely; അവന്‍ ആപ്പിള്‍ 
കറുകറേ തിന്നുന്നു 

കറുക്ക്‌ kaRukke (vi), become dark; 
ചൂടുകൊണ്ട്‌ കുട്ടിയുടെ മുഖം 
കറുക്കുന്നു 


99 


MALAYALAM — ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കറുത്ത —kaRutta (adj), black; 
കറുത്ത പശു പുല്ലു തിന്നുന്നു 


കറുത്തീയം kaRuttiiyaM (nn), lead; 


കറുത്തീയം കൊണ്ട്‌ പാത്രം 
അടച്ചു 

കറുപ്പ്‌ kaRuppa (nn), black colour; 
അവ, കറുപ്പ്‌ 
ഇഷ്ടമായിരുന്നു 


കറു, വ്ര (mn), തിന്ത; 
കറു, ആരോഗ്യത്തിന്‌ 
ഹാനികരമാണ്‌ 


കറുവാ 1ഖ്ഡയ (nn), cinnamon; 
ഞാന്‍ കറുവാ മരത്തില്‍ 
കയറി 


കറ്റ kaRRa (nn), sheaf of com; 
നെല്ലിന്റെ കറ്റകള്‍ സ്ത്രീകള്‍ 
ചുമന്നു കൊണ്ടു പോകുന്നു 
കറ്റകെട്ട്‌ kaRRakeTTa (nn,comp), tie 
in sheaves; കര്‍ഷകസ്ത്രീ കറ്റ 
കെട്ടുന്നു 

കാംക്ഷ —kaaMk$a_ (nn), desire; 
അവന്‌ അതിന്മേല്‍ 
കാംക്ഷയുണ്ടായിരുന്നു 


കാംക്ഷിക്ക്‌ KkaMkSikko (vi), have 


desire; അയാള്‍ പലതും 
കാംക്ഷിച്ചിരുന്നു 

കാകളി kaakaLi (nn), melodious 
metre; അവള്‍ കാകളി 


വൃത്തമുള്ള പദ്യം പാടി 


കാക്ക kaakka (nn), crow; കാക്ക 
അപ്പം തട്ടിയെടുത്തു 
കാക്കപ്പൂവ്‌ kaakkappuuva 


(nn,comp), black colour flower (sisparra 


creeper); പൂട അവള്‍ 
കാക്കപ്പൂവ്‌ പറിച്ചു 

കാക്കി kaakki (nn), kaki colour; 
പോലീസുകാരന്‍ 
കാക്കിയുടുപ്പിട്ടു 

കാക്ക്‌ kaakk® (vt), look after; 


അമ്മ കുട്ടിയെ കാക്കുന്നു 
കാക്ക്‌ kaakka (vt), watch over; 


പോലീസുകാരന്‍ ജഡം 
കാക്കുന്നു 
കാച്ചില്‍ 120 (nn), ന്ധ 


കാച്ചിലുള്ളപ്പോള്‍ 
പുറത്തേയ്ക്കിറങ്ങണ്ട 
കാച്ചില്‍ kaaccil (nn), small yam 
(dioscorea alata); അമ്മ കാച്ചില്‍ 
പുഴുങ്ങി 

കാച്ച്‌ kaacca (vt), boil the oil; 
അമ്മ എണ്ണ കാച്ചുന്നു 

കാച്ച്‌ kaacca (vt), warm up the water; 
കുളിക്കാന്‍ വെള്ളം കാച്ചി 


കാഞ്ചനം kaa~canaM (nn), gold; 
അവള്‍ കാഞ്ചന മാല 
അണിഞ്ഞു 

കാഞ്ചി 1-൨ (28), __ trigger; 
അയാള്‍തോക്കിന്റെ കാഞ്ചി 
വലിച്ചു 

കാഞ്ചി kaa~ci (nn), girdle; അവന്‍ 
കാഞ്ചിയണിഞ്ഞു 


കാഞ്ഞ 1൭2-- (adj), warm; 
കാഞ്ഞവെയിലില്‍ പുറത്തേക്ക്‌ 
പോകണമോ 


കാഞ്ഞിരം kaa~~iraM — (nn), 
strychnos nux vomnica; 
കാഞ്ഞിരത്തിനു കയ്പാണ്‌ 





100 


MALAYALAM ~ ENGLISH DICTIONARY 


കാട kaaTa (nn), quail; ആയിരം 


കോഴിക്ക്‌ അരക്കാട തിന്നാല്‍ 
മതി 


കാടന്‍ kaaTan (nn), jungle dweller; 
കാടരെ 
പുനരധിവസിപ്പിക്കാന്‍ 
സര്‍ക്കാര്‍ ഭൂമി നല്കി 


കാടി kaaTi (nn), water in which rice 
has been washed; അമ്മ കാടി 
പശുവിനു കൊടുത്തു 
കാട്‌ ൦ (nn), forest; കാട്‌ 
വെട്ടിത്തെളിക്കുന്നു 

കാട്ടാന kaaTTaana (nn,comp), wild 
elephant; അയാളെ കാട്ടാന 
കുത്തി 

കാട്ടാളന്‍ kaaTTaaLan (nn), jungle 
dweller; കാട്ടാളന്‍ പക്ഷിയെ 
അമ്പെയ്തു 

കാട്ടുജന്തു 1ഷന്ധിണധ (nn,comp), 
wild beast; കാട്ടുജന്തുക്കള്‍ 
സ്വൈര്യം വിഹരിക്കുന്നു 
കാട്ടുതീ kaaTTutii (nn), forest fire; 
കാട്ടുതീയില്‍പെട്ട്‌ കിളിക്കൂടു 
ചാമ്പലായി 

കാട്ടുപോത്ത്‌ kaaTTupootta (nn), 
wild bison; കാട്ടുപോത്ത്‌ പുല്ലു 
മേയുന്നു 

കാട്ടുമുല്ല kaaTTumulla (nn), wild 
jasmine; കാട്ടുമുല്ല തേന്മാവിനെ 
ചുറ്റിപ്പടര്‍ന്നു 

കാട്ട്‌ kaaTTa (vt), show; അവനെ 
ചിത്രം കാട്ടി 


Compiled & Edited by Dr.V. Saratchandran Nair 


കാട്ട്‌ kaaTTa ൮൮), point out; 
അയാള്‍ ഒരു തെറ്റു 
ചൂണ്ടിക്കാട്ടി 

കാഠിന്യം —kaaThinyaM —_(nn), 


hardness; വളരെ കാഠിന്യമുള്ള 
ഒരു കല്ലാണിത്‌ 


കാണം ൭ (nn), _ property; 
കാണം വിറ്റും ഓണം 
ഉണ്ണണം 


കാണപ്പെട്‌ —kaaNappeTa (vi), it 


seems; ഇവിടെ കുറഞ്ഞ 
തോതില്‍ കണ്ണു രോഗം 
കാണപ്പെടുന്നു 

കാണാപ്പാഠം ——_kaaNaappaaThaM 
അമ്മ), lesson learnt by heart; 
അവന്‍ എല്ലാം കാണാപ്പാഠം 
പഠിച്ചു 

കാണി ഷീ (nn), ഇ 


പരിപാടി കഴിഞ്ഞ്‌ കാണികള്‍ 
മടങ്ങി 


കാണിക്ക്‌ KkaNikka (vb), show; ആ 
പുസ്തകങ്ങളെല്ലാം എന്നെ 
കാണിക്കൂ 

കാണ്‌ kaaNa ൨൧. see; ഞാന്‍ 
പലതും കാണുന്നു 
കാണ്ടാമൃഗം —_kaaNTaamRagam 
(nn), Rhinoceros; ഞങ്ങള്‍ 
കാഴ്ചബംഗ്ലാവില്‍ 
കാണ്ടാമൃഗത്തെ കണ്ടു 
കാണ്ഡം = =kaaNDaM (nn), stem; 
മരത്തിന്‍റെ കാണ്ഡത്തില്‍ 
വെട്ടേറ്റു 





101 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കാണ്ഡം kaaNDaM (nn), chapter; 
രാമായണത്തില്‍ പതിനെട്ട്‌ 
കാണ്ഡങ്ങള്‍ ഉണ്ട്‌ 

കാതം kaataM (nn), distance equal to 
5 miles; അയാള്‍ ഒരു കാതം 
കൂടി മുന്നോട്ടു നടന്നു 

കാതല്‍ kaatal (nn), heart of a tree; 
മരത്തിന്റെ കാതല്‍ 
പുറത്തുകാണുന്നു 

കാതല്‍ kaatal (nn), core; ആ 
കഥയുടെ കാതല്‍ എന്താണ്‌? 
കാതില kaatila (nn), ലേ ring; 
അവള്‍ കാതില അണിഞ്ഞു 


കാതുകുത്ത്‌ kaatukutta (comp vb), 


boring the ears; അവളുടെ 
കാതുകുത്തി 
കാത്‌ kaata (nn), ബേ 


കാതുണ്ടായിട്ടും കേട്ടില്ല 


കാത്തിരിക്ക്‌ kaattirikka (v1), wait 
for; അവന്‍ ആരെയോ 
കാത്തിരിക്കുന്നു 


കാഥികന്‍ kaathikan (nn), story teller; 
കാഥികന്‍ കഥ പറഞ്ഞു 


കാന 14൧2 (2), മിമ്ജി; 
പുഴയ്ക്കരികെ ഒരു കാന 
തോണ്ടി 

കാനനം kaananaM (nn), forest; 
കാനനത്തില്‍ ആടു 
മേയ്ക്കാൻ പോയി 
കാനല്‍ജലം —aanaljalaM (അ), 
mirage; അവന്‍ കാനല്‍ ജലം 
തേടി പോകുന്നു 


കാനേഷുമാരി kaanee$umari (nn), 
census; കഴിഞ്ഞവര്‍ഷം 
കാനേഷുമാരി കണക്കെടുത്തു 


കാന്ത 12 (2), 
കാന്തമായ 
പര്‍വ്വതമാണിത്‌ 


കാന്ത kaanta (nn), wife; 
അയാളുടെ കാന്തയാണ്‌ 


കാന്തം ലി 
ഞാന്‍ കാന്തം 
സൂചിയെടുത്തു 

കാന്താരി മ്‌ (nn), നല! 
pungent chilly, അമ്മ കാന്താരി 
മുളക്‌ അരയ്ക്കുന്ന 

കാന്തി കണി (nn), ദ്യ 
സൂര്യന്റെ കാന്തിക്ക്‌ മങ്ങലേറ്റു 
കാമ്പ്‌ = kaamba സ), ൨൪% 
ചെടിയില്‍ കാമ്പ്‌ പൊടിച്ചു 


കാമ്പ്‌ kaamba 
എന്തെങ്കിലും 

കാര്യമല്ല ഇത്‌ 
കാപട്യം kaapaTyaM അയ, 
deceitfulness; കവിയുടെ 
കാപട്യം എല്ലാവരും 
തിരിച്ചറിഞ്ഞു 

കാപാലികന്‍ —kaapaalikan (nn), 


follower of siva who carries with him 
human skulls; കാപാലികന്മാര്‍ 


ശിവനെ ചെന്നു കണ്ടു 


കാപാലികന്‍ — kaapaalikan (nn), 
very cruel person; അയാള്‍ ഒരു 
കാപാലികനാണ്‌ 


കാ, 
കാ, 


beautiful; 
ഒരു 


അവള്‍ 


(nn), magnet; 


കൊണ്ട്‌ 


(nn), core; 


കാമ്പുള്ള 


kaappi (nn), coffee; ഞാന്‍ 


കുടിക്കുന്നു 





102 


MALAYALAM ബട 


കാപ്പിരി — kaappiri (nn), _ negro; 
ആഫ്രിക്കയാണ്‌ കാപ്പിരിയുടെ 
നാട്‌ 


കാപ്പുകെട്ട്‌ kaappukeTTa (comp vb), 
be ready ; അയാള്‍ എന്തിനും 
കാപ്പുകെട്ടി ഇറങ്ങുന്നവനാണ്‌ 
കാപ്പ്‌ kappa (nn), armlet; സീത 
കൈയ്യില്‍ കാപ്പിടുന്നു 
കാ, Kaappe (nn), bracelet; 
കാപ്പ്‌ അണിഞ്ഞു 
കാഫിര്‍ kaaphiR (nn), Non believer 
of Mohammedanism; അയാള്‍ ഒരു 
കാഫിറാണത്രേ 


രമ 


കാബേജ്‌ kaabeeja (nn), cabbage; 
കാബേജ്‌ അവനിഷ്ടമായിരുന്നു 


കാമം 1൩ന്‌ (അ), 
കാമത്തിന്‌ കണ്ണില്ല 
കാമക്രീഡ  kaamakRiiDa (nn,comp), 
sexual play; അവര്‍ 
കാമക്രീഡയില്‍ ഏര്‍പ്പെട്ടു 
കാമാതുരന്‍ kaamaturan (nn,comp), 
lustful person; അയാള്‍ ഒരു 
കാമാതുരനായിരുന്നു 
കാമധേനു kaamadheenu (nn), cow 
belonging to Indra; ഇന്ദ്രന്‍റെ 
പശുവാണ്‌ കാമധേനു 

കാമന്‍ kaaman (nn), Lord kama; 
കാമന്‍ കാമ ബാണമെയ്തു 


lust; 


കാമവികാരം kaamavikaaraM 
(nn,comp), lust; കാമവികാരം 
എല്ലാവര്‍ക്കുമുണ്ട്‌ 

കാമശാസ്ത്രം —aamaSasatRaM 


(nn,comp), science of amorous pursuits; 


Compiled & Edited by Dr.V. Saratchandran Nair 


കാമശാസ്ത്രത്തിൽ 
വിദഗ്ദ്ധയാണ്‌ 


കാമില ന്മ (nn), jaundice; 
അവന്‌ കാമില വന്നു 


കാമിനി kaamini (nn), lover (fem); 


അവള്‍ 


അവള്‍ അയാളുടെ 
കാമിനിയാണ്‌ 

കാമുകന്‍ kaamukan (nn), lover (m); 
കാമുകന്‍ കാമുകിയോട്‌ 
സംസാരിക്കുന്നു 

കാമുകി kaamuki (rin), lover (fem); 
കാമുകനും കാമുകിയും 
ഒളിച്ചോടി 

കായം kaayaM (nn), asafoetida; 
അമ്മ കറിയില്‍ കായം 
ചേര്‍ത്തു 

കായല്‍ kaayal (nn), warming; തീ 
കായല്‍ 
അവര്‍ക്കിഷ്ടമായിരുന്നു 
കായല്‍ ഷ്യ (8), 1800 
കായലില്‍ നിറയെ പായല്‍ 
വളരുന്നു 

കായല്‍ ൭൮൮ (8), ദിര 
കായലോരത്ത്‌ 
താമസിക്കുന്നവര്‍ മീന്‍ 
പിടിക്കുന്നു 


കായികം kaayikaM (adj), pertaining 





to body (physical sports); കായിക 
ലോകത്ത്‌ അവള്‍ ഒരു 
അത്ഭുതമായിരുന്നു. 

കായ്‌ kaaya (nn), fruit, മരത്തില്‍ 
കായകളുണ്ടായി 


കായ്‌ kaaya (vi), become warm; 
അരി വെയിലത്തു കായുന്നു 


103 


MALAYALAM - ENGLISH DICTIONARY 
കായ്കറി kaaykaRi (nn), vegetable; 
അമ്മ കായ്കറി അരിയുന്നു 


കായ്ക്ക്‌ kaaykka (vi), bear fruits; 
ചെടിയില്‍ ഫലങ്ങള്‍ കായ്ച്ചു 
തുടങ്ങി 


കാര ക്ഷ (nn), thomy _ bush; 
കാലില്‍ ഒരു കാരകൊണ്ടു 
കയറി 

കാര kara (nn), metal ട്ടി; 


കാരയില്‍ ആപ്പമുണ്ടാക്കി 


കാര kaara (nn), one kind of fish; 
കാരമീന്‍ കൊണ്ടു കറി വച്ചു 
കാരണം kaaraNaM (nn), reason; 
അയാള്‍ അതിനു കാരണം 
പറഞ്ഞു 

കാരണം kaaraNaM (nn), cause; 
എല്ലാത്തിനും അടിസ്ഥാനമായി 
ഒരു കാരണമുണ്ടാവും 
കാരണവര്‍ kaaraNavaR (nn), head 
of a family; കാരണവര്‍ 
കുടുംബം ഭരിക്കുന്നു 

കാരറ്റ്‌ 1ക്ഷ്ഡം (nn), carrot; 
കാരറ്റ്‌ നല്ല പച്ചക്കറിയാണ്‌ 


കാരാഗൃഹം kaaragruhaM (nn), jail; 


കാരാഗൃഹങ്ങള്‍ 
തുറക്കപ്പെടുന്നു 

കാര്‍ക്കശ്യം kaaRkkaSyaM (nn), 
harshness; അയാളുടെ 
കാര്‍ക്കശ്യം ആര്‍ക്കും 
ഇഷ്ടപ്പെട്ട്‌ ല്ല 


കാര്‍ക്കിക്ക്‌ kaaRkkikke (vb), eject 
phlegm from the throat; അയാള്‍ 


കാര്‍ക്കിച്ചു തുപ്പി 


Compiled & Edited by Dr.V. Saratchandran Nair 





കാര്‍ട്ടൂണ്‍ kaaRTTuuN (nn), cartoon; 
അവന്‍ ഒരു കാര്‍ട്ടൂണ്‍ 
വരയ്ക്കുന്നു 

കാര്‍ഡ്‌ kaaRDa (nn), card; ഞാന്‍ 
കാര്‍ഡില്‍ എഴുതുന്നു 
കാര്‍ത്തിക kaaRitika (nn), eight 


lunar month in Hindu calendar; 
കാര്‍ത്തിക മാസത്തില്‍ ദീപം 


തെളിച്ചു 

കാര്‍ബണ്‍ kaaRbaN (nn), carbon; 
അത്തരീക്ഷത്തില്‍ 
കാര്‍ബണിന്റെ അളവ്‌ കൂടി 
വരുന്നു 


കാര്‍മേഘം kaaRmeeghaM 
(nn,comp), black cloud; കാര്‍മേഘം 
നിറഞ്ഞ ആകാശത്തേക്ക്‌ 


അവര്‍ നോക്കി 
കാര്‍മ്മികന്‍ — kaaRmmikan 
worker; അയാള്‍ 
കാര്‍മ്മികനാണ്‌ 

കാര്യം kaaryaM (nn), fact; ഞാന്‍ 
ഒരു കാര്യം പറഞ്ഞു 

കാര്യം kaaryaM (nn), work; ഞാന്‍ 
ഒരു കാര്യം ചെയ്തു 


(nn), 
ഒരു 


കാര്യം kaaryaM (nn), സു 
കാര്യമില്ലാത്ത കാര്യം 
ചെയ്യരു; 

കാര്യക്ഷമത kaaryakSamata (nn), 
efficiency; അയാളുടെ 


കാര്യക്ഷമത ആരും ചോദ്യം 
ചെയ്തില്ല 


കാര്യഗൌരവം 
(nn,comp), _ insightful; 


kaaryagauravaM 
അയാള്‍ 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കാര്യഗൌരവമുള്ള 
കാര്യങ്ങളേ ചോദിക്കാറുള്ളൂ 
കാര്യദര്‍ശി kaaryadaRSi (nn,comp), 
secretary; അയാള്‍ ആയിരുന്നു 
അതിന്‍റെ കാര്യദര്‍ശി 
കാര്യപരിപാടി — kaaryaparipaaTi 


(nn), Pp 
കാര്യപരിപാടിയിലെ 


അടുത്തയിനം നാടകമാണ്‌ 


rogramme; 


കാര്യമാക്ക്‌ —kaaryamaakke (comp 


vb), take seriously; അയാള്‍ 
പറഞ്ഞതൊന്നും ആരും 
കാര്യമാക്കിയില്ല 

കാര്യലാഭം kaaryalaabhaM 
(nn,comp), ൬൦% കാര്യ 
ലാഭത്തിനുവേണ്ടി മാത്രം 
മനുഷ്യന്‍ മറ്റുള്ളവരെ 
സഹായിക്കുന്നു 
കാര്യസാദ്ധ്യം —_kaaryasaaddhyaM 
(nn,comp), __ success; കാര്യ 
സാദ്ധ്യത്തിന്‌ കഴുതക്കാലും 
പിടിക്കാം. 


കാര്യസ്ഥന്‍ —kaaryasthan (nn), 
manager; അയാള്‍ 
കാര്യസ്ഥനോട്‌ ദേഷ്യപ്പെട്ടു 


കാര്യാലയം kaaryaalayaM 
(nn,comp), office; അയാള്‍ 
കാര്യാലയത്തിലേക്ക്‌ 
പുറപ്പെട്ടു 

കാര്‍വര്‍ണ്ണന്‍ kaaRvaRNNan 
(nn,comp), Lord Krishna; 
കാര്‍വര്‍ണ്ണന്റെ നിറം 
കറുപ്പാണ്‌ 


കാര്‍ kaaR (adj, 2൧൧), _ black; 
അവളുടെ കാര്‍വേണി 
തലോടി 

കാര്‍ kaaR (nn), cloud; മാനത്ത്‌ 
കാറുണ്ട്‌ 

കാര്‍ kaaR (nn), car; അയാള്‍ 
ഒരു കാര്‍ വാങ്ങി 

കാലം kaalaM (nn), ണം; ഈ 
കാലത്ത്‌ ഇങ്ങനെയും 
മനുഷ്യരുണ്ടോ? 

കാലം kaalaM (nn), season; ഇത്‌ 
വസന്തകാലമാണ്‌ 

കാലം ലിപി = (nn), ദി 
അയാള്‍ കാലം ചെയ്തു 
കാലം കഴിയ്‌ —kaklaMkaZiya 


(comp vb), die; അയാളുടെ കാലം 
കഴിഞ്ഞു 

കാലക്കേട്‌ kaalakkeeTa (nn,comp), 
misfortune; അവന്റെ കാലക്കേട്‌ 
എന്നു പറഞ്ഞാല്‍ മതിയല്ലോ 


കാലക്ഷേപം kaalakSeepaM (nn), 


livelihood; അവര്‍ കൂട 
ഉണ്ടാക്കി കാലക്ഷേപം 
കഴിക്കുന്നു 

കാലഗതി —kaalagati_—_(nn,comp), 
course of time; കാലഗതിയില്‍ 
എല്ലാം മായ്ക്കപ്പെട്ടു 
കാലച്ചക്രം  kaalacakRaM (nn,comp), 
wheel of time; കാലചക്രം 
ഉരുളുന്നു 


കാലടി kaalaTi (nn,comp), imprint of 
the foot; രാമന്‍റെ കാലടികളെ 
ലക്ഷ്മണന്‍ പിന്തുടര്‍ന്നു 


105 


MALAYALAM -~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കാലടി kaalaTi (nn), inside of the 
foot; കാലടിയില്‍ ഒരു മുള്ളു 
തറച്ചു 

കാലടി kaalaTi (nn), foot step; 
പുറത്ത്‌ ആരുടേയോ കാലടി 
കേള്‍ക്കുന്നു 


കാലന്‍ kaalan (nn), lord yama; 
കാലന്‍ കയറുമായി വരുന്നു 


കാലപുരി —kaalapuri__(nn,comp), 
Yama's place; ദുര്യോധനനെ 
കാലപുരിയ്ക്കയച്ചു 

കാലയവനിക kaalayavanika 
death; അങ്ങനെ 
കാലയവനികയില്‍ 


(nn,comp), 
അവരും 
മറഞ്ഞു 


കാലാനുക്രമം kaalaanukRamaM 


(nn,comp), chronological സില 
രാഷ്ടരപതിമാരുടെ 
കാലാനുക്രമമായ പട്ടിക തരൂ 


കാലാന്തരം kaalaantaraM (nn,comp), 
another time; കാലാന്തരത്തില്‍ 
ആരും ഇവിടെയുണ്ടാവില്ല 
കാലാവധി kaalaavadhi (nn,comp), 
term; കാലാവധി കഴിഞ്ഞ്‌ 
ഗവര്‍ണ്ണര്‍ തിരിച്ചു പോയി 


കാലാവസ്ഥ —kaalaavastha (nn), 
weather; ഇപ്പോഴത്തെ 
കാലാവസ്ഥ സുഖമുള്ളതല്ല 


കാലാള്‍ kaalaal (nn), foot soldier; 
അയാള്‍ ഒരു കാലാളിനെ 
നീക്കി 


കാലുകുത്ത്‌ kaalukutta (vi), tread: 
നീല്‍ആംസ്ട്രോംഗ്‌ ആദ്യമായി 
ചന്ദ്രനില്‍ കാലുകുത്തി 


കാലുപിടിക്ക്‌ kaalupiTikka (comp 
vb), request humbly; അയാള്‍ 
ജന്മിയുടെ കാലു പിടിച്ചു 


കാലുപിടിക്ക്‌ kaalupiTikke (comp 


vb), prostrate before a superior; 
അവന്‍ ആരുടേയും കാലു 
പിടിക്കാറില്ല 

കാലുഷ്യം ലിഖ്‌ (അ), 
wickedness; അയാളുടെ 
കാലുഷ്യം നിറഞ്ഞ മുഖം 
നിന്ദ്യമായിരുന്നു 


കാലുറ kaaluRa (nn,comp), socks; 
അയാള്‍ കാലുറ ധരിക്കുന്നു 
കാലുറപ്പിക്ക്‌ kaluRappikka (vb), 
have a firm foot hold; അവര്‍ 
ഇവിടെ കാലുറപ്പിക്കുന്നു 

കാല്‌ kaala (nn), leg; അയാളുടെ 
കാല്‍ ഉളുക്കി 


കാല്‍കഴക്ക്‌ kaalkuZakka (comp 
vb), spasmic pain in the leg: കുട്ടിക്ക്‌ 
കാല്‍കഴയ്ക്കുന്നു 

കാല്‍ച്ചട്ട kalccaTTa (nn), trousers; 
അവ കാല്‍ച്ചട്ട കാണാന്‍ 
നന്നായിട്ടുണ്ട്‌ 

കാല്‍ച്ചിലമ്പ്‌ kaalccilamba 
(nn,comp), anklet; അവള്‍ 
കാല്‍ച്ചിലമ്പ്‌ അഴിക്കുന്നു 


കാല്‍തെറ്റ്‌ kaalteRRa (comp vb), 
slip, അവന്‍റെ കാല്‍ തെറ്റി 


കല്‍പ്പനിക kaalppanika (adj), 
imaginary; കാല്‍പ്പനികമായ ഒരു 
സ്വപ്നമാണിത്‌ 





106 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കാല്‍പ്പനികകഥ —kaalppanikakatha 
(nn,comp), romantic story; ഒരു 
കാല്പ്പനിക കഥയാണ്‌ ഇത്‌ 
കാല്‍പ്പനികയുഗം 
kaalppanikayugaM (nn,comp), romantic 
age; കാല്‍പ്പനികയുഗത്തില്‍ 
കുറേ കവികളുണ്ടായി 


കാല്‍പിണയ്ക്ക്‌ —_kaalpiNyakke 
(comp vb), cross the legs; അവന്‍ 
കസേരയില്‍ കാല്‍പിണച്ച്‌ 
ഇരുന്നു 

കാല്‍പ്പെരുമാറ്റം 
KaalpperumaaRRaM (ങു), the 
noise of the foot steps; പുറത്ത്‌ 
ആരുടെയോ കാല്‍പ്പെരുമാറ്റം 
കേള്‍ക്കുന്നു 

കാല്‍ഭാഗം —kalbhaagaM ~—_ (nn), 
ഒ സ്ഥലത്തിന്‍റെ കാല്‍ഭാഗം 
വീതം മക്കള്‍ ഓരോരുത്തരും 
എടുത്തു 

കാല്മാറ്‌ 1ഷഘനല് (vb, comp), 


shift one's ideology: 
രാഷ്ട്രീയക്കാരന്‍ കാലു 
മാറുന്നു 

കാല്‍മുട്ട്‌ kalmuTTa (nn), knee: 
കാല്‍മുട്ടുകള്‍ നിലത്തു 
കുത്തിനിര്‍ത്തി 


കാല്‍വണ്ണ kaalvaNNa_(nn,comp), 
muscle of the leg; കാല്‍വണ്ണയില്‍ 
വല്ലാതെ വേദനിക്കുന്നു 


കാല്‍വയ്ക്ക്‌ kaalvayakke (comp 
vb), stamp; അയാള്‍ ഈ മണ്ണില്‍ 
കാല്‍വയ്ക്കും 

കാല്‍വഴുത്‌ kaalvaZutd (comp vb), 
slip; അവന്റെ കാല്‍ വഴുതി 





107 


കാല്‍ഇടറ്‌ kaaliTaRa (comp vb), 
slip; അവന്‍ കാല്‍ ഇടറി 
വീണു 

കാവടി kaavaTi (nn), decorated arch 


like structure used to carry Pen to 
Lord Subramanya; ക്ഷേത്രത്തിനു 


മുന്നില്‍ കാവടിയാടുന്നു 
കാവല്‍ —kaaval 
പോലീസുകാരന്‍ 
കാവല്‍ നിന്നു 


കാവല്‍ക്കാരന്‍ kaavalkkaaran (nn), 


ആ, watch; 
ജഡത്തിനു 


guard; മന്ത്രിയുടെ വസതിക്കു 
മുന്നില്‍ കാവല്‍ക്കാരന്‍ 
നില്‍ക്കുന്നു 


കാവി kaavi (nn), saffron; കാവി 
പരിത്യാഗത്തിന്‍റെ നിറമാണ്‌ 


കാവിവസ്ത്രം kaavivasatRaM 
(nn,comp), garment of an ascetic dyed 
with ochre; സന്യാസി 
കാവിവസ്ത്രം ധരിച്ചിരുന്നു 


കാവ്‌ kaava (nn), temple of kali; 


കാവില്‍ ഉത്സവം 
കൊണ്ടാടുന്നു 

കാവ്യ kaavya (adj), pertaining to 
poem; കാവ്യസൌന്ദര്യമുള്ള 
കവിതയാണ്‌ അത്‌ 

കാവ്യം —kaavyaM (nn), ഉണ; 
കാവ്യം എഴുതുന്നയാള്‍ കവി 
കാവ്യരചന kaavyaracana 
(nn,comp), writing of poetry; കവി 
കാവ്യ രചനയില്‍ 
വ്യാപൃതനായി 


കാശി kaaSi (nn), place of pilgrimage: 
അച്ഛന്‍ കാശിക്കു പോയി 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കാശിനുകൊള്ളാത്ത 
kaasinakoLLaatta (44), 
കാശിനു കൊള്ളാത്ത 
സിനിമയാണത്‌ 


കാശ്‌ KaaSa (nn), small coin (old); 
അയാള്‍ കാശ്‌ 
വലിച്ചെറിഞ്ഞു 

കാഷായം kaaSaayaM (nn), ochre 
coloured clothes worn by sanyasins; 
അയാള്‍ കാഷായം മരിച്ചു 
IMAL —kaaSaThikka ൮), 
excrete; കാക്കകള്‍ പ്രതിമയുടെ 
മേല്‍ കാഷ്ഠിച്ചു 


useless; 
ഒരു 


കാസ ൭൭58 (nn), nice cup; 
കാസയില്‍ വീഞ്ഞു നിറച്ചു 
കാസം ൭57 (nn), __ cough; 
അയാള്‍ക്ക്‌ കഠിനമായ 
കാസമായിരുന്നു 


കാഹളം kaahaLaM (nn), trumpet; 


പടയാളികള്‍ കാഹളം 
മുഴക്കി 
കാള kaala (nn), ധി; കാള 


വണ്ടി വലിക്കുന്നു 


കാളം kaalaM (nn), pipe; അയാള്‍ 
കാളം വിളിച്ചു 
കാളം kaalaM (nn), black colour; 


കാളത്തിന്‍റെ നിറമുള്ള 
കഴുത്തോടുകൂടിയവന്‍ 
കാളകണ്ഠന്‍ 

കാളകണ്ഠന്‍ kaaLakaNaThan 
(nn,comp), Siva; കാളകണ്ഠന്റെ 


കഴുത്തില്‍ കറുപ്പുനിറമാണ്‌ 


കാളകളി ഷ്പ (nn,comp), idling: 
അയാള്‍ കാളകളി കളിക്കുന്നു 





108 


കാളകൂടം kaaLakuuTaM (nn,comp), 
deadly poison; ശിവന്‍ കാളകൂടം 
കുടിച്ചു 

കാളക്കിടാവ്‌ kaaLakkiTaave 
(nn,comp), calf bull; കാളക്കിടാവ്‌ 
ഓടി നടന്നു 

കാളരാത്രി kaaLaraatRi (nn,comp), 
fearful night; ഇന്നലെ ഒരു 
കാളരാത്രിയായിരുന്നു 
കാളവണ്ടി kaaLavaNTi (nn,comp), 
bullock- cart; രാമന്‍ കാളവണ്ടി 
ഓടിക്കുന്നു 


കാളി ഷ അ), durga; 
കാളിയുടെ അനുഗ്രഹം 
വാങ്ങി 

കാളി ഷി (nn), type of plantain tree; 
കണ്ണന്‍ ചുവട്ടില്‍ 
കാളിയുണ്ടാകുമോ 


കാളിമ kaaL.ima (nn), black colour; 
മുഖത്ത്‌ വല്ലാത്തൊരു കാളിമ 
പരന്നു 


കാള്‌ kaaLa (vi), bum brightly; 
മണ്ണെണ്ണ ശക്തമായി കാളി 


കാള്‍ kaaL, (in), 
അതിനേക്കാള്‍ 
സംഭവമായിരുന്നു ഇത്‌ 


കാഴ്ച kaaZaccann (nn), sight; 
അവിടെ പല കാഴ്ച കളും 
കണ്ടു 

കാഴ്ചക്കാരന്‍ —_kaaZaccakkaran 


(nn), viewer; കാഴ്ചക്കാരന്‍ 
കാഴ്‌ചകള്‍ കണ്ടുനിന്നു 


than; 
വലിയ 


MALAYALAM ~ ENGLISH DICTIONARY 


കാഴ്ചദ്രവ്യം —kaaZaccadRavyaM 
(nn,comp), gift; രാജാവിന്‌ 
കാഴ്ച ദ്രവ്യം സമ്മാനിച്ചു 
കാഴ്ചബംഗ്ലാവ്‌ 
kaaZaccabaMglaave (nn,comp), 
museum; കാഴ്ചബംഗ്ലാവില്‍ 
കുട്ടികള്‍ വന്നു 


കാറ്റാടി kaaRRaaTi (nn,comp), wind 
mill; കാറ്റാടി കാറ്റിലാടി 
കാറ്റാടി ചിസ്‌ ദ(മ്,ഗമമമ). 
casuarina ഈം; കാറ്റാടി മരം 
ശീല്‍ക്കാരം പുറപ്പെടുവിച്ചു 
കാറ്റുകൊള്ള്‌ kaaRRukoLLe 
(comp vb), get fresh air; അവര്‍ 
കാറ്റു കൊള്ളാന്‍ ഇറങ്ങി 


കാറ്റുവീഴ്ച kaaRRuviiZacca 
(nn,comp), disease of the coconut tree; 
തെങ്ങിന്‌ കാറ്റുവിഴ്ച 
ബാധിച്ചു 


കാറ്റ്‌ kaaRRe (nn), wind; കാറ്റു 
വന്നു കള്ളനെപ്പോലെ 

കാ 
അടിച്ചപ്പോള്‍ 
കൊഴിഞ്ഞു 

കിംവദന്തി kiMvadanti (nn), rumour; 
പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടെന്ന 
നാട്ടില്‍ കിംവദന്തി പ്രചരിച്ചു 
കിക്കിളി kikkiLi (nn), tickling; 


kaaRR@ (nn), wind; കാറ്റ്‌ 
പൂക്കള്‍ 


അവന്‍ കുട്ടിയെ 
കിക്കിളിയാക്കി 
കിക്കിളിപ്പെടുത്ത്‌ 
kikkiLippeTutta (vb), _titillating; 


കിക്കിളിപ്പെടുത്തുന്ന 


Compiled & Edited by Dr.V. Saratchandran Nair 





109 


സിനിമകള്‍ 
വഴിതെറ്റിക്കുന്നു 
കിങ്കരന്‍ —kinkaran (nn), servant; 
രാജാവിന്റെ കിങ്കരന്മാര്‍ വന്നു 
കിങ്ങിണി 1൬000 (nn), little bells; 
കുട്ടിയുടെ കാലില്‍ ഒരു 
കിങ്ങിണി കെട്ടി 

കിച്ചടി kiccaTi (nn), kind of side dish; 
അമ്മ കിച്ചടി ഉണ്ടാക്കി 

കിട kiTa (nn), equal; അതിന്‌ 
കിട നില്‍ക്കുന്ന ഒന്നുമില്ല 
കിടക്ക 17 (nn), bed; അവള്‍ 
കിടക്കയില്‍ കിടന്നു 

കിടപ്പാടം —kiTappaaTaM (അ), 
dwelling; അയാള്‍ കിടപ്പാടം 
വിറ്റ്‌ നാടുകടന്നു 

കിടക്ക്‌ ബഖി (vi), lie down; 
അച്ഛന്‍ കട്ടിലില്‍ കിടക്കുന്നു 
കിടങ്ങ്‌ 170 (nn), സാ; 
അയാള്‍ കിടങ്ങ്‌ ചാടിക്കടന്നു 


ജനങ്ങളെ 


കിടന്നുരുള്‌ kiTannuruLa (vi), toss; 


വേദനകൊണ്ട്‌ അയാള്‍ 
കിടന്നുരുളുന്നു 

കിടപിടിക്ക്‌ — kiTapiTikka (vb, 
comp), become equal; എല്ലാറ്റി 


നോടും കിടപിടിക്കുന്ന ഒരു 
കെട്ടിടമായിരുന്നു അത്‌ 
കിടയറ്റ kiTayaRRa (adj), matchless; 
കിടയറ്റ സ്‌നേഹത്തിന്റെ 
പ്രതീകമായിരുന്നു അവന്‍ 
കിടയ്‌ kiTaya (vi), quarrel; അവര്‍ 
തമ്മില്‍ കിടയുന്നു 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കിടാത്താന്‍ സ്ഥ (nn), small 


boy; ഒരു കിടാത്താന്‍ വെള്ളം 
കോരിക്കുടിക്കുന്നു 


കിടാവ്‌ സക (nn), young cattle; 
പശുവിന്റെ കിടാവ്‌ ഓടി 
നടക്കുന്നു 

കിടിലം KiTilaM (nn), tremor; ഒരു 
കിടിലം സിനിമയായിരുന്നു 
അത്‌ 

കിടുകിടുക്ക്‌ kiTukiTukke (comp 
vb), tremble; അകത്ത്‌ ചില 
പാത്രങ്ങള്‍ കിടുകിടുക്കുന്നു 
കിടുങ്ങ്‌ kiTunna (vi), make a sound 


by — knocking vessels __ together; 
അകത്ത്‌ പാത്രങ്ങള്‍ 
കിടുങ്ങുന്നു 

കിട്ടാക്കുറ്റി kiTTaakkuRRi 
(nn,comp), irrecoverable debt; ആ 


പണം കിട്ടാക്കുറ്റിയാണത്രേ 
കിട്ട്‌ ണ്ണ (v1), obtain; എനിക്ക്‌ 
ഒരു പുസ്തകം കിട്ടി 

കിണയ്‌ 6൮൭൦ ൨), quarrel; 
അവര്‍ തമ്മില്‍ എപ്പോഴും 
കിണയുന്നു 





കിണര്‍ kiNaR (nn), well; അമ്മ 
കിണറ്റില്‍ നിന്ന്‌ വെള്ളം 
കോരി 

കിണുങ്ങ്‌ 14 (vi), uttering the 
rough nose; കുട്ടി നിന്നു 
കിണുങ്ങുന്നു 


കിണ്ടംപിണയ്‌ —kiNTaMpiNaya 
(comp vb), be in trouble; കിണ്ടം 
പിണഞ്ഞു എന്നു പറഞ്ഞാല്‍ 
മതിയല്ലോ 


കിണ്ടി KiNTi (nn), goblet; അമ്മ 
കിണ്ടിയില്‍ വെള്ളം കൊണ്ടു 
വന്നു 

കിണ്ണം kiNNaM (nn), metal plate; 
ഒരു കിണ്ണത്തില്‍ കഞ്ഞി 
കോരി കുടിച്ചു 


കിണ്ണാണം kiNNaaNaM (nn), asking 
again & again; അവന്‍ കിണ്ണാണം 
പറയാന്‍ നിന്നില്ല 
കിണ്വനം kiNvanaM (nn), 
fermentation; മുന്തിരിച്ചാറില്‍ 
കിബ്വനം നടന്നു 


കിതയ്ക്ക്‌ kitayakka (vi), pant; 
കുട്ടി ഓടി കിതച്ചു വന്നു 


കിതാബ്‌ — kitaaba 
അയാള്‍ കിതാബ്‌ 
നോക്കാറില്ല 
കിനാവള്ളി ഷി ദ), 
octopus; ഒരു കിനാവള്ളി 
പിടിച്ചതു പോലെയായി ഇത്‌ 


കിനാവ്‌ മ (nn), dream; 
അവള്‍ ഒരു കിനാവുകണ്ടു 


കിനിയ്‌ ലര (൮), dissolve; 
പൂക്കളില്‍ മഞ്ഞു കിനിയുന്നു 
കിന്നരന്‍ kinnaran (nn), semi-god 
heavenly musician; ഒരു കിന്നരന്‍ 
പാടുന്നു. 

കിരാതന്‍ —kiraatan (nn), jungle 
dweller; കിരാതന്‍്റെ കൈയ്യില്‍ 
അവള്‍ അപപ്പെട്ടു 

കിരീടം 1ലിസ്വ0 (nn), സേന; 
രാജാവ്‌ കിരീടം വച്ചിരുന്നു 


(nn), book; 


തുറന്നു 





110 


MALAYALAM ~ ENGLISH DICTIONARY 


2103810366) —kirukirukke (vi), 
rustle; തലയില്‍ എന്തോ ഒരു 
കിരുകിരുപ്പുപോലെ 
തോന്നുന്നു 

കിലുകില kilukila (nn), merry noise; 
ആ കുട്ടികള്‍ കിലുകില 
ശബ്ദത്തില്‍ സംസാരിക്കുന്നു 


കിലുകിലുക്കം kilukilukkam (nn), 
tinkling merry 
പാദസരങ്ങളുടെ 
കിലുകിലുക്കം കേള്‍ക്കുന്നു 
കിലുക്ക്‌ kilukke (v7), rattle; കുട്ടി 
മണി കിലുക്കി 


കിസ്മിസ്സ്‌ kisamissa (nn), dried 


noise; 


grape; അമ്മ കിസ്മിസ്സ്‌ 
വാങ്ങി 
കിള kiLa (nn), __ digging; 


അയാളുടെ കിള ശരിയല്ല 
കിളയ്ക്ക്‌ 1൧1൧൭ (v1), digging 


work with spade; കൃഷിക്കാരന്‍ 
മണ്ണു കിളയ്ക്കുന്നു 

കിളരം  kilaraM (nn), height; 
അവള്‍ക്ക്‌ നല്ല 
കിളരമുണ്ടായിരുന്നു 

കിളി 1 (nn), bird; കിളി ഒരു 
നെന്മണി കൊത്തിപ്പറന്നു 


കിളിക്കൂട്‌ kiLikkuuTa (nn,comp), 
nest; കിളി കിളിക്കൂടു കെട്ടി 
കിളിവാതില്‍ kiLivaatil (nn,comp), 
window; അയാള്‍ 
കിളിവാതിലിലൂടെ 
എത്തിനോക്കി 


കിളുകിളുപ്പ്‌ 114൮൧9 (nn), 
viscous; പശയുടെ കിളുകിളുപ്പു 


Compiled & Edited by Dr.V. Saratchandran Nair 


കാരണം 
ഒപ്പിക്കുന്നു 
കിളിര്‍ക്ക്‌ യിര (vi), sprout; 
ചെടിയില്‍ മൊട്ടും കിളുര്‍ത്തു 
കിള്ള്‌ 1൧൭൦ (nn), pinch, കുട്ടി 
കൂട്ടുകാരിയെ കിള്ളി 
കിഴക്കന്‍ kiZakkan (adj), eastern; 


പലതും 


കിഴക്കന്‍ മലകളില്‍ കോട 
മഞ്ഞാണ്‌ ഇപ്പോള്‍ 
കിഴക്ക്‌ 2 (nn), ട്ട; 


സൂര്യന്‍ കിഴക്കുദിക്കുന്നു 
കിഴങ്ങ്‌ 12൭09 (ആവ, tuber; 
അയാള്‍ ചില കിഴങ്ങുകള്‍ 
പറിച്ചു 

കിഴവന്‍ 12 (nn), old man; 
ആ കിഴവന്‍ അതു വഴി 
പോയി 

കിഴി 192 (nn), rice money etc tied up 
in a piece of cloth, അയാള്‍ ഒരു 


കിഴിയില്‍ പണം 
സൂക്ഷിച്ചിരുന്നു 

കിഴിക്ക്‌ kiZikko (vt), subtract; 
പത്തില്‍ നിന്ന്‌ രണ്ടു 


കിഴിച്ചാല്‍ ബാക്കി എത്ര? 
കിഴിത്ത kiZitta (nn), small hole; 
ഒരു കിഴിത്തയിലൂടെ പണം 
ഇട്ടു 

കിഴിയ്‌ kiZiya (vi), have a hole; 
പണക്കിഴി കിഴിഞ്ഞു 

കിഴിവ്‌ മിര സദ), discount; 
വസ്ത്രങ്ങള്‍ക്ക്‌ ഇരുപത്തഞ്ച്‌ 
ശതമാനം കിഴിവ്‌ 
ഗവണ്‍മെന്റു പ്രഖ്യാപിച്ചു 





111 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കിഴുക്ക്‌ kiZukka (vt), knock on the 


head; കുട്ടിയുടെ തലയില്‍ 
ആരോ കിഴുക്കി 
കിഴുക്കാംതൂക്കം 
kiZukkaaMtuukkaM ‘nn,comp), 


topsyturvy,; അയാള്‍ കിഴുക്കാം 
തൂക്കത്തില്‍ കിടന്നു 
കിറുകിറുക്ക്‌ _KiRukiRukke (vi), 
creak; വണ്ടി കിറുകിറുക്കുന്നു 
കിറുക്ക്‌ ഡാര (nn), lunacy; 
അയാള്‍ക്ക്‌ കിറുക്കാണത്രേ 
കിറുക്കന്‍ യിര (nn), madness; 
അവന്‍ കിറുക്കനാണെന്ന്‌ 
എല്ലാവരും പറയുന്നു 
കിറുക്കി എഴുത്‌ kiRukki eZuta 
(vb comp), scribble; അയാള്‍ 
എന്തോ കിറുക്കി എഴുതുന്നു 
കീടം kiiTaM (nn), worm, ഒരു 
ചെറിയ കിടത്തിനുപോലും 
ജീവിക്കാനുള്ള 
അവകാശമുണ്ട്‌ . 

കീരി kiiri (nn), mangoose; 
പാമ്പിനെ കടിച്ചു കീറി 
കീര്‍ത്തനം kiiRtanaM (nn), singing 
in loud tune in praise of God; അമ്മ 


കീരി 


കീര്‍ത്തനങ്ങള്‍ ആലപിച്ചു 
കീര്‍ത്തി ഥ്‌ (nn), മഃ; 
അയാള്‍ കീര്‍ത്തി 
ആഗ്രഹിക്കുന്നില്ല 
കീര്‍ത്തികേട്ട kiiRutikeeTTa (adj), 
famous; അമ്പലങ്ങള്‍ക്കു 
കീര്‍ത്തികേട്ട സ്ഥലമാണ്‌ 


കാഞ്ചീപുരം 





112 


കീല്‍ 121 (nn), tar; റോഡില്‍ 


കീല്‍ ഇട്ടു 

കീഴ്‌കാത്‌ kiiZkaata (nn), ear lobe; 
അവന്റെ കീഴ്കാത്‌ വല്ലാതെ 
വേദനിച്ചു 

കീശ (പോക്കറ്റ്‌) kiiSa 
(pooKKaRRe) (nn), pocket; എന്റെ 
കീശയില്‍ പണമില്ല 


കീഴടങ്ങ്‌ kiiZaTanna (nn), surrender; 


രാജാവ്‌ ഒടുവില്‍ 
ശ്ര്രുക്കള്‍ക്ക്‌ കീഴടങ്ങി 
കീഴോട്ട്‌ kiiZooTTa (൭൧. 


downwards; അയാള്‍ എപ്പോഴും 
കീഴോട്ടു നോക്കി ഇരിക്കുന്നു 
കീഴ്‌ ൧ കല), _ below; 
അലമാരിയുടെ കിഴ്ത്തട്ടിലുള്ള 
വലിപ്പില്‍ പുസ്തകം ഉണ്ട്‌ 

കീഴ്ചുണ്ട്‌ kiiZacuNT (nn,comp), 


lower lip; കീഴ്ചുണ്ടില്‍ 
മുറിവുപറ്റി 
കീഴ്വഴക്കം kiiZvazakkaM 


(nn,comp), traditional practice; ചിലര്‍ 
കീഴ്‌വഴക്കം പാലിക്കുന്നു 


കീഴ്‌മേല്‍ kiiZmeel (adj), topsy സു 


കുട്ടി കീഴ്മേല്‍ മറിഞ്ഞു 
വീണു 

കീറല്‍ ച സദ), tearing; 
പുസ്തകത്തിന്റെ കീറല്‍ 
ഒട്ടിച്ചുവച്ചു 


കീറ്‌ ൦ (vb), tear; ആ പത്രം 
കീറരുത്‌ 


MALAYALAM ~ ENGLISH DICTIONARY 


കീറ്റ്‌ ധം (nn,adj), piece; ഒരു 
കീറ്റ്‌ വസ്ത്രം അയാള്‍ 
ഉടുത്തിരുന്ന 


കുംഭം kumbhaM (nn), malayalam 
month; കുംഭത്തില്‍ വിതച്ച്‌ 
എടവത്തില്‍ കൊയ്തു 

കുംഭം — kumbhaM = (8), 20% 
കുംഭത്തില്‍ വെള്ളം നിറച്ചു. 
കുക്കൂണ്‍ —kukkuuN (nn), cocoon; 
കുക്കൂണ്‍ ചിത്രശലഭങ്ങളുടെ 
സമാധിദശയാണ്‌ 

കുക്ഷി 1൮൪ (൭), ദേ; 
അയാള്‍ കുക്ഷിയില്‍ പലതും 
നിറച്ചു 

കുഗ്രാമം kugramaM (nn), country 
side; ഒരു കുഗ്രാമത്തിലാണ്‌ 
അവന്‍ ജനിച്ചത്‌ 

കുങ്കുമം kunkumaM (nn), saffron; 
അവള്‍ കുങ്കുമം അണിഞ്ഞു 


കുച്ചരിപ്പല്ല്‌ kuccarippalla 
(nn,comp), very small_tooth; 
കുഞ്ഞിന്‍റെ കുച്ചരിപ്പല്ലുകള്‍ 
മനോഹരമാണ്‌ 


കുഞ്ചലം ku~calaM (nn), tassels for 
the hair; അവള്‍ മുടിയില്‍ 
കുഞ്ചലം അണിഞ്ഞു 


കുഞ്ചി ku-ci (nn), nape of neck; 


കുതിരയുടെ കുഞ്ചിയില്‍ 
രോമമുണ്ട്‌ 

കുഞ്ചിരോമം ku~ciroomaM (nn), 
mane; കുതിരയുടെ 


കുഞ്ചിരോമങ്ങള്‍ നഷ്ടപ്പെട്ടു 


Compiled & Edited by Dr.V. Saratchandran Nair 


113 





ku~cjaM (nn), bower; 
മരത്തിന്‍റെ 
കുഞ്ജത്തില്‍ ഇരുന്നു 


കുഞ്ഞുക്കിളി 1൧--ധാ (nn), 


honey bird; കുഞ്ഞുക്കിളി 
ജനാലയില്‍ വന്നിരുന്നു 
കുഞ്ഞ്‌ 1-5 (൩), ബ്ല 
കാക്കയ്ക്കും തന്‍കുഞ്ഞ്‌ 
പൊന്‍കുഞ്ഞ്‌ 

കുഞ്ഞ്‌ ku~~a (nn), baby; അവള്‍ 
കുഞ്ഞിനെ താരാട്ടുപാടി 
ഉറക്കി 


കുട kuTa (nn), umbrella, മഴയത്ത്‌ 
കുട പിടിച്ചു നടക്കുന്നു 
കുടം kuTaM (nn), pot; കുടത്തില്‍ 
വെള്ളം കൊണ്ടു വന്നു 
കുടമുല്ല kuTamulla (nn), jasmine 
flower (jasminum sambac); കുടമുല്ല 
പൂവിന്‌ എന്തൊരു ചന്തം 
കുടയ്‌ —kuTaya ൮൧). ടീലിരു 
കുരങ്ങന്‍ ശരീരം കുടയുന്നു 
കുടല സ്വം (nn), ഈട; 
അവള്‍ ഒരു കുടലയാണത്രേ 
kuTal (nn), ടേ; 
അവന്‍റെ കുടലില്‍ വൃണം 
വന്നു 
കുടവയര്‍ kuTavayaR (nn), pot 
belly; അയാള്‍ കുടവയര്‍ 
കുലുക്കി നടന്നു 
കുടി kuTi (nn), hut; അയാള്‍ 
കുടിയിലേക്ക്‌ മടങ്ങിപ്പോയി 





MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കുടികിടപ്പ്‌ kuTikiTappa (൭ 
tenancy; അയാളുടെ കുടികിടപ്പ്‌ 
അവസാനിപ്പിച്ചു 


കുടിക്കാന്‍ ബിഷ (nn), for 
drinking; വല്ലാതെ ദാഹിക്കുന്നു, 


കുടിക്കാന്‍ എന്തെങ്കിലും 
വേണം 
കുടിക്ക്‌ kuTikka ൮), drink; 


അയാള്‍ എപ്പോഴും വെള്ളം 
കുടിക്കുന്നു 


കുടിക്ക്‌ സാര (vi), consume 
alcohol; അയാള്‍ ഇന്നലെയും 
കുടിച്ചു വന്നു 

കുടിനീര്‍ ൩൯൪ ദമ), 
drinking —_ water; കുടിനീരിന്‌ 
ഇവിടെ വലിയ ക്ഷാമമാണ്‌ 
കുടിപ്പക —kuTippaka —(nn,comp), 
heriditary ബ്ബ അവരുടെ 
കുടിപ്പക ഇതുവരെയും 
തീര്‍ന്നിട്ടില്ല 

കുടിയായ്മ —kuTiyayma (2), 
tenantship; കുടിയായ്മ 
പ്രശ്നത്തില്‍ നാട്ടുകാര്‍ 
കുടിയിറക്കി 
കുടികിടപ്പുകാരന്‍ 
kuTikiTappukaaran (nn), ലേ; 
അവനാണ്‌ എന്‍റെ പുതിയ 
കുടികിടപ്പുകാരന്‍ 

കുടിയേറ്‌ 1൩ (vi), migrate; 
ആരൊക്കെയോ അവിടെ 
കുടിയേറി 

കുടില ബിം (adj), crooked; 
അയാള്‍ ഒരു കുടില 
ബുദ്ധിയുള്ളവനായിരുന്നു 


കുടില്‍ ൩ (nn), hut; ഒരു 
കൊച്ചു കുടിലിലാണ്‌ അവന്‍ 
താമസിക്കുന്നത്‌ 


കുടിവയ്ക്ക്‌ kuTivaykke (൧, start 


life in a house with wife; അയാള്‍ 
അടുത്ത്‌ ഒരു വീടെടുത്തു 
കുടിവച്ചു 

കുടിവഴക്ക്‌ kuTivaZakko 
(nn,comp), family conflict; ഈ 
കുടിവഴക്ക്‌ എന്ന്‌ 
അവസാനിക്കും? 

കുടിശ്ശിക kuTiSSika (nn), arrears; 
എനിക്ക്‌ കിട്ടാനുള്ള കുടിശ്ശിക 


കിട്ടിയില്ല 

കുടുസ്സായ kuTussaaya (adj), narrow; 
ഒരു കുടുസ്സായ ഇട 
നാഴിയാണ്‌ ഇത്‌ 

കുടുംബം kuTumbaM (nn), family; 
ഞങ്ങളുടെ കുടുംബം അവിടെ 
നിന്നു താമസം മാറി 
കുടുംബിനി kuTumbini (nn), house 
holder; അവള്‍ ഒരു 
കുംടുംബിനിയായിരുന്നു 


കുടുകുടുക്ക്‌ 1്ധഡ്ധി്ഭ (nn), 
make a rattling sound; അകത്ത്‌ 
എന്തോ ഒരു കുടുകുടുപ്പു 
കേള്‍ക്കുന്നു 

കുടുക്ക kuTukka (nn), small vessel; 
അയാള്‍ കുടുക്കയില്‍ പണം 
നിക്ഷേപിച്ചു 

കുടുക്കം kuTukkaM (nn), rumbling; 
ആ പാത്രത്തിന്‍റെ കുടുക്കം 
നിന്നു 





114 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കുടുക്ക്‌ 1്പരേ ൫൩), 
അയാള്‍ എലിയെ പിടിക്കാന്‍ 
കുടുക്കു വച്ചു 

കുടുക്ക്‌  kuTukka (vs), entangle; 
പുലിയെ വലയില്‍ കുടുക്കി 


കുടുങ്ങ്‌ kuTunya (vi), get entrapped; 
എലി വലയില്‍ കുടുങ്ങി 
കുടുമ kuTuma (nn), tuft of hair; 
സുബ്രഹ്മണ്യന്‌ 
കുടുമയുണ്ടായിരുന്നു 

കുടുസ്സ്‌ സട (24), narrow; 
കുടുസ്സായ ഒരു വഴിയിലൂടെ 
ഞങ്ങള്‍ നടന്നു 


കുട്ട kuTTa (nn), basket; അയാള്‍ 
കുട്ടയില്‍ കുറേ പൂക്കള്‍ 
കൊണ്ടു വന്നു 

കുട്ടകം kuTTakaM, kuTTakaM (nn), 
cauldron; ഞാന്‍ ഒരു കുട്ടകം 
നിറയെ നെല്ലു നിറച്ചു 


കൂട്ടി kuTTi (nn), child; കുട്ടി 
പൊട്ടിക്കരഞ്ഞു 

കുട്ടിക്കാലം ku TTikkaalaM (nn), 
child hood; കുട്ടിക്കാലം എത്ര 
സുന്ദരമായിരുന്നു 

കുട്ടിത്തം kuTTittaM (nn), 
childishness; കുട്ടിത്തം 
വിട്ടുമാറാത്ത 
സ്വഭാവമാണവന്റേത്‌ 


കുണുക്കം kuNukkaM (nn), wagging; 
മീനിന്‍റെ കുണുക്കം കാണാന്‍ 
നല്ല രസമായിരുന്നു 

കുണുക്ക്‌ 1ഡഡിര (nn), car ring 


worn by christain women; വല്യമ്മ 


trap; | കുണുക്ക്‌ 


അണിഞ്ഞിട്ടുണ്ടായിരുന്നു 
കുണുങ്ങ്‌ — kuNuyna (vi), way; 
അവള്‍ കുണുങ്ങി കുണുങ്ങി 
നടന്നു 


കുണ്ടി ഫ്ന ദ), ധി 
അവന്റെ കുണ്ടിയില്‍ 
വേദനിക്കുന്നു 


കുണ്ട്‌ kuNTa (nn), മ; അവന്‍ 
ഒരു കുണ്ടില്‍ വീണു 
കുണ്ഠിതം —kuNThitaM ദ), 
sadness; അവന്റെ മുഖത്തു 
കുണ്ഠിത മുണ്ടായിരുന്നു 
കുണ്ഡലം KuNDalaM (nn), ear-ring; 


കര്‍ണ്ണന്‍ കുണ്ഡലം ഉരി 
നല്‍ക 

കുത kuta (nn), notch cut in trees; 
അയാള്‍ മരത്തില്‍ കുത 
വെട്ടിയുണ്ടാക്കി 

കുതറ്‌ kutaRa (vi), shake off; 


അവള്‍ അയാളുടെ പിടിയില്‍ 
നിന്ന്‌ കുതറി മാറി 

കുതറല്‍ kutaRal (nn), shaking off; 
അവളുടെ കുതറല്‍ 
ശക്തമായിരുന്നു 

കുതി kuti (nn), leap; BQ കുതിക്ക്‌ 
അയാള്‍ അവിടെ എത്തി 
ചേര്‍ന്നു 

കുതികാല്‍ kutikaal (comp n), heel; 
അയാള്‍ കുതികാലില്‍ നിന്നു 


കുതിക്ക്‌ —kutikka (vi), gallop; 
കുതിര വേഗത്തില്‍ 
കുതിക്കുന്നു 





115 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 








കുതിപ്പ്‌ kutippa (nn), galloping; 


അയാളുടെ കുതിപ്പും 
കിതപ്പും നിന്നു 
കുതിര ഡ്മ ദല), മാജ; 


കുതിരകള്‍ ഓടുന്നു 


കുതിരകയറ്‌  kutirakayaRa (comp 
vb), create problems; അയാള്‍ 
എപ്പോഴും അവന്റെ മേല്‍ 
കുതിരകയറുന്നു 
കുതിരച്ചേണം kutiracceeNaM (nn), 
saddle; കുതിരക്കാരന്‍ 
കുതിരച്ചേണത്തില്‍ ഇരുന്നു 
കുതിരപ്പട kuTirappaTa (nn,comp), 
cavalry; രാജാവിന്‍റെ കുതിരപ്പട 
ദുര്‍ബലമായിരുന്നു 
കുതിരലാടം —kutiralaaT2M (അ), 
horseshoe; കുതിരയ്ക്ക്‌ 
കുതിരലാടം തറച്ചു 

കുതിരല്‍ ഡിജി (nn), soaking; 
അരിയുടെ കുതിരല്‍ 
നടക്കുന്നില്ല 


കുതിര്‌ kutira (vi), be soaked; 


അയാള്‍ പാത്രം കുതിരാന്‍ 
വച്ചു 

കുതുകം kutukam (nn), curiosity; 
എനിക്ക്‌ അതിന്‍റെ മേല്‍ 
കുതുകം തോന്നി 

കുതൂഹലം ഡിജി —_(nn), 
happiness; കുട്ടികള്‍ 


കുതൂഹലത്തോടെ ഓടിനടന്നു 
കുത്തക kuttaka (nn), monopoly; 


എല്ലാം അയാളുടെ 
കുത്തകയാണെന്നാണ്‌ ഭാവം 


116 


കുത്തിക്കുറിക്ക്‌ പഡാഡ്ഡാഭ 
(comp vb), write with difficulty; 
അവന്‍ എന്തൊക്കെയോ 
കുത്തിക്കുറിച്ചു 

YOO OGHY —kuttikkeTT2 (comp 
vb), stitch up; അവന്‍ 
സാധനങ്ങളെല്ലാം ചാക്കില്‍ 


കയറ്റി കുത്തിക്കെട്ടി 
കുത്തിക്കൊല kuttikkola (nn,comp), 
murder; ആ കുത്തിക്കൊലയില്‍ 
അവനു പടങ്കുണ്ടായിരുന്നു 
കുത്തിച്ചാക്‌ kutticaaka (comp vb), 


commit suicide; അയാള്‍ സ്വയം 


കുത്തിച്ചത്തു 
കുത്തിച്ചെലുത്ത്‌ kutticelutta 
(comp vb), cram in; അയാള്‍ 
എല്ലാം ചാക്കില്‍ 
കുത്തിച്ചെലുത്തി 
കുത്തുപാളയെടുക്ക്‌ 


kuttupaaLayeTukk@ (comp vb), became 


a beggar; ഇങ്ങനെ ചെലവു 
ചെയ്താല്‍ കുറച്ചുനാള്‍ 
കഴിഞ്ഞ്‌ കുത്തുപാള 
എടുക്കേണ്ടി വരും 

കുത്തിപ്പറയ്‌ kuttippaRya 
(nn,comp), family conflict, അയാള്‍ 
എപ്പോഴും അവളെ 


കുത്തിപ്പറഞ്ഞു 

കുത്തിപ്പൊക്ക്‌ kuttippokka (comp 
vb), rake up; വെറുതെ ഓരോന്ന്‌ 
അയാള്‍ കുത്തിപ്പൊക്കുന്നു 
കുത്തിപ്പൊട്ടിക്ക്‌ kuttippoTTikka 
(comp vb), open forcibly; അവള്‍ 
വൃണം കുത്തിപ്പൊട്ടിച്ചു 


MALAYALAM ~ ENGLISH DICTIONARY 


OOO. j2g186) —_kuttippoLikke 
(comp vb), force open; അയാള്‍ 
കമ്പികൊണ്ട്‌ ഭിത്തി 
കുത്തിപ്പൊളിക്കുന്നു 
കുത്തിയിരിക്ക്‌ kuttiyirikke (comp 
vb), remain idle; അവന്‍ വെറുതെ 
കുത്തിയിരിക്കുന്നു 
കുത്തിയിരിപ്പ്‌ kuttiyirippa (nn), 
dharna; അവര്‍ അവിടെ 
കുത്തിയിരുപ്പുനടത്തി 


കുത്തിയിറക്ക്‌ kuttiyiRakke (vi), 





pierce: രമേശ്‌ അയാളുടെ 
നെഞ്ചിലേക്ക്‌ കത്തി 
കുത്തിയിറക്കി 
കുത്തിവയ്ക്ക്‌ kuttivayakka 
(comp vb), inject; കുട്ടികള്‍ക്ക്‌ 
കുത്തിവയ്ക്കുന്ന 
കുത്തിവയ്പ്‌ kuttivayppa (comp 
vb), vaccination; കുട്ടിക്ക്‌ 
കുത്തിവയ്പുനടത്തി 


കുത്തുവാക്ക്‌ —kuttuvaakka (ജ്യ 


vb), use taunting words; അവള്‍ 
എപ്പോഴും കുത്തുവാക്കു 
പറയുന്നു 


കുത്ത്‌ Kutta (vt), push with a pole; 
അയാള്‍ വടികൊണ്ട്‌ കുത്തി 
കുത്ത്‌ Kutta (vb), pound; അമ്മ 
നെല്ല്‌ കുത്തുന്നു 


കുനിയ്‌ kuniya (vb), bend; അവന്‍ 
നിലത്തു വീണതെടുക്കാന്‍ 
കുനിഞ്ഞു 


Compiled & Edited by Dr.V. Saratchandran Nair 


കുനിയ്‌ ലര (൧), bow; 
അയാള്‍ അധ്യാപകന്റെ 
മുമ്പില്‍ കുനിഞ്ഞ്‌ നിന്നു 

കുനുകുനേ 1ധിഡഥം (adv), in 





small size; അവള്‍ കുനുകുനേ 
എഴുതി 

കുന്തം —kuntaM (nn,comp), lance; 
അയാള്‍ കുന്തംകൊണ്ടു 
കുത്തി 

കുന്തളം  kuntalaM (nn), hair; 
അവള്‍ കുന്തളം ചീകി 
മിനുക്കി 

കുന്താണി kuntaaNi (nn), thumb; 
അവന്‍ കുന്താണിയില്‍ 
കടിച്ചുകൊണ്ടിരിക്കുന്നു 


കുന്തിക്ക്‌ kuntikka (comp vb), walk 
on tip toe; അവള്‍ കുന്തിച്ചു 
നടന്നു 

കുന്തിരിക്കം kunturukkaM (nn), 
resin of boswella (oblibanum thurifera); 
വീട്ടില്‍ കുന്തിരിക്കം 
പുകയ്ക്കാറുണ്ട്‌ 

കുന്ദം kuntaM (nn), white lotous; 
കുന്ദത്തില്‍ മൊട്ടു വിരിഞ്ഞു 


കുന്നി ഡല്‍ (nn), abrus precatorius; 
കുന്നിയില്‍ ഇലകള്‍ പൊടിച്ചു 
തുടങ്ങി 

കുന്നിക്കുരു kunnikkuru (nn,comp), 
specked seed; കുന്നിക്കുരു 
കൊണ്ട്‌ കുട്ടികള്‍ കളിക്കുന്നു 
കുന്ന്‌ kunna ദ), 
കുന്നിനപ്പുറം പട്ടണമാണ്‌ 
കുമ്പ 1൮൩൭ (nn), belly; അയാള്‍ 
ഈണു കഴിഞ്ഞ്‌ കുമ്പ തലോടി 


hill; 


117 





MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കുമ്പസാരം — kumbasaaraM (nn), | താമസിക്കാന്‍ വേണ്ടി 
confession; അയാള്‍ പിന്നീട്‌ | പ്രത്യേകം സ്ഥലം ഒരുക്കി 
കുമ്പസാരം നടത്തി കുമാരി ഡന്‌ (nn), ബട 
കുമ്പളങ്ങ kumbaLanna (nn), ash | രാജകുമാരി ഉദ്യാനത്തില്‍ 
gourd; കുമ്പളങ്ങ കൊണ്ട്‌ ഒരു | ഉലാത്തുന്നു 
കറിവച്ചു കുമിയ്‌ kumiya (comp vb), pile up; 
കുമ്പിള്‍ kumbiL (nn), temporary | അവിടെ പ്രശ്നങ്ങള്‍ 
vessel_made of stitched plantain leaf; കുമിഞ്ഞു 
ഒരു കുമ്പിളില്‍ ജലം കൊണ്ട്‌ മിള ചഷ്ലം ( ല്‍ 
വന്ന്‌ അയാള്‍ക്ക്‌ കൊടുത്തു കു bad = 
കുളത്തില്‍ കുമിളകള്‍ 
കുപ്പ eee (nn), garbage; അയാള്‍ നിറഞ്ഞു 
കുപ്പയിലേക്ക്‌ എച്ചില്‍ : 
യു കുമിള സിക (ജം boil 
പൊള്ളലേറ്റ്‌ മുഖത്ത്‌ 


കുപ്പക്കുഴി kuppakkuZii (nn), pit for 


garbage; സി നിന്ന്‌ 
ഒരു am എഴുന്നേറ്റു 
വരുന്നു 


കുപ്പായം kuppayaM (nn), shirt; 
എന്റെ കുപ്പായത്തില്‍ അഴുക്കു 
പുരണ്ടു 

കുപ്പി kuppi (nn), മം; ഒരു 
കുപ്പിയില്‍ വെള്ളം കുടിച്ചു 
കുബുദ്ധി kubuddhi (nn), wickedness; 
അയാള്‍ ഒരു 
കുബുദ്ധിക്കാരനായിരുന്നു 
കുബേരന്‍ kubeeran (nn), rich man; 
ബിര്‍ള ഒരു കുബേരനാണ്‌ 


കുമാരന്‍ ~— kumaran (nn), 160 
apparent; രാജകുമാരന്‍ 
അപകടത്തില്‍ മരിച്ചു 
കുമാരന്‍ 1ഡനമഡ്ഥ (nn), son; 
അവന്‍ എന്റെ കുമാരനാണ്‌ 
കുമാരന്‍ ~— Kumaran (nn), boy; 
കുമാരന്‍മാര്‍ക്ക്‌ 


കുമിളകള്‍ പൊങ്ങിവന്നു 
കുമിള്‍ 1. (nn), mushroom; ആ 
തൊടിയില്‍ നിറയെ 
കുമിളായിരുന്നു 

കുമുദം kumudaM (nn), water lily; 
അവള്‍ ഒരു കുമുദം പറിച്ചു 
കുമ്മട്ടി kummaTTi (nn), cucumis 
(colocynthus); അവള്‍ 
കുമ്മട്ടിയുടെ ഇല പറിച്ചു 
കുമ്മായം kummayaM (nn), lime; 
ആ വീടിന്‌ കുമ്മായമടിച്ചു 
കുമ്മി kummi (nn), play by woman 
with clapping of hands; സ്ത്രീകള്‍ 
കുമ്മി കളിക്കുന്നു 

കുയില്‍ kuyil (nn), Indian cuckoo; 
കുയില്‍ മധുരമായി പാടി 
കുര kura (nn), barking; രാത്രി 
മുഴുവന്‍ നായയുടെ കുര 
കേട്ടു 





118 


ബന്ന 


കുര kura (nn), cough; അവന്‌ 
ഇന്നലെ ഭയങ്കര 
കുരയായിരുന്നു 


കുരങ്ങ്‌ —kurayna (nn), monkey; 
കുരങ്ങ്‌ പല്ലിളിച്ചു കാട്ടി 


കുരങ്ങ്കളിപ്പിക്ക്‌ 


kurannakaLippikke (comp vb), trouble a 
person by making him obey one's words; 
അയാള്‍ പലരേയും കുരങ്ങു 
കളിപ്പിക്കാറുണ്ട്‌. 

കുരണ്ടി kuraNTi (nn), board used as 
a seat; വല്യമ്മ ഒരു 
കുരണ്ടിയില്‍ ഇരുന്നു 
കുരയ്ക്ക്‌ —kuraykka (vi), bark; 
കുരയ്ക്കും പട്ടി കടിക്കില്ല 
കുരല്‍ kural (nn), sound; എനിക്ക്‌ 
അവന്റെ കുരല്‍ കേള്‍ക്കാന്‍ 
കഴിഞ്ഞില്ല 


കുരല്‍ kural (nn), throat; എന്റെ 
കുരലില്‍ വേദന തോനുന്നു 
കുരവ kurava (nn), sound made by 


women on auspicious occasions; 
സ്ത്രീകള്‍ കല്യാണത്തിന്‌ 


കുരവയിട്ടു 


കുരിശ്‌ ഫ്ടര അ), 
ക്രിസ്തുകുരിശില്‍ മരിച്ചു 
കുരു 1ഡ (൫), മജ; 
അയാളുടെ മുഖത്ത്‌ ഒരു 
വലിയ കുരു ഉണ്ടായിരുന്നു 
കുരു kuru (nn), seed; മണ്ണില്‍ 
ഒരു കുരു നട്ടു 

കുരികില്‍ kurukil (nn), sparrow; 
മരത്തില്‍ ഒരു കുരികില്‍ 
ഇരിക്കുന്നു 


cross; 


Compiled & Edited by Dr.V. Saratchandran Nair 
കുരുക്ക്‌ kurukka (nn), rope knot; 
അയാള്‍ ഒരു കുരുക്കിട്ടു 
കുരുക്ക്‌ 1ഡഡിഭ ൮), sprout; 
മരത്തില്‍ ഇലകള്‍ കുരുത്തു 


കുരുടന്‍ kuruTan (nn), blind man; 
കുരുടന്‍ വഴിയിലൂടെ 
തപ്പിത്തപ്പി നടക്കുര്‍റു 

കുരുടിക്ക്‌ kuruTikka (൧). stunt; 


അവന്‍ വീണ്ടും കുരുടിച്ചു 
വന്നു 

കുരുടിക്ക്‌ kuruTikke (vt), become 
blind; അവന്റെ കണ്ണും 
കുരുടിക്കുന്നു 

കുരുട്ടുന്യായം 1ഡഡിസ്ഥുഷ്യലീ്‌ 
(nn,comp), lame excuse, അയാള്‍ 
എപ്പോഴും ഒരോ 
കുരുട്ടുന്യായങ്ങള്‍ പറയുന്നു 
കുരുട്ടുവഴി kuruTTuvaZi 
(nn,comp), short way; ഒരു കുരുട്ടു 
വഴിയിലൂടെ അയാള്‍ 


അകത്തു കയറി 

കുരുട്ടുവിദ്യ  kuruTTuvidya (nn), 
simple trick; അവന്‍ ഓരോ 
കുരുട്ടു വിദ്യകള്‍ കാണിച്ചു 
കുരുതി 1ഡ്ഥി (nn), sacrificial 
offering; അവിടെ ഒരു ആടിനെ 
കുരുതി കഴിക്കുന്നു 
കുരുതികഴിക്ക്‌ 1പഡ്ഥിക്ഷിരേ (v1), 
sacrifice; മന്ത്രവാദി കോഴിയെ 





കുരുതി കഴിച്ചു 

കുരുത്ത്‌ kurutta (nn), sprout; 
ഇലയുടെ കുരുത്ത്‌ അവന്‍ 
ഒടിച്ചെടുത്തു 


119 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കുരുത്തം kuruttaM (nn), 
disobedience; അവന്‍ 
കുരുത്തമില്ലാത്തവനാണ്‌ 
കുരുത്തുവര്‌ — kuruttuvara ൮൮), 
sprout; അവന്‍ വിതച്ച 
വിത്തുകളെല്ലാം 
കുരുത്തുവരുന്നു 
കുരുത്തോല kuruttoola (nn,comp), 
tender leaf 9 ~—coconut; 
കുരുത്തോലകൊണ്ട്‌ 
അലങ്കരിച്ചു 


കുരുന്ന്‌ kurunna (nn), shoot; ഒരു 
കുരുന്ന്‌ അവന്‍ 
അടര്‍ത്തിയെടുത്തു 

കുരുന്ന്‌ 1 (nn), tender age; 
അവന്റെ കുരുന്നു മനസ്സിനെ 
നോവിക്കരുത് 

കുരുമുളക്‌ ഡഡന്ധ്ചിര (2), 
pepper; കുരുമുളക്‌ മരത്തില്‍ 
പടര്‍ന്നു കയറി 

കുരുവി 
കുരുവി 
ഇരിക്കുന്നു 
കുര്‍ബാന ഡ്ഠം (nn), holly 
mass; കുര്‍ബാന കഴിഞ്ഞ്‌ 
എല്ലാവരും മടങ്ങി 

കുല kula (nn), bunch of flowers and 
plantain; പൂവിന്‍റെ ഒരു കുല 
പൊട്ടിച്ചെടുത്തു 

കുലം kulaM (nn), അടേ; കുലം 
നല്ലതായാല്‍ ബന്ധു ക്കള്‍ക്കു 
സമ്മതം 


കുലകര്‍മ്മം kulakRmmaM 
(nn,comp), Hereditory work of a family; 


ഡി (nn), sparrow; 


മരക്കൊമ്പില്‍ 


അവര്‍ അവരുടെ കുലകര്‍മ്മം 


അനുഷ്ഠിക്കുന്നു. 

കുലദൈവം kuladaivaM (nn,comp), 
household ളാ; കുലദൈവ 
ങ്ങളെയെല്ലാം ഒതേനന്‍ 
പ്രാര്‍ത്ഥിച്ചു 

കുലപതി kulapati (nn,comp), head 
of a family; കുലപതിയായ 
കണ്ബന്‍ ശകുന്തളയെ 
യാത്രയാക്കി 

കുലയ്ക്ക്‌ kulykka (vt), string a 
bow; രാമന്‍ വില്ലു 
കുലയ്ക്കുന്നു 


കുലയ്ക്ക്‌ kulykko (vi), bear fruit; 
രാമന്റെ വാഴ കുലച്ചു 
കുലവാഴ kulavaaZa (nn), plantain 
with fruit cluster used for decoration; 
കുലവാഴ 
അലങ്കരിക്കാന്‍വേണ്ടി 
വെട്ടിയെടുത്തു 

കുലീന kuliina (adj), of noble descent; 
അവള്‍ കുലീനയായ 
സ്ത്രീയായിരുന്നു 
കുലുക്കുഴിയ്‌ —kulukkuZiya (vi), 
gargle; അച്ഛന്‍ കുലുക്കുഴിഞ്ഞ്‌ 
മുറ്റത്തേക്കു തുപ്പി 

കുലുക്ക്‌ —kulukka ൧), shake; 
പാത്രം ശക്തിയായി കുലുക്കി 
കുലുങ്ങ്‌ ഡി (adv), shake; 
അയാള്‍ കുലുങ്ങിച്ചിരിച്ചു 
കുവലയം 1ഡികഖ്്‌ (nn), blue 
lotus; കുവലയത്തില്‍ 
പൂക്കളുണ്ടായി 





120 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കുശം kuSaM (nn), kind of grass used 


in religious observances; വാമനന്‍ 
ഒരു കുശംകൊണ്ട്‌ കിണ്ടി 
വാലില്‍ കുത്തി 
കുശുമ്പ്‌ 1൮3ഥബിട (nn), envy; 
അവന്‌ അവളോട്‌ 
കുശുമ്പായിരുന്നു 


കുശവന്‍ —kuSavan (nn), potter; 
കുശവന്‍ പാത്രമുണ്ടാക്കുന്നു 


കുശാഗ്രബുദ്ധി — kuSaagRabuddhi 
(nn), very keen intelligence; അയാള്‍ 
ഒരു 


കുശാഗ്രബുദ്ധിയുള്ളവനായിരു 
ന്നു 


കുശാല്‍ = kuSaal (nn), happiness; 
അവര്‍ക്ക്‌ കുശാലാണ്‌ 
കുശിനി ല്ല (nn), _ kitchen; 


കുശിനിക്കാരന്‍ കുശിനിയില്‍ 
കയറി 


കുശുകുശുക്ക്‌ 13ധിധടധിരേ (vi), 


whisper; എല്ലാവരും 
എന്തൊക്കെയോ 
കുശുകുശുക്കുന്നു 

കുശുമ്പന്‍ ധനി (nn), envious 
person; അവന്‍ ഒരു 
കുശുമ്പനാണ്‌ 

കുഷ്ഠം ku$SThaM (nn), leprosy; 
കുഷ്ഠം മാരകമായ ഒരു 
രോഗമാണ്‌ 

കുസുമം kuSumaM (nn), flower; 


ചെടികളില്‍ കുസുമം വിടര്‍ന്നു 


കുസൃതി 1 (൪). mischief; 
അവന്‍ പല കുസൃതികളും 
കാണിക്കുന്നു 


കുളം — kulaM (8), ങ്ങി; 
കുളത്തില്‍ താമരകള്‍ 
വിടര്‍ന്നു നില്‍ക്കുന്നു 


കുളംകോര്‌ kuLaMkoore (comp vb), 
destroy; അയാള്‍ തറവാട്‌ 
കുളം കോരും 


കുളക്കടവ്‌ kuLakkaTava (nn,comp), 
steps of the pond; കുളക്കടവില്‍ 
ഞങ്ങള്‍ 
സംസാരിച്ചുകൊണ്ടിരുന്നു 


കുളക്കോഴി —kuLakkooZi (അ), 
water fowl; കുളക്കോഴി മുട്ടയിട്ടു 
കുളമ്പടി kuLambaTi (nn), trotting of 
the horse; കുതിരയുടെ 
കുളമ്പടികേട്ട്‌ കാവല്‍ക്കാരന്‍ 
ഉണര്‍ന്നു 


കുളമ്പ്‌ 1ഡിണിര (nn), hoot of 
animals; കുതിരയുടെ കുളമ്പില്‍ 
രോഗം ബാധിച്ചു 
കുളമ്പുദീനം kuLambudiinaM 
(nn,comp), disease. on hoof of, the 
animals; പശുവിന്‌ കുളമ്പുദീനം 
പിടിപെട്ടു 





കുളപ്പുര 1. രമ), 
bathroom; കുളപ്പുരയില്‍ 
അവള്‍ കുളിക്കുന്നു 


കുളയട്ട kuLayaTTa (nn,comp), leech; 
കുളയട്ട കുളത്തില്‍ വളരുന്നു 

കുളി kuLi (nn), bath; അയാള്‍ 
കുളി കഴിഞ്ഞു വന്നു 


കുളിക്ക്‌ ഡ്വിട (vi), bath; 
അവള്‍ വെള്ളത്തില്‍ 
കുളിക്കുന്നു 


121 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കുളിമുറി — kuLimuRi_—(nn,comp), 
bathroom; അവന്‍ കുളിമുറിയില്‍ 
കുളിക്കുന്നതിനിടെ കാലുതെറ്റി 
വീണു 

കുളിര്‌ kuLira (vi), feel cold; 
എനിക്ക്‌ ഇപ്പോള്‍ വല്ലാതെ 
കുളിരുന്നു 

കുളിര്‍നീര്‌ — kuLiRniira_(nn,comp), 
cold water; അവന്‍ കുളിര്‍ നീര്‌ 
കോരിയെടുത്തു 

23G1020_ KuLiRmma (nn), coldness; 
ഈ മഞ്ഞിന്‍റെ കുളിര്‍മ്മയില്‍ 
ഞങ്ങളിരുന്നു 

കുളിര്‍ പ (nn), cold; ഈ 
കുളിരില്‍ ഇവിടെയിരിക്കാന്‍ 
നല്ല സുഖം 


കുള്ളന്‍ ൦൧ (nn), dwarf; 
അയാള്‍ ഒരു 
കുള്ളനായിരുന്നു 

കുഴ kuZa (nn), handle of the vessels; 
പാത്രത്തിന്‍റെ കുഴ 
പൊട്ടിപ്പോയി 


കുഴതെറ്റ്‌ kuZateRR2 (vi), bone 
dislocated at the ankle or wrist; 
കാലിന്‍റെ കുഴ തെറ്റിപ്പോയി 
കുഴമ്പ്‌ kuZamba (nn), ayurvedic 
semi solid state medicine; വൈദ്യന്‍ 
ഒരു കുഴമ്പ്‌ പുരട്ടാന്‍ 
പറഞ്ഞു 
കുഴമ്പ്‌ 
എല്ലാം 
കുഴമ്പുരൂപത്തിലാക്കിയാണ്‌ 
ഇവിടെ 
ഉപയോഗിക്കാറുള്ളത്‌ 


kuZamba_— (22), ഉട; 


കുഴപ്പം kuZappaM (nn), confusion; 
ടെ എന്തോ കുഴപ്പം 
പിണഞ്ഞു 


കുഴയ്‌ kuZaya (vi), get mixed; ഈ 
ഗോതമ്പുമാവ്‌ നന്നായി 
കുഴയുന്നില്ല 

കുഴയ്ക്ക്‌ kuZakka (vi), disarrange; 
അയാള്‍ എല്ലാം കുഴച്ചു 
മറിച്ചു കളഞ്ഞു 

കുഴല്‍ kuZal (nn), സഭ; അയാള്‍ 
കുഴല്‍ വായിക്കുന്നതില്‍ 
വിദഗ്ദ്ധനാണ്‌ 

കുഴല്‍ ഡി (nn), curly _ hair; 
bec കുറുകുഴല്‍ 
നെറ്റിയില്‍ വീണു കിടന്നു 
കുഴല്‍ kuZal (nn), 20൦; ഒരു 
കുഴലിലൂടെ വെള്ളം ഇവിടെ 
എത്തുന്നു 

കുഴല്‍ഈത്‌ kuZaluuta (vb, comp), 
blow the flute; കുട്ടി കുഴല്‍ 
തുന്നു 

കുഴവി kuZavi (nn), small rolling 
stone used to grind; അമ്മിയുടെ 
കുഴവി അവന്റെ കാലില്‍ 
വീണു 

കുഴി kuZi (nn), pit; തോട്ടത്തില്‍ 
വാഴ നടാന്‍ കുഴിയെടുത്തു 
കുഴികുത്ത്‌ kuZikutta (v1), making 
a pit or hole; അച്ഛന്‍ 
മണ്‍വെട്ടികൊണ്ട്‌ കുഴികുത്തി 
കുഴിക്ക്‌ kuZikka (vt), ദള; 
അയാള്‍ അവിടമെല്ലാം 
കുഴിക്കുന്നു 





122 


MALAYALAM - ENGLISH DICTIONARY 


കുഴിച്ചിട്‌ kuZicciTa (vt), put in a pit; 
അയാള്‍ വിത്ത്‌ കുഴിച്ചിട്ടു 
കുഴിച്ചുമൂട്‌ —kuZiccumuuTa (vt), 
put in a pit; ചത്ത എലിയെ 
മണ്ണില്‍ കുഴിച്ചു മൂടി 
കുഴിച്ചെടുക്കല്‍ ധമിം്ഡ്ിഷി 
(nn,comp), excavation; സ്വര്‍ണ്ണം 
കുഴിച്ചെടുക്കല്‍ തുടര്‍ന്നു 
കുഴിതോണ്ട്‌ —kuZitooNTa (comp 
vb), plot against; അയാള്‍ സ്വന്തം 
കുഴിതോണ്ടി വച്ചു 
കുഴിനഖം kuzinakhaM (nn,comp), 


disease affecting the comer of the nail; 
അയാള്‍ക്ക്‌ 


കുഴിനഖമുണ്ടായിരുന്നു 
കുഴിമടിയന്‍ kuZimaTiyan 
(nn,comp), extremly _ lazy _ person; 


അവന്‍ ഒരു കുഴിമടിയനാണ്‌ 
&YFIQISo_kuZimaaTaM (nn,comp), 
tomb; സുഹൃത്തിന്‍റെ കുഴി 
മാടത്തില്‍ ഞങ്ങള്‍ പൂക്കള്‍ 
വിതറി 

&YYIMIM_kuZiyaana (nn,comp), ant 
lion; Oaigaporh ആന 
കുഴിയാനയായിരുന്നു 

കുഴിയ്‌ kuZiya (vi), become hollow; 
ആ നിലം കൂടുതല്‍ 
കുഴിഞ്ഞു 

കുഴിവെട്ടി kuZiveTTa (comp vb), 


make a pit; ചത്ത എലിയെ 
കുഴിവെട്ടി മൂടി 

കുഴിവ്‌ ഫി (nn), ദേ; 
പാത്രത്തിന്‌ ഒരു 
കുഴിവുണ്ടായിരുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 





കുറച്ച്‌ kuRacca (adj), very little; 
എനിക്ക്‌ കുറച്ച്‌ പഞ്ചസാര 
വേണം 


കുറച്ച്‌  kuRacca (adj), ടാ; 
എനിക്ക്‌ കുറച്ച്‌ 
പുസ്തകങ്ങള്‍ വേണം 

കുറച്ച്‌ — kuRacca (adj), ടന; 


എനിക്കു കുടിക്കാന്‍ കുറച്ച്‌ 
വെള്ളം വേണം 

കുറത്തി kuRatti (nn), gypsywoman; 
കുറത്തി പാട്ടുപാടുന്ന 

കുറി kuRi (nn), vermilion mark; 
നെറ്റിയില്‍ ഒരു 
കുറിയുണ്ടായിരുന്നു 

കുറി kuRi (nn), chit plan; ഞാന്‍ 
ചിട്ടിയുടെ ഒരു കുറിയെടുത്തു 


കുറയ്‌ = kuRaya വ), ദീ; 
ഇപ്പോള്‍ പനി കുറഞ്ഞു 
വരുന്നു 

കുറയ്‌  kuRaya (vi), സഃ; 


ഇപ്പോള്‍ വെളിച്ചം കുറയുന്നു 


കുറയ്‌ kuRaya (vi), decrease; 
കാലങ്ങളായി " മഴ 
കുറഞ്ഞുവരുന്നു 

കുറവന്‍ kuRavan (nn), wandering 
tribe of basket making; കുറവനും 
കുറത്തിയും നൃത്തം 
ചെയ്യുന്നു 


കുറവാക്‌ kuRavaaka (vi), become 
less; സാധനങ്ങള്‍ക്ക്‌ ഇനി വില 
കുറവാകില്ല 


123 


MALAYALAM - ENGLISH DICTIONARY. 


Compiled & Edited by Dr.V. Saratchandran Nair 





കുറവ്‌ kuRava (nn), shortage; 
അവിടെ ഒന്നിനും ഒരു 
കുറവുമില്ലായിരുന്നു. 

കുറവ്‌ kuRava (nn), _ lacking; 
എന്തിന്‍റെ കുറവാണ്‌ 
തനിക്കിവിടെ? 

കുറവ്‌ kuuRava (nn), short comings; 
ആ കെട്ടിടത്തിന്‌ ചില 
കുറവുകളുണ്ട്‌ 

കുറിക്ക്‌ kuRikka ൮). നമ; 
അയാള്‍ അത്‌ കുറിച്ചുവച്ചു 
കുറിക്ക്‌കൊളള്‌ —_kuRikkakoLLa 
(nn,comp), hit the mark; അയാള്‍ 
കുറിക്കുകൊള്ളുന്ന 


വാക്കുകള്‍ പലതും പറഞ്ഞു 


കുറിച്ച്‌ kuRicca (in), about; ഞാന്‍ 
എന്നെ കുറിച്ച്‌ പലതും 
പറഞ്ഞിട്ടുണ്ട്‌. 

കുറിഞ്ഞി kuRi~~i (nn), barlecria 
plant; കുറിഞ്ഞിയില്‍ മൊട്ടുകള്‍ 
വിടര്‍ന്നു 

കുറിപ്പ്‌ kuRippa (nn), prescription; 
വൈദ്യന്‍ ഒരു കുറിപ്പെഴുതി 
വച്ചു 

കുറിമാനം ധ്വനി? (nn), note 
relating to jatakam; ജോത്സ്യന്‍ ഒരു 
കുറിമാനം എഴുതി 


കുറു ഡ്ഡ (adj), short; ഒരു 
കുറുവടികൊണ്ട്‌ അയാള്‍ 
ആക്രമിച്ചു 


കുറുകുറുപ്പ്‌ kuRukuRuppa (nn), 


wheezing, ഒരു കുറുകുറുപ്പ്‌ 
ശബ്ദം ടെ 
കേള്‍ക്കാനുണ്ടായിരുന്നു 


കുറുകേ kuRuke (adv), across; ഒരു 
പശു വേലിക്കു കുറുകേ ചാടി 
കുറുക്‌ kuRuka (vi), boiled down; 
പാത്രത്തില്‍ വെള്ളം കുറുകി 


കുറുക്കം !ഡ്ഡ്ഷി (nn ), state of 
thickness; നല്ല കുറുക്കമുള്ള 
ചായയാണിത്‌ 


കുറുക്കന്‍ kuRukkan (nn ), fox; 
കുറുക്കന്‍ ഓലിയിടുന്നു 


കുറുക്കിപ്പറയ്‌ — kuRukkippaRaya 
(comp vb), say briefly; അയാള്‍ 
പലതും കുറുക്കിപ്പറഞ്ഞു 
കുറുക്കുവഴി kuRukkuvaZi 
(nn,comp), — short ഞാന്‍ 
രക്ഷപ്പെടാനുള്ള 
കുറുക്കുവഴികള്‍ 
അന്വേഷിക്കുകയായിരുന്നു 


cut; 


കുറുനാക്ക്‌ kuRunaako (nn), disease 
of the tongue; എനിക്ക്‌ 
കുറുനാക്കു വന്നു 

കുറുനിര kuRunira (nn,comp), curl 
of hair falling on the forehead; 
കുട്ടിയുടെ കുറുനിരകള്‍ 
നെറ്റിയില്‍ പടര്‍ന്നു കിടന്നു 
കുറുന്തോട്ടി kuRuntooTTi (അ, 
medicinal plant (pabonia _odorate); 
ഞാന്‍ ഒരു കുറുന്തോട്ടി 
പറിച്ചെടുത്തു 

കുറുമ്പ്‌ kuRumba (nn), mischeif; 
കുട്ടി ഓരോ കുറുമ്പ്‌ 
കാണിച്ചു കൊണ്ടിരുന്നു 
കുറെ kuRe (adv), litte; 
കുറെ സമയം 
കാത്തുനിന്നു 


ഞാന്‍ 
അവിടെ 


124 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കുറേശ്ശേ kuReeSSee (adv), little by 
little; വെള്ളം കുറേശ്ശേയായി 
ഒലിച്ചു പോയിക്കൊണ്ടിരുന്നു 
കുറ്റം kuRRaM (nn), crime; കുറ്റം 
ചെയ്തവന്‍ ശിക്ഷിക്കപ്പെടും 
കുറ്റം kuRRaM (nn), fault; എല്ലാം 
അവന്റെ കുറ്റമാണെന്ന്‌ ഞാന്‍ 
സമ്മതിച്ചു 


കുറ്റപത്രം kuRRapatRaM (nn,comp), 


chargesheet; അയാള്‍ പ്രതികളെ 
കുറ്റപത്രം വായിച്ചു 
കേള്‍പ്പിച്ചു 


കുറ്റവാളി kuRRavali (nn), culprit; 
കുറ്റവാളി ശിക്ഷിക്കപ്പെട്ട 


കുറ്റാകുറ്റിരിട്ട്‌ kuRRakuRRiriTTa 


(nn,comp), dense darkness; ഈ 
കുറ്റാ കുറ്റിരിട്ടില്‍ഞാന്‍ 
നടക്കാനില്ല 

കുറ്റി ധ്യ ൮, stake; 
ബീഡിയുടെ കുറ്റി അയാള്‍ 
വലിച്ചെറിഞ്ഞു. 


കുറ്റി kuRRi (nn), stump; അയാള്‍ 


പശുവിനെ ഒരു കുറ്റിയില്‍ 
കെട്ടി 

കുറ്റിക്കാട്‌ ന്ധം (nn,comp), 
bush; അയാള്‍ ഒരു 
കുറ്റിക്കാട്ടിലൂടെ 
നടന്നുവരുന്നു 


കുറ്റിനാട്ട്‌ വ്യ (comp vb), 
fix a stake; അയാള്‍ അവിടെ 
ഒരു കുറ്റിനാട്ടി 
കൂക്കാവിളി 


(nn,comp), 


kuukkaaviLi 
howling; 


കുറുക്കന്മാരുടെ കൂക്കാ വിളി 
തീര്‍ന്നില്ല 


കൂക്ക്‌ kuukka (vi), മിള 
ബാലന്റെ കൂക്കുകേട്ട്‌ 
ഗ്രാമീണര്‍ ഓടിവന്നു 

കൂച്ചുവിലങ്ങ്‌ kuccuvilang 


(nn,comp), fetters put on the leg of an 
elephant; അയാള്‍ ആനയെ 
കൂച്ചുവിലങ്ങിട്ട 


കൂച്ച്‌ kucca (nn), binding hands and 
legs; അയാളെ ശരീരത്തില്‍ 
കൂച്ചുവിലിങ്ങിട്ടു 

കൂട kuvTa (nn), basket; ഒരു കൂട 
നിറയെ പൂക്കള്‍ കൊണ്ടുവന്നു 


കൂടം kuvTaM (nn), moutain peak; 


പര്‍വ്വതത്തിന്റെ കൂടത്തില്‍ 
എല്ലാവരും എത്തിച്ചേര്‍ന്നു 
കൂടം ഥീ (nn), hammer; 
കല്ലുപണിക്കാരന്‍ കൂടം 
കൊണ്ട്‌ കല്ലു പൊട്ടിച്ചു 
കൂടാരം kuuTaaraM (nn), tent; 
LIM aa അവിടെ 


കൂടാരമടിച്ചു താമസിക്കുന്നു 


കൂടി kuuTi (in), also; ഞാനും 
കൂടി നിന്‍റെ കൂടെ വരട്ടോ? 


കൂടിക്കാഴ്ച kuuTikkaZcca 
(nn,comp), meeting: ഇന്ത്യ 
പാക്കിസ്ഥാന്‍ പ്രശ്നത്തില്‍ 
സെക്രട്ടറി തലത്തില്‍ 


കൂടിക്കാഴ്ച്ച നടത്തി 


കൂടിച്ചേര്‌ kuuTicceera (vi), mingle; 
അയാള്‍ ആരോടും എളുപ്പം 
കൂടിച്ചേരുന്നു 





125 


MALAYALAM - ENGLISH DICTIONARY Compiled & Edited by Dr.V. Saratchandran Nair 


കൂടിയാട്ടം  kuuTiyaaTTaM (nn), | കൂട്ടം kuuTTaM (nn), crowd; കൂട്ടം 
dance form of kerala; കൂടിയാട്ടം | തെറ്റി മേയുന്ന ഒരു 
കഴിഞ്ഞ്‌ വേഷക്കാര്‍ ആടാണിത്‌ 

വേഷമഴിച്ചു കൂട്ടം kuuTTaM (nn), group; ഒരു 
കൂടിയാലോചന kuuTiyaaloocana | കൂട്ടം ആളുകള്‍ അങ്ങോട്ടു 
(nn,comp), consultation; | നടന്നടു ക്കുന്നു 


കൂടിയാലോചനകള്‍ക്കു ശേഷം 
ഒരു തീരുമാനമെടുത്തു 
കൂട്വിട്‌ kuvTaviTa (comp vb), 
leave mortal body; അയാള്‍ 
കൂടുവിട്ടു പരലോകം പൂകി 


കൂട്വിട്‌ kuuTaviTe (comp vb), fly 


away, പക്ഷികള്‍ കൂടുവിട്ടു 
പറന്നുയര്‍ന്നു 

കൂട്വിട്‌ kuuTaviTa (comp vb), 
change shelter; പക്ഷികള്‍ 


കൂടുവിട്ടു കൂടുമാറി 
കൂടുതല്‍ kuuTutal (nn), increase; 


ഞാന്‍ കൂടുതല്‍ ശമ്പളം 
ചോദിച്ചു 
കൂടെ kuuTe (in), along with; 


എന്റെ കൂടെ ആരും വന്നില്ല 

കൂട്‌ kuuTa (nn), cage (enclosure for 
birds); കുട്ടി കൂടു തുറന്നു 
വിട്ടു 

കൂട്‌ 1൦ (vb), meet; ഞങ്ങള്‍ 
അവിടെ കൂടി 


കൂട്‌ ഡ്‌ (൧), _ increase; 
സാധനങ്ങളുടെ വില കൂടി 

കൂട്‌ kuuTa (nn), മട 
സന്ധ്യാസമയത്ത്‌ പക്ഷി 


കൂട്ടിലേക്കു മടങ്ങി 





126 


കൂട്ടക്കൊല kuuTTakkola (nn,comp), 


carnage; കൂട്ടക്കൊല 
നടക്കുമ്പോള്‍ അവിടെ 
ആരുമുണ്ടായിരുന്നില്ല 


കൂട്ടര്‍ kuuTTaR (nn), companions; 
ഞങ്ങളില്‍ ഒരു കൂട്ടര്‍ മറ്റേ 
ഭാഗത്തു ചേര്‍ന്നു 

കൂട്ടവിളി kuvTTaviLi_ (nn,comp), 
uproa; അവിടെ നിന്ന്‌ ഒരു 
കൂട്ടവിളി ഉയര്‍ന്നു 

കൂട്ടാക്ക്‌ kuuTTaakke (൧), consider 


with regard; ഞാന്‍ 
പറഞ്ഞതൊന്നും അയാള്‍ 
കൂട്ടാക്കിയില്ല 

കൂട്ടാന്‍ = kuuTTaan (nn), curry; 
അമ്മ കുറേ കൂട്ടാനുകള്‍ 
ഉണ്ടാക്കി 


കൂട്ടാന്‍ kuuTTaan (nn), side dish; 


ഭക്ഷണത്തിനു കൂട്ടാന്‍ 
ഒന്നുമില്ല 

കൂട്ടായ്മ ഡ്മ (2), 
companionship; ഞങ്ങളുടെ 


കൂട്ടായ്മയുടെ ഫലമായിരുന്നു 
അത്‌ 

കൂട്ടാളി kuuTTaaLi (nn), companion; 
അവന്‍ എന്‍റെ കൂട്ടാളി 
ആയിരുന്നു 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കൂട്ടിക്കലര്‍ത്ത്‌ — kuuTTikkalaRita 
(comp vb), mixing; ഞാന്‍ അതില 
കൂടെ പലതും കൂട്ടിക്കലര്‍ത്ത്‌ 


കൂട്ടിക്കൊടുക്ക്‌ kuuTTikkoTukko 


(comp vb), ജട; അയാള്‍ 
പലര്‍ക്കും ശമ്പളം 
കൂട്ടിക്കൊടുക്കുന്നു 


കൂട്ടിക്കൊടുക്ക്‌ ku TTikkoTukko 
(comp vb), act as a pimp; അവന്‍ 


ആ ഹോട്ടലിലെ 
കൂട്ടിക്കൊടുപ്പുകാരന്‍ ആണ്‌ 
കൂട്ടിച്ചേര്‍ക്ക്‌ ഡനംഘ്ഡേര 
(comp vb), add; ഞങ്ങള്‍ 
രുചിയുണ്ടാക്കാന്‍ 
അതിനോടൊപ്പം പലതും 
കൂട്ടിച്ചേര്‍ത്തു 

കൂട്ടിമുട്ട്‌ kuvTTimuTTa (comp vb), 
crash each other; വാഹനങ്ങള്‍ 


തമ്മില്‍ കൂട്ടി മുട്ടി 
കൂട്ടിയിടിക്ക്‌ kuuTTiyiTikke (v1), 


collide with; രണ്ടു വാഹനങ്ങള്‍ 
തമ്മില്‍ കൂട്ടിയിടിച്ചു 


കൂട്ടിവയ്ക്ക്‌ kuaTTivayakka 
(comp vt), store up; അവന്‍ 
പലതും കൂട്ടി വച്ചു 
കൂട്ടിവയ്ക്ക്‌ kuuTTivaykka (comp 
vt), pile up; വൈക്കോല്‍ 
കൂനയില്‍ കൂട്ടി വച്ചു 
കൂട്ടുകച്ചവടം kuuTTukaccavaTaM 
(nn,comp), joint trade; ഞങ്ങള്‍ പല 
കൂട്ടുകച്ചവടവും 
നടത്തിയിട്ടുണ്ട്‌ . 





കൂട്ടുകാരന്‍ —kuuTTukaaran (nn), 
friend; അവന്‍ എന്റെ 
കൂട്ടുകാരനായിരുന്നു 
കൂട്ടുകൃഷി kuuTTURRS: (nn,comp), 
collective farming; ഞങ്ങള്‍ ഒരു 
കൂട്ടുകൃഷി നടത്തി 


കൂട്ടുകെട്ട്‌ ഡിന്ധര്ന (nn,comp), 
associations; ഞങ്ങളുടെ 
കൂട്ടുകെട്ട്‌ ഇവിടെ 
അവസാനിച്ചു 
കൂട്ടുപലിശ 


(nn,comp), compound _ interest; 
അയാള്‍ പലരോടും 


കൂട്ടുപലിശ വാങ്ങി 


കൂട്ട്‌ 1ഡ്‌ന്ട (nn), 
അവന്‍ എപ്പോഴും 
കൂട്ടായിരുന്നു 

കൂട്ട്‌ kuuTTa (v1), add; മരുന്നില്‍ 
പല സാധനങ്ങളും കൂട്ടി 
കൂണ്‌ ൭ (൩), mushroom; 
ഞങ്ങള്‍ കൂണ്‌ ഭക്ഷിക്കാറില്ല 
കൂണ്‍ kuuN (vi), mushroom; പല 
സ്ഥാപനങ്ങളും കൂണുപോലെ 
മുളച്ചുവന്നു 

കൂതി kuuti (nn), private parts of a 
woman (pudendum —__muliebre); 
അവളുടെ കൂതിയില്‍ വേദന 
വന്നു 


കൂത്തച്ചി kuuttacci (nn), prostitute; 


kuuTTupaliSa 


companion; 


എന്റെ 





അവള്‍ ഒരു 
കൂത്തച്ചിയാണെന്ന്‌ 

എല്ലാവരും പറഞ്ഞു 
കൂത്തമ്പലം kuuttambalaM 


(nn,comp), dance hall attached to a 


127 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





temple; കൂത്തമ്പലത്തില്‍ നൃത്തം 
നടക്കുന്നു 
കൂത്താടി kuuttaaTi (nn), larvae of 


mosquito; ഈ വൃത്തികെട്ട 
വെള്ളത്തില്‍ കൂത്താടി 
വളരുന്നു 

കൂത്താടി kuuttaaTi (nn), dancing 
girl; അവള്‍ ഒരു 
കൂത്താടിയാണ്‌ 


കൂത്താട്‌ —kuuttaaTa (vb, comp), 
dance; സുന്ദരിമാര്‍ 
കൂത്തമ്പലത്തില്‍ കൂത്താടുന്നു 


കൂത്തി ഡ൪ (nn), bitch; ഒരു 
കൂത്തിപ്പട്ടി മോങ്ങി 
കൊണ്ടുനടക്കുന്നു 

കൂത്തിത്തെരുവ്‌ kuttitteruva 
(nn comp), harlot street; 
കൂത്തിത്തെരുവില്‍ എല്ലാ 


അശ്ലീലങ്ങളും നടക്കുന്നു 


കൂത്ത്‌ kuutta (nn), temple art of 
Kerala (a kind of story telling by 
chakyar community); അമ്പലത്തില്‍ 


കൂത്തു നടന്നു 
കൂദാശ kuudaaSa (nn), sacrament; 
ഞാന്‍ കൂദാശകള്‍ ഒന്നും 
ചെയ്യാറില്ല. 

കൂനകൂട്ട്‌ 1ഡബ്ഡന്ട ൮) 
accumulate; ധാന്യങ്ങളെല്ലാം 
ഇവിടെ കൂനകൂട്ടി 


കൂനന്‍ _kuunan (nn), hunch back man; 


അവന്‍ ഒരു കൂനനാണ്‌ 


കൂന്‌ ൭6 ൫൧), സ്ഥ; 
അയാള്‍ക്ക്‌ ഒരു 
കൂനുണ്ടായിരുന്നു 


കൂന്‌ kuna (vi), bend the back; 
അയാള്‍ നടക്കുമ്പോള്‍ 
കൂനുന്നു 

കൂന്തല്‍ Kuuntal (nn), woman's hair; 
സുന്ദരി കൂന്തല്‍ മിനുക്കി 
കൂന്തല്‍ kuuntal (nn), fish; ഞാന്‍ 
കൂന്തല്‍ മീന്‍ ഭക്ഷിച്ചു 
കൂന്താണി kuntaaNi (nn), pick axe; 


അച്ഛന്‍ കൂന്താണി കൊണ്ട്‌ 
കല്ലെടുത്തു 
കൂമ്പന്‍ —kuumban (adj), peaked; 


ഒരു കൂമ്പന്‍ കൊമ്പുകൊണ്ട്‌ 
കാള കുത്തി 

കൂമ്പാരം kuumbaaraM_ അമ്മ), 
anything ല്ലോ; അഴുക്കു 
തുണികള്‍ ഒരു കൂമ്പാരമായി 
ഇട്ടിരിക്കുന്നു 

കൂമ്പ്‌ kuumba (nn), tender edge of 
the plantain; വാഴയുടെ കൂമ്പില 


നിന്നു പൂക്കള്‍ ഉതിര്‍ത്തു 
തേന്‍ കുടിച്ചു 

കൂമ്പ്‌ ൯൭ (nn), മണ 
അവന്റെ കൂമ്പില്‍ ഒരു 


നൊമ്പരം ഉണ്ടായി 
കൂപ്പുകൈ —kuuppukai (ഗജ), 
folded hands; അവള്‍ കൂപ്പു 
കൈയോടെ നിന്നു 

കൂപ്പ്‌ kuuppa (vi), join both hands 
together in adoration; അവള്‍ 
ആദരപൂര്‍വ്വം കൈകൂപ്പി 
കൂപ്പ്‌ 
അവന്റെ 
രസകരമായിരുന്നു 


kuupp2 (nn), _ salutation; 


കൈകൂപ്പ്‌ 





128 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കൂമന്‍ kuuman = (nn), ഒഴി; 
മാവിന്‍മേല്‍ ഒരു കൂമന്‍ 
മൂളുന്നു 


കൂര kuura (nn), small hut; അവന്‍ 
തന്റെ കൂരയില്‍ താമസിക്കുന്നു 
കൂരി kauri (nn), മടി കൂരി 
കൊണ്ട്‌ ഒരു കറിവച്ചു 

കൂരി kuuri (nn), name of the bird; 
പറമ്പിലെ ഒരു മരത്തില്‍ 
കൂരി കൂടു വച്ചു 

കൂര്‍ക്ക kuuRkka (nn), small kind of 


yam like potato; കൂര്‍ക്ക 
ഓഷധഗുണമുള്ള ഒരു 
കിഴങ്ങാണ്‌ 


കൂര്‍ക്കം kuuRkkaM (nn), snoring; 
അയാള്‍ ശാന്തമായി കൂര്‍ക്കം 


വലിച്ചുറങ്ങുന്നു 

കൂര്‍ക്കം വലിക്ക്‌ 
kuuRkkaMvalikke (vi), അജ; 
അയാളുടെ കൂര്‍ക്കം വലി 


കാരണം എനിക്ക്‌ ഉറങ്ങാനേ 
കഴിഞ്ഞില്ല 


കൂര്‍ത്ത —kuwRtta (൭2, 
അവന്റെ കാലില്‍ 
കൂര്‍ത്ത മുള്ളു കയറി 


കൂര്‍പ്പം kuuRppaM (nn), sharpness; 


sharp; 
ഒരു 


പെന്‍സിലിന്റെ കൂര്‍പ്പം 
കുറഞ്ഞുപോയി 

കൂര്‍മ്മം ധീ (nn), tortoise; 
മഹാവിഷ്ണുവിന്റെ 
രണ്ടാമത്തെ അവതാരം 
കൂര്‍മ്മമായിരുന്നു 


കൂര്‍മ്മ ബുദ്ധി kuuRmmabuddhi 
(nn,comp), person of acute intellect; 


അയാള്‍ വളരെ 
കൂര്‍മ്മബുദ്ധിയുള്ളവനാണ്‌ 
കൂലങ്കഷമായ 
(adj), thorough; 
കൂലങ്കഷമായ 
ചര്‍ച്ചയായിരുന്നു 
കൂലി kuuli (nn), wages of a daily 
labourer; തൊഴിലാളികള്‍ക്ക്‌ 
കൂലി വര്‍ദ്ധിപ്പിച്ചു 
കൂലിപ്പണി kuulippaNi (nn,comp), 
casual labour; അയാള്‍ 
കൂലിപ്പണിയെടുത്താണ്‌ 
പഠിച്ചത്‌ 


kuulajkaSmaaya 
വളരെ 


കൂവ kuuva (nn), Indian arrow root; 
അമ്മ കൂവ പൊടിക്കുന്നു 








കൂവപ്പൊടി ഡ്‌ (nn), 

arrow-root ഉ കൂവപ്പൊടി 

ഗുണമുള്ളതാണ്‌ 

കൂവളം kuuvalaM (nn), Aegle 

marmelos (leaf used for Shiva puja); 

കൂവളത്തിഒെ വേര്‌ 
ഞ്ഞ്പോയ്‌ 

കൂവ്‌ kunve (vi), howl; കുട്ടികള്‍ 

ഉച്ചത്തില്‍ കൂവുന്നു 

കൂജ kuuja (nn), water bowl; 

അവന്‍ കൂജയില്‍ വെള്ളം 

നിറച്ചു 

കൂസല്‍ ഡല്‍ (nn), bashfulness; 

അവന്‍ യാതൊരു 

കൂസലുമില്ലാതെ ഉത്തരം 

പറഞ്ഞു 

കൂസ്‌ — kuusa (vb), be shy; 

ആരെയും കൂസാത്ത 


സ്വഭാവമാണ്‌ അവന്റേത്‌ 


129 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കൂളി kuuLi (nn), demon; അവന്‍ 
കൂളിയെ കണ്ടു പേടിച്ചുവത്രേ 


കൂറ kuuRa (nn), ragged clothes; 


അവള്‍ കൂറകളെല്ലാം 
കഴുകാനെടുത്തു 

yo kuuRa (nn), cockroach; 
ട്ടുനിറയെ 
കൂറകളായിരുന്നു 


കൂറ്‌ kuuRa (nn), affection; അവന്‌ 
ആരോടും കൂറുണ്ടായിരുന്നില്ല 
കൂറ്‌ kuuRa (vi), speak; അവള്‍ 
യാതൊന്നും കൂറിയില്ല 
കൂറ്റന്‍ kuuRRan (nn), Huge; അതു 
ഒരു കൂറ്റന്‍ കെട്ടിടമാണ്‌ 


കൂറ്റന്‍ —kuuRRan (nn), bull at 
rampage; ഒരു കൂറ്റന്‍ ഓടി 
വരുന്നു 


കൃതകൃത്യന്‍ ചവ (nn), one 


who has accomplished what 1൦ 
undertook; അയാള്‍ 
കൃതകൃത്യനായിരുന്നു 
കൃതഘ്നത ലിന (nn), 
ingratitudeness; അയാളുടെ 
കൃതഘ്നത എല്ലാവരും 
കുറ്റപ്പെടുത്തി 

കൃതഘ്നന്‍ ലീഗ (nn), 
ungrateful person; അവനെ 
കൃതഘ്നനെന്ന്‌ പലരും 
തെറ്റിദ്ധരിച്ചു 

കൃതജ്ഞത 1൦൭ മ്മ), 
thankfulness; സെക്രട്ടറി 
യോഗത്തില്‍ കൃതജ്ഞത 
രേഖപ്പെടുത്തി 


കൃതജ്ഞന്‍ kRtaj~n (nn), grateful 
ih 


person; അയാള്‍ക്കു ജോലി 
നല്കിയ ആളിനോടു 
കൃതജ്ഞനായിരുന്നു 


കൃതാവ്‌ kRtaava (nn), whiskers; 
അയാളുടെ മുഖത്ത്‌ കൃതാവു 
വന്നു 

കൃതി Rati (nn), literary work; 


സാഹിത്യകാരന്റെ 
ആരമാവി്കൈമോ 
അവന്റെ കൃതികള്‍ 

കൃതി ൭ മ്മ), musical 
composition; കര്‍ണ്ണാടക 
സംഗീതത്തില്‍ ത്യാഗരാജന്റെ 
കൃതികള്‍ വളരെ 
പ്രസിദ്ധമാണ്‌ 

കൃത്യം ചീ (adv), exactly; 
കൃത്യം മൂന്നു മണിക്ക്‌ 


യോഗം ആരംഭിക്കും 

കൃത്യം kRtyaM (nn), act; കൃത്യം 
നടക്കുമ്പോള്‍ അവിടെ 
ആരുമുണ്ടായിരുന്നില്ല 

കൃത്യം kRatyaM (nn), function; ആ 
കൃത്യം നടന്നത്‌ ഇന്നലെ 
അര്‍ദ്ധരാത്രിയാണ്‌ 

കത്ത kRotyata (nn), exactitude; 
വിനോദിന്റെ കൃത്യതയെ 
എല്ലാവരും പ്രശംസിച്ചു 
കൃത്യനിര്‍വ്വഹണം 
kRthyaniRvahaNaM 
discharge പ്‌ ബട 
കൃത്യനിര്‍വ്വഹണത്തിന്‌ 
തടസ്സമുണ്ടാകരുതെന്ന്‌ അയാള്‍ 
അഭ്യര്‍ത്ഥിച്ചു 


(nn,comp), 
duties; 





130 


MALAYALAM - ENGLISH DICTIONARY 


കൃത്യവിലോപം _kRtyaviloopaM 
(nn), failure in discharge of one's duties; 
കൃത്യവിലോപം കാട്ടിയതിന്‌ 
ഹരിയെ പുറത്താക്കി 


കൃത്യസമയത്തെത്ത്‌ 
kRatyasamayatta (vi), 
രഘു 
കൃത്യസമയത്തെത്തി 


കൃത്രിമം KkRtRimaM (nn), artificial; 
ആ പൂവ്‌ കൃത്രിമമാണ്‌ 


be 


in time; 


ക്ലാസ്സില്‍ 


കൃത്രിമത്വം —kRiRimatvaM (nn), 
artificiality: വളരെ 
കൃത്രിമത്വമുള്ള ഒരു 


നാടകമായിരുന്നു അത്‌ 


കൃത്രിമമായ kRatRimamaaya (adj), 


artifical; കൃത്രിമമായ മുഖം 
മൂടി വച്ചു അവന്‍ ജനങ്ങളെ 
കളിപ്പിച്ചു 


കൃപ മും അ, __kindness; 
അയാളുടെ കൃപ 
കാരണമാണ്‌ അനാഥരായ 
കുട്ടികള്‍ ജീവിച്ചു 
പോകുന്നത്‌ 


കൃമി kRmi (nn), worm; മണ്ണില്‍ 
ധാരാളം കൃമികള്‍ വളരുന്നു 
കൃശത ടം 
അവളുടെ 
മനോഹരമായിരുന്നു 

കൃശന്‍ kRSan (nn), lean person; 
അയാള്‍ ഒരു കൃശനായിരുന്നു 
കൃഷി 149 (nn), ജിബി; 
മാധവന്‍ കൃഷി ചെയ്യുന്നു 


leaness; 
കൃശത 


(nn), 


Compiled & Edited by Dr.V. Saratchandran Nair 





131 





കൃഷി 1൦51 (nn), cultivation; 
കൃഷിയാണ്‌ ഇന്ത്യക്കാരുടെ 
പ്രധാനപ്പെട്ട തൊഴില്‍ 

കൃഷിക്കാരന്‍ KRSikkaaran 
(nn,comp), farmer; മാധവന്റെ 
അച്ഛന്‍ കൃഷിക്കാരനായിരുന്നു 


കൃഷിക്കാര്‍ —_kRaSikkaaR (nn), 
farmers; കൃഷിക്കാര്‍ വയലില്‍ 
വിത്തു വിതയ്ക്കുന്നു 
കൃഷിചെയ്യ്‌ kRasiceyya (vi), 
cultivate; കൃഷിക്കാരന്‍ 
വയലില്‍ കൃഷിചെയ്യുന്നു 
കൃഷിപ്പണി KRSippaNi (nn,comp), 
farming; കേശവന്‌ കൃഷിപ്പണി 
അറിയില്ല 


കൃഷിഭൂമി kRasibhuumi (nn,comp), 
and used for cultivation; കൃഷിഭൂമി 
കര്‍ഷകനു വിട്ടുകിട്ടാന്‍സമരം 
നടത്തി 


കൃഷിസ്ഥലം kRisthalaM (nn,comp), 
agricultural land; കൃഷിസ്ഥലത്തു 
വച്ച്‌ ഞാന്‍ രാമനെ 
കണ്ടുമുട്ടി 


കൃഷ്ണം kRS@NaM (nn), black 
colour, കൃഷ്ണവര്‍ണ്ണമുള്ള ആ 
പുഷ്പം ഞാൻ ആര്‍ക്കോ 
കൊടുത്തു 

കൃഷ്ണന്‍ 129൧ (nn), Sri krishna; 
കൃഷ്ണന്‍ ഭാരതീയ മനസ്സിലെ 
പ്രധാനപ്പെട്ട ആദിരൂപമാണ്‌ 
കൃഷ്ണപക്ഷം ച്ച 
(nn,comp), fort night of ൩0ഠന്‌ട decrease; 
കൃഷ്ണപക്ഷത്തിലെ ഏതോ 
ഒരു രാവില്‍ അയാള്‍ വന്നു 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കൃഷ്ണപ്പരുന്ത്‌ —_KRGANapparunta 
(nn,comp), eagle; കൃഷ്ണപ്പരുന്ത്‌ 


വളരെ പൊക്കത്തില്‍ 
പറക്കുന്നു 

കൃഷ്ണമണി ബം (nn), 
eye ച്ചി; അയാളുടെ 
കൃഷ്ണമണികള്‍ 
വെളുത്തതായിരുന്നു 
കൃഷ്ണമൃഗം 13൭5ല്‍ 
(nn), ബി; കൃഷ്ണമൃഗം 
മനോഹരമായ ഒരു മൃഗമാണ്‌ 
കെഞ്ചല്‍ ke~cal (nn), begging; 
അരവിന്ദ്‌ ആരോടും 


കെഞ്ചലിനു പോയില്ല 
കെഞ്ച്‌ ke~ca (vi), beg; അഷറഫ്‌ 


അച്ഛനോട്‌ കെഞ്ചിച്ചോദിച്ചു 
കെടാവിളക്ക്‌ keTaaviLakka 
(nn,comp), lamp which doesnot get 
extinguished; പുഷ്പ 
കെടാവിളക്കു കൊളുത്തി 
വച്ചു 

കെടുകാര്യം keTukaaryaM 
(nn,comp), damage; കെടുകാര്യം 
സംഭവിച്ചതിന്‌ ആരും 


ഉത്തരവാദിത്തം ഏറ്റില്ല 
കെടുതി സ്ഥ (nn), destruction; 
വെള്ളപ്പൊക്ക കെടുതിയില്‍ 
പെട്ട്‌ കേരളം കഷ്ടപ്പെടുന്നു. 
കെടുത്ത്‌ സ്ഥ (vt), extinguish; 
രാധ വിളക്കു കെടുത്തി 
കെടുത്ത്‌ സ്ഥ (vi), put out; 
വിളക്കു കെടുത്തുന്നു 


കെടുമ്പ്‌ [സ്ഥിര (nn), putrified 
state; പലഹാരങ്ങള്‍ക്ക്‌ ഒരു 
കെടുമ്പുചുവ തോന്നുന്നു 
കെടുമ്പ്‌ jealous; 
അയാള്‍ കാറ്‌ 
വാങ്ങിച്ചപ്പോള്‍ സുഹൃത്തിനു 
കെടുമ്പുണ്ടായി 


keTumba (nn), 


കെട്‌ keTa (vi), become spoiled; 
ഇന്നലെ വാങ്ങിയ പഴങ്ങള്‍ 
കെട്ടുപോയി 

കെട്‌ keTa (vi), extinguish; വിളക്ക്‌ 
കെട്ടു 


കെട്ട keTTa (adj), spoilt; അയാള്‍ 
ഒരു കെട്ട മുട്ടയെടുത്ത്‌ 
എറിഞ്ഞു 


കെട്ടഴിക്ക്‌ keTTaZikka (vb), untie; 
ഈ കെട്ടഴിച്ചു വിടൂ 
കെട്ടിക്കൊടുക്ക്‌ ke TTkkoTukko 
(comp vb), give in marriage; അവളെ 
അയാള്‍ക്കു കെട്ടിക്കൊടുത്തു 
കെട്ടിക്ക്‌ keTTikka (v caus), cause to 
tie; ബാലന്‍ മകനെക്കൊണ്ട്‌ 
പശുവിനെ കെട്ടിച്ചു 


കെട്ടിക്ക്‌ keTTikka (vt), be married; 


രാധയെ കെട്ടിക്കാന്‍ 
പണമില്ലത്രേ 

കെട്ടിച്ചമയ്ക്ക്‌ — ke TTiccamykka 
(comp vb), fabricate; അനില്‍ 
ഓരോ കഥകള്‍ 
കെട്ടിച്ചമയ്ക്കുന്നു 


കെട്ടിഞാത്ത്‌ keTTi~~atta (comp 
vb), hang the victim after murdering him; 
ആരോ രാമനെ കെട്ടിഞാത്തി 





132 


MALAYALAM ~ ENGLISH DICTIONARY 


കെട്ടിഞാന്ന്‌ —keTTi~~aanna (vb, 
comn), commit suicide by hanging; 
പ്രകാശ്‌ കെട്ടിഞാന്നി ചത്തു 
കെട്ടിടം keTTiTaM (nn), building; 
ആ കെട്ടിടത്തിന്‌ ഉടമകളില്ല 
കെട്ടിത്തൂക്ക്‌ 
comp), hang anything up; 
ഒരു ചിത്രം കെട്ടിത്തൂക്കി 
കെട്ടിപ്പറയ്‌ — keTTippaRaya (nn), 
build up stories; ബിജു ഒരോ 
കഥകള്‍ കെട്ടിപ്പറയുന്നു 
കെട്ടിപ്പിടിക്ക്‌ keTTippiTikka 
(comp vt), embrace; അമ്മ മകനെ 
കെട്ടിപ്പിടിച്ചു 

കെട്ടിപ്പിടുത്തം സ്മി 
(nn,comp), ബജ; 
രാഷ്ട്രരരുടെ 
കെട്ടിപ്പിടുത്തത്തില്‍ ഭീമന്റെ 
പ്രതിമ പൊടിഞ്ഞുതകര്‍ന്നു 
കെട്ടിപ്പെറുക്ക്‌ ണ്ഡ 
(comp vb), leave a house with bag and 
baggage; കേശവന്‍ എല്ലാം 
കെട്ടിപ്പെറുക്കി നാടുവിട്ടു 


keTTituukka ൨൮൧, 
ഞാന്‍ 


ധൃത 





കെട്ടിമേയ്‌ keTTimeeya (comp vb), 
thatch a house; മാധവന്‍ പുര 
കെട്ടി മേഞ്ഞു 
കെട്ടിയടയ്ക്ക്‌ 
(comp vb), put up fence; 
വേലി കെട്ടിയടച്ചു 
കെട്ടിയവന്‍ ണം (nn,comp), 
husband; രാധയുടെ 
കെട്ടിയവനാണ്‌ രവി 


കെട്ടിയേല്പ്പിക്ക്‌ 


keTTiyeelppikka (comp 


keTTiyaTaykka 
ബാലന്‍ 


vb), entrust 


Compiled & Edited by Dr.V. Saratchandran Nair 


under compulsion; അച്ഛന്‍ എല്ലാ 
ജോലികളും രവിയുടെ 
തലയില്‍ കെട്ടിയേല്‍പ്പിച്ചു 


കെട്ടിവയ്ക്ക്‌ 1 TTivaykka (comp 
vb), deposit; ഓഫീസില്‍ പണം 


കെട്ടിവച്ചു 

കെട്ടുകഥ ധിരന (nn,comp), 
concocted story, രമ ഓരോ 
കെട്ടുകഥകള്‍ 
ഉണ്ടാക്കിപ്പറഞ്ഞു 


കെട്ടുകല്യാണം _keTTukalyaaNaM 
(nn,comp), ceremony of tying thali in 


marriage; അയാളുടെ 
കെട്ടുകല്യാണത്തിന്‌ വലിയ 
തിരക്കായിരുന്നു 

കെട്ട്‌ ണ്ട (nn), tie a knot; 


അവന്‍ കയര്‍ കൊണ്ടു കെട്ടി 


കെട്ട്‌ keTTa (nn), bundle; അയാള്‍ 
ഒരു കെട്ടു കൊണ്ടുവന്നു 
കെട്ട്‌ keTTa (vt), constuction; പുര 
കെട്ട്‌ കഴിഞ്ഞില്ല 

കെട്ട്‌ ണ്ണ (v1), many; അവളെ 
കെട്ടാന്‍ ആരോ വന്നു 


കെട്ട്‌ keTTa (vt), remit (fees); 
ബാലന്‍ ഫീസു കെട്ടി 
കെട്ട്‌ keTTa (v1), tie; കള്ളനെ 


തെങ്ങിനോട്‌ ചേര്‍ത്തു കെട്ടി 
കെട്ട്‌ അയക്ക്‌ keTTa ayayka (vb), 


loosen the 10% കെട്ടു 
അയച്ചുവിട്ടാല്‍ പശു 
ഓടിപ്പോകുമെന്നു ഞാന്‍ 
വിചാരിച്ചു 

കെണി 140 (nn), trap; അമ്മ 





എലിക്ക്‌ കെണിവച്ചു 


133 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കെണിവയ്ക്ക്‌ —keNivaykka (v1), 
entrap; അയാള്‍ക്ക്‌ എല്ലാവരും 
കെണിവച്ചു 


കെൽപ്പ്‌ kelpp2 (nn), strength; 
അയാള്‍ക്ക്‌ ഒന്നും 
ചെയ്യാനുള്ള 
കെല്പുണ്ടായിരുന്നില്ല 

കേക keeka (nn), metre in dravidian 
versification; അയാള്‍ 
കേകവൃത്തത്തില്‍ 
പദ്യമെഴുതി 


കേക്ക്‌ 1൭5൭ (nn), cake; അമ്മ 
കേക്ക്‌ ഉണ്ടാക്കി 


കേടുപറ്റ്‌ 1സ്ധുപ്ധ് (comp vb), 
become defective; പുതിയ 
ടെലിവിഷന്‌ എന്തോ 
കേടുപറ്റി 


കേട്‌ 1൦ (nn), defect; അയാള്‍ 
പാത്രത്തിന്‍റെ കേടു നീക്കി 


കേട്‌ 1൦ (nn), decay; കേടു 
പറ്റിയ ഒരു മാങ്ങയാണത്‌ 


കേട്ട 1 (nn), eighteenth lunar 


asterism; അനിലിന്‍റെ നക്ഷത്രം 
കേട്ടയാണ്‌ 
കേട്ടുകേഴ്വി keeTTukeeLvi 


(nn,comp), rumour; നാട്ടില്‍ ഓരോ 
കേട്ടുകേഴ്‌വികള്‍ പരക്കുന്നു 
കേഡി keeDi (nn), known criminal; 
ഹരി ഒരു കേഡിയാണത്രേ 


കേദാരം _—keedaaraM (nn), fertile 
land; അദ്ദേഹം 
സല്‍ഗുണങ്ങളുടെ 
കേദാരമായിരുന്നു 


കേന്ദ്രം keendRaM (nn), centre; 
വൃത്തത്തിന്റെ കേന്ദ്ര ത്തില്‍ 
ഒരു ബിന്ദുവരച്ചു 

കേന്ദ്രം keendRaM (nn), central govt; 


കേന്ദ്രത്തില്‍ നിന്ന്‌ 
അറിയിപ്പുവന്നാല്‍ മാത്രമെ 
പോകാനാകൂ 

കേന്ദ്രീകരണം _keendRiikaraNaM 
(nn), centralisation; 
കേന്ദ്രീകരണത്തിനുവേണ്ടി 
ഞങ്ങള്‍ ശ്രമം നടത്തി 
കേന്ദ്രീകരിക്ക്‌ keendRiikarikka 
(vt), centralise; അധികാരം 
ഒരാളിലേക്കു മാത്രം 
കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു 


കേമം keemam (nn), nice; ഇവിടെ 
എല്ലാം ബഹു കേമം തന്നെ 


കേമത്തം keemattaM (nn), skill; 
സജിത്തിന്റെ കേമത്തം 
അംഗീകരിക്കപ്പെട്ടു 

കേമന്‍ keeman (nn), expert; 
മാധവന്‍ കേമനാണത്രേ 

കേരം രസ്പ്ഥി ൫), coconut; 


കേരം നിറഞ്ഞ കേരളം 


കേരളം keerLaM (nn), Kerala the 
land of Malayalees; കേരളം 
മലയാളികളുടെ 
മാതൃഭൂമിയാണ്‌ 

കേരളീയ 
pertaining 
കേരളീയമായ 
ആചാരാനുഷ്ഠാനങ്ങള്‍ 
കേരളത്തില്‍ പാലിക്കപ്പെടുന്നു 


keeraLiiya 
to 


(adj), 
Keralam; 





134 


MALAYALAM ~ ENGLISH DICTIONARY 





കേരളീയന്‍ keeraLiiyan (nn), native 


of Kerala; അയാള്‍ ഒരു തനി 
കേരളീയനാണ്‌ 

കേവല keevala (adj), absolute; 
കേവലമായ സ്വാതന്ത്ര്യം 
എന്നൊന്നില്ല 

കേവലജ്ഞാനം —_keevalaj~aanaM 
(nncomp), absolute —_ knowledge; 
കേവലജ്ഞാനം ഒരു 
അമൂര്‍ത്ത സങ്കല്പമാണ്‌ 
കേവുവള്ളം keevuval.LaM 
(nn,comp), freight boat; അയാള്‍ 
ഒരു കേവുവള്ളം 
കടലിലിറക്കി 

കേശം 1൭5ച്4 (nn), ഖ്‌ 
അവളുടെ കേശം ചെമ്പിച്ച 
നിറമുള്ളതായിരുന്നു 
കേശാദിപാദം —skeeSaadipaadaM 


(adv), from head to foot, രാജ്ഞിയെ 


കേശാദിപാദം കവി 
വര്‍ണ്ണിച്ചു 

കേസരം keesaraM (nn), stamen of a 
flower; ചെമ്പരത്തിയുടെ 
കേസരത്തിന്‌ മഞ്ഞനിറം 
ആയിരുന്നു 

കേസരി ടണ്‌ (022), 110; 
കാടുഭരിച്ചത്‌ കേസരിയാണ്‌ 
കേസ്‌ 1൭൭53 (nn), case, കേസ്‌ 


രമ്യതയില്‍ എത്തി 


കേളികൊട്ട്‌ keeLikoTTa (nn,comp), 
beating of drums etc before kathakali; 
കഥകളി തുടങ്ങും മുമ്പ്‌ കേളി 
കൊട്ടാരംഭിച്ചു 


Compiled & Edited by Dr.V. Saratchandran Nair 


കേളിയാട്‌ keeLiyaaTa (comp vb), 


play; അവര്‍ ഓരോ 
കേളിയാടി 

കേളീഗൃഹം keeLiigRhaM 
(nn,comp), play house; രാജാവ്‌ 
കേളീ ഗ്രൃഹത്തിലേക്ക്‌ 
പ്രവേശിച്ചു 


കേള്‍ക്ക്‌ keeLkko (vi), hear; ഞാന്‍ 
പുറത്ത്‌ വലിയ ശബ്ദം കേട്ടു 
കേള്‍ക്ക്‌ kaLkka (vt), listen, സീത 
പാട്ടു കേള്‍ക്കുന്നു 


കേള്‍വി 4൦൧ (nn), hear; 
വയസ്സാവുമ്പോള്‍ കേള്‍വി 
നഷ്ടപ്പെട്ടേക്കാം 

കേഴ keeZa (nn), barking deer; 


കേഴമാന്‍ ഭയന്ന്‌ ഓടി 

കേഴ്‌ keeZa (vi), request humbly; 
രാധ എപ്പോഴും കേഴുന്നു 
കേറ്‌ keeRa 


ഇവിടെയെല്ലാം 
കേറി 


കേറ്‌ keeRa (vi), board; അയാള്‍ 
തോണിയില്‍ കേറി 


(vi), ബേ 


വെള്ളം 


കേറ്റം keeRRaM (nn), climbing 
(ascension); ഒരു കേറ്റം 
ഉണ്ടായാല്‍ ഇറക്കവും 
ഉണ്ടാകും 


കേറ്റം keeRRaM (nn), ascent /sleep; 
വണ്ടി ഒരു കേറ്റത്തില്‍ വച്ച്‌ 
നിന്നു 

കൈ kai (nn), hand; അവള്‍ 
കൈയ്യില്‍ ഒരു വളയണിഞ്ഞു 





135 





MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കൈകടത്ത്‌ kaikaTatta (comp vb), 


intrude into (poke one’s nose); 
അനാവശ്യകാര്യങ്ങളില്‍ 


കൈകടത്തരുത് 

കൈകണ്ട kaikaNTa (adj), most 
effective (proven, infalliable); തേന്‍ 
കൈകണ്ട ഓഷധമാണത്രേ 


കൈകഴപ്പ്‌ kaikaZappa (nn,comp), 


fatigue of the hand; എനിക്ക്‌ 
വല്ലാത്ത കൈക്ഴപ്പ്‌ 
അനുഭവപ്പെടുന്നു 


കൈകഴുക്‌ kaikaZuka (comp vb), 
wash one's hand; ഞാന്‍ ഭക്ഷണം 
കഴിക്കാന്‍ വേണ്ടി 
കൈകഴുകി 


കൈകഴുക്‌ kaikaZuka (comp vb), 
abandon for ever; അയാള്‍ 
ഒടുവില്‍ കൈകഴുകി 


കൈകാട്ട്‌ kaikaatta (comp vb), show 
a gesture; അയാള്‍ കൈകാട്ടി 
ഇങ്ങോട്ടു വരാന്‍ പറഞ്ഞു 


കൈകാര്യം ചെയ്യ്‌  kaikaaryaM 
ceyya (vb, comp), under take; അവന്‍ 
കല്യാണത്തിന്റെ കാര്യങ്ങള്‍ 
കൈകാര്യം ചെയ്തു 
കൈകാര്യം ചെയ്യ്‌ kaikaaryaM 
ceyy® _ (nn,comp), ദ്‌ ഷി 
മധുവിന്‍റെ കാര്യങ്ങള്‍ എല്ലാം 
അധ്യാപകന്‍ കൈകാര്യം 
ചെയ്തു 

കൈകുലുക്ക്‌ kaikulukka (comp vb), 
shake hands; അയാള്‍ എന്റെ 
കൈകുലുക്കി 


കൈകൂപ്പ്‌ kaikuuppa (comp vb), 


salute with folded hands; മന്ത്രി 
കൈകൂപ്പി ജനങ്ങളെ 
പ്രത്യഭിവാദ്യം ചെയ്തു 


കൈകൊടുക്ക്‌ kaikoTukka (comp 
vb), shake hands with; പ്രകാശ്‌ 
സജീവിനു കൈകൊടുത്തു 


കൈകൊട്ടിക്കളി —kaikoTTikkaLi 
(nn,comp), game of dance to the 
accompaniment of clapping of hands and 
songs; രാധയും സംഘവും 
കൈകൊട്ടിക്കളി നടത്തി 


കൈകൊട്ട്‌ ചിന്നം (comp vb), 


clap; കുട്ടികള്‍ ഉച്ചത്തില്‍ 
കൈകൊട്ടി 
കൈകോര്‍ത്തുപിടിക്ക്‌ 
kaikooRttapiTikka (comp vb), clasp the 
hand together; നവമിഥുനങ്ങള്‍ 
കൈ കോര്‍ത്തു പിടിച്ച്‌ 
നടന്നു 

കൈക്കടം — kaikkaTaM (nn,comp), 
temporary 1080: അനില്‍ 
മാധവനോട്‌ കൈക്കടം വാങ്ങി 
കൈക്കണക്ക്‌ kaikkaNakka 
(nn,comp), short account; 
അയാളുടെ കൈക്കണക്ക്‌ 
കൈമോശം വന്നു 

കൈക്കത്തി — kaikkatti (nn,comp), 
small handy ബ്ര; അമ്മ 
കൈക്കത്തികൊണ്ട്‌ പഴം 
മുറിച്ചു 

കൈക്കരുത്ത്‌ kaikkarutta 
(nn,comp), strength of the hands; 
അയാളുടെ കൈക്കരുത്തു 


കൊണ്ട്‌ അവള്‍ രക്ഷപ്പെട്ടു 





136 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കൈക്കലാക്ക്‌ —Kaikkalaakka (vt), 
bring under control; രാജാവ്‌ 
അയല്‍ രാജ്യത്തെ 
കൈക്കലാക്കി 


കൈക്കാരന്‍ kaikkaaran (nn,comp), 
custodian of church ___ properties; 
അയാള്‍ പള്ളിയിലെ 


കൈക്കാരനായിരുന്നു 


കൈയ്ക്ക്‌ kaikko (vi), taste bitter or 
pungent; പാവയ്ക്ക കയ്ക്കും 


കൈക്കുഞ്ഞ്‌ kaikku~~a (nn, comn), 
tender baby carried in arms; ഉത്തര 
കൈക്കുഞ്ഞിനെയുമെടുത്ത്‌ 
ധര്‍മ്മപുത്രരുടെ അടുത്ത്‌ 
വന്നു 


കൈക്കുറ്റപ്പാട്‌ kaikkuRRappaaTo 
(nn,comp), hand work; മധുവിന്റെ 


കൈക്കുറ്റപ്പാടാണിത്‌ 
കൈക്കൂലി kaikuuli (nn), bribe; 
അയാള്‍ കൈക്കൂലി 
വാങ്ങിയത്രേ 


കൈക്കൊള്ള്‌ kaikkoLLa (comp vb), 
അയാള്‍ ആ സമ്മാനം 


accept; 

കൈക്കൊണ്ടില്ല 
കൈക്കോടാലി kaikkooTaali 
(nn,comp), small axe; കേശവന്‍ 
കൈക്കോടാലികൊണ്ട്‌ 
വിറകുവെട്ടി 


കൈക്കോട്ട്‌ kaikkooTT (nn,comp), 
hoc; ഹരി കൈക്കോട്ടു കൊണ്ട്‌ 
മണ്ണു നീക്കി 

കൈത kaita (nn), pandanus tee; 
ഞങ്ങളുടെ വേലിക്കരികെ ഒരു 
കൈത നില്‍ക്കുന്നു 


കൈതച്ചക്ക kaitaccakka (nn,comp), 
pine apple fruit; കൈതച്ചക്കയാണ്‌ 
AG OW YATE പഴം 


കൈതൊഴ്‌ — kaitoZa_—_(nn,comp), 
salute with folded hands; കല 
ക്ഷേത്രത്തിനു മുമ്പില്‍ 


കൈതൊഴുത്‌ നിന്നു 


കൈത്തണ്ട്‌  kaittaNTa (nn,comp), 
fore ഒന്ന; ശകുന്തള കുടം 
ചെരിച്ചപ്പോള്‍ 
കൈത്തണ്ടുവിറച്ചു 
കൈത്തലം — kaittalaM 
palm of the hand; 
കൈത്തലത്തില്‍ 
തഴമ്പുകളുണ്ടായിരുന്നു 
കൈത്തിരി kaittiri (nn,comp), small 
light; ഇരുട്ടില്‍ ഒരു കൈത്തിരി 
കൊളുത്തി വയ്ക്കൂ 


കൈത്തൊഴില്‍ kaittoZil (nn,comp), 
handy crafts; കൈത്തൊഴില്‍ 
വളര്‍ന്നാല്‍ മാത്രമേ 
ഗ്രാമങ്ങള്‍ രക്ഷപ്പെടൂ 


കൈത്തോക്ക്‌ kaittookke (nn,comp), 
pistol; അയാള്‍ ഒരു 
കൈത്തോക്കുചൂണ്ടി 
ഭീഷണിപ്പെടുത്ത്‌ 


കൈനഖം kainakhaM (ഗജ), 
finger മലി; കൈനഖം 
വെട്ടിക്കളൂയാന്‍ സതീഷിനോട്‌ 
അമ്മ പറഞ്ഞു 

കൈനാറി kainaaRi (nn), fragrant 
flower _ plant; കൈനാറിയുടെ 
ചുവട്ടില്‍ കളകള്‍ വളര്‍ന്നു 
നില്‍ക്കുന്നു. 


(nn,comp), 
അയാളുടെ 





137 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കൈനീട്ടം kainiiTTaM —(nn,comp), 
first gift (the first sale); അമ്മാവന്‍ 
വിഷുവിന്‌ കൈനീട്ടം തന്നു 


കൈനീട്ടം kainiiTTaM_ ഗജ). 
extending the hand; കുട്ടിയുടെ 
കൈനീട്ടം കണ്ട്‌ എല്ലാവരും 
പണം കൊടുത്തു 

കൈനീട്ടി ചിന്നം അഗ), 
extend the മഥ; അയാള്‍ 
സഹായിക്കുവാന്‍ വേണ്ടി 
കൈനീട്ടി 


കൈനോട്ടം kainooTTaM (nn,comp), 
palmistry; അയാള്‍ക്ക്‌ കൈ 
നോട്ടം അറിയാമായിരുന്നു 


കൈനോട്ടക്കാരന്‍ 
kainooTTakkaaran (nn,comp), palmist; 
കൈ നോട്ടക്കാരന്‍ 
കൈനോക്കി ഫലം പറഞ്ഞു 


കൈപ്പിടി ഷന്‌ മ്മ), 
handle; പാത്രത്തിന്റെ കൈപ്പിടി 
ഒടിഞ്ഞുപോയി 


കയ്പ്പക്ക kaippakka (nn), bitter 
gourd; കയ്പയ്ക്ക പ്രമേഹ 
രോഗികള്‍ക്കു നല്ലതാണ്‌ 


കൈപ്പട kaippaTa (nn,comp), hand 
writing; അവളുടെ കൈപ്പട 
അയാള്‍ക്കറിയാമായിരുന്നു 
കൈപ്പടം ഖലീ (മ), 
back of the hands; മാമന്റെ 
കൈപ്പടത്തില്‍ മുറിവുപറ്റി 
കൈപ്പത്തി —kaippatti (മജ്മ), 
ലീന; അയാള്‍ക്ക്‌ കൈപ്പത്തി 
നഷ്ടപ്പെട്ടു 





കൈപ്പിഴ — kaippiZa_—_(nn,comp), 
mistake; ഗൃഹപ്പിഴ വരുമ്പോള്‍ 
കൈപ്പിഴ വരുന്നു 
കൈപ്പുണ്യം kaippuNyaM 
(nn,comp), luck; അയാള്‍ നല്ല 
കയ്പ്പൂണ്യമുള്ള 
ഡോക്ടറാണ്‌ 

കൈമടക്കം kaimaTakkaM 
(nn,comp), _ bribe; അയാള്‍ 
ഓഫീസര്‍ക്ക്‌ കൈമടക്കം 
കൊടുത്തു 

കൈമണിഅടിക്ക്‌ kaimaNiaTikko 
(vt), ദോ sycophancy; അവന്‍ 
ആരെയും കൈമണി 
അടിക്കാറില്ല 

കൈമാറ്‌ kaimaaRa (comp vb), 
exchange hands; വധൂവരന്‍മാര്‍ 


പൂമാല കൈമാറി 


കൈമാറ്‌ = kaimaaRa (comp vb), 
alienate property; അച്ഛന്‍ വസ്തു 
മറ്റൊരാള്‍ക്കു കൈമാറി 
കൈമാറ്റം kaimaaRRaM (nn,comp), 
transfer of property, വസ്തു വിന്‍റെ 
കൈമാറ്റം നടന്നതിന്റെ 
രേഖകള്‍ നഷ്ടപ്പെട്ടു 


കൈമിടുക്ക്‌ kaimiTukka (nn,comp), 
dexterity; അവളുടെ 
കൈമിടുക്കുകൊണ്ടാണ്‌ അതു 
വിജയിച്ചത്‌ 


കൈമുട്ട്‌ 1ഷന്ധിന്ട ദമ), 
elbow; അവളുടെ കൈമുട്ടുകള്‍ 
വേദനിക്കുന്നു 





138 


MALAYALAM - ENGLISH DICTIONARY 


കൈമുതല്‍ സ്വമി —(nn,comp), 
personal property; അയാളുടെ 
കൈമുതല്‍ എല്ലാം നഷ്ടമായി 
കൈമോശം kaimooSaM (nn,comp), 
loss; മധുവിന്‍റെ പണമെല്ലാം 
കൈമോശം വന്നു 
കൈയക്ഷരം kaiyakSaraM 
(nn,comp), hand writing; ഉഷയുടെ 
കൈയക്ഷരം നല്ലതാണ്‌ 


കൈയാങ്കളി kaiyyaankaLi 
(nn,comp), hand fight, ഒടുവില്‍ 
കൈയാങ്കളി അവസാനിച്ചു 
കൈയാല kaiyaala (nn), mud wall 
around a compound; അയാള്‍ 
കൈയാലയുടെ മുകളില്‍ 
കയറിനിന്നു 

കൈയിട്‌ ചന്ന (comp vb), 
interfere; 
അനാവശ്യകാര്യങ്ങളില്‍ 
കൈയിടരുത് 

കൈയുറ —kaiyuuRa —(nn,comp), 
gloves; അയാള്‍ കൈയുറ 
ധരിച്ചിട്ടുണ്ടായിരുന്നു 


കൈയൂക്ക്‌ ധര (nn,comp), 


strength of hand; 
കൈയൂക്കുള്ളവൻ 
കാര്യക്കാരന്‍ 

കൈയെഴുത്ത്‌ kaiyeZutta 
(nn,comp), hand written (document); 
പ്രമാണം കൈയെഴുത്തില്‍ 
ആണ്‌ 

കൈയെഴുത്തുപ്രതി 
kaiyeZuttupRati (nn,comp), manuscript; 
നോവലിസ്റ്റ്‌ കൈയെഴുത്തു 


പ്രതി അയച്ചു കൊടുത്തു 


Compiled & Edited by Dr.V. Saratchandran Nair 





കൈയേല്ക്ക്‌ kaiyeelkka (comp vb), 


undertake _ responsibility; രമേശ്‌ 
അതു കൈയേല്‍ക്കാന്‍ 
തയ്യാറായില്ല 

കൈയോങ്ങ്‌ kaiyoonya (comp vb), 
start violation —with_—_—hands; 
ദേഷ്യത്തോടെ രമേശ്‌ 
കൈയോങ്ങി 


കൈയോടെ kaiyooTe (adv), on the 
spot; കള്ളനെ കൈയോടെ 
പിടി കൂടി 
കൈരളി kairali (nn), related to 
kerala; കഥകളി കൈരളിയുടെ 
സ്വന്തമാണ്‌ 


കൈരേഖ kaireekha (nn,comp), lines 
on the palm; കൈനോട്ടക്കാരന്‍ 
കൈരേഖ നോക്കി 


കൈലേസ്‌ kaileesa (nn), 
handkerchief; അവള്‍ കൈലേസു 
കൊണ്ട്‌ മുഖം തുടച്ചു 
കൈവണ്ടി —kaivaNTi(nn,comp), 
hand cart; ഒരു കൈവണ്ടിയില്‍ 
കയറ്റി സാധനങ്ങള്‍ കൊണ്ടു 
വന്നു 


കൈവയ്ക്ക്‌ kaivaykke (nn,comp), 
manhandle; ആരോ അവന്റെ 
മേല്‍ കൈവച്ചിട്ടുണ്ട്‌ 


കൈവയ്ക്ക്‌ kaivykka (nn,comp), 
engage in; അവന്‍ കൈ 
വച്ചപ്പോഴേ നാശം തുടങ്ങി 
കൈവരുത്ത്‌ kaivarutta (vb, comp), 
obtain; എല്ലാ ക്ഷേമങ്ങളും 
കൈവരുത്തുമാറാകട്ടെ 


139 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കൈവശം kaivaSaM ദ), 
possession; കൈവശമുള്ള 
ഭൂമിക്ക്‌ പട്ടയം കിട്ടി 

കൈവശക്കാരന്‍ 


(nn,comp), 
കൈവശക്കാരന്‍ 


ഒഴിഞ്ഞു കൊടുത്തില്ല 
കൈവായ്പ kaivaaypa (nn,comp), 


kaivaSakkaaran 


possessor; 
സ്ഥലം 


informal 11% അയാള്‍ 
പലരോടും കൈവായ്പ 
വാങ്ങിച്ചിട്ടുണ്ട്‌ 

കൈവിട്‌ kaiviTa (comp vb), forsake; 
അയാളെ എല്ലാവരും 
കൈവിട്ടു 

കൈവിഷം — kaiviSaM (nn,comp), 
mysterious 0450 ആരോ 
അവള്‍ക്കു കൈവിഷം 
കൊടുത്തതാണത്രേ 

കൈവേല ഷ്യാടിം (൧൧0), 
handicraft; കൈ വേലകള്‍ 
കൊണ്ടു പല കൌതുക 
വസ്തുക്കളും ഉണ്ടാക്കുന്നു 
കൊക്ക്‌ ഖര ൫൮), ഞ്ജ; 


വയലില്‍ കുറെ കൊക്കുകള്‍ 
വന്നിരിക്കുന്നു 


കൊക്ക്‌ kokka (nn), beak of a bird; 
പക്ഷിയുടെ കൊക്കില്‍ 
മുള്ളുടക്കി 

കൊക്ക kokka (nn), hook; അയാള്‍ 
ഒരു കൊക്ക കൊണ്ട്‌ പഴം 
പറിച്ചു 
കൊക്കക്കുര 
whooping —_ cough; 


kokkakkura (nn), 
കുട്ടിക്ക്‌ 





കൊക്കക്കുര എന്ന അസുഖം 
വന്നു 

കൊക്കോ 1൭9൦ (nn), cocoatan 
american ലേ; എല്ലാവരും 
കൊക്കോ വെട്ടി 
നശിപ്പിച്ചുകളഞ്ഞു 
കൊക്കപ്പുഴു kokkappuZu 
(nn,comp), hook worm; വയറ്റില്‍ 
കൊക്കപ്പുഴുവിന്റെ 
ഉപ്ദ്രവമുണ്ടായി 

കൊങ്ങ 1൭08 (nn), __ throat; 
അയാള്‍ അവന്റെ 
കൊങ്ങയ്ക്കു പിടിച്ചു 

കൊച്ച 10484 (nn), _—_ crane; 
വയലില്‍ ഒരു കൊച്ചയെ 
കണ്ടു 

കൊച്ച 1൪൦0൧ (nn), stammering; 
അവന്‌ സംസാരിക്കുമ്പോള്‍ 
കൊച്ചയുണ്ട്‌ 
കൊച്ചങ്ങ(മച്ചിങ്ങ) koccagna 


(maccinga) (nn), coconut fruit formed 
after flowering, തെങ്ങില്‍ നിന്ന്‌ 


ഒരു കൊച്ചങ്ങ വീണു 


കൊച്ച്‌ kocca (nn), child; അമ്മ 
തന്റെ കൊച്ചിനേയുമെടുത്തു 
കൊണ്ട്‌ നടന്നു 

കൊച്ചുവാക്ക്‌ koccuvaakka (nn), 
child's prattle; അവന്‍ എപ്പോഴും 
കൊച്ചുവാക്കുകള്‍ പറയുന്നു 


കൊഞ്ച്‌ 1൧-86 (vi), _ fondle; 
അവള്‍ കൊഞ്ചുന്നത്‌ 
കേള്‍ക്കാറുണ്ട്‌ 


140 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കൊഞ്ച്‌ ko~ca (vi), prawn; ഇന്ന്‌ 


കൊഞ്ച്‌ മീന്‍ കൊണ്ട്‌ 
കറിയുണ്ടാക്കി 

കൊഞ്ചല്‍ 1-0 (nn), _prattle; 
കുട്ടിയുടെ കൊഞ്ചല്‍ 
മാറിയിട്ടില്ല 

കൊഞ്ചുംമൊഴി 1൪-ധിദ്നാമ്‌ 


(nn,comp), sweet talking lady; അവള്‍ 
ഒരു കൊഞ്ചും മൊഴിയാണ്‌ 


കൊഞ്ഞ ൦-൭ (nn), stuttering; 
മധുവിന്‌ സംസാരിക്കുമ്പോള്‍ 
കൊഞ്ഞയുണ്ടാവാറുണ്ട്‌ 


കൊഞ്ഞനം 1൧---ലി്‌ (nn), 
mockery; പ്രദീപ്‌ അനുജനെ 
കൊഞ്ഞനം കാട്ടി 


പെണ്‍കൊട koTa (nn), marriage of 
namputhiri girls; സുധ 
പെണ്‍കൊടയുടെ സമയത്ത്‌ 
വന്നില്ല 


കൊടന്ന koTanna (nn), measure 
handful; വിനോദ്‌ ഒരു കൊടന്ന 
വെള്ളം കൊണ്ടുവന്നു 


കൊടി koTi മദ). മിള; 
ഹെഡ്മാസ്റ്റര്‍ കൊടി ഉയര്‍ത്തി 
കൊടി koTi (nn), creeper, വെറ്റില 
കൊടി ഇട്ടു 

കൊടി koTi (nn), peak; മലയുടെ 
കൊടിയില്‍ അവന്‍ കയറി 


കൊടിക്കീഴ്‌ — koTikkiiZa_—_ (adv), 
under a power; രാജാവ്‌ 
അയല്‍രാജ്യത്തെ തന്റെ 


കൊടിക്കീഴില്‍ കൊണ്ടുവന്നു 





141 


കൊടിക്കൂറ koTikkuuRa (nn,comp), 
cloth of the flag; ഭാരതത്തിന്റെ 
കൊടിക്കൂറ പാറിക്കളിക്കുന്നു 


കൊടിച്ചി നം (ആ, ditch 
(prostitute); അവള്‍ ഒരു 
കൊടിച്ചിയാണത്രേ 


കൊടിച്ചി koTicci (nn), female dog; 
കൊടിച്ചിപ്പട്ടിയുടെ പിന്നാലെ 
കുറെ നായകള്‍ നടക്കുന്നു 


കൊടി നാട്ട്‌ koTinaaTTa (comp vb), 
fix a flag as a symbol; ടെന്‍സിംഗും 
ഹിലാരിയും എവറസ്റ്റില്‍ 
കൊടിനാട്ടി 


കൊടിമരം 1൪ന്‌ (nn,comp), 
flag staff, കൊടിമരത്തില്‍ കൊടി 


പകുതി താഴ്ത്തി 
കെട്ടിയിരിക്കുന്നു 

കൊടിയ 1൩൬൭ (adj), severe; 
കൊടിയ വരള്‍ച്ചയുടെ 
കെടുതികള്‍ ജനങ്ങള്‍ 
അനുഭവിക്കുന്നു 

കൊടിയേറ്റം koTiyeeRRaM 
(nn,comp), flag hoisting; 
ക്ഷേത്രത്തില്‍ കൊടിയേറ്റം 
കഴിഞ്ഞു 


കൊടും koTuM (adj, pfx), severe; 
കൊടും തണുപ്പത്ത്‌ ഞങ്ങള്‍ 
വിറച്ചിരുന്നു 
കൊടുക്കല്‍ 


koTukkalavaagyal 
wansactions; ഞങ്ങള്‍ തമ്മില്‍ 


ഇപ്പോള്‍ കൊടുക്കല്‍ 
വാങ്ങലൊന്നും നടക്കാറില്ല 


വാങ്ങല്‍ 
(nn,comp), 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കൊടുക്ക്‌ koTukka (v1), give; മധു 
ഹരിക്ക്‌ ഒരു പുസ്തകം 
കൊടുക്കുന്നു 

കൊടുങ്കാട്‌ koTunkaaTa (nn,comp), 
thick forest; കൊടുങ്കാട്ടില്‍ അവര്‍ 
ഒറ്റയ്ക്കു നടന്നു 


കൊടുങ്കാറ്റ്‌ koTumpkaaRRe 
(nn,comp), storm; 
കൊടുങ്കാറ്റില്‍പെട്ട്‌ 
അവിടുത്തെ വീടുകള്‍ 
തകര്‍ന്നു 

കൊടുമ്പിരികൊള്ള്‌ 


koTummbirikoLLa (comp vb), be driven 
into a hazardous situation; ഇപ്പോള്‍ 


ചില വിവാദങ്ങള്‍ 
കൊടുനമ്പിരിക്കൊണ്ടിരിക്കുന്നു 
കൊടുപ്പിക്ക്‌ — koTuppikka ൨൮൧ 
cause to give; മധു രവിയെ 
ക്കൊണ്ട്‌ സുരേഷിന്‌ 


പുസ്തകം കൊടുപ്പിച്ചു 
കൊടുമുടി koTumuTi (nn), peak of 


൭ mountain; കൊടുമുടി 
കയറിയവര്‍ പലരും 
ഇടയ്ക്കു വച്ച്‌ 
അപകടത്തില്‍പെട്ടു 
കൊടുമുടി koTumuTi (nn), peak; 
ടെന്‍സിംഗും ഹിലാരിയും 
ആദ്യമായി എവറസ്റ്റ്‌ 
കൊടുമുടി കീഴടക്കി 
കൊടുവാള്‍ koTuvaaL മ്മ), 
chopper; അനില്‍ 
കൊടുവാള്‍കൊണ്ട്‌ 
വിറകുവെട്ടി 

കൊടുവെയില്‍ koTumveyil 
(nn,comp), intense heat; ഞങ്ങള്‍ 





142 


രണ്ടുപേരും കൊടുവെയിലില്‍ 
നടന്നു 


കൊട്ട, (കുട്ട) koTTa (kuTTa) (nn), 
basket; അമ്മ ഒരു കൊട്ടയില്‍ 
പഴങ്ങള്‍ നിറച്ചു 


കൊട്ടടയ്ക്ക koTTaTykka 


(nn,comp), dry or dried tender arecanut; 
ഞാന്‍ ഒരു കൊട്ടടയ്ക്ക 


രണ്ടായി മുറിച്ചു 

കൊട്ടാരം koTTaaraM (nn), palace; 
രാജാവ്‌ കൊട്ടാരത്തില്‍ നിന്നു 
പുറത്തേക്കു വന്നു 


കൊട്ടിനോക്ക്‌ koTTinookke 
(nn,comp), examine by knocking; 
അമ്മ കലം വാങ്ങ്‌ 
കൊട്ടിനോക്കി 
കൊട്ടിപ്പുറത്താക്ക്‌ 
koTTippuRattaakke (comp vb), drive out; 
കോഴികളെ കൂട്ടില്‍ നിന്ന്‌ 
കൊട്ടിപ്പുറത്താക്കി 


കൊട്ടിയറിയിക്ക്‌ _ koTTiyaRiyikka 
(nn,comp), proclaim by beating of drums; 
രാജാവിന്റെ വിജയം 


എല്ലാവരേയും 
കൊട്ടിയറിയിച്ചു 

കൊട്ടുവടി koTTuvaTi (nn), beaten; 
ആശാരി കൊട്ടുവടി കൊണ്ട്‌ 
കൊട്ടുന്നു 


കൊട്ട്‌ ന്നം 
അമ്പലത്തില്‍ 
കൊട്ട്‌ കേള്‍ക്കുന്നു 
കൊണ്ട koNTa (nn), tuft of hair worn 
on one side of the head; രാധയുടെ 
തലയില്‌ കൊണ്ട 
കെട്ടിയിട്ടുണ്ടായിരുന്നു 


(vt), beat; 
ചെണ്ടയുടെ 


MALAYALAM - ENGLISH DICTIONARY 


കൊണ്ടകെട്ട്‌ സ്വന (comp 


vb), tie hair into a tuft; രാധ 
കൊണ്ടകെട്ടുന്നു 

കൊണ്ടല്‍ koNTal (nn), cloud; 
മാനത്ത്‌ കൊണ്ടല്‍ 
നിറഞ്ഞിരിക്കുന്ന 

കൊണ്ടാട്‌ ചനം ൮൮), 
celebrate; ഞങ്ങളുടെ നാട്ടില്‍ 
ഇപ്പോള്‍ ഉത്സവം 
കൊണ്ടാടുന്നു 


കൊണ്ടിരിക്ക്‌ koNTirikko (vi), be 
touching each others; ആ മമരക്കട്ട 
പലകയോട്‌ കൊണ്ടിരിക്കുന്നു 


കൊണ്ടുനടക്ക്‌ koNTunaTakka 
(comp vb), accompany; അയാള്‍ 
ഒരു സ്നേഹിതയെ 
കൊണ്ടുനടക്കുന്നു 


കൊണ്ടുപിടിക്ക്‌ സ്ഥിര 
(comp vb), lay hold of or become 
extremely grand; അവിടെ 


കൊണ്ടുപിടിച്ച ചര്‍ച്ച 
നടക്കുന്നു 

കൊണ്ടുവര്‌ KkoNTuvara (comp vb), 
bring; ഒരു പാത്രം കഞ്ഞി 
കൊണ്ടുവരൂ 


കൊണ്ട്‌ KoNTa (in), by; കത്തി 


കൊണ്ട്‌ പഴം മുറിച്ചു 
കൊണ്ട്‌ KkoNTa (in), because of: 
അവനെക്കൊണ്ട്‌ 
എല്ലാവര്‍ക്കും വിഷമമാണ്‌ 


കൊതുമ്പ്‌ kotumba (nn), stalk of 


coconut; തെങ്ങിന്‍റെ കൊതുമ്പ്‌ 
തീ കത്തിക്കാന്‍ 
ഉപയോഗിക്കും 


Compiled & Edited by Dr.V. Saratchandran Nair 





143 





കൊതി 1൭0 (adj, pfx), severe greed; 


അന്ത്രപിന്‌ ഇപ്പോഴും 
കൊതിയാണ്‌ 

കൊതികിട്ട്‌ kotikiTTa (comp vb), be 
affected by other's __greediness; 
കൊതികിട്ടുമെന്ന്‌ അമ്മ 
പറഞ്ഞു 

കൊതിയന്‍ kotiyan (nn), greedy 
man; അവന്‍ ഒരു 
കൊതിയനാണ്‌ 

കൊതിവിട്‌ kotiviTa (comp vb), be 
greedy; കുട്ടി എപ്പോഴും 
കൊതി വിടുന്നു 
കൊതുകുവല kotukuvala 
(nn,comp), mosquito net; എന്റെ 


കൊതുകു വല കീറിപ്പോയി 
കൊതുക്‌ 1ഡിര (nn), mosquito; 


ഇവിടെ കൊതുക്‌ ശല്യം 
കൂടുതലാണ്‌ 
കൊതുമ്പുവള്ളം 
kotumbuvaLLaM —(nn,comp), small 
country boat; രാജന്‍ ഒരു 


കൊതുമ്പു വള്ളം ഉണ്ടാക്കി 
കൊത്തന്‍ചക്ക kottancakka (adj), 
unripe jackfruit; ഇന്നലെ വാങ്ങിയ 
ചക്ക 
കൊത്തന്‍ചക്കയായിരുന്നു 
കൊത്തങ്കല്ല്‌ kottankalla (nn,comp), 
അവള്‍ 
കൊത്തങ്കള്ല്‌ 


game with — pebbles; 
വീട്ടിലിരുന്ന്‌ 
കളിച്ചു 

കൊത്തന്‍ kottan (nn), stone mason; 
ഇന്നലെ ഒരു കൊത്തന്‍ 
ഇവിടെ വന്നു 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കൊത്തമല്ലി — kottamalli_ ൫), 
coriander; അമ്മ കൊത്തമല്ലി 
ഉണക്കാനിട്ടു 


കൊത്തളം kottaLaM (nn), bulwark: 
കോട്ടയുടെ കൊത്തളങ്ങള്‍ 
മലര്‍ക്കെ തുറന്നിട്ടു 


കൊത്തിക്ക്‌ kottikka (vt), engrave 
or cut; വീട്ടിനടുത്തേക്കു ഒരു 
ABMS കൊത്തിച്ചു 


കൊത്തിവിരിക്ക്‌ kottivirikka 
(comp vb), hatch; കോഴി മുട്ട 
കൊത്തി വിരിക്കുന്നു 


കൊത്തിവിളിക്ക്‌ ഥി 
(comp vb), beckon the chicks by mother 
hen; കോ കുഞ്ഞുങ്ങളെ 
കൊത്തി വിളിച്ചു 
കൊത്തുവാള്‍ kottuvaaL (nn,comp), 
kind of dagger for cutting logs; അമ്മ 
കൊത്തുവാള്‍ കൊണ്ട്‌ വിറകു 
കിറി 


കൊത്ത്‌ kota (nn), peck with the 
beak; മരം കൊത്തി മരത്തില്‍ 
കൊത്തി 


കൊത്ത്‌ kota (vt), carve; ശില്പി 
ശില്പം കൊത്തി 


കൊന്ത 1൨൭ (9), സട 
പാതിരി കൊന്ത ജപിച്ചു 
കൊണ്ടിരിക്കുന്നു 

കൊന്ത്രന്‍ 1ഠസ്ഥ (adj), uneven; 
അവന്‍ ഒരു കൊന്ത്രന്‍ 
പല്ലനാണ്‌ 


കൊന്ന konna (nn), cassia fistula; 
കൊന്ന പൂത്തു 


കൊമ്പന്‍ 1൦൩ (adj), horned shark; 


കൊമ്പന്‍ സ്രാവ്‌ 
വെള്ളത്തിലൂടെ ഉരളിയിട്ടു 
വന്നു 

കൊമ്പന്‍ ~— komban (adj), നലം 
elephant; കൊമ്പനാനയുടെ 


മുകളില്‍ മൂര്‍ത്തിയെ വച്ചു 
എഴുന്നള്ളിപ്പു നടത്തി 
കൊമ്പുകുത്തിക്ക്‌ — kombukuttikka 


(comp vb), defeat thoroughly; 
ഒടുവില്‍ അയാള്‍ ആനയെ 
കൊമ്പുകുത്തിച്ചു 

കൊമ്പ്‌ ബ്ര (൫), _ musical 
instrument; കൊമ്പും 
കുറുകുഴലും ശബ്ദമുയര്‍ത്തി 
കൊമ്പ്‌ komba (nn), tusk of an 
animal; ആനയുടെ കൊമ്പ്‌ 
മുറിച്ചെടുത്തു 

കൊമ്പ്‌ ബാര (nn), _ branch; 
കുട്ടികള്‍ കൊമ്പ്‌ പിടിച്ചു 
വലിക്കുന്നു 


കൊപ്ര kopRa (nn), copra- the dried 
kernel of the coconut, seperated from 
the shell; അയാള്‍ ഒരു കൊപ്ര 


കടിച്ചു നോക്കി 
കൊയ്ത്ത്‌ koytta (nn), harvest; 
കൊയ്ത്ത്‌ കഴിഞ്ഞു ഇനി 


വയലുകള്‍ക്കു വിശ്രമമാണ്‌ 
കൊയ്യ്‌ 1൭൮൭ (vt), reap harvest; 
കൃഷിക്കാര്‍ നെല്ലുകൊയ്യുന്നു 


കൊരണ്ടി koraNTi (nn), foot stool; 
അമ്മ ഒരു കൊരണ്ടിയില്‍ 


ഇരുന്നു 





144 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കൊരുക്ക്‌ korukko (vi), string the 


beads; രാധ മൂത്ത്‌ 
കൊരുക്കുന്ന 

കൊല kola (nn), killing, കൊല 
നടക്കുമ്പോള്‍ രാത്രി 
രണ്ടുമണിയായിരുന്നു 
കൊലക്കയറ്‌ kolakkayaRa 
(nn,comp), rope used for execution; 
കൊലയാളിയെ 
കൊലക്കയറിലേറ്റി 


കൊലക്കളം kolakkaLaM (nn,comp), 
place of execution; ആ 
കൊലക്കളത്തില്‍ വച്ച്‌ രണ്ടു 
ജീവന്‍ പാഴായി 


കൊലച്ചോറ്‌ 1൪1൭൧൦00 (nn,comp), 


food served to a condemned prisoner 
before execution; അയാള്‍ 


കൊലച്ചോറ്‌ തട്ടിത്തെറിപ്പിച്ചു 


കൊലപാതകം kolapaatakaM (nn), 
murder; കൊലപാതകത്തിനു 
സാക്ഷിപറയാന്‍ 
ആരുമുണ്ടായിരുന്നില്ല 
കൊലപാതകി ശി ലേല്ി (2), 
murderer, കൊലപാതകി കൊല 
കഴിഞ്ഞ്‌ രക്ഷപ്പെട്ടു 
കൊലയാന kolayaana_(nn,comp), 
killer elephant; ഗുരുവായൂര്‍ 
കേശവന്‍ ഒരു 
കൊലയാനയല്ലായിരുന്നു 


കൊലുസ്സ്‌ kolussa (nn), kind of gold 


or silver anklet; സീത കാലില്‍ 
കൊലുസ്സിട്ടു 

കൊല്ലക്കുടി പിച്‌ (nn,comp), 
house of — blacksmith; കൊല്ല 





145 


ക്കുടിയില്‍ സൂചി വില്ക്കാൻ 
ഒരുങ്ങുന്നു 

കൊല്ലന്‍ kollan (nn), black smith; 
മാധവന്‍ ഒരു 
കൊല്ലനായിരുന്നു 


കൊല്ലപ്പെട്‌ kollappeTa ൨൧, be 
killed; രാവണന്‍ രാമനാല്‍ 
കൊല്ലപ്പെട്ടു 

കൊല്ലാക്കൊല kollaakkola 
(nn,comp), heavy _ torment; ആ 
പാവം ജീവിയെ എന്തിനു 
കൊല്ലാക്കൊല ചെയ്യുന്നു 
കൊല്ലി 1.11 (nn), valley; ഒരു 
കൊല്ലിയുടെ അടുത്താണ്‌ 
ഞങ്ങള്‍ നിന്നിരുന്നത്‌ 


കൊല്ലിക്ക്‌ kollikka (vt), cause to kill; 
സുഗ്രീവന്‍ രാമനെക്കൊണ്ട്‌ 
ബാലിയെ കൊല്ലിച്ചു 


കൊല്ല്‌ kolla (v1), kill; 
രാവണനെ കൊന്നു 
കൊസ്രാക്കൊള്ളി kosRaakkoLLi 
(nn), mischief maker; സുഹറ ഒരു 
കൊസ്രാക്കൊള്ളിയാണ്‌ 


രാമന്‍ 


കൊളുത്ത്‌ koLutta (v1), kindle fire 
to വ രാധവിളക്കു 
കൊളുത്തി 

കൊളുത്ത്‌ koLutta (vb), bolt with 
hook; മധു ഷര്‍ട്ട്‌ ഒരു 
ആണിയില്‍ കൊളുത്തിട്ടു 
കൊളുത്ത്‌ 
ജനലിന്‍റെ 
പറിഞ്ഞുപോയി 


koLutta (nn), hook; 


കൊളുത്ത്‌ 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കൊളുത്ത്‌ —KoLutta (nn), latch; 
വാതിലിലെ കൊളുത്ത്‌ ഇട്ടു 
കൊള്ള 1.൦൭ (nn), 
ബാങ്കില്‍ ഇന്നലെ 
നടന്നു 


കൊള്ളകൊടുക്ക _ koLLakoTukka 
(nn,comp), business transaction; രണ്ടു 
രാജ്യങ്ങളും കൊള്ളകൊടുക്ക 
നിര്‍ത്തി വച്ചു 
കൊള്ളക്കാരന്‍ —oLLakkaaran 
(nn), plunderer; കൊള്ളക്കാരന്‍ 
ബാങ്ക്‌ കവര്‍ച്ച ചെയ്തു 
കൊള്ളമുതല്‍ koLLamutal (nn), 
booty; അവര്‍ കൊള്ളമുതല്‍ 
പങ്കുവച്ചു 

കൊള്ളരുതാത്ത —koLLarutaatta 
(adj), heinous; കൊള്ളരുതാത്ത 
പ്രവൃത്തികള്‍ ചെയ്തുവെന്ന്‌ 


plunder; 
കൊള്ള 


രാമന്റെ മേല്‍ കുറ്റം 
ചുമത്തപ്പെട്ടു 
കൊള്ളാം koLLaaM (in), fine; 


കൊള്ളാം! നല്ല കാര്യം 
കൊള്ളി koLLi (nn), fire brand; 


അമ്മ ഒരു 
തീക്കൊള്ളിയെടുത്തു 
കൊള്ളി ൭12 (nn), tapioca; 
അമ്മ കൊള്ളി പാകം 
ചെയ്യുന്നു 

കൊള്ളിയാന്‍ —koLLiyaan (nn), 
lightening; ഒരു കൊള്ളിയാന്‍ 
മിന്നിയതു കണ്ട്‌ അവന്‍ 


ഭയന്നു പോയി 


കൊള്ളിവാക്ക്‌ koLLivaakke 
(nn,comp), taunting; എപ്പോഴും 
കൊള്ളി വാക്കുകള്‍ പറയുന്നു 
കൊള്ളി koLLa (vt), accept; 
അയാള്‍ ഒരു പുസ്തകം 
വാങ്ങി കൊണ്ടു വന്നു 


കൊഴിച്ചില്‍ koZiccil (nn), falling 
off, മരത്തില്‍ ഇലകൊഴിച്ചില്‍ 
നിന്നു 


കൊഴിഞ്ഞുപോക്‌ koZi~~upooka 
(v1), fall off, ഗ്രീഷ്മകാലത്ത്‌ 
മരങ്ങളിലെ ഇലകളെല്ലാം 
കൊഴിഞ്ഞു പോകുന്നു 


കൊഴിയ്‌ (vi), 
മരത്തില്‍ 
കൊഴിയുന്നു 


കൊഴുകൊഴുപ്പ്‌ 
(nn), fattiness; 
കൊഴുകൊഴുപ്പുള്ള 
പായസമാണിത്‌ 
കൊഴു 
ശരീരത്തില്‍ 
കൂടുമ്പോള്‍ 
ഉണ്ടാകുന്നു 
കൊറ്റക്കുട koRRakkuTa (nn,comp), 
ornamental umbrella; വെണ്‍ 
കൊറ്റക്കുടയും ചാമരവുമായി 
ആ ഘോഷയാത്ര കടന്നു 
പോയി 
കൊറ്റി 
വലയില്‍ 
യിരിക്കുന്നു 


koZiya wither; 


ഇലകള്‍ 


koZukoZuppe 


നല്ല 


koZuppa (nn), 


koRRi 
ഒരു 


stork; 


കൊറ്റി 


(nn), 





146 


MALAYALAM - ENGLISH DICTIONARY 


കൊറ്റ്‌ koRRa (nn), victuals food; 
കോഴി കൊറ്റ്‌ കൊത്തി 
തിന്നുന്നു. 

കോകിലം kookilaM (nn), Indian 
cockoo; കോകിലം മധുരമായി 
പാടി 


കോക്രികാട്ട്‌ 1൦ംി്ധിം്നം (comp 


vb), tease: ചെറിയകുട്ടി 
കോക്രികാട്ടി 

കോങ്കണ്ണ്‌ koonkaNNa (൧,൧൧൧), 
squint eye; അയാള്‍ക്ക്‌ 
കോങ്കണ്ണുണ്ടായിരുന്നു 
കോച്ചല്‍ 1൦0 (nn), cramps; 
തണുപ്പുകൊണ്ട്‌ കോച്ചല്‍ 
വന്നു 


കോച്ച്‌ koocca (nn), contraction of 
the muscles in spasm; ശരീരത്തിന്‌ 
കോച്ചനുഭവപ്പെടുന്നു 

കോഞ്ഞാട്ട koo~~aaTTa (nn), web 
of a coconut; അയാള്‍ തെങ്ങിന്‍റെ 


ഒരു കോഞ്ഞാട്ട 
പൊട്ടിച്ചെടുത്തു 

കോടക്കാറ്റ്‌ kooTakkaaRR@ 
(nn,comp), chilly — western _—_ wind; 


കോടക്കാറ്റുള്ള ഈ സമയത്ത്‌ 
ഞങ്ങള്‍ തണുപ്പത്തിരുന്നു 


കോടതി —kooTati (nn), court; 
കോടതി പിരിഞ്ഞ്‌ 
എല്ലാവരും പോയി 

കോടമഴ kooTamaZa (ആമി), 
mansoon ടി ഇപ്പോള്‍ 
ഇവിടെ കോടമഴ 
പെയ്യുകയാണ്‌. 








147 


Compiled & Edited by Dr.V. Saratchandran Nair 


കോടാലി 
അമ്മ 
വിറകു കീറി 

കോടാലിക്കൈ kooTaalikkai 
(അമ്മ), handle of axe; മധു 
വിറകുവെട്ടുമ്പോള്‍ 
കോടാലിക്കൈ 
തെറിച്ചുപോയി 


കോടി kooTi (nn), new cloth; 
അവന്‍ ഒരു കോടി ഉടുപ്പിട്ടു 


കോടി kooTi (nn,num), crore; ഒരു 
കോടി രൂപയുടെ പുതിയ 
ഒരു പദ്ധതി പ്രാബല്യത്തില്‍ 
വന്നു 


kooTaali (nn), മര; 
കോടാലികൊണ്ട്‌ 


കോടിമുണ്ട്‌ kooTimuNTa 
(nn,comp), new cloth; അമ്മ 
കോടിമുണ്ട്‌ ഉടുത്തു 
കോടീശ്വരന്‍ —kooTiiSvaran (nn), 
millionaire; അയാള്‍ ഒരു 
കോടീശ്വരനായിരുന്നു 

കോട്‌ 11൭ വു. ബട 
അയാളുടെ മുഖം 
കോടിയിരുന്നു 


കോട്‌ 1൪൦ (nn), Edge of a tree or 
place; വളഞ്ഞ ജലാശയമുള്ള 
പ്രദേശമാണ്‌ കോട്‌ 


കോട kooTa (nn), west wind the mist; 
ഇപ്പോള്‍ നല്ല കോടയുള്ള 
സമയമാണ്‌ 

കോട്ട kooTTa (nn), fort; ഞങ്ങള്‍ 
ഒരു കോട്ട സന്ദര്‍ശിച്ചു 
കോട്ടം  kooTTaM_— (nn), 
അങ്ങിനെയൊരു 


fault; 
കോട്ടം 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





സംഭവിച്ചതിന്‌ 
കാരണമെന്താണ്‌? 
കോട്ടുപണി kooTTupaNi 
(nn,comp), coppersmith's _ profession; 
ചെമ്പുപാത്രക്കാരന്‍ 


കോട്ടുപണി ചെയ്യുന്നു 
കോട്ടുവാ kooTTuvaa (nn), yawning; 
അവള്‍ എപ്പോഴും കോട്ടുവാ 
ഇടുന്നു 

കോട്ടുവായിട്‌ kooTTuvaayiTa (vi), 


yawn; അവന്‌ ഉറക്കം 
വരുന്നതുകൊണ്ട്‌ 
കോട്ടുവായിടുന്നു 
കോട്ട്‌ kooTTa (nn), coat; ടോം 


കോട്ട്‌ ഇടാറുണ്ട്‌ 


കോണകം kooNakaM (nn), loin 
cloth; മാധവന്‍ ഒരു 
കോണകമുടുത്തു 

കോണി 1൧൦0 (൯), ടിജു 


അയാള്‍ ഒരു കോണി കയറി 
പോയി 


കോണിപ്പടി kooNippaTi (nn), steps 
of മം ഫേ അവള്‍ 
കോണിപ്പടിയില്‍ നിന്നു വീണു 


കോണിപ്പടി KooNippaTi (nn), 
staircase; അയാള്‍ കോണിപ്പടി 
കയറി പോകുന്നതു കണ്ടു 


കോണിയ്ക്ക്‌ —_kooNiykka 
curve; അവളുടെ 
കോണിച്ചു പോയി 


കോണ്‌ kooNa (vi), become bend; 
രാമന്റെ കുട കോണുന്നു 


(vt), 
കൂട 


കോണ്‍ 


kooN (nn), ബി; 
കടലാസ്സില്‍ ഒരു കോണ്‍ 
വരച്ചു 
കോണ്‍ KOON (nn), ഗേ; ഞാന്‍ 
ഒരു കോണില്‍ ചെന്നു 
നോക്കി 
കോളാമ്പി 1൦൦1! (nn), spittoon; 
അയാള്‍ ചുമച്ചിട്ട്‌ 


കോളാമ്പിയില്‍ തുപ്പി 


കോത്‌ 1 (vi), comb hair; രാധ 
മുടി കോതുന്നു 


കോന്ത്രന്‍പല്ല്‌ koontRanpalla 
(nn,comp), tooth in distorted position; 
അയാള്‍ രന്റെ കോന്ത്രന്‍ 
പല്ലുകാട്ടി ചിരിച്ചു 

കോന്തല Koontala (nn), one of the 
comers of cloth; അമ്മയുടെ 
സാരിയുടെ കോന്തല കുട്ടി 
പിടിച്ചുകൊണ്ടിരുന്നു. 


കോന്തല്‍ koontal (nn), hair, രാധ 
കോന്തല്‍ മിനുക്കി 


കോമ്പടി 


koombaTi (nn), quilt; 
ഞാന്‍ ഒരു കോമ്പടിമേല്‍ 
കിടന്നു 
കോപം — koopaM (nn), _ anger; 


രാധയ്ക്ക്‌ കോപം വന്നു 
കോപാഗ്നി —koopaagni (nn,comp), 


fiery indignation; ശിവന്റെ 
കോപാഗ്നിയില്‍ കാമന്‍ 
ദഹിച്ചുപോയി 

കോപിക്ക്‌ koopikka (vi), get angry; 
അയാള്‍ അവനോട്‌ 
കോപിച്ചു 





148 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 








കോപ്പ kooppa (nn), cup; അമ്മ 
ഒരു കോപ്പയില്‍ മരുന്നു 
കൊണ്ടുവന്നു 


കോപ്പിട്‌ kooppiTa (vi), prepare to 


make necessary preparation; അവള്‍ 
എന്തിനും കോപ്പിട്ട്‌ 
ഇറങ്ങിയതാണ്‌ 

കോ, koopp? (nn), furniture; 
വീട്ടില്‍ എല്ലാ 
കോപ്പുകളുമുണ്ട്‌ 

കോപ്പ്‌ 199 (nn), military 
equipments; യുദ്ധത്തിനുവേണ്ട 
കോപ്പുകളെല്ലാം 
അണിനിരത്തി. 


കോമരം koomaraM (nn), possessed 
devil dance; മാധവന്‍ കോമരം 
തുള്ളി 

കോമളം koomal.aM (nn), softness; 
പൂവ്‌ കോമളമാണ്‌ 

കോമാളി koomaaLi (nn), buffoon; 


ഹരി ഒരു 
കോമാളിയായിരുന്നു 
കോമാളിത്തരം —oomaLittaraM 
(ആ, buffoonery; അനില്‍ 
എപ്പോഴും ഓരോ 
കോമാളിത്തരം 
ചെയ്തുകൊണ്ടിരുന്നു 
കോയിക്കല്‍ kooyikkal (nn), house 
of മം —_kshatriyas; മന്ത്രി 


കോയിക്കലേക്ക്‌ പോയി. 


കോയ്മ kooyma (nn), supremacy; 
അയാളുടെ കോയ്മ 
അംഗീകരിച്ചുകൊടുക്കാന്‍ 
ആരും തയ്യാറായില്ല 


കോരിക 1൪ലിര (nn), wooden or 
metal laddle for serving cooked rice; 
ഞാന്‍ ഒരു 
കോരികയില്‍കഞ്ഞി എടുത്തു 


കോര്‌ 1 (vi), draw water from 
the well; അമ്മ കിണറ്റില്‍ നിന്നു 
വെള്ളം കോരി 


കോര്‍ക്ക്‌ KkooRkka (൮), string thread 
into a needle to string together, സീത 
മാല കോര്‍ക്കുന്നു 


കോലം koolaM (nn), figure of masks 


form; മന്ത്രിയുടെ കോലം 
കത്തിച്ചു 

കോലം koolaM (nn), outward 
appearance; അവന്റെ കോലം 
കാണേണ്ടതായിരുന്നു 

കോലം koolaM (nn), _ change 
according to time; 
കാലത്തിനനുസരിച്ച്‌ കോലം 
മാറുന്നു 

കോലാട്‌ koolaaTa (nn), one kind of 
goat; അവര്‍ കോലാടിന്റെ 
ഇറച്ചി ഭക്ഷിച്ചു 

കോലായ 1൪൦99൭ (nn), outer 
varanda; ഞങ്ങള്‍ ഒരു 
കോലായില്‍ ഇരുന്നു 
കോലാഹലം koolaahalaM (nn), 
many sounds getting mixed together (a 
turmoil as in war; അവിടെ 
വലിയ കോലാഹലങ്ങള്‍ 
നടക്കുന്നു 


കോലെഴുത്ത്‌ kooleZutta (nn,comp), 
one kind of writing system which 
prevailed in Malayalam; 
മലയാളത്തില്‍ മു 





149 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കോലെഴുത്ത്‌ 
ലിപിയുണ്ടായിരുന്നു 
കോല്‍ക്കളി 1൦൦10 ദമ), 
rustic dance by rythmical beating of 
sticks; മധുവും സംഘവും 
കോല്‍ക്കളി നടത്തി 

കോല്‍ kool (vi), stick; അയാള്‍ 
ഒരു കോലുകൊണ്ട്‌ 
ദ്വാരത്തില്‍ കുത്തി 


കോല്‍ kool (vi), iron pole; ഒരു 
ഇരുമ്പുകോലുകൊണ്ടു വരൂ 
കോല്‍ (vi), foot 
measuring; ആശാരി 
കൊണ്ട്‌ അളന്നു 
കോവക്കായ്‌ koovakkaaya (nn), 


എന്നൊരു 


tool for 
കോലു 


kool 


climbing plant (bryonia grandis); 
ഞാന്‍ കോവയ്ക്കായ്‌ 
കൊണ്ടൊരു കറി വച്ചു 
കോവില്‍ —koovil (nn), temple; 
അമ്മ കോവിലില്‍ പോയി 
കോശം 15 (nn), ല്ലി; 
ശരീരത്തില്‍ അനേകായിരം 
കോശങ്ങളുണ്ട്‌ 

കോശം kooSaM (nn), dictionary; 
ഇത്‌ ഒരു കോശമാണ്‌ 
കോളര്‍ 1൪൦1൧൪ (2), ഠോ 
ഷര്‍ട്ടിഒെ കോളര്‍ 
മടങ്ങിയിരിക്കുന്നു 

കോളറ kooLaRa (nn), cholera; 


ഗ്രാമത്തില്‍ കോളറ പടര്‍ന്നു 
പിടിക്കുന്നു 


കോളേജ്‌ kooLecja (nn), college; 
കുട്ടികള്‍ കോളേജില്‍ 
പോകുന്നു 


കോള്‍മയിര്‍ കൊള്ള്‌ 


kooLma: iRkkoLL@ (vi), hair raising act; 


രാധയ്ക്ക്‌ കോള്‍മയിര്‍ 
കൊള്ളുന്നു 

കോള്(ള്‍ ) kooLa(L) (nn), 
possiblity of rain and _—_wind; 
ആകാശത്ത്‌ മഴയ്ക്ക്‌ 
കോളുണ്ട്‌ 

കോഴ 1൪൦൧൭ (nn), bribe; കോഴ 
വാങ്ങിയ ഉദ്യോഗസ്ഥന്‍ 


പിരിച്ചു വിടപ്പെട്ടു 
കോഴി 1൭൦2 (nn), cock or hen; 


ഞങ്ങള്‍ക്ക്‌ ധാരാളം 
കോഴികളുണ്ട്‌ 

കോഴികൂകല്‍ kooZikuukal 
(nn,comp), cooing of the cock; 
കോഴികൂകല്‍ CHF ഞാന്‍ 
ഉണര്‍ന്നു 

കോഴികൃഷി kooZiKRSi (nn,comp), 
poultry farming; ഞങ്ങള്‍ 
കോഴിക്കൃഷി നടത്തുന്നുണ്ട്‌ 
കോഴിക്കുഞ്ഞ്‌ kooZikku~~a (nn), 
chicken; കോഴിക്കുഞ്ഞിനെ 
പരുന്ത്‌ റാഞ്ചുന്നു 
കോഴിപ്പോര്‌ kooZippora 
(nncomp), cock fight; ഞങ്ങള്‍ 
കോഴിപ്പോരു കാണാന്‍ 
പോയി 

കോഴിമുട്ട ൦൦൧ിസ്ധി1൭ (nn,comp), 
egg: കോഴിമുട്ട ഓഷധ 
ഗുണമുള്ളതാണ്‌ 

കോറല്‍ kooRal (nn), scratching; 


പുസ്തകത്തില്‍ ഒരു കോറല്‍ 
വീണു 





150 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 








കോറ്‌ 1൪൦൭ (v7), scratch; അവള്‍ 
നിലത്ത്‌ കോറി വരച്ചു 


കൌതുകം kautukaM (nn), curiosity; 


അനിലിന്‌ എല്ലാറ്റിനോടും 
കൌതുകമുണ്ട്‌ 

കൌപീനം kaupiinaM (nn), loin 
cloth; മാധവന്‍ കൌപീനം 
ധരിച്ചു 


കൌമാരം kaumaaraM (nn), teenage; 


കൌമാരം 
യൌവ്വനമായി 
കൌമുദി kaumudi (nn), moon light; 
ഞങ്ങള്‍ കൌമുദിയില്‍ 
വെറുതെ നടന്നു 

കൌരവര്‍ kauravaR (nn), kauravas; 
കൌരവര്‍ പാണ്ഡവരോട്‌ 
തോറ്റു 
കൌശലം 
അവളുടെ 
അംഗീകരിക്കപ്പെട്ടു 
കൌശലക്കാരന്‍ ലിലി 
(nn), clever and expert person; രാജന്‍ 
ഒരു കൌശലക്കാരനാണ്‌ 


ക്യാമറ kyaamaRa (nn), camera; 


കഴിഞ്ഞപ്പോള്‍ 


kauSalaM (nn), skill; 
കൌശലം 


ഒരു ക്യാമറ 
ഉണ്ടായിരുന്നെങ്കില്‍ ഫോട്ടോ 
എടുക്കുമായിരുന്നു 

ക്യാരറ്റ്‌ kyaraTT2 (nn), carrot; 


മുയല്‍ ക്യാരറ്റ്‌ തിന്നു 
ക്രാന്തദര്‍ശി kRantadaRSi (adj), far 


sighted _ person; കേസരി 
ബാലകൃഷ്ണപിള്ള ഒരു 
ക്രാന്തദര്‍ശിയായിരുന്നു 


ക്രമം kRamaM (nn), regularity; 
അയാള്‍ പുസ്തകങ്ങള്‍ ക്രമം 
തെറ്റിച്ചു 

ക്രമം kRamaM (nn), customary law; 
ട്രാഫിക്ക്‌ ക്രമത്തിന്‌ 
വിരുദ്ധമായി 
പ്രവര്‍ത്തിച്ചവര്‍ 
ശിക്ഷിക്കപ്പെദ്ടു 


ക്രമം kRmaM (nn), order, ഇവിടെ 
ജീവിതത്തിന്‌ പ്രത്യേകിച്ച്‌ 
ഒരു ക്രമവുമില്ല 

ക്രമക്കേട്‌ —kRamakkeeTa (2), 
irregularity: ഭാരതത്തിലെ 
ക്രമക്കേട്‌ ജനങ്ങള്‍ സഹിച്ചില്ല 
ക്രമപ്പെടുത്ത്‌ _kRamappeTutta (൧, 
regularize; കുട്ടി ഉപകരണങ്ങള്‍ 
ക്രമപ്പെടുത്തി 

ക്രമമില്ലാത്ത kRamamillaatta (adj), 


disorder; തെരുവിലെ 
വീടുകളെല്ലാം 
ക്രമമില്ലാത്തവയാണ്‌ 
ക്രമരഹിതമായി 
kRamarahitamayi (adv), , irregular; 
ഇവിടെ പുസ്തകങ്ങള്‍ 
ക്രമരഹിതമായി കിടക്കുന്നു 
ക്രമാതീതമായ —kRmaatiitamaya 
(adj), more than regular; 
ക്രമാതീതമായ വണ്ണം 


ശരീരത്തിനു നല്ലതല്ല 
ക്രമീകരണം kRamiikaraNaM (nn), 


regularisation; കുട്ടികളുടെ 
എണ്ണത്തില്‍ ക്രമീകരണം 
നടത്തി 


ക്രമീകരിക്ക്‌ kRamiikarikka (vt), 


line up; അധ്യ ാപകന്‍ 





151 


MALAYALAM ~ ENGLISH DICTIONARY 


വിദ്യാര്‍ഥികളെ 
ക്രമീകരിച്ചിരുത്തി 


ക്രമേണ kRameeNa (adv), gradually; 


ക്രമേണ അയാള്‍ ദരിദ്രനായി 
തീര്‍ന്നു 


ക്രയം പി (൩), ൪ 
രാജ്യം ക്രയം നടത്താന്‍ 
താല്‍പര്യപ്പെട്ടില്ല 
ക്രയവിക്രയം kRayavikRayaM 
(nn,comp), buying and selling; ഇരു 
രാജ്യങ്ങളും ക്രയവിക്രയം 
നടത്തി 


ക്രിമിന ല്‍ സ്ഥി (adj, nn), 


pertaining to crime; കേസ്‌ 
ക്രിമിനല്‍ കോടതിയില്‍ 
എത്തി 

ക്രിമിനല്‍ = kRiminal (adj, nn), 
criminal; അയാള്‍ ഒരു 
ക്രിമിനലാണ്‌ 

ക്രിയ kRiya (nn), action; അവന്‍ 
ഒരോ ക്രിയകള്‍ 
ചെയ്തുകൊണ്ടിരുന്നു 

ക്രിയ kRiya (nn), ടോ; 
മരിച്ചതിനു ശേഷമുള്ള 
ക്രിയകളെല്ലാം ചെയ്തു 

ക്രിയ kRiya (nn), യ; 
വാക്യത്തില്‍ ക്രിയ 
അവസാനം വരുന്നതാണ്‌ 


ദ്രാവിഡത്തിന്‍റെ രീതി 


ക്രിസ്തു kRistu (nn), jesus christ; 
ക്രിസ്തു കുരിശില്‍ മരിച്ചു 


ക്രിസ്തുവര്‍ഷം —_—kRistuvaR$aM 
(nn,comp), christian ജേ (A.D); 
ക്രിസ്തുവര്‍ഷം ഏഴാം 


Compiled & Edited by Dr.V. Saratchandran Nair 
നൂറ്റാണ്ടില്‍ 

ഇന്ത്യയില്‍ വന്നു 
ക്രിസ്ത്യാനി 1൭% 


സഞ്ചാരികള്‍ 


(nn), 


christian; പോള്‍ ഒരു 
ക്രിസ്ത്യാനിയാണ്‌ 

ക്രീഡ യനം (nn), romantic or 
amorous expression; അവര്‍ 
ഓരോ ക്രീഡകളില്‍ ഏര്‍പ്പെട്ടു 
ക്രുദ്ധം kRuddhaM (nn), മേ 
അവന്‍ ക്രുദ്ധനായി 

ക്രൂരം ഡി അ), cruelty; 
രാവണന്റെ സ്വഭാവം വളരെ 


ക്രൂരമായിരുന്നു 
ക്രൂരന്‍ KRuuran (nn), cruel person; 


രാവണന്‍ ഒരു 
ക്രൂരനായിരുന്നു 

ക്രൂരമായ _kRouramaaya (adj), cruel; 
വളരെ ക്രൂരമായ ഒരു 


കൊലപാതകമായിരുന്നു അത്‌ 
ക്രൂശ്‌ (കുരിശ്‌) kRuuSa (kurisa) 


(nn), crucification of Jesus christ; 
ക്രിസ്തു ക്രൂശില്‍ (കുരിശില്‍ ) 
മരിച്ചു 

ക്രൈസ്തവ  kRaistava (24), 
pertaining to christianity, ജോര്‍ജ്‌ 
ഒരു ക്രൈസ്തവ 
വിശ്വാസിയായിരുന്നു 


ക്രോഡീകരിക്ക്‌ 12൦൦2ഫിര 





(vt), codify, സുപ്രീം കോടതി 
വിവാഹനിയമങ്ങള്‍ 
ക്രോഡീകരിച്ചു 

ക്രോധം kRoodhaM (nn), anger; 
അയാള്‍ക്ക്‌ എപ്പോഴും 
ക്രോധമായിരുന്നു 


152 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ക്രോശിക്ക്‌ 1൧൦൦519൪ (vi), shout 
aloud; അച്ഛന്‍ എന്നോട്‌ 
ക്രോശിച്ചു 

ക്രൌഞ്ചം kRau~caM (nn), Indian 
love bird; 
ക്രൌഞ്ചപക്ഷികളിലൊന്നിനെ 
വേടന്‍ അമ്പെയ്തുകൊന്നു 
ക്രൌര്യം kRauryaM (nn), cruelty; 
ആ മനുഷ്യന്‍റെ ക്രൌര്യം 
ഒടുവില്‍ അവസാനിച്ചു 
ക്ലൂപ്തം kLapataM (nn), limited; 
ഈ കമ്പനിയ്ക്ക്‌ ക്ലിപ്തം 
എന്ന പദവി ലഭിച്ചു 
ക്ലുപ്തം kLapataM (nn), that which 
is ordained before hand; ക്ലുപ്തമായ 
ഒരു സംഖ്യ രവി സമ്പാദിച്ചു 


ക്ലബ്ബ്‌ കം (nn), cub; രവി 
ഇന്നലെ ക്ലബ്ബില്‍ പോയി 
ക്ലാഞ്ഞില്‍ kLaa~~il (nn), bunch of 
stalks of coconut; തെങ്ങിന്‍റെ 
ക്ലാഞ്ഞിലില്‍ നിന്നു ഒരു 
തേങ്ങ വീണു 

ക്ലാര്‍ക്ക്‌ —KlaaRKka (nn), clerk; 
രവീന്ദ്രന്‍ ഒരു 
ക്ലാര്‍ക്കായിരുന്നു 


ക്ലാവ്‌ kLaava (nn), In bronze or 
copper vessels formation of certain 


green —_ pigments; ചെമ്പു 
പാത്രത്തിന്‌ ക്ലാവു 
പിടിച്ചിരിക്കുന്നു 


ക്ലീനര്‍ kLiinaR (nn), one who cleans; 
മാധവന്‍ ഒരു ക്ലീനറായിരുന്നു 


ക്ലീബം 1൩0൭൧ (nn), hermaphrodite; 
ഡല്‍ഹിയില്‍ ധാരാളം 
ക്ലീബങ്ങളെ കാണാം 


ക്ലേശിക്ക്‌ 1൩൦5510൭ (vi), be sad; 
അമ്മ മകനുവേണ്ടി വല്ലാതെ 
ക്ലേശിക്കുന്നു 

ക്ഷണിക kSaNika (adj), momentary; 


ഈ ലോകത്തില്‍ സുഖം, 
പദവി അധികാരം എന്നിവ 
ക്ഷണികമായതാണ്‌ 


ക്ഷണിക്ക്‌ kSaNikka (v1), invite; 
രവി രാജനെ വിവാഹത്തിനു 
ക്ഷണിച്ചു 


k$ataM 


ക്ഷതം (nn), injury; 
എനിക്ക്‌ ഇന്നലെ കാലില്‍ 
ക്ഷതം പറ്റി 


ക്ഷത്രിയന്‍ kSatRiyan (nn), kshatriya; 
പാണ്ഡവര്‍ 
ക്ഷത്രിയന്മാരായിരുന്നു 


ക്ഷമ k$ama (nn), patience; ക്ഷമ 
നല്ല ഗുണമാണ്‌ 

ക്ഷമ kSama (nn), forgiveness; മധു 
ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു 


ക്ഷമചോദിക്ക്‌ 
(vb), 
ക്ഷമചോദിക്കുമ്പോള്‍ 
ക്ഷമിക്കാതിരിക്കാന്‍ 
കഴിയുമോ 

ക്ഷമാപണം kSamaapaNaM (nn), 
apology; രാജന്‍ ക്ഷമാപണം 
നടത്താന്‍ വിസ്സമ്മതിച്ചു 
ക്ഷമാശീലന്‍ ബി (nn), 
sobre natured person; അനില്‍ ഒരു 
ക്ഷമാശീലനായിരുന്നു 





k$amacoodikka 
apologize; 


153 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ക്ഷമിക്കണം —KSmikkaNaM (in), 
excuse; ക്ഷമിക്കണം, എനിക്കു 
തെറ്റുപറ്റിയതാണ്‌. 

ക്ഷമിക്ക്‌ kSamikka (vi), forgive; 
രാജന്‍ രാധയോട്‌ ക്ഷമിച്ചില്ല 
ക്ഷയം KSayaM (nn), tuberculosis; 


ക്ഷയം മാരകമായ ഒരു 
രോഗമാണ്‌ 
ക്ഷയം k$ayaM (nn), നം; 


വാസുവിന്‌ സാമ്പത്തികമായ 
ക്ഷയം സംഭവിച്ചു 
ക്ഷയരോഗം kSayaroogaM (nn), 
tuberculosis; ക്ഷയരോഗം 
ബാധിച്ച്‌ രാജന്‍ മരിച്ചു 
ക്ഷയിക്ക്‌ kSayikka (vi), decline; 
തോന്നയ്ക്കല്‍ തറവാട്‌ 
സാമ്പത്തികമായി ക്ഷയിച്ചു 


ക്ഷയിക്ക്‌ kSayikke (vi), decay; 
തടികള്‍ വളരെ 
ദിവസങ്ങള്‍ക്കു ശേഷം 
ക്ഷയിച്ചുപോകും 

ക്ഷാമം kSaamaM (nn), famine; 
ക്ഷാമം മൂലം ഇന്ത്യയില്‍ 
കുട്ടികള്‍ മരിക്കുന്നു 

ക്ഷാരം — kSaaraM (nn), ലിഖ; 
ആസിഡിനു വിപരീതമായ 


ഗുണമാണ്‌ ക്ഷാരത്തിനുള്ളത്‌ 
ക്ഷിതി 14൧ (nn), earth; ക്ഷിതി 
ക്ഷീതിയി ലഹോ ജീവിതം 
ഘോരഘോരം 

ക്ഷിപ്രം kSipRam (adv), swiftly; 
കുചേലപത്നി ക്ഷിപ്രമായി 
അവില്‍ തയ്യാറാക്കി 








ക്ഷീണം kSiiNaM (nn), tiredness; 
ക്ഷീണം കൊണ്ട്‌ അയാള്‍ 
ഉറങ്ങിപ്പോയി 

ക്ഷീണിക്ക്‌ വേട (vi), be tired; 
ജോലിഭാരംകൊണ്ട്‌ അമ്മ 
ക്ഷീണിക്കുന്നു 

ക്ഷീണിക്ക്‌ kSiiNikke (vi), be weak; 
നല്ല, ആഹാരം 
കഴിക്കാത്തതുകൊണ്ട്‌ അവള്‍ 
ക്ഷീണിച്ചു കാണുന്നു 
ക്ഷീണിപ്പിക്ക്‌ kSiiNippikka (vt), 
weaken; വളരെ 
ക്ഷീണിപ്പിക്കുന്ന 
പ്രവൃത്തിയാണ്‌ 

മധുവ നെക്കൊണ്ടു 
ചെയ്യിപ്പിച്ചത്‌ 

ക്ഷീരം — kSiiram (nn), ബില 
ക്ഷീരമുള്ളൊരകിടിന്‍ 
ചുവട്ടിലും ചോരതന്നെ 
കൊതുകിനു കൌതുകം 
ക്ഷീരബല kSiirabala (nn), An 
ayurvedic medicine for _ curing 
rheumatism; വാതത്തിനു 
ക്ഷീരബല നല്ല ഓഷധമാണ്‌ 
ക്ഷീരവ്യവസായം 
kSiiravyavasaayaM (nn), diary; 
കേരളത്തില്‍ ര 
വ്യവസായം പരാജയത്തെ 
നേരിടുന്നു 

ക്ഷുദ്രമായ —kSudramaaya (adj), 
destructive; ക്ഷുദ്രമായ 


പ്രവൃത്തികള്‍കൊണ്ട്‌ അയാള്‍ 
എല്ലാവരേയും വെറുപ്പിച്ചു 


154 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ക്ഷുബ്ദം k$ubdhaM (nn), agitated or 
troubled; ഇപ്പോഴത്തെ രാഷ്ട്രീയം 
വളരെ ക്ഷുബ്ദമാണ്‌ 

ക്ഷുബ്ലമായ  kSubdhamaya (adj), 
confused; ക്ഷുബ്ലമായ 
രാഷ്ട്രീയന്തരീക്ഷത്തില്‍ നിന്നും 
നേതാവ്‌ വിടവാങ്ങി 


ക്ഷുരം kSuraM 
shaving; 
ക്ഷുരമുപയോഗിച്ച്‌ 
ചെയ്യുന്നു 
ക്ഷുരകന്‍ kSurakan (nn), barber; 
ക്ഷുരകന്‍ ക്ഷെൌരരക്കത്തി 
തേയ്ക്കുന്നു 

ക്ഷുരകര്‍മ്മം kSuurakRmaM 
(nn,comp), — shaving; ക്ഷുരകന്‍ 
ക്ഷുരകര്‍മ്മം ചെയ്യുന്നു 
ക്ഷേത്ര kSeetRa (adj), pertaining to 
temple; ക്ഷേത്രനിര്‍മ്മാണം 
തടയാന്‍ സുപ്രീംകോടതി 
നിര്‍ദൃശിച്ചു 

ക്ഷേത്രം k$eetRaM (nn), temple; 
വീട്ടിനടുത്ത്‌ ഒരു ക്ഷേത്രമുണ്ട്‌ 
ക്ഷേത്രം kSeetRaM (nn), place or 


knife for 
ക്ഷുരകന്‍ 
ക്ഷൌരം 


(nn), 


centre of activites; 
വാണിജ്യത്തിഒ 
മുഖ്യക്ഷേത്രമാണ്‌ മുംബൈ 
ക്ഷേത്രം k$eetRaM (nn), arena; 
രണ ക്ഷേത്രത്തില്‍ അവന്‍ 
പിന്‍വാങ്ങി 

ക്ഷേത്രഗണിതം kSetRagaNitaM 
(nn), geometry; രാജന്‍ ക്ഷേത്ര 
ഗണിതത്തില്‍ 
മിടുക്കനായിരുന്ന 


ക്ഷേമം kSeemaM (nn), prosperity; 
എല്ലാവരും ആദ്യാന്തം ക്ഷേമം 
ആഗ്രഹിക്കുന്നു 
ക്ഷേമരാജ്യം 

(nn,comp), welfare state; 
ക്ഷേമരാജ്യം ഗാന്ധിജിയുടെ 
സ്വപ്നമായിരുന്നു 
ക്ഷോണി 14൦൦0 


ക്ഷോണീന്ദ്ര 
വാണീം 


kSeemaraajyaM 


(nn), _ earth; 
പത്നിയുടെ 


ക്ഷോദം kSoodaM (nn), powder 
made of rice; ക്ഷോദം കൊണ്ട്‌ 
പലഹാരം ഉണ്ടാക്കുന്നു 


ക്ഷോഭിക്ക്‌ kSoobhikka (vi), be 
angry; അച്ഛന്‍ രവിയോട്‌ 
ക്ഷോഭിച്ചു 

ക്ഷൌരം kSauraM (nn), shaving; 
ക്ഷുരകന്‍ ക്ഷൌരം ചെയ്യുന്നു 
ഖഗം khagaM (nn), bird; 
പറക്കുന്നു 

ഖഗോളം khagooLaM (nn), celestial 
globe; അവന്‍ ഖഗോള 
ശാസ്ത്രം മനസ്സിലാക്കി 


ഖഗം 


ഖജനാവ്‌ khajanaava (adj), treasury; 





സര്‍ക്കാര്‍ ഖജനാവ്‌ 
കാലിയായെന്ന്‌ പ്രതിപക്ഷം 
ആരോപിച്ചു 

ഖജാന്ജി ചുംബ (nn), treasurer; 
രാജനെ സംഘടനയുടെ 
ഖജാന്‍ജിയായി 
തെരഞ്ഞെടുത്തു 


ഖട്ടികള്‍ khaTTikaL (nn), hunter; 
ഖട്ടികള്‍ മാനിനെ കൊന്നു 


155 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഖഡ്ഗം khaDgaM (nn), sword; 
സുഗ്രീവന്‍ ഖഡ്ഗം ഉയര്‍ത്തി 
വെട്ടി 

ഖഡ്ഗമൃഗം KkhaDgamRagaM (nn), 
Rhinoceros; ഖഡ്ഗമൃഗത്തിന്‌ 
കട്ടിയുള്ള തോലുണ്ട്‌ 

ഖണ്ഡം khaNDaM (nn), fragment; 


പറമ്പിന്‍റെ ഒരു ഖണ്ഡം 
വില്‍പ്പന നടത്തി 

ഖണ്ഡകാവ്യം ച്ചി 
(nn,comp), short poetry; കുമാര 


നാശന്‍ ഖണ്ഡകാവ്യം എഴുതി 
ഖണ്ഡശഃ KkhaNDaSzh (nn), in parts; 
നോവല്‍ മാസികയില്‍ 
ഖണ്ഡശ്ശയായി വന്നു 

ഖണ്ഡിക KkhaNDika (nn), paragraph; 
രാജന്‍ കഥ ബഖണ്ഡികയാക്കി 


തിരിച്ചില്ല 
ഖണ്ഡിക്ക്‌ നാടേ (vt), cut to 
pieces; രാജന്‍ മരം പല 


കഷണമായി ഖണ്ഡിച്ചു 


ഖദര്‍വസ്ത്രം khadaRvastRaM (nn), 


hand woven cloth (made of hand spun 


Khadi); രവി ഖദര്‍ വസ്ത്രം 
ധരിക്കുന്നു 

ഖനനം khananaM_ (nn), mining; 
കോളാറില്‍ സ്വര്‍ണ്ണഖനനം 
നടക്കുന്നു 

ഖനനയന്ത്രം khananayantRaM 
(nn,comp), machine 20 _ mining; 
ഖനിയില്‍ ഖനനയന്ത്രം 
പ്രവര്‍ത്തിക്കുന്നില്ല 


ഖനി khani (nn), mine; കോളാർ 


ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 
ഖനിയാണ്‌ 
ഖനിജം © KhanijaM (nn), mineral 


(product or thing dug from mine); 
ലോഹങ്ങളെല്ലാം 

ഖനിജങ്ങളാ, 

ഖര khara (adj), solid; 
ഖരരൂപത്തിലുള്ള ജലത്തെ 
ഐസ്‌ എന്നു പറയുന്നു 
ഖര്‍ജ്ജുരം KhaRjjuuraM (nn), date 
palm; ഖര്‍ജ്ജുരം മധുരിക്കുന്ന 
ഖാദി khaadi (nn), hand spun yam; 


ഗാന്ധിജി ഖാദിക്കുവേണ്ടി 
വാദിച്ചു 

ഖാലി 1൭! (adj), ~—_vacant; 
സര്‍ക്കാര്‍ ഖജനാവ്‌ 
ഖാലിയാക്കി 

ഖിന്ന ധന (adj), distressed; 
രാമന്‍ വല്ലാതെ ഖിന്ന 
മനസ്ക്കനായി 

ഖിന്നന്‍ വിഡ (nn), sorrowful: 


അര്‍ജ്ജുനന്‍ പുത്ര ദുഃഖത്തില്‍ 
ഖിന്നനായി 

ഖില khila (nn), currently not in use; 
ഇന്‍ , ആന്‍ ഭാഷയിലെ ഖില 


ധാതുക്കളാണ്‌ 
ഖേദിക്ക്‌ kheedikka (vi), grieve; 
രാജന്‍ തെറ്റു ചെയ്തതില്‍ 


ഖേദിക്കുന്നു 
ഖ്യാതി Khayaati (nn), reputation; 
താജ്മഹല്‍ ഇന്ത്യക്കു പുറത്ത്‌ 
ഖ്യാതി നേടി 





156 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഗംഗ gaMga (nn), river ganges; 
ഗംഗ ഭാരതത്തിലെ പുണ്യ 
നദിയാണ്‌ 

ഗംഭീരമായ gambhiiramaaya (adj), 
majestic; ഇന്നലെ ഞങ്ങള്‍ 
ഗംഭീരമായ ഒരാഘോഷത്തില്‍ 
പങ്കെടുത്തു 

ഗഗനം gaganaM (nn), sky; പക്ഷി 
ഗഗനത്തിലൂടെ സഞ്ചരിക്കുന്നു 

ഗജം gajaM (nn), elephant; ഗജം 
ഉന്മത്തനായി ഓടുന്നു 

ഗജം gajaM (nn), measurement (3 
feet); രണ്ടു ഗജം തുണി തരൂ 

ഗജമുഖന്‍ —gajamukhan_(nn,comp), 


Lord സിഖു ഗണപതി 
ഗജമുഖനാണ്‌ 

ഗജരാജന്‍ gajaraajan (nn), leader of 
the ജയ പ്‌ പില്ലി; 
ഗുരുവായൂര്‍ കേശവന്‍ 
ഗജരാജനായിരുന്നു 


ഗഡു gaDu (nn), instalment; രവി 
പണം ഗഡുക്കളായി തിരികെ 
കൊടുത്തു 


ഗണം ച്ചി (൧), group; 
സസ്തനികളുടെ ഗണത്തില്‍ 
പെട്ടതാണ്‌ 
ഹോമോസാപിയന്‍സ്‌ 


ഗണകന്‍ gaNakan (nn), astrologer; 
കേശവന്‍ ഒരു 
ഗണകനായിരുന്നു 

ഗണനം gaNanaM (nn), calculation; 
ഗുമസ്തന്‍ ഗണനം നടത്തുന്നു 
ഗണനയന്ത്രം 


(nn,comp), calculator; 


gaNanayantRaM 
രവിയുടെ 


അമ്മാവന്‍ രവിക്ക്‌ 
ഗണനയന്ത്രം 
വാങ്ങിക്കൊടുത്തു 
ഗണനാതീതമായ 
(adj), uncountable; 
ഗണനാതീതമായ കെട്ടിടങ്ങള്‍ 


ആ നഗരത്തിലുണ്ടായിരുന്നു 
ഗണനീയ gaNaniiya (adj), 
considerable; ഗണനീയമായ 
അംഗങ്ങളുണ്ടെങ്കിലേ യോഗം 
നടക്കൂ 

ഗണപതി ച്‌ി 
Ganesha (son of Siva); 
ശിവന്റെ പുത്രനാണ്‌ 
ഗണപതിക്കുകുറിക്ക്‌ 
gaNapatikkukuRikka (vb, comp), begin; 
അങ്ങനെ പുതിയ സംരംഭം 
ഗണപതിക്കു കുറിച്ചു 
ഗണപതിപൂജ gaNapatipuuja 
(nn,comp), ceremony performed to 


propitiate ganesha on launching any new 
enterprise; അച്ഛന്‍ ഗണപതി 


പൂജ നടത്തി 

ഗണിക പ്‌ി (nn), _ prostitute; 
അവള്‍ ഒരു ഗണികയാണത്രെ 
ഗണിക്ക്‌ (vi), count; 
രാമന്‍ ദിവസങ്ങള്‍ 
ഗണിക്കുന്നു 

ഗണിക്ക്‌ gaNikka (vi), 
എന്നെ ആരും ഗണിക്കുന്നില്ല 
ഗണിതം gaNitaM (nn), arithmetic 
calculation, രവിക്ക്‌ ഗണിതം 
വളരെ ബുദ്ധിമുട്ടാണ്‌ 
ഗണിതശാസ്ത്രം — gaNitaSaastRaM 
(nn,comp), mathematics; ആര്യഭടന്‍ 


ഒരു 


gaNnaatiitamaya 


(nn), Lord 
ഗണപതി 


ജക 


consider; 





157 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഗണിതശാസ്ത്രത്തില്‍ 
അതികായനായിരുന്നു 


ഗണേശന്‍ gaNeeSan (nn), Lord 
Ganesa; ഗണപതിക്ക്‌ 
ഗണേശനെന്നും ഒരു പേരുണ്ട്‌ 
ഗണ്യ —gaNya (adj), 
deserving of regard; ഗണ്യമായ 
അളവില്‍ മഴ പെയ്യുമെന്ന്‌ 
കാലാവസ്ഥാനിഗമനം 
പറയുന്നു 

ഗതകാലം —gatakaalaM (nn), the 
period gone by; ഗത കാലത്തിന്റെ 
ഓര്‍മ്മകളില്‍ സുധ നാളുകള്‍ 
കഴിച്ചുകൂട്ടി 

ഗതാഗതം ജമ്മ്‌ (അ), 
transportation, രാജ്യത്ത്‌ ഗതാഗത 
സൌകര്യങ്ങള്‍ 
വര്‍ദ്ധിപ്പിക്കുമെന്ന്‌ 
കേന്ദ്രമന്ത്രി അറിയിച്ചു 


numerable 


ഗതി gati (nn), motion; 
ചരിഞ്ഞപ്രതലത്തില്‍ 
വസ്തുക്കളുടെ ഗതി 
താഴോട്ടാണ്‌ 

ഗതി ജ് (nn), future; ഇങ്ങനെ 


പോയാല്‍ രാജ്യത്തിന്‍റെ ഗതി 
എന്താകും 


ഗദ gada (nn), ദിയ ഭീമന്‍ 
ഗദകൊണ്ട്‌ ദുര്യോധനനെ 
അടിച്ചു 

ഗദ്ഗദം gadgadaM (nn), stutter out of 
emotion, ഗദ്ഗദം തുളുമ്പുന്ന 
മുഖവുമായി കുട്ടി ഓടി 
വന്നു 

ഗദ്യം gadyaM (nn), prose; ഞാന്‍ 


ഗദ്യം വായിക്കാറില്ല 


ഗന്ധം —gandhaM = (൫), അല; 
ഇവിടെ ഇപ്പോള്‍ പൂവിന്റെ 
ഗന്ധം വരുന്നു 

ഗന്ധകം gandhakaM (nn), sulphar; 
ഗന്ധകം കൊണ്ടു വരൂ, ഞാന്‍ 
കത്തിക്കാം 


ഗന്ധര്‍വ്വന്‍ —gandhaRvan 
celestial; യേശുദാസ്‌ 
ഗാനഗന്ധര്‍വ്വനാണ്‌ 


ഗമ gama (nn), arrogance; അവനു 
വലിയ ഗമയാണ്‌ 


(nn), 
ഒരു 


ഗമിക്ക്‌ gamikka (vi), go: സീത 
രാമനോടൊപ്പം കാട്ടിലേക്കു 
ഗമിച്ചു 


ഗരുഡന്‍ garuDan (nn), bird garuda 
(vechicle of Vishnu); ഗരുഡന്‍ 
ആകാശത്തുകൂടി പറന്നു 


ഗര്‍ജ്ജനം gaRjjanaM (nn), 
മൃഗശാലയില്‍ 
സിംഹത്തിന്റെ 
കേള്‍ക്കുന്നു 
ഗര്‍ജ്ജിക്ക്‌ gaRijikka (vi), roar; 
കാട്ടില്‍ സിംഹം ഗര്‍ജ്ജിക്കുന്നു 
ഗര്‍ത്തം gaRttaM (nn), deep hollow 
place; ഒരു വലിയ 
ഗര്‍ത്തത്തിലൂടെ ഞങ്ങള്‍ 
ഇറങ്ങി നടന്നു 

ഗര്‍ദ്ദഭം gaRddabhaM (nn), donkey; 
ചന്ദനത്തിന്റെ ഗന്ധമറിയാതെ 


roar; 
നിന്ന്‌ 
ഗര്‍ജ്ജനം 


ചന്ദനം ചുമക്കും പോലെ 
ഗര്‍ദ്ദഭം 
ഗര്‍ഭം പഖ്ഡില്്‌ (2), womb; 


അഭിമന്യു ഗര്‍ഭത്തില്‍ വച്ചു 





158 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തന്നെ 
പഠിച്ചു 


ഗര്‍ഭം gaRbhaM (nn), pregnancy: 
രാധ ഗര്‍ഭം ധരിച്ചു 


ഗര്‍ഭം gaRbhaM (nn), inner most 


അസ്ത്രവിദ്യകള്‍ 


appartment; ക്ഷേത്രത്തിന്റെ 
ഗര്‍ഭഭാഗത്ത്‌ ശ്രീകോവില്‍ 
ഉണ്ട്‌ 

ഗര്‍ഭച്ഛിദ്രം gaRbhacchidRaM 
(nn,comp), abortion; രാധ 
ഗര്‍ഭച്ഛിദ്രം നടത്തി 
ഗര്‍ഭധാരണം —gaRbhadhaaraNaM 
(nn,comp), pregnancy; ഗര്‍ഭ 
ധാരണത്തിനുശേഷം പ്രസവം 


വരെയുള്ള കാലം അപകടം 
നിറഞ്ഞതാണ്‌ 


ഗര്‍ഭനിരോധനം 


gaRbhaniroodhanaM (nn,comp), 
contraception; ഗര്‍ഭനിരോധനം 


പ്രോത്സാഹിപ്പിക്കുകയാണ്‌ 
കുടുംബാസൂത്രണത്തിന്‌ 
ഏറ്റവും നല്ലത്‌ 
ഗര്‍ഭനിരോധനമാര്‍ഗം 
gaRbhaniroodhanamaaRggaM 
(nn,comp), _ contraceptive —_ method; 
ഇന്ത്യയില്‍ ഇന്ന്‌ പല 
തരത്തിലുള്ള ഗര്‍ഭനിരോധന 
മാര്‍ഗ്ഗങ്ങള്‍ ലഭ്യമാണ്‌. 


ഗര്‍ഭപാത്രം gaRbhapaatRaM 
(nn,comp), _ uterus; രാധയുടെ 
ഗര്‍ഭപാത്രം നീക്കം ചെയ്തു 
ഗര്‍ഭസ്ഥ  gaRbhastha (adj), being in 
the uterus; ഗര്‍ഭസ്ഥ ശിശുവിഒ 
സുരക്ഷിതത്വം കൂടി ഗര്‍ഭിണ്‌ 
നോക്കേണ്ടതുണ്ട്‌ 


ഗര്‍ഭിണി gaRbhiNi (nn), pregnant 
woman; പണ്ടേ ദുര്‍ബ്ബല പിന്നെ 
ഗര്‍ഭിണി 


ഗവേഷണം —gavee$aNaM_—_(nn), 
research; ഗവേഷണം ഒരു 
കലയാണത്രെ 
ഗവേഷണപ്രബന്ധം 
gaveeSaNapRabandhaM —(nn,comp), 
research paper; ഞാന്‍ ഒരു 
ഗവേഷണ പ്രബന്ധം വായിച്ചു 
ഗഹനമായ = gahanamaya (22), 
profound; ഗഹനമായ പഠന 
മനനങ്ങള്‍ക്കുശേഷം രാജന്‍ 
ഗവേഷണപ്രബന്ധം 
തയ്യാറാക്കി 

ഗരളം galaM (nn), neck; എന്റെ 
ഗളത്തില്‍ ഒരു മുഴയുണ്ട്‌ 
ഗാംഭീര്യം — gambhiiryaM അ, 
majesty; ആനയുടെ 
നടത്തത്തിന്റെ ഗാംഭീര്യം 
കാണേണ്ടതാണ്‌ 


2090 gaaDhaM (adv), very much 
closely; ഗാഡഗാഡം അവള്‍ 
അവനെ സ്‌നേഹിച്ചു 


ഗാഡമായ gaDhamaya (adj), deep; 
ഗാഡമായ നിദ്രവിട്ട്‌ രാധ 
ഉണര്‍ന്നു 

ഗാത്രം gaatRaM (nn), body; ഗാത്രം 
വിറച്ച സൈര്ര്രി കീചകന്റെ 
കൊട്ടാരത്തിലേക്കു പോയി 
ഗ്രാഥ ജനം (nn), song (sonnet in 
praise); ചെറുശ്ശേരി ഗാഥ 
എഴുതി 





159 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഗാനം gaanaM (nn), song; രവി 


ഒരു ഗാനം കേട്ടു 


ഗായകന്‍ gaayakan (nn), singer; 
യേശുദാസ്‌ നല്ല ഗായകനാണ്‌ 


ഗായിക gaayika (nn), female singer; 
ചിത്ര നല്ല ഗായികയാണ്‌ 


ഗാര്‍ഡ്‌ gaaRDa (nn), guard; രവി 
ഗാര്‍ഡിനോട്‌ വഴക്കുകൂടി 


ഗാര്‍ഹിക gaaRhika (adj), domestic; 


ഗാര്‍ഹിക പ്രശ്നങ്ങളില്‍ 
ആരും തലയിടുന്നത്‌ രവിക്ക്‌ 
ഇഷ്ടമല്ല 

ഗിരി ഒല സദ), mountain; 
ഹിമാലയം ഗിരിയാണ്‌ 
ഗിരിശൃംഗം giriSRiMgaM 
(nn,comp), mountain peak; 


ടെന്‍സിംഗും ഗിരിശൃംഗത്തില്‍ 
കയറി 


ഗില്‍ട്ട്‌ gilTTa (nn), smearing with gilt; 
ഗില്‍ട്ട്‌ പൂശിയ പാവകള്‍ 
വാങ്ങി 

ഗീത giita (nn), song; ഞാന്‍ ഗീത 
പാടി 


ഗീത ജിമ (nn), bhagavat Gita; 
ഞാന്‍ ഭഗവല്‍ ഗീത 
വായിച്ചു 

ഗീതഗോവിന്ദം _ giitagoovindaM 


(nn,comp), sanskrit work by Jayadevan 
on the erotic play of Krishna and Radha; 


ജയദേവന്‍ ഗീതഗോവിന്ദം 
രചിച്ചു 

ഗുണം ഉച (nn), goodness; 
ആര്‍ക്കെങ്കിലും 


ഗുണമുണ്ടാക്കുന്ന 


കാര്യം 
അയാള്‍ ചെയ്യില്ല 


ഗുണം guNaM (nn), quality; പല 
വസ്തുക്കളുടെ ഗുണം 
ചേര്‍ന്നതാണ്ച്യവന്പ്രാശ്യ 
ലേഹ്യം 

ഗുണം ബധ്ട്ച്ഴ്‌ (nn), _—_ virtue; 
അയാളുടെ 
ഗുണങ്ങളെക്കുറിച്ച്‌ മാത്രം 
ഓര്‍ക്കുക 

ഗുണദോഷം guNadoo$aM 


(nn,comp), advice; അച്ഛന്‍ മകനെ 
ഗുണദോഷം ചെയ്തു 





ഗുണദോഷങ്ങള്‍ — guNadooSanyaL. 
(nn,comp), merits and demerits; 
ഗുണദോഷങ്ങള്‍ ഇല്ലാത്ത 
മനുഷ്യരുണ്ടോ. 

ഗുണനം guNanaM (nn), 
multiplication; രവിക്ക്‌ ഗുണനം 
അറിയില്ലായിരുന്നു 
ഗുണനഫലം guNanaphalaM 
(nn,comp), product of — multiples; 


ഗുണനഫലം 10 ആണെന്ന്‌ കുട്ടി 
പറഞ്ഞു 


ഗുണപാഠം ഉധ്്ാഷ്ചി്‌ (nn), 
moral; രവി ഗുണപാഠങ്ങള്‍ 
മനസ്സിലാക്കി 

ഗുണപാഠകഥ ധികം 


(nn,comp), didatic story; അമ്മൂമ്മ 
ഒരു ഗുണപാഠ കഥ പറഞ്ഞു 


ഗുണപ്പെട്‌ guNappeTa (vb), become 
better; രവിയുടെ സ്വഭാവം 
ഗുണപ്പെടില്ല 





MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 








ഗുണശാലി guNaSaali_(nn,comp), 
person with good character; രവി 
ഒരു ഗുണശാലിയായിരുന്നു 
ഗുണിക്ക്‌ പ്ര (vi), multiply; 
രവി രണ്ടുസംഖ്യകള്‍ 
ഗുണിക്കുന്നു 

ഗുണിതം guNitaM (nn), multiplet; 
രണ്ടിന്റെ ഗുണിതമാണ്‌ പത്ത്‌ 
ഗുണ്ട്‌ guNTa (nn), cannon ball; 
രവി ഒരു ഗുണ്ടുപൊട്ടിച്ചു 
ഗുണ്യം guNyaM (nn), multiplicant; 
ഗുണ്യമായ അഞ്ച്‌ എഴുതൂ 
ഗുദം gudaM_~— (nn), 
ഗുദത്തിലുണ്ടാകുന്ന 
അസുഖമാണ്‌ അര്‍ശ്ശസ്‌ 


anus; 
ഒരു 


ഗുദാം സദര്‍ (nn), remote area; 
രവി ഒരു ഗുദാമില്‍ നിന്നാണ്‌ 
വരുന്നത്‌ 

ഗുദാം gudaaM_— (nn), 
അരി ഗുദാമില്‍ ഉണ്ട്‌ 
ഗുപ്തം  guptaM (adj), hidden; 
ഗുപ്തമായ ഒരു മനസ്സാണ്‌ 
രവിയുടേത്‌ 


go-down; 


ഗുമസ്തന്‍ gumsatan (nn), clerk; 
ഗുമസ്തന്‍ അതുവഴി 
കടന്നുപോയി 

ഗുരു ഉസ (nn), teacher; 
ശിഷ്യനോട്‌ ഉപദേശിച്ചു 


ഗുരുകുലം ഉധ്ഡിധിലീഴ്‌ (nn,comp), 


ഗുരു 


abode of ജുബ രവി 
ഗുരുകുലത്തില്‍ ചേര്‍ന്നു 
പഠിച്ചു 

ഗുരുകുലവിദ്യാഭ്യാസം 


gurukulavidyaabhyaasaM —_(nn,comp), 





161 


ancient mode of education in which 
pupils stayed with guru throughout their 
education; ഗുരുകുല 
വിദ്യാഭ്യാസം പഴയ 
വിദ്യാഭ്യാസ സമ്പ്രദായമാണ്‌ 


ഗുരുജനം —gurujanaM_—(nn,comp), 
preceptor; ഗുരുജനങ്ങളോട്‌ രവി 
നന്നായി പെരുമാറി 


ഗുരുത്വം gurutvaM (nn), veneration 


towards the venerable; രവി 
ഗുരുത്വം 
കെട്ടവനായിരുന്നുവത്രേ 
ഗുരുദക്ഷിണ gurudak$iNa 


(nn,comp), offering made by pupil to the 
Guru; ദ്രോണര്‍ ഏകലവ്യനോട്‌ 
ഗുരുദക്ഷിണ ചോദിച്ചു 
ഗുരുനാഥന്‍ ബ്്ഥദമകഥ (2), 
teacher; ഗുരുനാഥന്‍ ശിഷ്യനെ 
ഉപദേശിച്ചു 

ഗുരുപത്നി — gurupatni_ (nn,comp), 
wife of Guru; ഗുരുപത്നി 
മാതാവിനു തുല്യയാണ്‌ 
ഗുരുഭൂതന്‍ gurubhuutan (nn,comp), 


preceptor; ഗുരുഭൂതനായ 
ദ്രോണര്‍ അര്‍ജ്ജുനനെ 
വിലക്കി 


ഗുരുരത്നം gururatnaM (nn,comp), 
precious stone called Topaz; രവി 
ഗുരുരത്നം കണ്ടു 


ഗുലുമാല്‌ ബ്രി (nn), യന്ന; 


രാജന്‍ ഒരു ഗുലു 
മാലില്‍പെട്ടു 

ഗുസ്തി പട (nn), സ്ന; 
രാജന്‍ ഗുസ്തി 
കളിക്കാറുണ്ടായിരുന്നു. 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഗുഹ guha (nn), cave; മനുഷ്യര്‍ 
ആദിമകാലങ്ങളില്‍ 
ഗുഹകളില്‍ താമസിച്ചിരുന്നു 
ഗുഹ്യ ൮൪ (nn), concealed secret; 
ഗുഹ്യമായ കാര്യങ്ങളറിയാന്‍ 


അയാള്‍ക്കു വല്ലാത്ത 
താല്‍പര്യമാണ്‌ 
ഗുഹ്യപ്രദേശം — guhyapRadeeSaM 
(nn), private parts; ഗുഹ്യ 
പ്രദേശങ്ങള്‍ വസ്ത്രങ്ങള്‍ 
കൊണ്ട്‌ മറച്ചിരുന്നു 
ഗുഹ്യാവയവങ്ങള്‍ 
guhyaavyavannL (nn), _ pubes; 
ഗുഹ്യാവയവങ്ങള്‍ 
പ്രദര്‍ശിപ്പിക്കുന്നത്‌ ഒരു തരം 
മാനസികരോഗമാണ്‌ 


ഗുളിക പ്രി (nn), tablet; ഞാന്‍ 
ഒരു ഗുളിക കഴിച്ചു 


ഗുളികകാലം guLikakaalaM 
(nn,comp), inauspicious ദന; 
ഗുളികകാലം കഴിഞ്ഞ്‌ 
പോകാമെന്ന്‌ വല്യമ്മ 
പറഞ്ഞു 


ഗുളികന്‍ guLikan (nn), evil spirit; 
സുരേന്ദ്രന്‍ ഗുളികന്റെ തെയ്യം 
കെട്ടി 


ഗൂഡം പാലി (൮), ടയ 
രവിയുടെ പ്രവൃത്തികളെല്ലാം 
ഗൂഡമായിരുന്നു 
ഗൂദ്മമാര്‍ഗ്ഗം — guuDhamaaRggaM 
(nn), secret passage; രാജാവ്‌ ഒരു 
ഗൂഡ്മമാര്‍ഗ്ഗത്തിലൂടെ 
രക്ഷപ്പെട്ടു. 

ഗൂഡാലോചന — guuDhaaloocana 
(nn,comp), conspiracy; രവി 


ഗൂഡ്ദാലോചനകളില്‍ 
ഏര്‍പ്പെട്ടില്ല 
ഗൃഹം ച്ചി (൭), മേട; 


ഇതാണ്‌ മന്ത്രിയുടെ ഗൃഹം 


ഗൃഹനാഥന്‍ gRhanaathan 
(nn,comp), head of a_ house hold; 
ഗൃഹനാഥന്‍ വീട്ടിലില്ലാത്ത 
സമയത്ത്‌ കള്ളന്‍ കയറ്‌ 
ഗൃഹനായിക gRhanaayika 
(nn,comp), mistress of a _ house; 
അമ്മയാണ്‌ ഈ വീട്ടിലെ 
ഗൃഹനായിക 

ഗൃഹപാഠം gRhapaaThaM 
(nn,comp), home work; രവി 


ഗൃഹപാഠങ്ങളെല്ലാം 


ശരിയായി ചെയ്തു. 
ഗൃഹപ്രവേശം — gRhapRaveeSaM 
(nn,comp), ceremony of occupying a 
vew house; ഞാന്‍ രവിയുടെ 
ഗൃഹപ്രവേശത്തില്‍ 
പങ്കെടുത്തു 

ഗൃഹവിജ്ഞാനം 
gRhavij~~aanaM —(nn,comp), Home 
science; ബെറ്റി 
ഗൃഹവിജ്ഞാനം പഠിക്കുന്നു 
ഗൃഹസ്ഥാശ്രമം 
gRhasthaaSRamaM (nn,comp), state of 
being married; രവി 
ഗൃഹസ്ഥാശ്രമത്തില്‍ 
ഏര്‍പ്പെട്ടു 


ഗേഹം geechaM (nn), home; രവി 
ജന്‍മ ഗേഹം പൂകി 


ഗേറ്റ്‌ geeRRa (nn), gate, രാജന്‍ 
ഗേറ്റു തുറന്ന്‌ അകത്തു കടന്നു 





162 


MALAYALAM - ENGLISH DICTIONARY 


ഗൊണോറിയ ഉയയ (൨ 
gonorrhoea, ഗൊണോറിയ ഒരു 
ലൈംഗികരോഗമാണ്‌ 





ഗോ goo (nn), cow; ഗോമാംസം 


തിന്നരുത്‌ 


ഗോകുലം gookulaM (nn), heard of 
colony of cows; ശ്രീകൃഷ്ണന്‍ 
ഗോകുലത്തില്‍ താമസിച്ചു 


ഗോചരീഭവിക്ക്‌ goocariibhavikke 
(comp vb), become visible; ദൂരെ 
ഒരു കുന്ന്‌ ഗോചരീഭവിക്കുന്നു 


ഗോതമ്പ്‌ gootamba (nn), wheat; 
ഗോതമ്പ്‌ ഇന്ത്യയില്‍ 
കൃഷിചെയ്യപ്പെടുന്നു 

ഗോത്രം _gootRaM (nn), clan; 
ഗോത്രത്തിന്‍റെ തലവന്‍ 
രവിയോട്‌ സംസാരിച്ചു 
ഗോത്രവര്‍ഗ്ഗം 
(nn,comp), tribes men; 
കേരളത്തിലെ അടിയാന്‍മാര്‍ 
ഗോത്ര വര്‍ഗ്ഗക്കാരാണ്‌ 


ഗോദ ഉ (nn), one who gives the 
cow; ഗോവര്‍ദ്ധനപൂജയ്ക്കു 
ഗോദ നടത്തുന്നു 


ഗോദാ goodaa (nn), raised platform 


gootravaRggaM 


for സ്മ; അനില്‍ 
ഗുസ്തിയുടെ ഗോദായിലേക്ക്‌ 
ഇറങ്ങി 

ഗോദാം goodaaM (nn), godown; 
രവി ഒരു ഗോദാം 
സന്ദര്‍ശിച്ചു 

ഗോപന്‍ goopan (nn), cowherd; 
ഗോപന്‍ ഗോപികയെ 


ആലിംഗനം ചെയ്തു 


Compiled & Edited by Dr.V. Saratchandran Nair 





ഗോപാലന്‍ —goopaalan (nn), cow 
herd; ഗോപാലന്‍ പശുക്കളെ 
മേയ്ക്കുന്നു 
ഗോപുരം 
പിസയിലെ 
ചെരിയുന്നു 


ഗോപ്യം goopyaM (nn), that which 
ought to be kept secret; പല 
കാര്യങ്ങളും നാം 
ഗോപ്യമായി വയ്ക്കുന്നു 


ഗോമാംസം goomaMsaM (nn), beef; 
ഉത്തരേന്ത്യയില്‍ ഗോമാംസം 
ഭക്ഷിക്കാറില്ല 


ഗോമൂത്രം goomuutRaM (nn,comp), 
urine of the cow; ഗോമൂത്രത്തിന്‌ 
ചില ഓഷധഗുണങ്ങളുണ്ടത്രേ 


ഗോമേദകം goomeedakaM (nn), 
zircon; രാജന്‍ ഗോമേദകം എന്ന 
വിലകൂടിയ കല്ലു കണ്ടിട്ടുണ്ട്‌ 
ഗോലി gooli (nn), playing marble; 
കുട്ടികള്‍ ഗോലി കളിക്കുന്നു 
ഗോവസൂരിപ്രയോഗം 
goovasuuripRayoogaM 
vaccination | for 
വസൂരിക്ക്‌ 
പ്രയോഗം നടത്തി 
ഗോഷ്ഠി goo$Thi (nn), ridiculous 
gestures; രവി പലതരം 
ഗോഷ്ഠികള്‍ കാണിച്ചു 
ഗോസായി goosaayi (nn), sect of 


people who goes around begging: 
മാധവന്‍ ഒരു ഗോസായ്‌ 


ആയിരുന്നു 
ഗോളം goolaM (nn), globe; ഭൂമി 
ഒരു ഗോളമാണ്‌ 


goopuraM (nn), tower; 
ഗോപുരം 


(nn,comp), 
small 000൧ 
ഗോവസൂരി 





163 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഗൌതമന്‍ gautaman (nn), Gauthama 
Buddha; ഗൌതമന്‍ ബുദ്ധമതം 
സ്ഥാപിച്ചു 


ഗൌനിക്ക്‌ gaunikkai (vb), pay 
attention; രവി ആരെയും 
ഗൌനിക്കാറില്ല 


ഗൌരവം gauravaM ൫), 
seriousness; ഹരിയുടെ മുഖത്ത്‌ 
എപ്പോഴും 
ഗൌരവമുണ്ടായിരുന്നു 
ഗൌരവം gauravaM (nn), dignity; 
അയാള്‍ക്കു ആ പദവി 
അലങ്കരിക്കുന്നതിന്‌ തക്കതായ 
ഗൌരവവും പ്രൌഡ്മിയുമുണ്ട്‌ 


ഗൌരവം gauravaM ഞു, 
importance; അയാള്‍ ജോലിയുടെ 
ഗൌരവത്തെപ്പറ്റി 
വിശദീകരിക്കുന്നു 


ഗൌളി ച്‌ (nn), house lizard; 
ഗെൌളിയുടെ വാല്‍ മുറിഞ്ഞു 
പോയി 


ഗൌളിശാസ്ത്രം —gauLiSaastRaM 
(nn,comp), fortune telling by observing 
movements and sounds | of lizard; 
രവിക്ക്‌ ഗെൌളിശാസ്ത്രത്തില്‍ 


വിശ്വാസമില്ലായിരുന്നു 
ഗ്രന്ഥം പല്ലില്‌ (nn), 0൨9) 
ഞാന്‍ ഒരു ഗ്രന്ഥം രചിക്കുന്നു 
ഗ്രന്ഥകര്‍ത്താവ്‌ 


gRanthakaRttaava (nn,comp), author of 
a literary work; ഗ്രന്ഥകര്‍ത്താവു 
തന്നെ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു 


ഗ്രന്ഥാലയം 
(nn,comp), ദു 
ഗ്രന്ഥാലയത്തില്‍ പോയി 


gRanthaalayaM 
രവി 


ഗ്രന്ഥി ബഡി (nn), ളി; 
രവിയുടെ ശരീരത്തില്‍ ചില 
ഗ്രന്ഥികള്‍ വീങ്ങിയിരിക്കുന്നു 


ഗ്രന്ഥി gRanthi (nn), knot; ചരടില്‍ 
ഒരു ഗ്രന്ഥി ഉണ്ട്‌ 


ഗ്രസിക്ക്‌ gRasikka (vi), swallow: 


രാമന്‍ എല്ലാകാര്യങ്ങളും 
പെട്ടെന്നു ഗ്രസിക്കുന്നു 
ഗ്രഹം gRahaM (nn), __ planet; 


ചൊവ്വ ഒരു ഗ്രഹമാണ്‌ 
ഗ്രഹണം gRahaNaM (nn), eclipse; 


ഞാന്‍ സൂര്യന്റെ ഗ്രഹണം 
കണ്ടു 

ഗ്രഹണം gRahaNaM (nn), grasping; 
രാമന്‍ പ്രശ്നങ്ങളുടെ 


ഗ്രഹണം നടത്തി 

ഗ്രഹണി gRahaNi (nn), purging due 
to indigestion, കുട്ടിക്ക്‌ ഗ്രഹണി 
പിടിപെട്ടു 

ഗ്രഹപ്പിഴ  gRahappiZa രജ), 
misfortune; ഗ്രഹപ്പിഴ സമയത്ത്‌ 
എല്ലാം ഒന്നിച്ചുവരുന്നു 
ഗ്രഹിക്ക്‌ gRahikka (vi), grasp; 
രവി കാര്യങ്ങളെല്ലാം 
ശരിയായി ഗ്രഹിക്കുന്നു 
ഗ്രഹിപ്പിക്ക്‌ — gRahippikka (vt), 
make somebody understand; രാമന്‍ 
മകനെ കാര്യങ്ങള്‍ 
ഗ്രഹിപ്പിച്ചു 

ഗ്രാം gRaaM (nn), gram; നൂറുഗ്രാം 
കടുക്‌ വേണം 

ഗ്രാമം 
ഞാന്‍ 
പോയി 


gRaamaM 


എനറെ 


(nn), ഡി; 
ഗ്രാമത്തില്‍ 





164 


MALAYALAM - ENGLISH DICTIONARY 


ഗ്രാമീണ gRaamiiNa (adj), pertaining 
to the village; ഗ്രാമീണ മനസ്സ്‌ 
എപ്പോഴും നിഷ്ക്കളങ്കമാണ്‌ 

ഗ്രാമ്യം gRaamyaM (nn), colloquial 
language based on various social factors; 


രാജന്‍ ഗ്രാമ്യമായ ചില 
പദങ്ങള്‍ പറഞ്ഞു 
ഗ്രാഹ്യ gRaahya (nn), 


comprehension, ആ ഖണ്ഡിക 
ഗ്രാഹ്യ ക്ഷമമായിരുന്നില്ല 
ഗ്രാഹ്യത gRaahyata (അ, 
comprehensibility; ഗ്രാഹ്യത 
എന്നത്‌ പ്രബന്ധത്തിനുവേണ്ട, 
ഗുണമാണ്‌ 

ഗ്രീഷ്മം —griiSmaM (nn), summer 
season; ഞാന്‍ ഗ്രീഷ്മത്തില്‍ 
ഇവിടെ വന്നു ചേര്‍ന്നു 

ഗ്ലാനി ജിക്ബി (nn), __fatigue; 
അമ്മയ്ക്ക്‌ ജോലി ചെയ്ത്‌ 
ഗ്ലാനി സംഭവിച്ചു 

ഗ്ലാസ്‌ gLaasa (nn), glass; ഞാന്‍ 
ഒരു ഗ്ലാസ്‌ വെള്ളം കുടിച്ചു 
ഘടം ല്ലി (അ), സ്ധടിലി 
instrument; മണിയയ്യര്‍ ഘടത്തില്‍ 
സംഗീതം വിരിയിച്ചു 


ഘടകം ghaTakaM (nn), ingredient; 


ഒരു കാര്യത്തില്‍ പല 
ഘടകങ്ങളും 
അടങ്ങിയിട്ടുണ്ടാവാം 

ഘടന ഒ (nn), structure: 
വസ്തുക്കളുടെ ഘടന 


ഓരോന്നിലും വ്യത്യസ്തമാണ്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 


165 





ഘടികാരം ghaTikaaraM (nn), clock; 
ഘടികാരം പന്ത്രണ്ടു 
പ്രാവശ്യം ശബ്ദിച്ചു 
ഘടിപ്പിക്ക്‌ ഥി (vt), join 
together; ഞാന്‍ പുതിയ allo 
യന്ത്രത്തോടു ഘടിപ്പിച്ചു 


ഘട്ടം ghaTTaM_— (nn), _ step; 
സാഹിത്യത്തില്‍ പല 
ഘട്ടങ്ങളുണ്ട്‌ 

ഘട്ടം ghattaM (nn), ghat; രവി 


സ്‌നാനഘട്ടത്തിലേക്ക്‌ ഇറങ്ങി 


ഘനം ghanaM (nn), weight; നല്ല 
ഘനമുള്ള ഒരു 
പുസ്തകമാണത്‌ 

ഘനീഭവിക്ക്‌ ghaniibhavikka (vt), 
solidify; ഇവിടെ തണുപ്പു 
കാലങ്ങളില്‍ വെള്ളം 
ഘനീഭവിക്കുന്നു 

ഘര്‍ഷണം ghR$aNaM (nn), rubbing; 
ഘര്‍ഷണം കൊണ്ട്‌ 
തീയുണ്ടാക്കുന്നു 

ഘാതകന്‍ = ghaatakan (nn), killer; 
രാജന്റെ ഘാതകനെ 
ഇതുവരെയും 


കണ്ടുപിടിക്കാന്‍ കഴിഞ്ഞില്ല 
ഘോരം ghooraM (nn), horror; ആ 
സംഭവം വളരെ 
ഘോരമായിരുന്നു 

ഘോഷം 
അവിടെ 
ഘോഷം 
ഘോഷം 
name for letters gha, jha, 


ghooSaM (nn), festivity; 
എന്തൊക്കെയോ 

നടക്കുന്നു 

ghoo$aM (nn), common 

dha, bha 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





aspirated voiced stops; ഘ ഒരു 
ഘോഷശബ്ദമാണ്‌ 
ഘോഷയാത്ര ghooSayaatRa (nn), 


procession; അതുവഴി ഒരു 
ഘോഷയാത്ര കടന്നുപോകുന്നു. 





രാണം ലഷ്‌ (nn), smelling 
(sense of _ smelling); രവിക്ക്‌ 
്രാണത്തിനുള്ള ശേഷി 
നഷ്ടപ്പെട്ടു 

ചകടാവണ്ടി cakTaavaNTi 
(nn,comp), old fashioned bullock cart; 
രാമന്റെ വണ്ടി ഒരു 
ചക്കടാവണ്ടിയാണ്‌ 


ചകിണി cakiNi (nn), inner fibrous 


substance; ചക്കയുടെ ചകിണി 
കളഞ്ഞു 

ചകിരി പ്‌ (nn), coconut fibre; 
ചകിരി കൊണ്ട്‌ 
കയറുണ്ടാക്കുന്നു 

ചകോരം —cakooraM (nn), bird 
(Greek partridge); ഇന്നലെ ഒരു 
ചകോരപക്ഷിയുടെ കരച്ചില്‍ 
കേട്ടു 

ചക്ക cakka (nn), jack ബില 


പ്ലാവില്‍ ചക്കയുണ്ടാകുന്നു 


ചക്കര cakkara (nn), jaggery palm 
അമ്മ ചക്കരകൊണ്ട്‌ 


sugar; 
കാപ്പിയുണ്ടാക്കി 

ചക്കര cakkara (nn), palm gur, 
അമ്മ ചക്കരകൊണ്ട്‌ 
ഉണ്ണിയപ്പം ഉണ്ടാക്കി 
ചക്കരക്കിഴങ്ങ്‌ — cakkrakkiZanna 
(nn,comp), sweet potato; എനിക്ക്‌ 


ചക്കരക്കിഴങ്ങ്‌ ഇഷ്ടമല്ല 





166 


ചക്കരവാക്ക്‌ cakkaravaakka 
(nn,comp), pleasing word which is 
insincere; രവി ഓരോ 
ചക്കരവാക്കുകള്‍ പറഞ്ഞ്‌ 
മയക്കാന്‍ ശ്രമിക്കുന്നു 


ചക്കാല caakkala (nn), pollution due 
to the death of relatives observed by 


Hindus; ചക്കാല പറയാന്‍ 
വന്നയാള്‍ക്ക്‌ കാപ്പി 
കൊടുത്തില്ല 

ചക്കാലന്‍ — caakkalan (nn), oil 
monger, ചക്കാലന്റെ ജോലി 
എണ്ണയാട്ടുകയാണ്‌ 
ചക്കിപ്പൂച്ച cakkippuucca (nn), 


female cat; ചക്കിപ്പൂച്ച പെറ്റു 


ചക്ക്‌ ചിര (nn), wooden oil 
squeezing press; ചക്കിനു വെച്ചത്‌ 
കൊക്കിനു കൊണ്ടു 
ചക്രം cakRaM_— (nn), 
വണ്ടിയുടെ 
തിരിയുന്നില്ല 
ചക്രവര്‍ത്തി —cakRavaRtti__ (nn), 
emperor; ചക്രവര്‍ത്തി 
രാജപദവി ഉപേക്ഷിച്ചു 
ചക്രവര്‍ത്തിനി cakRavaRttini (nn), 
empress; ച്ക്രവര്‍ത്തിനിക്ക്‌ 
കോപം വന്നു 

ചക്രവാകം — cakRavaakaM_ അ), 
brahmany ൭005൦ (Anas __casaria); 
ചക്രവാകപ്പക്ഷി കേഴുന്നു 
ചക്രവാളം —cakRavaaLaM 
horizon; 
ച്ക്രവാളങ്ങള്‍ക്കപ്പുറത്തേക്ക്‌ 
രാധ നോക്കിയിരുന്നു 


wheel; 
allo 


(nn), 


MALAYALAM - ENGLISH DICTIONARY 


ച്രക്രശ്വാസംവലിക്ക്‌ 


cakRaSvaasaMvalikka (comp vb), be in 
a life and death struggle; രാമന്‍ 
ജീവിക്കാന്‍ വേണ്ടി 
ചക്രശ്വാസം വലിക്കുന്നു 


ച്ക്രശ്വാസംവലിക്ക്‌ 


cakRaSvaasaMvalikka (comp vb), inhale 
the last breath; രോഗിച്ചക്രശ്വാസം 
വലിക്കുന്നു 

ചക്ഷു cakSu (nn), eye; 
ചക്ഷുകൊണ്ട്‌ വീക്ഷിച്ചു 


രവി 


ചങ്കുറപ്പ്‌ വിഡ്ഡ്ു (൩,൧൧9), 
stubborness വ്‌ മധു രാജന്റെ 
ചങ്കുറപ്പ്‌ അപാരം തന്നെ 


ചങ്ക്‌ canka (nn), conch; ശശി ചങ്ക്‌ 
തുന്നു 


ചങ്ക്‌ വിര (nn), heart; രവി 
ചങ്കില്‍ കൊള്ളുന്ന 
വാക്കുകള്‍ പറയുന്നു 

ചങ്ക്‌ canka (nn), chest; ഞാന്‍ 


അവന്റെ ചങ്കിനു പിടിച്ചു 


ചങ്ങല = cannla (nn), ബ്ബ്ന; 
രവിയെ എല്ലാവരും ചേര്‍ന്ന്‌ 


ചങ്ങലയ്ക്കിടുന്നു 
ചങ്ങഴി cagnla (nn), measuring 
vessel of one edangali; അമ്മ 


ചങ്ങഴികൊണ്ട്‌ നെല്ല്‌ അളന്നു 


ചങ്ങാതി cannaati (nn), friend; 
ചങ്ങാതി നന്നായാല്‍ കണ്ണാടി 
വേണ്ട 


ചങ്ങാത്തം ഫ്ലോ (൫), 
companionship; ശശി രവിയു 
മായുള്ള ചങ്ങാത്തം 
അവസാനിപ്പിച്ചു 


Compiled & Edited by Dr.V. Saratchandran Nair 


ചഞ്ചലത ca~calata (nn), vacillation; 
രാധയുടെ ചഞ്ചലത ദേഷ്യം 
പിടിപ്പിക്കുന്നതാണ്‌ 


ചഞ്ചലപ്പെട്‌ ca~clappeTa (vb), be 
unsteady; രവി യുടെ മനസ്സ്‌ 
എപ്പോഴും ചഞ്ചലപ്പെടുന്നു 
ചടങ്ങ്‌ ഗി = (nn), നലല; 
ചടങ്ങ്‌ കഴിഞ്ഞ്‌ എല്ലാവരും 
പോയി 

ചടപട caTapaTa (nn), sounding as 
crackers exploding, രവി കട്ടിലില്‍ 
നിന്ന്‌ ചടപട വീണു 


ചടവ്‌ ഗ്ഷോ സ), ജബ; 
ഉറക്കച്ചടവുമായി രവി 
എഴുന്നേറ്റു വന്നു 

ചടവ്‌ caTava (nn), _leanness; 


രവിയ്ക്ക്‌ ചടവു പറ്റി 
ചട്ട caTTa (nn), armour; ഭടന്‍ ചട്ട 
അണിഞ്ഞു 


ചട്ട caTTa (nn), jacket; 
ചട്ട ധരിച്ചു നടക്കുന്നു 
ചട്ട നം (nn), Outer skin of snakes; 
പാമ്പ്‌ ചട്ട ഈരിക്കളഞ്ഞു 


വല്യമ്മ 


ചട്ടം caTTaM (nn), rule; ചട്ടം 
ലംഘിച്ച പോലീസുകാരനെ 
അറസ്റ്റു ചെയ്തു 

ചട്ടം സച ആ, മണ്ണ; 


സ്ക്േറ്റിന്റെ ചട്ടം ഇളകിപ്പോയി 
ചട്ടംകെട്ട്‌ caTTaMkeTTa (comp vb), 


arrange; രവിയെ കൊണ്ടു 
വരാന്‍ ആളിനെ ചട്ടം കെട്ടി 
ചട്ടന്‍ ൧ (nn), lame person; 





രവി ചട്ടനായിരുന്നു 


167 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ചടുലം caTulaM (adj), bewitching; 
ചടുലമായ മിഴികളായിരുന്നു 
രാധയുടേത്‌. 


ചട്ടി caTTi (nn), flat pan made of earth, 


metal etc; ചട്ടിയും കലവുമെല്ലാം 
രാധ കഴുകി വൃത്തിയാക്ക്‌ 


ചട്ടുകം caTTukaM (nn), kind of flat 


ladle; അമ്മ ചട്ടുകം കൊണ്ട്‌ 
ദോശമറിച്ചിട്ടു 

ചണം പച്ചീച്ഥ്‌ ൨൧), വലം; 
ചണംകൊണ്ട്‌ 
ചണനൂലുണ്ടാക്കുന്നു 
ചണനാര്‌ caNanaara (nn,comp), jute 
fibre; ചണനാരുകൊണ്ട്‌ 
ചാക്കുണ്ടാക്കാം 

ചണ്ടി caNTi (nn), sediment; രവി 
ചണ്ടികളെല്ലാം വാരി 
പുറത്തിട്ടു 

ചണ്ടിപണ്ടാരം  caNTipaNTaaraM 
(nn,comp), mean folk; 
അവരെയൊക്കെ മധു 
ചണ്ടിപണ്ടാരങ്ങളെന്നു 
വിളിച്ചു 

ചണ്ഡാലന്‍ പച്നംല്ഷ (nn), out 
കട; പചണ്ഡാലന്‍ ശ്മശാനം 
കാത്തുസൂക്ഷിക്കുന്നു 

ചതയ്‌ cataya (vb), be crushed; 
വണ്ടിയുടെ അടിയില്‍പ്പെട്ട 
രവിയുടെ കാല്‍ ചതഞ്ഞു 
ചതയ്ക്ക്‌ —cataykka (൧), crush; 
അമ്മ ചില പച്ചിലകള്‍ 
ചതയ്ക്കുന്നു 

ചതവ്‌ — catava (2), bruise; 
അപകടത്തില്‍പെട്ട്‌ 


ശരീരത്തില്‍ കുറെ ഒടിവും 
ചതവും ഉണ്ടായി 

ചതി cati (nn), cheating, രവിക്ക്‌ 
ഒരു ചതി പറ്റി 


ചതിക്ക്‌ ഫിദ ൨൧, ന്യു 
ആരെയും ചതിക്കാന്‍ മധു 
ഇഷ്ടപ്പെടുന്നില്ല 


ചതിപറ്റ്‌ catipaRRa (vb, comp), be 
decieved; രാമന്‌ ഇന്നലെ ഒരു 
കടയില്‍ വച്ച്‌ ചതിപറ്റി 
ചതിപ്രയോഗം 
(nn,comp), treachery; 


ചതിപ്രയോഗത്തില്‍ 
വീണില്ല 

ചതിയന്‍ ഫു (nn), ഠോ 
രവി ഒരു ചതിയനാണെന്ന്‌ 
എല്ലാവരും പറയുന്നു 
ചതുങ്ങ്‌ —catunna (vi), become 
uneven; പാത്രം നിലത്തു വീണു 
ചതുങ്ങിപ്പോയി 
ചതുപ്പുനിലം catuppunilaM (nn), 
swamp; ചതുപ്പുനിലത്തിലൂടെ 
ആര്‍ക്കു നടക്കാന്‍ കഴിയും? 


catipRayoogaM 


aa 
രവ്‌ 


ചതുപ്പ്‌ ര (nn), marshy place; 
ചതുപ്പുനിലത്തു കൂടി ഞങ്ങള്‍ 
സൂ ച്ചു നടന്നു 

ചതുര്‍ catuR (adj, pfx), four sided; 
ഒരു ചതുര്‍ ഭുജം വരച്ച്‌ 
വിസ്തീര്‍ണ്ണം കാണുക 
ചതുരം caturaM (nn,comp), Square; 
ഒരു ചതുരത്തില്‍ നാല്‌ 
വശങ്ങളുണ്ട്‌ 





168 


MALAYALAM ~ ENGLISH DICTIONARY 


ചതുരംഗം caturaMgaM (nn,comp), 
game of Indian chess; ശകുനി 
ചതുരംഗത്തിൽ ജയിച്ചു 
ചതുരമായ —caturamaaya (adj), 
sweet; അവന്‍ ചതുരമായ 
ഭാഷയില്‍ സംസാരിച്ചു 


ചതുരശ്രം caturaSRaM (nn), square; 


രവിയുടെ പറമ്പില്‍ 100 
ചതുരശ്ര അടി സ്ഥലം 
കുറഞ്ഞു 

ചതുരുപായം caturupaayaM 
(nn,comp), four methods of conquering 
the opponent; അയാള്‍ 
ചതുരുപായങ്ങളും 
പ്രയോഗിച്ചിട്ടും കാര്യം 
നടന്നില്ല 


ചന cana (nn), pregnancy of domestic 
animals; പശുവിന്‌ ചനയുണ്ട്‌ 
ചന്ത canta (nn), market; കേശവന്‍ 
ചന്തയ്ക്കുപോകുന്നു 

ചന്തം cantaM (nn), beauty; രാധ 
നല്ല ചന്തമുള്ള യുവതിയാണ്‌ 
ചന്തി canti (nn), buttock; അവന്റെ 
ചന്തി വേദനിക്കുന്നു. 

ചന്ദനം candanaM (nn), sandal paste; 
ചന്ദനം നെറ്റിയിലണിഞ്ഞാല്‍ 
നല്ല തണുപ്പൂകിട്ടും 
ചന്ദനതൈലം 
(nn,comp), sandal wood oil; 
ചന്ദനതൈലം പുരട്ടി 
ചന്ദനമുട്ടി candanamutti (nn), log of 
sandal wood; വല്യച്ഛന്റെ ചിത 
ചന്ദനമുട്ടികൊണ്ടാണ്‌ 
ഒരുക്കിയത്‌ 


candanatailaM 
അമ്മ 


Compiled & Edited by Dr.V. Saratchandran Nair 





169 





ചന്ദ്രകാന്തം candRakaantaM (nn), 
moon stone (alabaster); ഞാന്‍ 
ചന്ദ്രകാന്തമെന്ന കല്ലുകണ്ടു 
ചന്ദ്രക്കല candRakkala (nn,comp), 
crescent moon; മാനത്ത്‌ 
കാറുള്ളതുകൊണ്ട്‌ ചന്ദ്രക്കല 
കാണാനില്ല 


ചന്ദ്രഗ്രഹണം — candRagRahaNaM 
(nn,comp), lunar eclipse; രവി 
ചന്ദ്രഗ്രഹണം വീക്ഷിക്കുന്നു 
ചന്ദ്രന്‍ = candRan = (nn), നേ 
ചന്ദ്രന്‍ ആകാശത്ത്‌ 
പ്രശോഭിക്കുന്നു 

ചന്ദ്രിക candRika (nn), moonlight; 
ഇപ്പോള്‍ നല്ല ചന്ദ്രികയുണ്ട്‌ 
ചപലം capalaM (nn), fickleness; 


രാജന്റെ മനസ്സ്‌ 
ചപലമായിരുന്നു 
ചപ്പ ജം (adj), _ tasteless; 


ഹോട്ടലിലെ പല കറികളും 
ചപ്പയാണ്‌ 

ചപ്പടാച്ചിപറയ്‌ cappTaccipaRaya 
(comp vb), tell boasting words; 
അയാള്‍ എപ്പോഴും ചപ്പടാച്ചി 
പറഞ്ഞുകൊണ്ടിരിക്കുന്നു 
ചപ്പമൂക്ക്‌ cappamuukke (nn,comp), 
flattened മാടു ഉണ്ണിക്ക്‌ 
ചപ്പമൂക്കായിരുന്നു 

ചപ്പല്‍ cappal (vi), sucking with noise; 


വേണുവിന്റെ ചപ്പല്‍ 
വെറുപ്പിക്കുന്നതാണ്‌ 
ചപ്പാത്തി ഘി (nn), chapati; 


അമ്മ രാത്രിയില്‍ ചപ്പാത്തി 
ഉണ്ടാക്കി 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by ൩൦. Saratchandran Nair 





ചപ്പ്‌ cappa (nn), dry _ leaves; 
ഞങ്ങള്‍ ചപ്പുകൂടി കത്തിച്ച്‌ 
തീ കാഞ്ഞു. 


ചപ്പ്‌ cappa (vi), suck; 
മാങ്ങ ചപ്പി തിന്നു 
ചപ്രത്തല —capRattala_(nn,comp), 
head with disordered hair; രവിയുടെ 
തല ചപ്രത്തലയായിരുന്നു 


ചമത camata (nn), tree (butea 
frondosa); മുനികുമാരന്മാര്‍ 
ചമത മുറിക്കാന്‍ പോയി 

ചമയം 


ornaments; 


കഴിഞ്ഞില്ല 


ചമയ്‌ camaya (vi), adom; 
കല്യാണത്തിനുവേണ്ടി 
ചമയുന്നു 


രവി 


camayaM (nn), dress with 
രാധയുടെ ചമയം 


ഉഷ 


ചമയ്ക്ക്‌ സ്മര (vt), make up; 
ഉഷയെ കല്യാണത്തിനായി 
എല്ലാവരും കൂടി 
ചമയ്ക്കുന്നു 

ചമയ്ക്ക്‌ camaykka (v1), prepare; 
അമ്മ ആഹാരം ചമയ്ക്കുന്നു 


ചമല്‍ക്കാരം —camalkkaaraM (nn), 
beauty; കവിതയില്‍ 
ചമല്‍ക്കാരമില്ലെന്ന്‌ 
നിരൂപകന്‍ പറഞ്ഞു 

ചമ്മട്ടി മന്‌ (nn), whip; 
കുതിരക്കാരന്‍ കുതിരയെ 
ചമ്മട്ടി കൊണ്ടടിച്ചു 

ചരക്ക്‌ േിിര (2), 005; 
ചരക്കുകള്‍ കയറ്റുന്ന 
വാഹനമാണിത്‌ 





170 


ചരക്ക്‌ carakka (nn), large cauldron; 
ചരക്കില്‍ പായസം വച്ചു 


ചരടുവലി സ്സ! (മജ്മ), 
wire pulling; രവിയെ നാലു 
ഭാഗത്തുനിന്നും പലരും ചരടു 
വലി നടത്തി 


ചരട്‌ നം (nn), string; രവി 
ഒരു ചരടുകൊണ്ട്‌ 
പുസ്തകങ്ങള്‍ കെട്ടി 

ചരണം caraNaM (nn), foot of the leg; 
ഗുരുചരണത്തില്‍ നമിച്ചു 


ചരമം —caramaM ദ), death; 
രാധയുടെ അച്ഛന്റെ ചരമം 
രവി അറിഞ്ഞില്ല 

ചരല്‍ക്കല്ല്‌ caralkkalla (nn), gravel; 
ഗ്രാമത്തിലെ വഴി ചരല്‍ക്കല്ല്‌ 
നിറഞ്ഞതായിരുന്നു 

ചരല്‍ caral (nn), gravel; ബാബു 
കുറെ ചരല്‍ വാരിക്കൂട്ടി 


ചരാചരം ഷഗി (nn,comp), 
living and non living; ചരാചരങ്ങള്‍ 


നിറഞ്ഞ ഈ ഭൂമി 
മനോഹരമാണ്‌ 
ചരിഞ്ഞ cari~~a_ (adj), slanting; 


വളരെ ചരിഞ്ഞ പ്രദേശമാണ്‌ 
ഇവിടം 


ചരിതം 
ഞാന്‍ 
വായിച്ചു 


ചരിതാര്‍ത്ഥത caritaaRtthata (nn), 
gratification; വാസുവിന്‌ 
അവന്റെ പ്രവൃത്തിയില്‍ 
ചരിതാര്‍ത്ഥത തോന്ന്‌ 


ഫ്്ച്ചീ്‌ 
രാമന്റെ 


history; 
ചരിതം 


(nn), 


MALAYALAM - ENGLISH DICTIONARY 


ചരിത്രം caritRaM (nn), history; 
ചരിത്രത്തില്‍ നിന്നും നാം 
പലതും പഠിക്കുന്നു 
ചരിത്രകാരന്‍ caritRakaaran 
(nn,comp), historian; ചരിത്രകാരന്‍ 
തന്‍റെ വീക്ഷണത്തിനനുസരിച്ച്‌ 
ചരിത്രമെഴുതി 
ചരിത്രബോധം —_caritRaboodhaM 
(nn,comp), historical sense; 
ചരിത്രബോധമുള്ളത്‌ 
കൊണ്ടാണ്‌ നാം 
പുരോഗമിക്കുന്നത്‌ 

ചരിയ്‌ ഫു (൧), ടി; 
ഗോപുരം ഒരു ഭാഗത്തേക്ക്‌ 
ചരിയുന്നു 

ചരിയ്ക്ക്‌ ഫി ൮). ഷേ 
sidewards; ഞാന്‍ പാത്രം ഒരു 
ഭാഗത്തേക്ക്‌ ചരിക്കുന്ന 
ചരിവ്‌ —cariva ആ), ടി 
ഗോപുരത്തിന്റെ ചരിവ്‌ 


കിഴക്കു വശത്തേക്കാണ്‌ 


ചരുവം caruvaM (nn), vessel with 
broad mouth made of bronze or copper; 
അമ്മ ഒരു ചരുവത്തില്‍ 


വെള്ളം ചൂടാക്കി 
ചര്‍ക്ക carkka (nn), spinning wheel; 





ഗാന്ധിജി ചര്‍ക്കയില്‍ 
നൂല്‍നൂര്‍ക്കുന്നു 

ചര്‍ച്ച caRcca (nn), discussion; 
എല്ലാകാര്യങ്ങളും 
ചര്‍ച്ചചെയ്തു 
തീരുമാനമെടുക്കണം 
ചര്‍ച്ചായോഗം —_caRccaayoogaM 
(nn,comp), symposium; ബാബു 


171 


Compiled & Edited by Dr.V. Saratchandran Nair 





ചര്‍ച്ചായോഗത്തില്‍ നിന്ന്‌ 
വിട്ടുനിന്നു 

ചര്‍മ്മം caRmmaM (nn), skin; 
കാണ്ടാമൃഗത്തിന്‍്റെ ചര്‍മ്മം 


വളരെ കട്ടിയുള്ളതാണ്‌ 
ചലം calaM (nn), pus from a wound; 


മുറിവില്‍ നിന്ന്‌ ചലം 
ഒലിക്കുന്നു 

ചലച്ചിത്രം calacitRaM (nn), movie; 
ഞാന്‍ ഇന്നലെ ഒരു 
ചലച്ചിത്രം കണ്ടു. 

ചലനം ലാല്‌ (nn), movement; 


വണ്ടിയുടെ ചലനം നിലച്ചു 


ചലമ്പ്‌ calamba (vt), mutter; രവി 
എന്തൊക്കെയോ ചലമ്പി 
കൊണ്ടിരിക്കുന്നു 


ചലിക്ക്‌ calikke (vi), move; വണ്ടി 
തനിയെ ചലിക്കുന്നു 
ചലിപ്പിക്ക്‌ calippikke (v1), set in 
motion; യന്ത്രം രവി 
ചലിപ്പിക്കുന്നു 

ചല്ലട callaTa (nn), sieve of bigger 
size; രവി ചല്ലടയില്‍ ഇട്ടു 
അരിച്ചു 

ചവണ cavaNa (nn), tongs; 
ചവണകൊണ്ട്‌ 
പിടിച്ചുതിരിച്ചു 
ചവയ്ക്കുക cavaykkuka (vi), chew; 
രാജേഷിന്‌ എപ്പോഴും 
എന്തെങ്കിലും 
ചവച്ചുകൊണ്ടിരിക്കണം 
ചവര്‍ക്ക്‌ cavaRkke (vi), have an 
acrid taste; അമ്മയുണ്ടാക്കിയ 
പലഹാരം 2IMUIGhOM 


ean 
യന്ത്രം 








MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ചവറ്‌ cavaRa (nn), sweeping green ചളിപ്പ്‌ 
അവ 


leaves used as manure; രവി ചവറ്‌ 
വാരി കളഞ്ഞു 


ചവറ്റുകൊട്ട cavaRRukoTTa 
(nn,comp), dustbin; മധു 
ചവറ്റുകൊട്ടയിലേക്ക്‌ 


കടലാസുകള്‍ വാരിയിട്ടു 


ചവിട്ടുപടി caviTTupaTi (nn,comp), 
foot step; ചവിട്ടുപടിയില്‍ 
നില്‍ക്കരുത്‌ അപകടമാണ്‌ 

ചവിട്ട്‌ ഫ്‌ന്നു (vt), kick; ആരോ 
അവന്റെ പുറത്തു ചവിട്ടി 

ചവുള്‌ cavuLa (vb), become soiled; 
വാസുവിന്റെ ഷര്‍ട്ട്‌ ചവുളുന്നു 
ചവോക്ക്‌ ഷി (nn), casuriana; 


ഞാന്‍ ചവോക്ക്‌ 
മരങ്ങള്‍ക്കിടയിലൂടെ നടന്നു 
ചവ്വരി ഗേഡ്ഥി (nn), _sagorice; 
കാക്കകള്‍ ചവ്വരി 
കൊത്തിപ്പറന്നു 

ചഷകം ca$akaM (nn), drinking 
vessel espcially for pouring out liquor; 
ആലിബാബ ചഷകത്തില്‍ 
വീഞ്ഞു നിറച്ചു 


ചളി പ (nn), mud; രവിയുടെ 
കാലില്‍ ചളി പറ്റി 


ചളിക്ക്‌ —caLikka (nn), decay; 
പഴയ ഭക്ഷണസാധനങ്ങള്‍ 
കിടന്ന്‌ ചളിക്കുന്നു 
ച്ച ല്ല (nn), decay; 
ഭക്ഷണ സാധനങ്ങളില്‍ ചളിപ്പ്‌ 
അനുഭവപ്പെടുന്നു 





172 


caLippa (nn), mental disgust; 
കള്ളം പറയുന്നതില്‍ 
ഒരു ചളിപ്പും ഇല്ല 

ചളുക്ക്‌ ചിട (v1), bend in; 
പാത്രം രവി ചളുക്കുന്നു 
ചളുങ്ങ്‌ ചു (vi), be crushed; 
പാത്രം നിലത്തു വീണു 
ചളുങ്ങിപ്പോയി 

ചള്ള caLLa (nn), mud; രവിയുടെ 
ദേഹത്ത്‌ ചള്ള തെറിച്ചു 


ചള്ള്‌ calla (adj), _ useless; 
അവന്റെ സ്വഭാവം 
ചള്ളായിരുന്നു 


ചള്ള്‌ calla (adj), unripe; ആ 
തേങ്ങ ചള്ളായിരുന്നു 
ചറുപറെ caRupaRe (adv), drizzling 
of the rain; മഴ ചറുപറെ 
പെയ്യുന്നു 

ചാക്‌ caaka (vi), die; രവിയുടെ 
പട്ടി ചത്തുപോയി 


ചാക്ക്‌ caakka (nn), sack bag; 
അമ്മ ചാക്കില്‍ നെല്ലു നിറച്ചു 
ചാക്യാര്‍  cakyaaR (nn), Kerala 
community (traditional performers of 
kuttu); ചാക്യാര്‍ കൂത്തു 
പറഞ്ഞു 

ചാക്രികമായ caakRikamaaya (adj), 
circular; ജതുക്കള്‍ കാലത്തിന്റെ 
ചാക്രികമായ 
ആവര്‍ത്തനമാണ്‌ 
ചാക്രികമായ ധിഷണ (adj), 
cyclical; സര്‍ക്കസ്സില്‍ 
ചാക്രികമായ 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പെന്‍ഡുലത്തില്‍ കുട്ടികള്‍ 
ആടുന്നു 
ചാഞ്ചല്യം മല്ലി (nn), 


fickleness; രാധയുടെ ചാഞ്ചല്യം 
രവിക്ക്‌ ഇഷ്ടപ്പെട്ടില്ല 
ചാഞ്ചാട്‌ caa~caaTa (vb), rock to 
and fro in a rhythmic way; തോണി 
പുഴയില്‍ വച്ച്‌ ചാഞ്ചാടുന്ന 


ചാട്‌ caaTa (vb), jump; അയാള്‍ 
ഉടനെ പുറത്തേക്കുചാടി 


ചാടിക്ക്‌ ബിര (vt), make him 


jump; ean രാജനെ 
ചാടിക്കുന്നു 

ചാട്ട caaTTa (nn), whip; 
കുതിരയെ ചാട്ടകൊണ്ട്‌ 
അടിക്കുന്നു 

ചാട്ടം പഫ്സ്‌ (9), 19; 
രവിയുടെ ചാട്ടം പിഴച്ചു 
ചാട്ടം  caaTTaM (nn), ഉട 


രാധയുടെ ചാട്ടം നിന്നു 


ചാട്ട്‌ ന്ന (vt), throw darts; മധു 
സ്രാവിനു നേരെ ചാട്ടുന്നു 


ചാണ caaNa (nn), stone used for 
sharpening; ean കത്തി 
ചാണയ്ക്കു പിടിയ്ക്കുന്നു 
ചാണകം caaNakaM (nn), cow dung; 
ചാണകം കൊണ്ട്‌ ചില 
വീടുകള്‍ മെഴുകുന്നു 
ചാണകംതളിക്ക്‌ 
caaNakaMtaLikke (vt), sprinkle cow 
dung water; മ്മ മുറ്റത്തു 
ചാണകം തളിക്കുന്നു 


ചാണകംതേയ്ക്ക്‌ 
caaNakaMteeykka@ (comp vb), plaster 
with cow dung; അമ്മ മുറ്റത്ത്‌ 
ചാണകം തേച്ചു 

ചാണക്കല്ല്‌ caaNakkalla (nn,comp), 
stone slab for sharpening knife chisel etc; 
ചാണക്കല്ലില്‍ വച്ച്‌ രാജന്‍ 
കത്തിക്കു മൂര്‍ച്ച കൂട്ടി 
216Md>JM(Mo  caaNakyatantRaM 


(nn,comp), tactics 07 — chanayka; 
ചാണക്യതന്ത്രങ്ങള്‍ 
ഓരോന്നായി അവന്‍ 
പ്രയോഗിച്ചുകൊണ്ടിരുന്നു 
ചാണയ്ക്കുവയ്ക്ക്‌ 
caaNaykkuvaykka (nn,comp), sharpen 
the tool; രവി കത്തി 


ചാണയ്ക്കു വച്ചു 

ചാണ്‍ caaN (nn), span between the 
middle finger tip and thumb; രവി 
ഒരു ചാണ്‍ നീളത്തില്‍ തുണി 
മുറിച്ചു 


ചാതുരി ഷേഡ്‌ (nn), dexterity; 
വേണുവിന്‌ എന്തുകാര്യം 
ചെയ്യാനും ഒരു 
ചാതുരിയുണ്ട്‌ 
ചാതുര്യം ബേഡി (ആ, 
cleverness; അശോക്‌ തന്റെ 
ശില്പചാതുര്യം 
വെളിപ്പെടുത്ത്‌ 


ചാത്തന്‍ caattan (nn), mischievous 
spirit; ചാത്തന്റെ ഉപദ്രവം 
സഹിക്കാന്‍ വയ്യെന്ന്‌ 
നാട്ടുകാര്‍ പരാതിപ്പെട്ടു 





173 


MALAYALAM ~ ENGLISH DICTIONARY 


ചാന്ത്‌ canta (nn), mixture of sandal 
wood paste; രാധ മുഖത്ത്‌ ചാന്ത്‌ 
പുരട്ടി 

ചാന്നാന്‍ caannaan (nn), group of 
people who chop black palm; രാമന്‍ 
ഒരു ചാന്നാനാണ്‌ 


ചാമ്പ caamba (nn), jambu tree; 
രവി ചാമ്പയില്‍ കയറി 
ചാമ്പയ്ക്ക പറിച്ചു 

ചാമ്പല്‍ ബില്‍ (൩), __ potash; 
ഫിനിക്സ്‌ പക്ഷിയുടെ 
ചാമ്പലില്‍ നിന്ന്‌ പുതിയ 
പക്ഷികള്‍ ഉയിര്‍ 
ത്തെഴുന്നേക്കുമത്രെ 


ചാമ്പല്‍ ലി (nn), closing of the 
eyes lightly; രാധയുടെ കണ്ണിന്‍റെ 
ചാമ്പല്‍ 

ഭംഗിയുള്ളതായിരുന്നു 
ചാപല്യം caapalyaM ര 
fickleness; കിരണിന്റെ ചാപല്യം 


കൊണ്ട്‌ പല നല്ല 
അവസരങ്ങളും അവനു 
നഷ്ടമായി 

ചാപിള്ള caapilLa (nn), still birth; 
ഭാര്യപ്രസവിച്ചത്‌ ചാപിള്ള 
ആയിരുന്നു 

ചാ caappa (nn), നിറു 


കുതിരകള്‍ക്ക്‌ ചാപ്പ കുത്തുന്ന 
സമ്പ്രദായം ഷേര്‍ഷ എന്ന 
ഭരണാധികാരി നടപ്പാക്കി 
ചാമ cama (nn), kind of grain millet; 
അമ്മ ചാമ കൊണ്ട്‌ 
കഞ്ഞിവച്ചു 

ചാമരം caamaraM (nn), tail of the 


roos grunniens (royal _insignia); 


Compiled & Edited by Dr.V. Saratchandran Nair 














174 


ചാമരം വീശിക്കൊണ്ട്‌ 
രാജാവിനെ എതിരേറ്റു 

ചായ caaya (nn), 
ചായ കുടിക്കുന്നു 
ചായം caayaM (nn), dye; മുരളി 
മുറിയില്‍ ചായം തേച്ചു 

ചായക്കൂട്ട്‌ caayakkuuTTa (nn), 
pigment; അസ്തമയ സമയത്ത്‌ 
ആകാശം ചായക്കൂട്ടണിയുന്നു 
ചായപ്പാത്രം cayappaatRaM (nn), 


tea; 


അച്ഛന്‍ 


മേ kettle; ചായപ്പാത്രത്തില്‍ 
ചായയുണ്ടാക്കി 

ചായമിട്‌ caaymiTa (vt), dye; 
അയാള്‍ OEM day 
ചായമിടുന്നു 

ചായക്ക്‌ ഷ്ൃയദ്ധിര ൫൧, bend; 
അരവിന്ദ്‌ കുട ചായ്ച്ചു 
പിടിച്ചുകൊണ്ടു നടന്നു 

ചായ്‌ caaya (vi), incline; തെങ്ങ്‌ 


ഒരു വശത്തേക്ക്‌ ചായുന്നു 
ചായ്പ്‌ caaypa (nn), sloping shed 


attached to the main building; 
വീടിനോട്‌ ചേര്‍ന്നു ഒരു 
ചായ്പ്പുണ്ട്‌ 


ചായ്വ്‌ caayva (nn), inclination; 


രാജന്‌ എപ്പോഴും ചായ്വ്‌ 
അങ്ങോട്ടായിരുന്നു 
ചാരം ക്ഷ്‌ (nn), pot ash; 


പണിക്കാര്‍ തെങ്ങിന്‍റെ ചുറ്റും 
ചാരം ഇട്ടു 

ചാരം caaraM (nn), ash; തടി 
കത്തിച്ചാല്‍ ചാരം ഉണ്ടാകുന്നു 





MALAYALAM ~ ENGLISH DICTIONARY 


ചാരണം caraNaM (nn), dandruff; 
തലയില്‍ നിറയെ 
ചാരണമാണത്രേ 

ചാരനിറം caaraniRaM (nn), grey; 
അയാളുടെ മുടിക്ക്‌ 
ചാരനിറമായിരുന്നു 

ചാരന്‍ caaran (nn), spy; 
വിദേശചാരനെ പോലീസ്‌ 
പിടികൂടി 

ചാരാധാരം caaraadhaaraM 
(nn,comp), benami writing; അച്ഛന്‍ 
മാധവമേനോനുവേണ്ടി 
ചാരാധാരം എഴുതിക്കൊ 
ടുത്തു 


ചാരായം caaraayaM (nn), arrack; 
രവി ചാരായം കുടിക്കുന്നു 


ചാരിതാര്‍ത്ഥ്യം  caaritaaRtthayaM 
(nn), വേണുവിന്‌ 
തന്റ; പ്രവൃത്തിയില്‍ 
ചാരിതാര്‍ത്ഥ്യം തോന്നി 
ചാരിത്ര്യം caaritryaM (nn), chastity; 
സീത ചാരിത്ര്യം കാത്തു 
സൂക്ഷിച്ചു 

ചാരിത്ര്യവതി caaritRyavati 
(nn,comp), chaste woman; സാവിത്രി 
ചാരിത്ര്യവതിയായിരുന്നു 


ചാരു ദ്ബ (24), _—_ beautiful; 
ചാരുവായ ആ 
ന്റേതങ്ങളിലേക്ക്‌ ഞാന്‍ 
ഉറ്റുനോക്കി 

ചാരുകസേര caarukaseera 


(nn,comp), easy chair; അപ്പൂപ്പന്‍ 
ചാരുകസേരയില്‍ ഇരിക്കുന്നു 


gratificatioin; 


Compiled & Edited by Dr.V. Saratchandran Nair 





ചാരുശീല caaruSiila (nn), lady with 
good character; സീത ഒരു ചാരു 
ശീലയാണ്‌ 


ചാരുഹാസിനി caaruhaasini 
(nn,comp), lady who smiles beautifully; 
സാവിത്രി ചാരുഹാസിനി 
ആയിരുന്നു 

ചാര്‌ ക്ഷേ (vi), Jean; കുട്ടി 
ചുവരിലേക്ക്‌ ചാരി നിന്നു 
ചാര്‍ച്ച ഷി (nn), relation; 
രാജനും രവിയും തമ്മില്‍ 
ചാര്‍ച്ചയുണ്ട്‌ 

ചാര്‍ജ്ജ്‌ —caaRjja (nn), charge; 
വെള്ളത്തിനുള്ള ചാര്‍ജ്ജ്‌ 
വര്‍ദ്ധിപ്പിച്ചു 

ചാര്‍ജ്ജ്‌ യ്യ (nn), allegation; 
പോലീസ്‌ കേസ്‌ ചാര്‍ജ്ജ്‌ 
ചെയ്തു 

ചാര്‍ത്ത്‌ ഫ്ഡേ (൧), adom; 


രമേഷ്‌ വിഗ്രഹത്തില്‍ മാല 
ചാര്‍ത്തുന്നു 


ചാര്‍ത്ത്‌ ഘ്ഡാ (nn), list of items; 


വൈദ്യന്‍ 
കഷായമുണ്ടാക്കാനുള്ള 
സാധനങ്ങളുടെ ചാര്‍ത്ത്‌ 
എഴുതി കൊടുത്തു 

ചാര്‍ത്ത്‌ caaRtta (nn), document, 
അശോക്‌ ഒരു ചാര്‍ത്ത്‌ 
എഴുതി വാങ്ങിച്ചു. 

ചാലിക്ക്‌ = caalikka = (vt), ആ 
ingredients in fluids; ഞാന്‍ 
വെള്ളത്തില്‍ ഗുളിക ചാലിച്ചു 
ചാല്‍ ഷി (nn), make concentric 


channels in a paddy field to plough; 





175 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അച്ഛന്‍ വയലില്‍ ഒരു പുതിയ 
ചാല്‍ ഉഴുതു 
ചാല്‍ ഘി (nn), channel; Soa 


വയലിലേക്ക്‌ ഒരു പുതിയ 
ചാല്‍ കീറി 
ചാവടി caavaTi (nn), place for 


collecting tax; അമ്മ ചാവടിയില്‍ 
പോയി നോക്കി 


ചാവടി ഷേ (nn), out house; 
അവന്‍ ചാവടിയില്‍ 
കിടന്നുറങ്ങി 

ചാവി caavi (nn), രല 


അശോകിന്‌ മുറിയുടെ ചാവി 
നഷ്ടപ്പെട്ടു 

ചാവേറ്‌ ഷംല (nn), warriors 
who took vow for anihilation of the 
enemy even at the risk of his own life; 
ചാവേറുപട ശത്രുവിനെ eos 


നടന്നു 


ചാള caaLa (nn), sardine; അമ്മ 
ചാള കഴുക്‌ 
വൃത്തിയാക്കുന്നു 

ചാളത്തടി ച്‌ (nn,comp), 


catamaran, രവി ഒരു ചാളത്തടി 
മുറിച്ചു 

ചാളുവ caaLuva (nn), saliva; കുട്ടി 
ചാളുവ ഒഴുക്കുന്നു 





ചാളുവഒഴുക്ക്‌ ്്ഡയാമ്ധി്രേ 
(vb comp), oozing out of the salive; ആ 
കുട്ടി എപ്പോഴും ചാളുവ 
ഒഴുക്കുന്നു 

ചാഴി മ്‌ (nn), pest which 
destroyes ന; നെല്ലില്‍ 


ചാഴിയുടെ ആക്രമണം 
രൂക്ഷമായി 

ചാഴിവീഴ്‌ caZiviiZa (comp vb), 
pest affecting the paddy; ഞങ്ങളുടെ 
നെല്ലില്‍ മുഴുവനും ചാഴി 

ണു 

ചാറല്‍ ഷി (nn), drizzling; 
ചാറല്‍ സമയത്ത്‌ ഞങ്ങള്‍ 
വെറുതെ 
നടക്കാനിറങ്ങിയതായിരുന്നു 


ചാറ്‌ caaRa (vi), drizzle; ഇപ്പോള്‍ 
മഴ നന്നായി ചാറുന്നു 


ചാറ്‌ caaRa 
പഴത്തിന്റെ 
അനില്‍ കുടിച്ചു 


ചികയ്‌ cikaya (vi), think deeply; 
അയാള്‍ പലതും 
ചികഞ്ഞാലോചിച്ചു 


ചികയ്‌ cikaya (vi), remove mud and 
other objects little by little; കോഴി 
എപ്പോഴും അഴുക്കില്‍ 
ചികഞ്ഞുകൊണ്ടിരിക്കുന്നു 
ചികയ്‌ (vi), scrutinise; 
അയാള്‍ ഓഫീസിലുള്ള 
ഫയലുകളുടെ ഇടയില്‍ നിന്നു 
ചികഞ്ഞുനോക്കി 

ചികിത്സ 
അതിന്റെ 
എന്താണെന്നറിയില്ല 
ചികിത്സിക്ക്‌ cikilsikke (vt), treat 
with medicines; ഡോക്ടർ 
രോഗിയെ ചികിത്തിക്കുന്നു 


ചികുരഭാരം cikurabhaaraM 
(nn,comp), tuft of hair; രാധയുടെ 


(nn), juice; 
ചാറെടുത്ത്‌ 


cikaya 


cikitsa (nn), treatment; 


ചികിത്സ 





176 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ചികുരഭാരം 
മനോഹരമായിരുന്നു. 
ചിക്കുപരമ്പ്‌ cikkuparamba 


(nn,comp), mat used for drying padd 
and other cereals; അമ്മ നെല്ല്‌ 


ചിക്കുപരമ്പിലിട്ട്‌ ഉണക്കുന്നു 
ചിക്ക്‌ cikka (vt), spread grain on a 





mat uniformally; അമ്മ നെല്ല്‌ 
ചിക്കുന്നു. 

ചിക്ക്‌ 0൭ (vt), disentangle the hair 
of knots by combing; അമ്മു തല 
ചിക്കുന്നു 

ചിങ്ങം cinnaM (nn), first month of 
Malayalam A era; 
ചിങ്ങമാസത്തിലാണ്‌ ഓണം 
ചീഞ്ഞ ൧-൭ (൩൧2), rotten; 
ഞാന്‍ ഒരു ചീഞ്ഞ മുട്ട 
വലിച്ചെറിഞ്ഞു 

ചിട്ട ciTTa (nn), _—_regular; 
ചിട്ടയിലുള്ള വ്യായാമം 
ശരീരത്തിനാവശ്യമാണ്‌ 
ചിട്ടപ്പെടുത്ത്‌ ciTTappeTutta (comp 
vb), _ systematise; ബീഥോവന്‍ 
സംഗീതം ചിട്ടപ്പെടുത്തി 


ചിട്ടി ന്ന (nn), chit; ജയശ്രി 
ഒരു ചിട്ടിയില്‍ ചേര്‍ന്നു 
ചിണുങ്ങ്‌ സയ (vi), whimper; 
കുട്ടി ചിണുങ്ങുന്നു 


ചിത cita (nn), funeral മജ; 
നേതാവിന്റെ മൃതദേഹം 
ചിതയില്‍ വച്ചു 


ചിതല്‍പ്പുറ്റ്‌ മഷ്ഗ്റധ്വ് (nn,comp), 


ant hill; വീടിനടുത്തായി ഒരു 
ചിതല്‍പ്പുറ്റുണ്ടായിരുന്നു 


ചിതല്‍ cital (nn), white ant; എനറെ 
പുസ്തകങ്ങള്‍ അലമാരിയില്‍ 


ചിതല്‍ തിന്നുന്നു 
ചിതറല്‍ citaRal (nn), scattering; 
വെള്ളത്തിന്റെ ചിതറല്‍ 


വളരെ ഭംഗിയുള്ളതാണ്‌ 


ചിതറ്‌ citaRa (vi), scatter; ജനല്‍ 
പൊട്ടിച്ചിതറുന്നു 

ചിതാഗ്നി citaagni (nn,comp), funeral 
fire, ചിതാഗ്നി ആളികത്തുന്നത്‌ 


എല്ലാവരും ദുഃഖത്തോടെ 
കണ്ടു നിന്നു 
ചിത്തം — cittaM (nn), _ mind; 


അരവിന്ദന്റെ ചിത്തത്തിലേക്ക്‌ 
ആ ദൃശ്യം കടന്നുവന്നു 


ചിത്തഭ്രമം cittabhRamaM 
(nn,comp), — madness; രവിക്ക്‌ 
ചിത്ത ഭൂമമുണ്ടായിരുന്നു 
ചിത്തരോഗം cittaroogaM 
(nn,comp), mental disease; 
ചിത്തരോഗമുള്ളയാളെ 
ചികിത്സിച്ചു. 


ചിത്തിര cittira (nn), fourteenth lunar 
mansion; ചിത്രയുടെ ജന്മനക്ഷത്രം 
ചിത്തിരയായിരുന്നു 

ചിത്രം citRaM (nn), picture; രാജന്‍ 
നന്നായി ചിത്രം വരയ്ക്കും 


ചിത്രകല citRakala (nn,comp), art of 
painting; അരവിന്ദിന്‌ 
ചിത്രകലയില്‍ കമ്പമുണ്ട്‌ 
ചിത്രകാരന്‍ citRakaaran (nn,comp), 
painter; വാസു നല്ലൊരു 
ചിത്രകാരനാണ്‌ 





177 


MALAYALAM ~ ENGLISH DICTIONARY 


ചിത്രത്തയ്യല്‍ citRattayyal 
(nn,comp), embroidery; രാധയ്ക്ക്‌ 
നന്നായി ചിത്രത്തൈയ്യല്‍ 
അറിയാം. 


ചിത്രമെഴുത്ത്‌ citRameZutta (nn), 
drawing; അവള്‍ക്ക്‌ 
ചിത്രമെഴുത്തറിയാം 
ചിത്രലിപി മെല്ല! ശ്മഗ്ജ്), 
hieroglyphist; മാധവമേനോന്‍ 
ചിത്രലിപികള്‍ 
വായിക്കാനറിയാം 


ചിത്രശലഭം citRaSalabhaM (nn), 
butterfly, ചിത്രശലഭം പൂവില്‍ 
നിന്നും പറന്നുയര്‍ന്നു 
ചിത്രശലഭപ്പുഴു 

citRaSalabhappuZu (nn), 
ചിത്രശലഭപ്പുഴുക്കള്‍ 
മനോഹരമാണ്‌ 


ചിത്രീകരിക്ക്‌ 


caterpillar; 


citRiikarikke (vb), 
picturise; മനസ്സില്‍ 
ചിത്രീകരിക്കുന്ന ചില 
കഥകള്‍ വേണു പറയുന്നു 
ചിന്ത സേ (nn), __ thinking; 
അരവിന്ദിന്‌ ചിന്തയില്ലാത്ത 
പ്രവൃത്തി മാത്രമേയുള്ളൂ 
ചിന്ത cinta (nn), idea; ചിന്തയാണ്‌ 
മനുഷ്യനെ മുന്നോട്ടു 
നയിക്കുന്നത്‌ 

ചിന്തിക്ക്‌ cimikka (vi), think, രവി 
എന്തോ ചിന്തിക്കുന്നു 


ചിന്തിപ്പിക്ക്‌ cintippikka (൧. 
prompt to think (make somebody think); 
രാമന്‍ എപ്പോഴും 


മറ്റുള്ളവരെ ചിന്തിപ്പിക്കുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 


ചിന്തേര്‌ cinteera (nn), polishing 
chisel; ആശാരി ചിന്തേരിടുന്നു 


ചിന്നംവിളി cinnaMviLi (nn,comp), 


roaring of elephant; ആന ചിന്നം 
വിളിക്കുന്നു 

ചിന്ന്‌ ഒ്മഥോ വ), ടല 
പാത്രത്തില്‍ നിന്ന്‌ എല്ലാം 
ചിന്നിത്തെറിച്ചു 

ചി, cippi (nn), small shell; 
ചിപ്പിയില്‍ മുത്തുണ്ട്‌ 

ചിമിട്ട്‌ ന്ന (adj), smart 
വേണു ഒരു ചിമിട്ട്‌ 
പയ്യനാണ്‌ 

ചിമ്മ്‌ cimma (vi), wink; രാധ 
കണ്ണു ചിമ്മുന്നു 

ചിരം ciraM (adv), long time; 
നിങ്ങള്‍ ചിരം ജീവിക്കട്ടെ 
ചിരംജീവി ചില്‍ ഗജ), 
immortal; ഹനുമാന്‍ 
ചിരംജ്ജീവി ആണ്‌ 

ചിരങ്ങ്‌  cirayna (nn), ട്ടേ; 


രവിക്ക്‌ ചിരങ്ങ്‌ ബാധിച്ചു 
ചിരട്ട ciraTTa (nn), coconut shell; 
ചിരട്ടകൊണ്ട്‌ മനോഹരമായ 
ശില്പങ്ങളുണ്ടാക്കാം 

ചിരവ cirava (nn), coconut scraper; 
അമ്മ ചിരവ കൊണ്ട്‌ തേങ്ങ 
ചിരകുന്നു 

ചിരസ്ഥായി cirasthaayi (adj), long- 
lasting; ചിരസ്ഥായിയായ 
ബന്ധമായിരുന്നു ഞങ്ങള്‍ 
തമ്മിലുണ്ടായിരുന്നത്‌ 





178 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





_— 
ചിരി ഒ അ), ലളി | ചിലപ്പ്‌ cilappa (nn), chirping of 
ഉണ്ണിയുടെ ചിരി വളരെ | birds; പക്ഷികളുടെ ചിലപ്പ്‌ 
മനോഹരമാണ്‌. ഇവിടെ കേള്‍ക്കാം 


ചിരിക്ക്‌ cirikka (vi), laugh; രാധ 
എപ്പോഴും ചിരിക്കുന്നു 


ചിരിപ്പിക്ക്‌ cirippikka (v1), make to 


laugh; രവി എല്ലാവരേയും 
ചിരിപ്പിക്കുന്നു 

ചിരയ്ക്ക്‌  ciraykka (vt), shave; 
ക്ഷുരകന്‍ ചിരയ്ക്കുന്നു 

ചില ലിം (qua), some; ചില 
കുട്ടികള്‍ നന്നായി 
പഠിക്കുന്നുണ്ട്‌ 


ചില cila (qua), certain; ഇവിടെ 
കുടിയേറ്റം ചെയ്ത ചിലര്‍ക്ക്‌ 
മാത്രമേ പട്ടയം കിട്ടിയുള്ളൂ 
ചില cila (qua), few; പന്തു 
കളിച്ച ചിലര്‍ക്കു സമ്മാനം 
കിട്ടി 

ചിലങ്ക cilanka (nn), anklet with bells; 


നര്‍ത്തകി കാലില്‍ 
ചിലങ്കയണിഞ്ഞു 
ചിലന്തി ലിഫ്‌ (nn), spider; 


ചിലന്തിവല കെട്ടുന്നു 


ചിലന്തി വല cilantivala (nn,comp), 


spider's web; ചിലന്തി വലയില്‍ 
ഒരു പ്രാണി വന്നു വീണു 


ചിലമ്പ്‌ cilamba (nn), foot anklet 
with pebbles or bells; കോവലന്‍ 
ചിലമ്പ്‌ വില്‍ക്കാന്‍ പോയി 
ചിലപ്പോള്‍ ൭൭൦൦. (4), 
sometimes; അയാള്‍ ഇവിടെ 
ചിലപ്പോള്‍ വരാറുണ്ട്‌ 


ചിലയ്ക്ക്‌ cilaykka (vi), chatter; 
പക്ഷികള്‍ ചിലയ്ക്കുന്നു. 
ചിലയ്ക്ക്‌ 
പക്ഷികള്‍ 
അയാള്‍ കേട്ടു 

ചിലാന്തി cilaanti (nn), timber tree 
(spesia); ചിലാന്തിയില്‍ ഒരു 
കിളി വന്നിരുന്നു 


cilaykka (vb), chirp; 
ചിലക്കുന്നത്‌ 


cilla (nn), branch of a tree; 
മരത്തിന്റെ ചില്ലയില്‍ ഒരു 
പക്ഷി ഇരുന്നു 
ചില്ലറ ക്യ (nn), loose coin; 
aor കയ്യില്‍ ചില്ലറ ഇല്ല 
ചില്ലറ cillaRa (nn), wifling matters; 
ഉയര്‍ന്ന ഉദ്യോഗസ്ഥന്‍മാര്‍ 
ചില ചില്ലറ കാര്യങ്ങളില്‍ 
ഇടപെടുന്നത്‌ തെറ്റാണ്‌ 
ചില്ലറവ്യാപാരം 
cillaRavyaapaaraM (nn,comp), _ retail 
trade; ചില്ലറവ്യാപാരം നിര്‍ത്തി 
മൊത്തവ്യാപാരം തുടങ്ങി 


ചില്ലീട്‌ cilliiTa (nn), off-season of 


coconut; aflgfis, കാരണം 
ഇപ്രാവശ്യം തേങ്ങ 
കുറവാ 


ചില്ല്‌ ബിം (nn), piece of broken glass; 
ചില്ലുകൊണ്ടുള്ള 
ഭരണിയായിരുന്നു അത്‌. 


ചിഹ്നം — cihnaM 
ഭാരതത്തിന്‍റെ 


(nn), mark; 





179 


MALAYALAM ~ ENGLISH DICTIONARY 


ഒഓദ്യോഗികചിഹ്നം 
അശോകസ്തംഭമാണ്‌ 

ചിള്ള്‌ ൦ (vi), scratch; രവി 
ഓരോന്ന്‌ ചിള്ളിയെടുക്കുന്നു 


ചിറ ciRa (nn), bund constructed to 
obstruct water; അച്ഛന്‍ തോടിന്‌ 
ചിറകെട്ടി 


ചിറ ഗ്രം (nn), natural tank or 
reservoir; ചിറയില്‍ മീന്‍ 
പിടിക്കാൻ അവര്‍ പോയി. 

ചിറക്കുഴി ciRakkuZi (nn,comp), pit 
inside the bund which has been 


constructed _ for obstructing water; 
ചിറക്കുഴിയിലേക്ക്‌ അയാള്‍ 


മറിഞ്ഞു വീണു 
ചിറക്‌ ciRaka (nn), wing of a bird; 


പക്ഷിയുടെ ചിറകില്‍ 
അസേറ്റു 

ചിറകിലൊതുക്ക്‌ — ciRakilotukke 
(ady), hide | under the _—_ wings; 
തള്ളക്കോഴി കുഞ്ഞുങ്ങളെ 
ചിറകിലൊതുക്കി 


ചിറി ciRi (nn), lip; ഉണ്ണി ചിറി 
കോട്ടി ചിരിച്ചു 


ചിറ്റപ്പന്‍ ciRRappan (nn,ks), father's 
younger brother (mother's younger 
sister's husband); റ്റപ്പന്‍ 
അച്ഛനോട്‌ സംസാരിക്കുന്നു 
ചിറ്റമ്മ ciRRamma (൩൭), step 
mother; രാജന്‍റെ ചിറ്റമ്മ വീടു 
വിട്ടുപോയി 

ചീ ൧ (adj), rotten; അവന്‍ 
ചീമുട്ടയെടുത്തു എറിഞ്ഞു 


Compiled & Edited by Dr.V. Saratchandran Nair 


ചീക്‌ ലര (vi), comb hair; രാധ 
തല ചീകുന്നു 

ചീങ്കണ്ണി ciinkaNNO (adj), person 
with pus formation in the eyes; രവി 
ഒരു ചീങ്കണ്ണനാണ്‌ 

ചീങ്കണ്ണി ciinkaNNi (nn), crocodile; 
ഒരു ചീങ്കണ്ണി വാ 
പൊളിച്ചുകൊണ്ടു വരുന്നു 
ചീട്ടിത്തുണി ന്നേ (nn,comp), 





printed cloth; രാധ ഒരു 
ചീട്ടിത്തുണി വാങ്ങി 
ചീട്ടുകളി ciiTTukaLi(nn,comp), 
playing cards; രാജന്‌ ചീട്ടു 
കളിയറിയാം 


ചീട്ട്‌ ന്നും (nn), chit; രവി ഒരു 
ചീട്ടെഴുതി കൊടുത്തു 

ചീത്ത ciitta (nn,adj), bad; രവി 
ചീത്തക്കുട്ടിയാണ്‌. 


ചീത്തപറയ്‌ ciittapRya (comp vb), 


scold; രാധയെ അമ്മ ചിത്ത 
പറഞ്ഞു 
ചീനക്കാരന്‍ ciinakkaaran 


(nn,comp), chinese; ലീ പെങ്‌ ഒരു 
ചീനക്കാരനാണ്‌ 

ചീനച്ചട്ടി 
kind of fryin 
അമ്മ 
വയ്ക്കുന്നു 
ചീനഭരണി ciinabharaNi (nn,comp), 
huge jar used for storing pickles, seed 
ete; ഞങ്ങളുടെ വിട്ടില്‍ ഒരു 
പഴയ ചീനഭരണിയുണ്ട്‌ 


ciinaccaTTi ഗജ), 
pan made of cast iron; 


നച്ചട്ടിയില്‍ കറി 


180 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ചീനവല ciinavala (nn,comp), dip net; 


കൊച്ചിയില്‍ 
ചീനവല കാണാം 
ചീനിക്കിഴങ്ങ്‌ ബോദ്മ്നുട (nn), 
sweet potato; ചീനിക്കിഴങ്ങ്‌ 
ഞാന്‍ കഴിക്കാറില്ല, 


പോയാല്‍ 


ചീനിയമരയ്ക്ക  ciiniyamarayakka 
(nn,comp), cluster beans; 
ചീനിയമരയ്ക്ക അച്ഛന്‌ 


ഇഷ്ടമാണ്‌ 

ചീന്തിപ്പോക്‌ ന്റംഠിര (comp 
vb), be അ; പുസ്തകത്തിന്‍റെ 
ഒരു പേജ്‌ ചീന്തിപ്പോയി 
ചീന്ത്‌ ciinta (nn), strip; രവി ഒരു 
ചീന്ത്‌ കടലാസ്‌ എടുത്തു 


ചീപ്പ്‌ ഒട ൫൫8), ബ്ബ 
അരവിന്ദ്‌ ചീപ്പുകൊണ്ട്‌ 
തലചീകി 

ചീയ്‌ ciiya (adj), rotten; ചീഞ്ഞ 


മൂട്ട എറിഞ്ഞവരെ പിടിച്ചു 
ചീയ്‌ ciiya (vi), cause to decay; 
പാത്രത്തില്‍ വച്ചിരുന്ന പഴം 
ചീയുന്നു 

ചീര ദ്ര (nn), leafy vegetable; 
അമ്മ ചീര കറി വച്ചു 
ചീര്‍ക്ക്‌ ciiRkka (vi), swell; രവി 
വല്ലാതെ ചീർത്തു വരുന്നു 
ചീര്‍പ്പ്‌ ciiRppa ൬). comb; 
ണ്‌ അവള്‍ തല 
alle 


ചീവിട്‌ ciiviiTa (nn), cricket; 
രാത്രിയില്‍ ചീവീട്‌ ഉച്ചത്തില്‍ 
ശബ്ദമുണ്ടാക്കുന്നു 





ചീവ്‌ ciiva (vt), make the wood shine 
by a chisel; ആശാരി തടി 
ചീകുന്നു 

ചീവ്‌ ciiva (vt), sharpen; കുട്ടി 
പെന്‍സില്‍ ചീവി മുന 
കൂര്‍പ്പിച്ചു 

ചീറ്‌ അം (vi), മിട; പുലി 
ചീറിക്കൊണ്ട്‌ ഓടി വരുന്നു. 
ചീറ്റല്‍ ciiRRInn (>), sneezing; 
അയാള്‍ക്ക്‌ ഏപ്പോഴും 
ചീറ്റലും തുമ്മലും തന്നെ 

ചീറ്റ്‌ ശ്രമം (vb), s രവി 
മൂക്കു ചീറ്റുന്നു 

ചുംബനം cuMbanaM (nn), kiss; 
അമ്മ കുട്ടിക്ക്‌ ചുംബനം 
നല്‍കി 

ചുകപ്പ്‌ cukappa (nn), red colour; 
ചുകപ്പു കണ്ട 
കാളയെപ്പോലെ 
ചുക്കാമ്പിടിക്ക്‌ ഡാ ൪൧. 
control; വേണുവാണ്‌ 
സംഘടനയുടെ ചുക്കാന്‍ 
പിടിക്കുന്നത്‌ 

ചുക്കിലി cukkili (nn), cob web; 
രാധ ചുക്കിലി 
അടിച്ചുകളഞ്ഞു 

ചുക്ക്‌ cukka (nn), dried ginger; 
അമ്മ ചുക്ക്കൊണ്ട്‌ 
കാപ്പിയുണ്ടാക്കി 

ചുങ്കം cunkaM (nn), duty on goods; 
ഈ പാലത്തില്‍ ഇപ്പോഴും 
ചുങ്കം പിരിയ്ക്കുന്നു 





MALAYALAM ~ ENGLISH DICTIONARY 





ചുങ്കപ്പുര cupkappura (nn), custom 
house; ചുങ്കപ്പുരയില്‍ ചുങ്കം 
പിരിക്കുന്നു 

ചുടല cuTala (nn), funeral pyre; 
ചൊട്ട മുതല്‍ ചുടല വരെ 
ചുടലക്കുഴി cuTalakkuZi (nn,comp), 
place where dead body is bumt; 


ചുടലക്കുഴിയിലേക്ക്‌ ശവം 
ഇറക്കിവച്ചു 

ചുടുകട്ട — cuTukaTTa ദ്ര), 
baked brick; ചുടുകട്ട കൊണ്ടാണ്‌ 
ഈ കെട്ടിടം 
പണിഞ്ഞിരിക്കുന്നത്‌ 


ചുട്‌ cuuTe (vi), fry or roast in the 
oven; അമ്മ അടുപ്പില്‍ എന്തോ 
ചൂടുന്നു 

ചുട്ടി cuTTi (nn), colour decoration on 
the face of the kathakali artist; 
കഥകളിക്കാരന്റെ മുഖത്ത്‌ 
ചുട്ടി കുത്തി 

ചുട്ടി cuTTi (nn), spot; രാധയുടെ 
മുഖത്ത്‌ ഒരു ചുട്ടിയുണ്ട്‌ 
ചുടു cuTu (adj), hot; 
ചുടുകഞ്ഞി കുടിച്ചു 
ചുണ cuNa (nn), smart; രവി നല്ല 
ചുണയുള്ള പയ്യനാണ്‌ 


ചുണങ്ങ്‌ cuNanya (nn), kind of skin 


ഞാന്‍ 


disease affected by _fungus; 
ഗിരീഷിന്റെ പുറത്ത്‌ 
ചുണങ്ങുണ്ടായിരുന്നു 
ചുണ്ടന്‍ വള്ളം cuNTanvallaM 
(nncomp), snake ദ ചുണ്ടന്‍ 
വള്ളങ്ങള്‍ വള്ളം കളിയ്ക്ക്‌ 
ഉപയോഗിക്കുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 





182 


ചുണ്ടയ്ക്ക cuNTykka (nn), small 
variety of — solamion (ലിസി 
pubeseens); ചുണ്ടയ്ക്ക 
കാല്‍പണം ചുമട്ടുകൂലി 
മുക്കാല്‍പണം 


ചുണ്ട്‌ cuNTa (nn), lip; അവളുടെ 
ചുണ്ട്‌ ചുവന്നിരിക്കുന്നു 
ചുണ്ണാമ്പ്‌ cuNNamba (nn), lime; 
വല്യമ്മ ചുണ്ണാമ്പു ചോദിച്ചു 
ചുമ cuma (nn), cough; ആനന്ദ്‌ 
എപ്പോഴും ചുമയ്ക്കുന്നു 
ചുമക്ക്‌ cumakka (vt), load; കഴുത 
വിഴുപ്പുതുണികള്‍ ചുമക്കുന്നു 
ചുമട്‌ cumaTa (nn), load; രവി 
ഒരു വലിയ ചുമട്‌ 
എടുത്തുകൊണ്ടു വരുന്നു 
ചുമട്‌ ഡസന്മിട 
അയാള്‍ക്കു 
താങ്ങാന്‍ പറ്റാത്ത 
ചുമടായി തോന്നി 


ചുമട്‌ cumaTa (nn), _ baggage; 
കാളകള്‍ വലിയ ചുമടുകള്‍ 
വഹിക്കുന്നു 

ചുമട്ടുകൂലി cumaTTukuuli 
(nn,comp), porter's wage; ഇപ്പോള്‍ 
ചുമട്ടുകൂലി അധികമായെന്ന്‌ 
ചുമട്ടുകാരന്‍ പറഞ്ഞു 
ചുമതല cumatala (nn), responsibility; 
മാധവന്‌ പല പ്രധാനപ്പെട്ട 
ചുമതലകളുണ്ട്‌ 

ചുമതല —cumatala (nn), duty; 
എന്താണ്‌ തസ്ററെചുമതലയെന്ന്‌ 
അയാള്‍ക്കറിയില്ലായിരുന്നു 


burden; 
ജീവിതം 
ഒരു 


(nn), 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ചുമത്ത്‌ cumatta (vt), impose; 
പുതിയ ചില നികുതികള്‍ 
സര്‍ക്കാര്‍ ജനങ്ങളുടെമേല്‍ 
ചുമത്തി 

ചുമപ്പിക്ക്‌ cumappikka (v caus), 
make somebody to cary; രാധ 
ഉണ്ണിയെക്കൊണ്ട്‌ എല്ലാം 
ചുമപ്പിക്കുന്നു 

ചുമയ്ക്ക്‌ cumaykka (nn), cough; 
രാത്രി മുഴുവന്‍ അയാള്‍ 
ചുമയ്ക്കുകയായിരുന്നു 
ചുമര്‌ പബന്്ട അ), ലി; 
ചുമരില്‍ ഒരു 
പല്ലിയിരിക്കുന്നു 


ചുമലിലേറ്റ്‌ cumalileeRRe ൮൧. 
bear on one’s back; അച്ഛന്റെ 
മരണശേഷം മകന്‍ 
കുടുംബഭാരം ചുമലിലേറ്റു 
ചുമല്‍ cumal (nn), ടിനോ 
അവള്‍ 2200 കുലുക്കി 
അറിയില്ലെന്നു പറഞ്ഞു 
ചുമ്മാ cummaM (adv), for nothing 
unintentionally; രവി എന്തോ 
ചുമ്മാ പറഞ്ഞു 

ചുരയ്ക്ക curaykka (nn), species of 
long gourd; അമ്മ ഒരു 
ചുരയ്ക്ക പറിച്ചു 


ചുരത്ത്‌ curatta (vi), be ready to 
yield milk; പശുവിന്‍റെ അകിടില്‍ 
പാല്‍ ചുരത്തുന്നു 

ചുരയ്ക്ക curayakka (nn), water 
gourd; ചുരയ്ക്ക അമ്മ 
പറിച്ചുകൊണ്ടുവന്നു 


ചുരിക curika (nn), dagger; 
ഒതേനന്‍ ചുരിക ആകാശത്തു 
ചുഴറ്റി 
ചുരുക്കം curukkaM (nn), shortage; 
രവി എല്ലാം ചുരുക്കത്തില്‍ 
പറഞ്ഞു 


ചുരുക്കെഴുത്ത്‌ curukkeZutta (nn), 


short hand; രാധയ്ക്കു 
ചുരുക്കെഴുത്ത്‌ അറിയാം 
ചുരുക്ക്‌ — curukka (vi), shorten; 
ഉണ്ണി ചുരുക്കിപ്പറഞ്ഞ 
കാര്യങ്ങള്‍ എല്ലാവരും 
ശ്രദ്ധിച്ചു 

ചുരുങ്ങിയ curunniya (adj), brief; 
ചുരുങ്ങിയ കാലംകൊണ്ട്‌ 
അയാള്‍ പലതും 
മനസ്സിലാക്കി 

ചുരുങ്ങ്‌ curunna (vi), compress; 
ബാബുവിന്റെ ഷര്‍ട്ട്‌ 
ചുരുങ്ങിപ്പോയി 

ചുരുങ്ങ്‌ — curunne (vi), shrink; 


ചൂടുകൊണ്ട്‌ പ്ലാസ്റ്റിക്‌ പാത്രം 
ചുരുങ്ങി 


ചുരുട്ട്‌ ന്ന (nn), ഒ 
ഗോവിന്ദന്‍ ഒരു ചുരുട്ടു 
വാങ്ങി വലിച്ചു 


ചുരുട്ട്‌ ഡഡന്ന (vt), roll up, അമ്മ 
പായ ചുരുട്ടി വച്ചു 

ചുരുണ്ട ഡ്‌ (adj), curly; 
അവന്റെ മുടി ചുരുണ്ട 
മുടിയായിരുന്നു 

ചുവ ഡേ (nn), unpleasant taste; 
ആ eee ഒരു പ്രത്യേക 
ചുവയാ 





183 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ചുവട്‌ —cuvaTa (nn), bottom; 


അലമാരിയുടെ ചുവട്ടില്‍ 
പുസ്തകം ഉണ്ട്‌ 

ചുവന്ന —cuvanna (adj), സ; 
ചുവന്ന പൂക്കള്‍ എനിക്ക്‌ 
ഇഷ്ടമാണ്‌ 

ചുവപ്പുനാട cuvappunaaTa (nn), 
red tap; ചുവപ്പുനാടയില്‍ 
കുരുങ്ങിക്കിടന്ന 


പദ്ധതികളെല്ലാം താമസിച്ചു 
ചുവയ്ക്ക്‌ cuvaykka (vi), have a 


disagreeable taste; 
പലഹാരങ്ങളെല്ലാം വല്ലാതെ 
ചുവയ്ക്കുന്നു 

ചുവരെഴുത്ത്‌ cuvareZutta 
(nn,comp), writing on മം ഖി; 


ചുവരെഴുത്തുകളില്‍ നിറയെ 
ചീത്ത വാക്കുകളായിരുന്നു 
ചുവര്‍ചിത്രം cuvaRcitRaM 
(nn,comp), _ tablature; ഞങ്ങള്‍ 
കുറെ ചുവര്‍ചിത്രങ്ങള്‍ കണ്ടു 
ചുളിക്ക്‌ cuLikka (vi), fold to bend; 
രവി അമ്മയുടെ വസ്ത്രങ്ങള്‍ 
പിടിച്ചു ചുളിച്ചു 

ചുളിയ്‌ ം്വുര (vi), be wrinkled; 


ആരുടേയും മുഖം 
ചുളിയുന്നതു കാണാന്‍ 
രവിക്കിഷ്ടമല്ല 
ചുളിവ്‌ cuLiva (nn), wrinkle; 
പുതിയ പുസ്തകത്തില്‍ 
ചുളിവു പറ്റി 
ചുളിവ്‌ ഡ്വശ (nn), wrinkles; 
മുഖത്ത്‌ ചുളിവ്‌ 
കണ്ടുതുടങ്ങി 


| ചുളുക്കം cuLukkaM (nn), wrinkled 


state; രവി പുസ്തകത്തിന്റെ 
ചുളുക്കം മാറ്റി 

ചുളുങ്ങ്‌ — culunna ൧), shrink; 
രവിയുടെ ഷര്‍ട്ട്‌ 
ചുളുങ്ങിയിരിക്കുന്നു 
ചുളുവ്‌ cuLuva (nn), easy method; 
രവി പുതിയ ജോലി 
ചുളുവില്‍ വാങ്ങി 

ചുള്ളി cuLLi (nn), dried twig of tree; 
അമ്മ ചുള്ളി പെറുക്കി 
അടുപ്പിലിട്ടു 

ചുഴലി ഡോ! (nn), epilepsy; 
കുട്ടിക്ക്‌ ചുഴലിരോഗം വന്നു 
ചുഴലിക്കാറ്റ്‌ cuZalikkaaRRo 
(nn,comp), whirl wind tornado; 
ചുഴലിക്കാറ്റില്‍ പല 


നാശനഷ്ടങ്ങളും സംഭവിച്ചു 
ചുഴറ്റ്‌ cuZaRRa (vt), whirl round; 
ean താക്കോര്‍ക്കൂട്ടം 
ആകാശത്തു ചുഴറ്റി 

ചുഴി cuZi (nn), whirlpool; അവന്‍ 
ഒരു ചുഴിയില്‍ പെട്ടു 

ചുഴി cuZi (nn), round having split 


hair; അവന്റെ തലയില്‍ 
രണ്ടുചുഴികളുണ്ട്‌ 

ചുഴി cuZi (nn), whirl _ pool; 
പുഴയില്‍ ഒരു ചുഴിയു 
ണ്ടായിരുന്നു 
ചുഴിഞ്ഞുനോക്ക്‌ cuZi~~unookke 
(comp vb), — scrutinise; അവന്‍ 
അവിടമെല്ലാം ചുഴിഞ്ഞു 
നോക്കി 





MALAYALAM ~ ENGLISH DICTIONARY 


ചുറുചുറുക്ക്‌ cuRucuRukka 
(nn,comp), smartness; കുട്ടിക്ക്‌ നല്ല 
ചുറുചുറുക്കുണ്ട്‌ 

ചുറ്റമ്പലം cuRRambalaM (nn,comp), 
building surrounding the sanctum 
sanctorum; രാധ ചുറ്റമ്പലത്തെ 
വലം വച്ചു 


ചുറ്റളവ്‌  cuRRaLava (ജ്യ), 
circumference; ഈ സ്ഥലത്തിന്‍റെ 
ചുറ്റളവ്‌ എത്രയാണ്‌ 


ചുറ്റിക cuRRika (nn), hammer; 
അയാള്‍ ചുറ്റികകൊണ്ട്‌ 
ആണിയടിച്ചു 

ചുറ്റിക്ക്‌ ഡ്്ധിര (v1), cheat; 
രവിയെ രാജന്‍ വല്ലാതെ 
ചുറ്റിച്ചു 

ചുറ്റിത്തിരിയ്‌ cuRRittiriya 
(nn,comp), circumambulate; ചക്കില്‍ 
കാള ചുറ്റിത്തിരിയുന്നു 


ചുറ്റും cuRRuM (adv), all around; 
രവി വീടിനു ചുറ്റും നടന്നു 


ചുറ്റുപാടും cuRRupaaTuM (adv), 
around; വീടിന്‍റെ ചുറ്റുപാടും 
ചെടികള്‍ വളരുന്നു 


ചുറ്റുപാട്‌ — cuRRvpaaTa ദ) 
environment; ചുറ്റുപാടുകള്‍ 
വൃത്തിയായി സൂക്ഷിക്കണം 


ചുറ്റ്‌ cuRRa സ്മ), സസ; 
ചുറ്റുമുള്ള സ്ഥലങ്ങള്‍ 
വൃത്തിയായി സൂക്ഷിക്കണം 
ചുറ്റ്‌ cuRRa (൧), സബ 
വാച്ചിന്റെ സൂചി ഒരു ചുറ്റ്‌ 
ചുറ്റി 


Compiled & Edited by Dr.V. Saratchandran Nair 


ചുറ്റ്‌ cuRRa (nn), wrapping saree; 
സാരിയുടെ ചുറ്റ്‌ ശരിയായില്ല 
ചുറ്റ്‌ ഡ്‌ ൨൧. wind, ഗാന്ധിജി 
ചര്‍ക്കയില്‍ നൂലു ചുറ്റുന്നു 
AQ cuRRa ൪), roam; അയാള്‍ 
അവനെ അന്വേഷിച്ച്‌ പല 
സ്ഥലങ്ങളും ചുറ്റി 


ചൂടാക്‌ — cuuTaake (vi), മധ 
അടുക്കളയില്‍ വെള്ളം 
ചൂടാകുന്നു 

ചൂടി ബ്‌ (nn), coir; അമ്മ 


ചൂടികൊണ്ട്‌ കെട്ടി 
ചൂടുവെള്ളം cuuTuveLLaM (nn), 
hot water; ചൂടുവെള്ളത്തില്‍ 
വീണ പൂച്ച പച്ചവെള്ളം 
കണ്ടാല്‍ പേടിക്കും 
ചൂടെടുക്ക്‌ cuuTeTukke (vi), feel 
extremely hot, ഇവിടെ ഇപ്പോള്‍ 
വല്ലാതെ ചൂടെടുക്കുന്നു 
ചൂടോടെ cuuTooTe (adv), with heat; 
ഈ ചായ ചൂടോടെ കുടിക്കൂ 
ചൂടോടെ cuuTooTe (adv), on the 
spot; അവന്‍ ചൂടോടെ 
മറുപടി എഴുതി 

ട്ട്‌ ബട (nn), wear on the head; 
അവള്‍ തലയില്‍ പൂ ചൂടി 
ചൂട്‌ cuuTa (nn), heat; ഏപ്രില്‍ 
മാസത്തില്‍ ഇവിടെ ചൂട്‌ 
കൂടുതലാണ്‌ 
ചൂട്ട്‌ ഡന്ട (nn), dry palm leaves; 
അമ്മാവന്‍ ചൂട്ടു കത്തിച്ചു 
വെള്ളം തിളപ്പിച്ചു 





185 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ചൂട്ട്‌ ഡന്നു (nn), country torch 
made of rolled coconut leaves fired at 
one ബ്‌; രാമന്‍ ചൂട്ടു 


കത്തിച്ചുകൊണ്ടുവരുന്നു 
ചൂണ്ട cuuNTa (nn), fishing hook; 
അയാള്‍ ചൂണ്ടയിട്ട്‌ മീന്‍ 
പിടിക്കുന്നു 
ചൂണ്ടയിട്ടുപിടിക്ക്‌ 
cooNTyeTTupiTiKKa (vt), fish; രാമു 
മത്സ്യം ചൂണ്ടയിട്ടു 
പിടിക്കുന്നു 

ചൂണ്ടല്‍ cuuNTal (nn), fishing hook; 
രവി ചൂണ്ടല്‍ കൊണ്ട്‌ മീന്‍ 
പിടിക്കുന്നു 


ചൂണ്ടിക്കാണിക്ക്‌ 
cuuNTikkaaNikka (vi), point out; 
അപകടം നടന്ന സ്ഥലം 
ചൂണ്ടിക്കാണിച്ചു 
ചൂണ്ടുവിരല്‍ cuuNTuviral 
(nn,comp), fore finger; 


ചൂണ്ടുവിരല്‍ ചൂണ്ടി അവന്‍ 
പറഞ്ഞു 

ചൂണ്ട്‌ ഡ്‌ (vi), point out; രവി 
വലിയ വീട്‌ ചൂണ്ടിക്കാണിച്ചു 


തം cuutaM (nn), mango tree; 
ചൂതത്തില്‍ നിറയെ 
മാങ്ങയുണ്ട്‌ 
ചൂതാട്ടം cuutaaTTaM (nn), 
gambling; ചൂതാട്ടത്തില്‍ 
ആരെങ്കിലും ഒരാള്‍ 
തോർക്കും 


ചൂത്‌ cuuta (nn), chess (game of 
gambling); ദുര്യോധനന്‍ ചൂതില്‍ 
ജയിച്ചു 





186 


ചൂന്നെടുക്ക്‌ ഡ്നസ്ധോര (൮), 
pierce and take out; കാട്ടാളന്‍ 
കുട്ടിയുടെ കണ്ണുകള്‍ 
ചൂന്നെടുത്തു 

ചൂരല്‍ പ്രയോഗം 
cuuralpRayoogaM (nn,comp), flogging 
with cane; പോലീസുകാര്‍ 
ജനത്തിനുനേരെ ചൂരല്‍ 


പ്രയോഗം നടത്തി 


ചൂരല്‍ ഡെഷി (nn), cane (calamus 
rotang); ചൂരല്‍ കൊണ്ട്‌ 
കസേര ഉണ്ടാക്ക്‌ 


ചൂര്‌ cuura (nn), strong odour of fruit; 
ഇവിടെ വല്ലാത്ത ചൂര്‌ 
അടിക്കുന്നു 

ചൂര്‍ണ്ണം cuuRNNaM (nn), powder; 
കുളിക്കാന്‍ ചില ചൂര്‍ണ്ണങ്ങള്‍ 
പണ്ടുള്ളവര്‍ 
ഉപയോഗിച്ചിരുന്നു 

ചൂല്‌ cuula (nn), broom; രാധ 
ചൂല്‌ കൊണ്ട്‌ മുറ്റമടിക്കുന്നു 


ചൂഷണം cuu$aNaM ൮), 
exploitation; സ്ത്രീ ആദ്യകാലം 
മുതലേ ചൂഷണത്തിന്‌ 
വിധേയമായിരുന്നു 

ചൂള ബഡി (nn), lime kiln; 
ചൂളയില്‍ വെച്ച്‌ പഴുപ്പിച്ച 
കക്കകള്‍ കുമ്മായമാക്കി 
മാറ്റുന്നു 


ചൂള cuuLa (nn), kiln; ചൂളയില്‍ 
വച്ച്‌ ഇരുമ്പ്‌ ചൂടാക്കുന്നു 
ചൂളംവിളി 


whistle; 


cuuLaMviLe (nn), 


ചൂളം വിളികേട്ട്‌ 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അയാള്‍ പുറത്തിറങ്ങി 
നോക്കി 
ചൂളംവിളിക്ക്‌ — cuuLaMviLikka 


(comp vb), whistle; രവി നന്നായി 
ചൂളം വിളിക്കും 

ചൂളമരം — cuuLamaraM (൮), 
casuarina tree; കോളേജിന്‍റെ 
മുന്നില്‍ കുറേ ചൂളമരങ്ങള്‍ 
ഉണ്ടായിരുന്നു 


ചൂള്‌ cuuLa = (nn), __ shrivel; 
രവിയുടെ നോട്ടം കണ്ട്‌ രാധ 
ചൂളിപ്പോയി 

ചെം cem (adj, pfx), pertaining to red 
colour; അതിരാവിലെ 
ചെങ്കതിര്‍ തെളിഞ്ഞു തുടങ്ങി 


ചെകിടടയ്ക്ക്‌ cekiTaTaykka (vi), 
be deafened; പൂരത്തിന്‌ 
ചെകിടടയ്ക്കുന്ന ഉച്ചത്തില്‍ 
വെടിക്കെട്ട്‌ നടന്നു 


ചെകിടന്‍ cekiTan (nn), deaf person; 
അവന്‍ ഒരു ചെകിടനാണ്‌ 


ചെകിട്‌ ന അ മേ 
അയാള്‍ക്ക്‌ ചെകിട്‌ 
കേള്‍ക്കില്ലത്രേ 


ചെകിള cekiLa (nn), gills of fish; 
മത്സ്യത്തിന്റെ ചെകിളയിലൂടെ 
വെള്ളം പുറത്തേക്കു 
പോകുന്നു 

ചെകുത്താന്‍ cekuttaan (nn), sattan: 
ചെകുത്താന്‍ വേഷം മാറി 
വന്നിരിക്കുന്നു 


ചെക്കന്‍ cekkan (nn), boy; അവന്‍ 
ഒരു ചെക്കനാണ്‌ 


T ചെക്കന്‍ cekkan (nn), bridegroom; 
ചെക്കന്‍റെ വീട്ടുകാര്‍ വന്നില്ല 
ചെക്കിപ്പൂ cakkippuu (nn), red 
flower mainly used in pujas (ixora 
coccinea); രാധ ഒരു ചെക്കിപ്പൂ 
പറിച്ചെടുത്തു. 


ചെക്ക്‌ — cekka (nn), _—_cheque; 
മാനേജര്‍ ക്ലാര്‍ക്കിനെ ചെക്ക്‌ 
ഏല്‍പ്പിച്ചു 

ചെങ്കടല്‍ cenkaTal (nn,comp), Red 


sea; രാജന്‍ ചെങ്കടല്‍ കണ്ടു 


ചെങ്കണ്ണ്‌ cenkNNa (nn,comp), red- 
eye; ചെങ്കണ്ണ്‌ കണ്ണിനെ 
ബാധിക്കുന്ന ഒരു രോഗമാണ്‌ 
ചെങ്കതിര്‍ cenkatiR (nn,comp), red 
rays; സൂര്യന്‍റെ ചെങ്കതിരുകള്‍ 
പുറത്തേക്കു തല നീട്ടി 

ചെങ്കനല്‍ cenknal (nn,comp), live 
coal; രാധ ഒരു ചെങ്കനല്‍ 
അടുപ്പില്‍ നിന്നെടുത്തു 


ചെങ്കുത്ത്‌ cenkuttd (nn), ascent or 
descent, ചെങ്കുത്തിലൂടെയാണ്‌ 
വണ്ടി ഇപ്പോള്‍ നീങ്ങുന്നത്‌ 


ചെങ്കോല്‍ ൦9൮010൧6 (nn), sceptre; 


രാജാവ്‌ ചെങ്കോല്‍ 
ഉപേക്ഷിച്ചു 

ചെങ്ങാലി cennaali (nn), kind of 
pigeon with red legs; 
ചെങ്ങാലിപ്രാവിന്റെ കഥ 
അമ്മൂമ്മ പറഞ്ഞു തന്നു 
ചെടി ceTi (nn), ടലി! അ; 
ഇവിടെ ധാരാളം 
ചെടികളുണ്ട്‌ 





187 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ചെടിക്ക്‌ ceTikka (vb), become 
distastefully; പായസം തിന്ന്‌ 
ചെടിക്കുന്നു 

ചെണ്ട ഗനം (nn), _ musical 
instrument (like drum); മാരാര്‍ 
ചെണ്ടകൊട്ടുന്നു 


ചെണ്ടക്കാരന്‍ ceNTakkaaran (nn), 


drummer; ചെണ്ടക്കാരന്‍ ചെണ്ട 
കൊട്ടുന്നു 
ചെണ്ടക്കോല്‍ ceNTakkool 


(nn,comp), stick used for beating drum; 
ചെണ്ടക്കോല്‍ ചെണ്ടമേല്‍ 


ശക്തിയായി പതിച്ചു 


ചെണ്ടപിണയ്‌ ceNTapiNaya 


(nn,com A petting ജാ in mischief; 
മധുവിന്‌ ചെണ്ടപി ണഞ്ഞെന്നു 


പറഞ്ഞാല്‍ മതിയല്ലോ 


ചെണ്ടപെട്ട്‌ ceNTapeTTa (vi), be in 
trouble; രവിയ്ക്ക്‌ ചെണ്ടപെട്ടു 
എന്നു പറയാം 

ചെണ്ടുമല്ലിക ceNTumallika 


(nn,comp), one kind of jasmine flower; 
രാധ ചെണ്ടു മല്ലിക പറിച്ചു 


ചെണ്ട്‌ ceNTa (nn), bouquet; രാധ 
മന്ത്രിക്ക്‌ ചെണ്ട്‌ നല്കി 
ചെതുക്ക്‌ cetukka (nn), decay; 
മരത്തില്‍ 
ചെതുക്കുണ്ടായിരിക്കുന്നു 


ചെതുമ്പല്‍ ഡാല്‍ (nn), scale of a 


fish; മത്സ്യത്തിന്‍റെ ചെതുമ്പല്‍ 
അമ്മ നീക്കി 
ചെത്തം ലീദ്‌ (nn), noise; 
ഇവിടെ യാതൊരു 
ചെത്തവുമില്ല 


ചെത്തല്‍ 
മരം 
അവസാനിപ്പിക്കാന്‍ 
വിദ്യാര്‍ഥികള്‍ ആവശ്യപ്പെട്ടു 


ചെത്തിത്തേപ്പ്‌ cettiteeppa 
(nn,comp), plastering of wall; ഇവിടെ 
ഇതുവരേയും ചെത്തിത്തേപ്പു 
നടത്തിയിട്ടില്ല 


ചെത്തുകാരന്‍ cettukaaran 
(nn,comp), toddy tapper; രാജന്‍ 
ഒരു ചെത്തുകാരനായിരുന്നു 


cettal (nn), chipping; 


ചെത്തല്‍ 


ചെത്തുപാട്‌ cettupaaTa (nn,comp), 
cut portion; ചെത്തുപാടിലൂടെ 
ഒരു ദ്രാവകം ഇറങ്ങിവരുന്നു 


ചെത്തുപൂള്‌ cettupuuLa (nn,comp), 
piece of wood while cutting; ഒരു 
ചെത്തു പൂള്‌ കണ്ണില്‍ 
തെറിച്ചുകൊണ്ടു 
ചെത്ത്‌ cetta (vt), 
മരം ചെത്തുന്നു 


clip; രാമന്‍ 


ചെത്ത്പോക്‌ ൦൦800൪ (vi), 
യയ ചെത്തുപോയ കൊമ്പ്‌ 
ഒടിഞ്ഞു വീണു 


ചെന്താമര centaamara (0,220), 
red lotus; ചെന്താമരപ്പൂക്കള്‍ 
ധാരാളം ഈ കുളത്തില്‍ 
വിടര്‍ന്നു നില്‍ക്കുന്നു 

ചെന്താമരാക്ഷന്‍ ലദന്നല്ര്‍ിഫ 
(nn,comp), Lord Krishnan; 
ചെന്താമരാക്ഷന്‍ എന്നൊരു 


പേര്‌ ശ്രീകൃഷ്ണനുണ്ട്‌ 
ചെന്തെങ്ങ്‌ 


coconut tree 


centenja (n, comn), 
bearing red coloured 





188 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





coconuts; ചെന്തെങ്ങില്‍ കുല 
വിരിഞ്ഞു 

ചെന്നായ cennaaya (nn), wolf; 
ചെന്നായ ആട്ടിന്‍ കുട്ടിയെ 
പിടിച്ചു 

ചെന്നിക്കുത്ത്‌ cennikkuutta 
(nn,comp), head ache; എനിക്ക്‌ 
ഇന്നലെ ശക്തിയായ 


ചെന്നിക്കുത്ത്‌ അനുഭവപ്പെട്ടു 
ചെന്നിനായകം cenninaaykaM (nn), 


aloes, ചെന്നിനായകം വളരെ 
കയ്പുള്ളതാണ്‌ 

ചെമ്പകം cembakaM (nn), tree 
(Michelia Champaka); 
ചെമ്പകത്തില്‍ നിറയെ 
പൂക്കളുണ്ട്‌ 

ചെമ്പട cembaTa (nn), mode of 
beating time in music; 
ചെമ്പടതാളത്തില്‍ 
കഥകളിപ്പദങ്ങള്‍ പാടി 
ചെമ്പരത്തി — cembaratti ൫), 
Hibiscus, ചെമ്പരത്തിപ്പൂവിന്‌ 
ചുവപ്പുനിറമാണ്‌ 


ചെമ്പഴുക്ക cembaZukka (nn,comp), 


red ripe arecanut, അച്ഛന്‍ കുറേ 
ചെമ്പഴുക്ക പറിച്ചുകൊണ്ടു 
വന്നു 


ചെമ്പിക്ക്‌ cembikka (vi), become 
red or of copper colour; രാജന്റെ 
മുടി ചെമ്പിച്ച്‌ ഇരിക്കുന്നു 
ചെമ്പോത്ത്‌ cembootta (nn), snake 
bird; മുറ്റത്ത്‌ ഒരു ചെമ്പോത്തു 
വന്നിരിക്കുന്നു 


ചെമ്പ്‌ cemba (nn), copper; ചെമ്പ്‌ 
ഒരു ലോഹമാണ്‌ 

ചെപ്പ്ടിവിദ, യ ceppaTividya 
(nn,comp), jugglery; രാമന്‌ കുറെ 
ചെപ്പടി വിദ്യകളറിയാം 


ചെപ്പേട്‌ — ceppeeTa മമ), 
copper plate; സ്ഥാണുരവിവര്‍മ്മ 
ചെപ്പേട്‌ എഴുതിക്കൊടുത്തു 


ചെ; ബ്ലോ (nn), നി! box; 
ആലിബാബ ഒരു ചെറിയ 
ചെപ്പു തുറന്നു 


ചെമ്മരിയാട്‌ cemmariyaaTa (nn), 


species of sheep yielding wool; 
ചെമ്മരിയാടിന്റെ രോമം 
കമ്പിളി 
തുണിക്കുപയോഗിക്കുന്നു 
ചെമ്മീന്‍ cemmiin (nn), prawn; 
ചെമ്മീന്‍ രാജന്‌ 
ഇഷ്ടമായിരുന്നു 

ചെമ്മേ cemme (adj), beautifully; 


പൂക്കളെല്ലാം പറിച്ചു ചെമ്മേ 


ചെയ്തി ൪ (൧), 00% 
അവന്റെ ചെയ്തികള്‍ എനിക്ക്‌ 


ഇഷ്ടമായില്ല 


ചെയ്യ്‌ ceyya (vi), do; എല്ലാ 
കാര്യങ്ങളും ഭംഗിയായി 
ചെയ്യണം 

ചെരിപ്പുകുത്തി cerippukutti 
(nn,comp), shoe-maker; 
ചെരിപ്പുകുത്തി ചെരിപ്പു 
നന്നാക്കി 

ചെരിപ്പുനക്കല്‍ cerippunakkal 
(nn,comp), boot licking; 





189 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ചെരിപ്പുനക്കല്‍ ആര്‍ക്കും 
നല്ലതല്ല 
ചെരിപ്പ്‌ cerippa (nn), ടി 


രാജന്‍ ചെരിപ്പു ധരിക്കാറില്ല 


ചെരിയ്‌ ceriya (vi), slope down; 
പാത്രം ചെരിഞ്ഞ്‌ നിലത്തു 
വീണു 
ചെലവഴിക്ക്‌ 
spend; 
ചെലവഴിക്കാനുള്ളതാണ്‌ 
ചെലവ്‌ celava (nn), expenditure; 
ഈ വര്‍ഷം ചെലവുകള്‍ 
കൂടുതലാണ്‌ 


celavaZikke ൨൧, 
പണം 


ചെലുത്ത്‌ cetuttd (vt), cause to go; 
രാജന്‍ ഒരു പുതിയ 
പ്രയോഗം ചെലുത്തി 


ചെല്ലം cellaM (nn), betel 
വല്യമ്മ ചെല്ലത്തില്‍ 
പുകയില എടുത്തു 
ചെല്ലി celli (nn), moth; തെങ്ങിന്‍ 


box; 
നിന്ന്‌ 


ചെല്ലികള്‍ ആക്രമണം 
തുടങ്ങിയിരിക്കുന്നു 

ചെ cella (vi), go; രാമന്‍ 
വീട്ടിലേക്ക്‌ ചെല്ലുന്നു 

ചെവി cevi (nn), ബ്ബ 
ചെവിയുണ്ടായാല്‍ പോര 
കേള്‍ക്കണം 

ചെവികൊടുക്ക്‌ —cevikoTukka 
(comp vb), lend one's ear; അയാള്‍ 
പറഞ്ഞതിനൊന്നും അവന്‍ 
ചെവികൊടുത്തില്ല 
ചെവികൊടുക്ക്‌ cevikoTukka 
(nn,comp), give attention; രവി 


ആരു പറഞ്ഞതിനും ചെവി 
കൊടുത്തില്ല 

ചെവിക്കല്ല്‌ cevikklla (nn,comp), 
ear drum; കര്‍ണ്ണനാളത്തിലൂടെ 
ചെവിക്കല്ലില്‍ എത്തുന്നു 
ചെവിക്കായം cevikkaayaM 
(nn,comp), ear wax; അയാള്‍ 
ചെവിക്കായം തോണ്ടി 
എടുക്കുന്നു 

ചെവിക്കുന്നി cevikkunni 
(nn,comp), ear drum; 
ചെവിക്കുന്നിയില്‍ ദ്വാരം 
വീണു 

ചെവിക്കുറ്റി cevikkuTTi (nn,comp), 
temple of the ear; അവന്റെ 
ചെവിക്കുറ്റി പൊട്ടിപ്പോയത്രേ 
ചെവിത്തോണ്ടി cevittooNTi 
(nn,comp), small spoon to remove wax 
of the ns ear; 
ചെവിത്തോണ്ടികൊണ്ട്‌ 
ചെവിക്കായം 
പുറത്തെടുക്കുന്നു 
ചെവിപ്പാമ്പ്‌ cevippamba 
(nn, comp), slenders worm; 
ചെവിപ്പാമ്പ്‌ ചെവിയില്‍ 
കയറാതെ സൂക്ഷിക്കണം 
ചെവിയന്‍ ceviyan (nn), rabbit; 
അയാളെ എല്ലാവരും 
ചെവിയന്‍ എന്നു വിളിച്ചു 





ചെവിയോര്‍ക്ക്‌ ceviyooRkke (vi), 
listen; പശു ചെവിയോര്‍ത്തു 


നിന്നു 
ചെളി ceLi (nn), സ്മ; 
വയലില്‍നിന്നു വന്ന 





190 


MALAYALAM ~ ENGLISH DICTIONARY. 


Compiled & Edited by Dr.V. Saratchandran Nair 





കര്‍ഷകന്റെ കാലില്‍ മുഴുവന്‍ 


ചെളിയായിരുന്നു 
ചെളിയാക്‌ ceLiyaaka (vi), become 
muddy; അയാളുടെ 


വസ്ത്രമെല്ലാം ചെളിയായി 


ചെള്ള ൦1൭ (nn), mud; ഈ 
റോഡു നിറയെ ചെള്ളയാണ്‌ 


ചെള്ള ceLLa (nn), cheek; ഒരു 
ചെള്ളയ്ക്കടിച്ചാല്‍ മറ്റെ 
ചെള്ളയും കാണിച്ചു 
കൊടുക്കണം 


ചെള്ളരിക്ക്‌ ceLLarikka (comp vb), 


be infested by fleas; ചെള്ളരിച്ച 
ഗോതമ്പ്‌ അമ്മ പുറത്തു 
കളഞ്ഞു 

ചെള്ള്‌ cella (nn), __filea; 


ധാന്യത്തില്‍ ചെള്ള്‌ അരിച്ചു 
നടക്കുന്നു. 

ചെറിയ ceRiya (adj), small; ഇത്‌ 
ഒരു ചെറിയ മുറിയാണ്‌ 


ചെറു ബ്ധേ (4), ദലം; 
ചെറുപൂക്കള്‍ കുട്ടി 
പറിച്ചെടുത്തു 

ചെറുകഥ ceRukatha (nn), short 


story; അവന്‍ ഒരു ചെറുകഥ 
എഴുതുന്നു 

ചെറുകുടല്‍ ceRukuTla (nn,comp), 
small intestine; ചെറുകുടലില്‍ 
വൃണമാണെന്ന്‌ രാജനോട്‌ 
ഡോക്ടര്‍ പറഞ്ഞു 
ചെറുക്കന്‍ ceRukkan ൫), 
bridegroom; ചെറുക്കന്‍ പെണ്ണ്‌ 
അന്വേഷിച്ചുപോയി 


ചെറുതേന്‍ ഗ്യ (൩,൧00), 
honey of small bees; ചെറുതേന്‍ 
ഒരു കുപ്പിയില്‍ സൂക്ഷിച്ചു 
വച്ചിരിക്കുന്നു 

ചെറുത്‌ ceRutd (nn), small; 
വീട്‌ വളരെ ചെറുതാണ്‌ 


ചെറുത്തുനില്ക്ക്‌ — ceRuttunilkko 
(vt), defend; അയാള്‍ എല്ലാ 
എതിര്‍പ്പുകളെയും 
വെല്ലുവിളിച്ചു 
ചെറുത്തുനിന്നു 


ആ 


കൊണ്ട്‌ 


ചെറുപയര്‍ ceRupayaR (nn,comp), 
green ജന; ചെറുപയര്‍ 
കറിവയ്ക്കാന്‍ എടുത്തു 

ചെറുപ്പം ceRuppaM (nn), state of 


being young; ചെറുപ്പത്തിന്റെ 
എല്ലാ സ്വഭാവങ്ങളും 
അവനിലുണ്ട്‌ 

ചെറുപ്പം ceRuppaM — (nn), 


youthhood; ചെറുപ്പത്തില്‍ തന്നെ 
അയാള്‍ പലതും നേടി 


ചെറുപ്പകാലം ceRuppkaalaM 
(nn,comp), infancy; ചെറുപ്പകാലം 
ആരും മറക്കാറില്ല 
ചെറുപ്പക്കാരന്‍ — ceRuppakkaran 
(nn,comp), youngman; 
ചെറുപ്പക്കാരന്‍ 
ചെറുപ്പക്കാരിയോട്‌ 
സംസാരിച്ചു 

ചെറുമകന്റെ കുട്ടി 


ceRumakantekutti (nn), younger son's 
son; അയാളുടെ ചെറുമകന്റെ 
കുട്ടിയാണ്‌ 
മടിയിലിരിക്കുന്നത്‌ 





191 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ചെറുവിരല്‍ ceRuviral (nn), little 
finger; ചെറുവിരലിന്‍റെ വണ്ണമേ 
ആ പാമ്പിനുണ്ടായിരുന്നുള്ളൂ 


ചെറ്റ ceRRa (nn), crude; അവന്‍ 
ഒരു ചെറ്റപ്പുരയില്‍ 
താമസിക്കുന്നു 

ചെറ്റ ceRRa (nn), mean person; 
അവന്‍ ഒരു ചെറ്റയാണ്‌ 
ചെറ്റത്തരം ceRRattaraM (nn), 
baseness; ചെറ്റത്തരം 
കാണിച്ചാല്‍ അതുപോലെ 


തന്നെ മടക്കികിട്ടും 
ചെറ്റപ്പുര ceRRappura (nn,comp), 


small hut; ചെറ്റപ്പുരയില്‍ 
താമസിക്കുന്ന ആളാണ്‌ 
അയാള്‍ 

ചേകവന്‍ ceekavan (nn), soldier; 
ആരോമലുണ്ണി 
ചേകവനായിരുന്നു 

ചേക്കേറ്‌ cekkeeRa (vi), birds flock 
and seek shelter in the evening; 
പക്ഷികള്‍ സന്ധ്യയോടെ 
കൂട്ടില്‍ ചേക്കേറി 

ചേങ്ങില ceennila (nn), musical 
instrument; അവന്‍ ചേങ്ങില 
മുട്ടി 

ചേച്ചി ceecci (nnks), elder sister; 
രാജനെ അവന്റെ ചേച്ചി 
വഴക്കു പറഞ്ഞു 

ചേടത്തി സ്ഥി (nn), elder 
brother's ബ്ല; ചേടത്തിയോട്‌ 
വളരെ ബഹുമാനപൂര്‍വ്വം 
സംസാരിക്കുന്നു 


ചേട്ടന്‍ ceeTTan (nn,ks), elder brother; 


ചേട്ടന്‍ ഇന്നലെ ഇവിടെ 
വന്നു 

ചേതം ceetaM (nn), damage; തീ 
പിടുത്തത്തില്‍ എന്ത്‌ ചേതം 
വന്നു 

ചേതന മ്മ (nn), വര; 
ചേതനയറ്റ ശരീരം 
തണുത്തുകിടക്കുന്നു 

ചേതസ്സ്‌ —ceetassd (nn), സ്മ; 
രവിയുടെ ചേതസ്സില്‍ ആ 
രൂപം തെളിഞ്ഞുവന്നു 
ചേതോഹരം ceetooharaM (nn), 
ravishing the — mind; വളരെ 
ചേതോഹരമാണ്‌ ആ 
ഹര്‍മ്മ്യമെന്ന്‌ എല്ലാവരും 
സമ്മതിച്ചു 

ചേന ceena ദ), ദസ 
അടുക്കളത്തോട്ടത്തില്‍ ചേന 
നട്ടിട്ടുണ്ട്‌ 

ചേനത്തണ്ടന്‍ ceenattaNTan 


(nn,comp), venomous snake; ഇന്നലെ 
ഒരു ചേനത്തണ്ടന്‍ ഇവിടെ 
വന്നു 

ചേമ്പ്‌ ceemba (nn), colocasia; 


തൊടിയില്‍ ചേമ്പു വളരുന്നു 
ചേമന്തി ceemanti (nn), flowery plant 


(chrysanthemum indicum); രാധ 
ചേമന്തിയില്‍ നിന്ന്‌ പൂ 
പറിക്കുന്നു 
ചേര ceera (nn), rat snake; ചേര 
കടിക്കില്ല 
ചേരട്ട ceeraTTa (nn), millipede; 


കുട്ടി ചേരട്ടയെ നോക്കിനിന്നു 





192 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ചേരായ്മ ceeraayma (8), 
disagreement; എന്തോ ഒരു 
ചേരായ്മ അവര്‍ തമ്മിലുണ്ട്‌ 


ചേരി ceeri (nn), slum; രാജന്‍ 
ചേരിയില്‍ വളര്‍ന്നവനാണ്‌ 
ചേരി ceeri (nn), one of the two side's 
of ൭ group; രവി ഇരു 
ചേരിയിലും ചേര്‍ന്നില്ല 

ചേര്‌ ceera (vi), join; രണ്ടു 
മനസ്സുകള്‍ തമ്മില്‍ ചേര്‍ന്നു 


ചേര്‌ ceerd (vi), suit; രവിയുടെ 


പുതിയ ഷര്‍ട്ട്‌ അവനു 
നന്നായി ചേരുന്നു 
ചേര്‌ cera (vi), assemble; ഇന്നു 


യോഗം ചേരും 


ചേര്‍ക്ക്‌ ceeRKka (vt), admit; രവി 
മകനെ സ്ക്കൂളില്‍ ചേര്‍ത്തു 


ചേര്‍ക്ക്‌ ceeRkka ൮), unite; രവി 
വടികള്‍ ചേര്‍ത്തുകെട്ടി 


ചേര്‍ച്ച 
അവര്‍ 
ചേര്‍ച്ചയാണ്‌ 


ചേര്‍പ്പ്‌ ceRppe (nn), junction; 
രവി ഉപകരണങ്ങളുടെ 
ചേര്‍പ്പ്‌ പരിശോധിച്ചു 

ചേല ceela (nn), sari; രാധ ചേല 
ഉടുക്കുന്നു 

ചേ, cee$Ta (nn), _ gesture; 
അനില്‍ എന്തൊക്കെയോ 
ചേഷ്ടകള്‍ കാണിക്കുന്നു 
ചേളാകം ceeLaakaM (nn), gunny 
bag on sack; മാധവന്‍ ഒരു 
ചേളാകവുമായി പുറപ്പെട്ടു 


ceeReca (nn), 
തമ്മില്‍ 


agreement; 


നല്ല 


ചേറ്‌ ceeRa (nn), mud; ചേറില്‍ 
പൂത്ത ചെന്താമര 

ചൈതന്യം caitanyaM (nn), vigour; 
ചൈതന്യമുള്ള 
ശില്പമായിരുന്നു അത്‌ 
ചൊടി coTi (nn), vigour; 
നല്ല ചൊടിയുള്ളവനാണ്‌ 


രവി 


ചൊടിപ്പിക്ക്‌ coTippikka (v7), rouse 
to anger; രവി രാജനെ 
ചൊടിപ്പിച്ചു 


ചൊട്ട്‌ coTTa (nn), blow with the fist; 
രവി ഉണ്ണിയുടെ തലയില്‍ ഒരു 
ചൊട്ട്‌ ചൊട്ടി 

ചൊരിമഴ corimaZa (nn), heavy 
rain; ചൊരിമഴയത്ത്‌ ഞങ്ങള്‍ 
കുടയില്ലാതെ നടന്നു 


ചൊരിയ്‌ coriya (nn), pour out; 
അമ്മ വെള്ളം പുറത്തേക്ക്‌ 
ചൊരിഞ്ഞു 


ചൊരുക്‌ വിര (vb), slick in; 
രവി കടലാസ്‌ സഞ്ചിയില്‍ 
ചൊരുകിവച്ചു 


ചൊരുക്ക്‌ വിര (nn), giddiness; 
കപ്പല്‍ യാത്രകൊണ്ട്‌ 
ചൊരുക്ക്‌ അനുഭവപ്പെടുന്നു 
ചൊല്‍പ്പടി (nn,comp), 
subject to or as per order; രവി 
മകനെ ചൊല്‍പ്പടിയില്‍ 
നിര്‍ത്തി 


ചൊല്ലിപ്പഠിക്ക്‌ collippaThikka ൨൧. 
comp), learn by heart; രാധ 
പാഠങ്ങള്‍ ചൊല്ലിപ്പഠിക്കുന്നു 


colpaTi 





193 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ചൊല്ല്‌ colla (vb), recite; രാധ 


കവിത ചൊല്ലിയില്ല 
ചൊവ്വ 

(Tuesday); 
റോക്കറ്റയച്ചു 


covva (nn), planet mars 
ചൊവ്വയിലേക്ക്‌ 


ചൊവ്വാക്‌ cowvaaka (vb), be proper; 
eee സ്വഭാവം 
ചൊവ്വാകില്ല 


ചൊവ്വാദോഷം covvadoo$aM 


(nn,comp), planetary alignment with 
consequence 1൨ marital 8 
രാധയ്ക്ക്‌ 


ചൊവ്വാദോഷമുണ്ടത്രേ 


ചൊവ്വാഴ്‌ച —covvaaZaca (nn), 
tuesday; ചൊവ്വാഴ്ച കാലത്ത്‌ 
അയാള്‍ അവിടെ നിന്നു 
പോയി 


ചൊവ്വ്‌ 
മുരളി 
പയ്യനാണ്‌ 
ചൊറി ഫ്‌ scabies; 
ഇളയകുട്ടിക്ക്‌ ശരീരം 
മുഴുവന്‍ ചൊറിയായിരുന്നു 


ചൊറിച്ചില്‍ coRiccil (nn), itching: 


cova 


ല്ല 


(nn), exactness; 


ചൊവ്വുള്ള 


(nn), 


അലര്‍ജികൊണ്ട്‌ ശരീരം 
മുഴുവന്‍ 
ചൊറിച്ചിലായിരുന്നു 
ചൊറിഞ്ഞണം coRi~~NaM (nn), 
stinging nettle (plant that causes an 
itching sensation on touching); 
രവിയുടെ കാലില്‍ 
ചൊറിഞ്ഞണം തട്ടി 
ചൊറിയുന്ന —coRiyunna (44), 


itching; ചൊറിയുന്ന ഒരു തരം 
കായാണ്‌ കാലില്‍ തടഞ്ഞത്‌ 


ചൊറിയ്‌ coRiya (vi), itch; കുട്ടി 
വല്ലാതെ ചൊറിയുന്നു 


ചോട്ട ൦൩% (൩4, 
അയാള്‍ ഒരു 
നേതാവാണ്‌ 


ചോതി cooti (nn), Fifteenth lunar 
mansion; മുരളി ചോതി 
നക്ഷത്രത്തില്‍ പിറന്നവനാണ്‌ 


short; 
ചോട്ടാ 


ചോദനം coodanaM (nn), demand; 
വസ്തുക്കള്‍ക്ക്‌ ചോദനം 
ഉണ്ടായി 


ചോദിക്ക്‌ coodikka (vi), ask; രവി 
എന്നോട്‌ പുസ്തകം ചോദിച്ചു 


ചോദ്യം coodyaM (nn), question; 
മുരളിയുടെ ചോദ്യം കേട്ട്‌ 
ഞാനമ്പരന്നു 

ചോദ്യക്കടലാസ്‌ 
coodyakkaTalaass9 (nn,comp), question 
paper; പരിക്ഷയ്ക്ക്‌ 
ചോദ്യക്കടലാസ്‌ വിതരണം 
ചെയ്തു 

ചോദ്യചിഹ്നം coodyacihnaM 


(nn,comp), interrogation mark; രാജന്‍ 
ചോദ്യചിഹ്നമിടാന്‍ മറന്നു 


ചോദ്യോത്തരം ൦0൮൦൧0 
(nn,comp), question മണ കബ 
ഞാനും അവനുമായി 


ചോദ്യോത്തരങ്ങള്‍ ഒന്നുമില്ല 


ചോപ്പ്‌ cooppa (nn), red colour, 
പതാകയുടെ നിറം ചോപ്പാണ്‌ 
ചോര 0 (2), 11000 
ചോരയുടെ നിറം ചുവപ്പാണ്‌ 


ചോരക്കുഞ്ഞ്‌ 
new 


coorakku~~a 
baby; 





(nncomp), bom 


194 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ചോരക്കുഞ്ഞിനെ കൊന്ന 
മേരിയെ പോലീസ്‌ 
അറസ്റ്റ്ചെയ്തു 


ചോരണം cooraNaM (nn), robbery; 
ചോരണം കലയാക്കി മാറ്റിയ 
ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടു 


ചോരത്തിളപ്പ്‌ coorattiLappa 
(nn,comp), pride or daring of youth; 
eal 


ചോരത്തിളപ്പില്‍ 
എന്തൊക്കെയോ ചെയ്തു 
ചോരത്തുള്ളി cooratuLLi 
(nn,comp), drop of blood; ഓരോ 
ചോരത്തുള്ളിയും 
വിലപ്പെട്ടതാണ്‌ 
ചോരന്‍ —cooran (nn), യാണേ 
ചോരനെപ്പോലെ അയാള്‍ 
നടന്നു 
ചോരയെടുക്ക്‌ coorayeTukka 
(comp vb), extract blood; 
മുരളിയുടെ ശരീരത്തില്‍ നിന്ന്‌ 
ചോരയെടുക്കുന്നു 
ചോരയൊലിക്ക്‌ — coorayolikka 
(comp vb), bleed; രവിയുടെ 
കാലില്‍ നിന്നും 
ചോരയൊലിക്കുന്നു 
ചോരവാര്‍ച്ച cooravaaReca 
(nn,comp), _ flow of 1000; 
ചോരവാര്‍ച്ച തടയാന്‍ 
മരുന്നുവച്ചുകെട്ടി 
ചോര്‌ coora (vb), leak; ഇവിടെ 
വാര്‍ത്തകള്‍ പെട്ടെന്ന്‌ 
ചോരുന്നു 
ചോര്‌ coord (vb), ooze out; 
പാത്രത്തില്‍ നിന്ന്‌ വെള്ളം 
ചോരുന്നുണ്ടായിരുന്നു 


ചോര്‍ച്ച cooRcca (nn), leaking; 
ബക്കറ്റിന്റെ ചോര്‍ച്ചതടയാന്‍ 
രവിക്കു കഴിഞ്ഞില്ല 

ചോര്‍പ്പ്‌ cooRppa (nn), funnel; 
രവി ചോര്‍പ്പുകൊണ്ട്‌ 
മണ്ണെണ്ണ ഉഈറ്റിയെടുത്തു 
ചോല coola (nn), mountain spring; 
അവര്‍ ചോലയില്‍ alm 


വെള്ളം കുടിച്ചു 


ചോല coola (nn), shade; രവി 
ഒരു ചോലയില്‍ പോയി 
നിന്നു 

ചോളം ചീറി (nn), _ maize; 
രവിക്ക്‌ ചോളം 
ഇഷ്ടമായിരുന്നില്ല 


ചോറുണ്ണ്‌ cooRuuNNa (vi), eat rice; 
കൂട്ടി ചോറുണ്ണുന്നു 


ചോറുമുട്ടിക്ക്‌ cooRumuTTikka 
(comp vb), deprive one of his livelihood; 
രാജന്‍ മറ്റുള്ളവരുടെ 


ചോറുമുട്ടിക്കാന്‍ മിടുക്കനാണ്‌ 


ചോറൂണ്‌ cooRuuNa (nn), eating 


rice (the ceremony of giving the first 
meal to a child); കുട്ടിയുടെ 
ചോറൂണിന്‌ രവി പോയി 


ചോറ്‌ ൦൪ (nn), cooked rice; 
അയാള്‍ ചോറുണ്ണുകയാണ്‌ 


ചോറ്‌ cooRa (nn), pith of tree; 
തെങ്ങ്‌ വെട്ടിയിട്ടു ചോറു 
നീക്കി കഴുക്കോല്‍ ഉണ്ടാക്കി 


ചോറ്റുകലം cooRRukalaM 
(nn,comp), pot in which rice is boiled; 
അമ്മ ചോറ്റുകലം അടുപ്പത്തു 


വച്ചു 





MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





cooRRupaatRaM 


carrier used _ for 
അനില്‍ 


ചോറു 


ചോറ്റുപാത്രം 
(nn,comp), ൩ 
bringing മിടു 
ചോറ്റുപാത്രത്തില്‍ 
കൊണ്ടു വരുന്നു 
ചോറ്റുപൊതി 
(nn,comp), packet of cooked rice; രവി 
ഒരു ചോറ്റുപൊതിയില്‍ 
ചോറു കൊണ്ടു വന്നു 


ചോറ്റുവട്ടി cooRRuvaTTi 


(nn,comp), basket used for serving 
cooked rice; ചോറ്റുവട്ടിയില്‍ 


ചോറ്‌ കൊണ്ടു വന്നു 


ചൊൌതക്കാളം caukkaaLaM (nn), kind 
of thick ക മുരളി 
ചൊൌക്കാളം വിരിച്ചു കിടന്നു 
ചൊൌൌക്കീദാര്‍ — caukkiidaaR (nn), 
guard; അനില്‍ ചൌക്കീദാരോട്‌ 
കയര്‍ത്തു സംസാരിച്ചു 
ച്യുതി ഡി 
ധര്‍മ്മത്തിന്‌ 
സംഭവിച്ചപ്പോള്‍ 
മഹാവിഷ്ണു അവതരിച്ചു 
ഛത്രപതി chatRapati (അമ), 
emperor; ഛത്രപതി അധികാരം 
വിട്ടൊഴിഞ്ഞു. 

ഛന്ദ്ര chandass@ (nn), metre; 
saree DOM കവിതയാണ്‌ 
മുരളിക്കിഷ്ടം 

ഛന്ദോഭംഗം —_chandoobhaMgaM 
(nn,comp), flaw of metre in poetry; 


cooRRupoti 


destruction; 


ച്യുതി 


(nn), 


കവിതയ്ക്ക്‌ ഛന്ദോഭംഗം 
വന്നുവെന്ന്‌ നിരൂപകന്‍ 
പറഞ്ഞു 


ഛര്‍ദ്ദി chaRddi (nn), vomiting; 
കുട്ടിക്ക്‌ ഛര്‍ദ്ദിയും 
വയറ്റിളക്കവും ആയിരുന്നു 


ഛര്‍ദ്ദിക്ക്‌ chaRddikka (vi), vomit; 


ean ഇന്നലെ മുതല്‍ 
ഛര്‍ദ്ദിക്കുന്നു 

ഛര്‍ദ്്യതിസാരം 
chaRddyatisaaraM (nn,comp), cholera; 
ഛര്‍ദ്്യാതിസാരത്തിന്‌ മരുന്നു 
കഴിച്ച്‌ രോഗി സുഖപ്പെട്ടു 
ഛായ chaaya (nn), image; രവി 
അവന്റെ അച്ഛന്റെ 
ഛായയാണത്രേ 

ഛായ —chaaya അ), _ shade; 
മരത്തിന്റെ ഛായയിലേക്ക്‌ 
ഞങ്ങള്‍ മാറിനിന്നു 
ഛായാഗ്രഹണം 
chaayaagRahaNaM (nn,comp), 
photography; വേണു 
ഛായാഗ്രഹണം പഠിക്കുന്നു 
ഛായാപടം chaayaapaTaM 
(nn,comp), photography; ean 
അമ്മയുടെ ഛായാപടം 
വരച്ചു 


ഛിദ്രം chidRaM (nn), dissention; 
കൂടിയാലോചന 
ഛിദ്രമായിപ്പോയ്‌ 
ഛിദ്രവാസന 
(nn,comp), 
ഛിദ്രവാസനകളെ 
നുള്ളിക്കളയാന്‍ 
മന്ത്രിഉപദേശിച്ചു 
ഛിന്നഭിന്നമാക്ക്‌ 


chinnabinnamaakk@ (comp vb), shatter 


chidRavaasana 


captiousness; 
മുളയിലേ 





196 






MALAYALAM ~ ENGLISH DICTIONARY 


into pieces; രവി പഴയ 
മണ്‍പ്രതിമ ഛിന്നഭിന്നമാക്കി 
ഛിന്നിപ്പിക്ക്‌ chinnippikke (vt), 
cause to scatter; രാജ്യത്തെ 
ഛിന്നിപ്പിക്കാന്‍ 
ആര്‍ക്കുമാകില്ലെന്ന്‌ 
മുഖ്യമന്ത്രി പറഞ്ഞു 
ഛേദിക്ക്‌ cheedikka (vi), cut; രവി 
പെന്‍സില്‍ രണ്ടായി ഛേദിച്ചു 


ജംഗമം jaMgamaM (nn), movable 


thing; ജംഗമവസ്തുക്കള്‍ 
കോടതി കണ്ടു കെട്ടി 
ജഗജ്ജില്ലി — jagaijilli (അജയ), 
universal victor; ഉമ 
ജഗജ്ജില്ലിയാണ്‌ 

ജഗത്‌ jagata (nn), സഖ; 
ജഗത്തിന്റെ സ്രഷ്ടാവിനെ 
അവര്‍ നമിക്കുന്നു 

ജഗദീശന്‍ jagadiiSan (nn), god; 


ജഗദീശനന്‍്റെ കരുണയ്ക്കുവേണ്ടി 
അവര്‍ പ്രാര്‍ത്ഥിച്ചു 


ജഗദ്ഗുരു —jagadguru_(nn,comp), 
preceptor of the universe; ജഗദ്ഗുരു 
ശങ്കരാചാര്യര്‍ നിര്‍വ്വാണം 
പ്രാപിച്ചു 

ജഗന്നാഥന്‍ jagannaathan (൩45), 
lord of the universe; ഈശ്വരന്‍ 
ജഗന്നാഥനാണ്‌ 

ജഗന്നിയന്താവ്‌ ബ്ര 
(nn,comy god; 
ജഗന്ന്യന്താവിനോട്‌ അവര്‍ 
പ്രാര്‍ത്ഥിച്ചു 

ജഗന്മോഹിനി jaganmoohini 


(nn,comp), beautiful woman, (woman 
who enchants the whole universe); 


Compiled & Edited by Dr.V. Saratchandran Nair 





രാധ 
ജഗന്മോഹിനിയായിരുന്നു 


ജഘനം —jaghanaM (൬), 
കവി സുന്ദരിയുടെ 
വര്‍ണ്ണിച്ചു 

ജട jaTa (nn), matted hair as of ascetics; 


ശിവന്‍റെ തലയില്‍ ജടയുണ്ട്‌ 


ജടാധാരി 
siva; 
ജടാധാരിയെന്നൊരു 
കൂടിയുണ്ട്‌ 
ജടായൂ സയ (nn), mythological 
bird referred in Ramayana; ജടായു 
രാമായണത്തിലെ പക്ഷിയാണ്‌ 
ജടിലത jaTilata (nn), 
nae pees 

eal bani Nan ജടിലത 

തന്മാര്‍ ചൂണ്ടിക്കാട്ടി 


Sane jaTiliikarikke (vt), 
make — complicated; അയാള്‍ 
പ്രശ്നങ്ങളെ കൂടുതല്‍ 
ജടിലീകരിക്കുന്നു 

ജട്ടി jaTTi (nn), under garment; 
ജട്ടിയും ബനിയനും മാത്രമെ 
അയാള്‍ മശരിച്ചിരുന്നുള്ളൂ 


ROW ഷീ ദ), __bellly; 
ആഹാരം ജാരത്തില്‍ വച്ചു 
ദഹിക്കുന്നു 

ജഡത്വം jaDatvaM (nn), immovablity; 
വസ്തുക്കളില്‍ പലതും 
ജഡത്വമുള്ളതായിരുന്നു 
ജഡന്‍ jaDan (nn), idiot; 
ഒരു ജഡനാണത്രേ 


loins; 
ജഘനം 


jaTaadhaari_(nn,comp), 
ശിവന്‌ 
പേരു 


രവി 


197 


MALAYALAM ~ ENGLISH DICTIONARY 


ജഡ്ജി jaDiji (nn), judge; ജഡ്ജി 
വിധി പറഞ്ഞു 
ജഡീകരിക്ക്‌ 


convert into insensitive matter; രാമന്‍ 


jaDiikarikka (൧, 


ഇന്ദ്രജാലം കൊണ്ട്‌ അവരെ 
ജഡീകരിച്ചു 

ജഡീഭാവം jaDiibhaavaM (nn,comp), 
insensitivity; അയാളുടെ 
ജഡീഭാവം എല്ലാവരേയും 
വെറുപ്പിച്ചു 

ജഡ്ക jaDka (nn), small carriage 


drawn by a single horse; രാമന്‍ ഒരു 


ജഡ്കയില്‍ കയറി യാത്ര 
ചെയ്തു 
ജനം janaM (nn), people; ജനം 


കൈയ്യടിച്ചുകൊണ്ട്‌ പുതിയ 
പദ്ധതിയെ അനുകൂലിച്ചു 

ജനകന്‍ = janakan (22), ദല 
രാമന്‍റെ ജനകനാണ്‌ മാധവന്‍ 
ജനകിയ janakiiya (adj), democratic; 
ജനകീയ സാഹിത്യം എന്നും 


ലളിതമായിരുന്നു 
ജനകീയവിപ്പവം 
janakiiyavipLavaM (nn,comp), people's 
revolution; ഒരു ജനകിയ 
വിപ്ലവത്തിന്‌ ജനങ്ങള്‍ 
തയ്യാറായി 

ജനക്കൂട്ടം janakkuuTTaM (nn,comp), 
crowd; ജനക്കൂട്ടം പോലീസ്‌ 
സ്റ്റേഷന്‍ ആക്രമിച്ചു 

ജനത ൧൭ (2), _ people; 
ജനതയുടെ ആവശ്യങ്ങളറിഞ്ഞ്‌ 
ഭരണാധികാരികള്‍ 
പെരുമാറിയില്ല 


Compiled & Edited by Dr.V. Saratchandran Nair 





ജനനം ല്‌ (അ, 
പോര്‍ബന്തറിലായിരുന്നു 
ഗാന്ധിജിയുടെ ജനനം 


ജനനനിരക്ക്‌ janananirakka 
(nn,comp), birth rate; ജനനനിരക്കു 
കുറച്ചാല്‍ മാത്രമെ ജനസംഖ്യ 
കുറയൂ 

ജനനനിയന്ത്രണം anananiyntRaNaM 


(nn,comp), birth control; 
ജനനനിയന്ത്രണത്തിന്‌ പല 


മാര്‍ഗ്ഗങ്ങളും സ്വീകരിക്കപ്പെട്ടു 
വരുന്നു 

ജനനേന്ദ്രിയം jananeentRiyaM 
(nn,comp), genital organ; 
ജനനേന്ദ്രീയങ്ങളെ ബാധിക്കുന്ന 
ഒരു രോഗമാണ്‌ 
ഗൊണോറിയ 

ജനപദം ഫാലി (മ), 
countryside; ജനപര്‍ദത്തിലൂടെ 
മന്ത്രി നടന്നു 

ജനപ്രിയ janapRiya (adj), beloved of 
the people; ജനപ്രിയ സിനിമയുടെ 
വക്താവായിരുന്നു ജോഷി 


birth; 


ജനപ്രീതി ഘാസി _(nn,comp), 
popularity; ജനപ്രീതി 
ലക്ഷ്യമാക്കി ശശി 
നാടകമെഴുതി 


ജനയിതാവ്‌ janayitaava (nn), father; 
മലയാളഭാഷയുടെ 
ജനയിതാവായി എഴുത്തച്ഛനെ 
കണക്കാക്കുന്നു 

ജനസംഖ്യ —_janasaMkhya ദ), 
population; ഇന്ത്യയില്‍ 
ജനസംഖ്യ കുറഞ്ഞു വരുന്നു 


198 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ജനസമൂഹം janasmuuhaM 
(nn,comp), crowd, ജനസമൂഹം 
തിങ്ങിപ്പാര്‍ക്കുന്ന ഇടങ്ങളില്‍ 
അവര്‍ താമസിച്ചില്ല 
ജനഹിതം —janahitaM (2,228), 
popular will; മന്ത്രി ജനഹിതം 
ആരാഞ്ഞു 


ജനഹിതപരിശോധന 
janahitapariSoodhana (nn,comp), 
plebiscite; സംസ്ഥാനത്ത്‌ 
ജനഹിത പരിശോധന നടന്നു 


ജനാധിപത്യം janaadhipatyaM (nn), 
democracy; ജനാധിപത്യം 
ജനങ്ങളുടെ ആധിപത്യമാണ്‌ 


ജനാബ്‌ janaaba (nn), respectable 
person; ജനാബ്‌ മുഹദ്ദലി 
ശിഹാബ്‌ തങ്ങള്‍ പ്രസംഗിച്ചു 


ജനാല janaala (nn), window; 
ജനാലയിലൂടെ കാറ്റു 
കടന്നുവന്നു 


ജനിക്ക്‌ janikka (vi), be bom; രവി 
1968ല്‍ ജനിച്ചു 


ജനിപ്പിക്ക്‌ janippikka (v1), produce; 


പരീക്ഷണശാലയില്‍ 

ജീവികളെ ജനിപ്പിക്കാമെന്ന്‌ 
ശാസ്ത്രം തെളിയിച്ചു 
ജനിമൃതികള്‍ janimRtikaL 
(nn,comp), birth and death; 
ജനിമൃതികള്‍ക്കിടയില്‍, 


ജീവിതം ഉലയുന്നു 

ജനുവരി [ഗഡ (nn), january; 
ജനുവരി മുതല്‍ ഡിസംബര്‍ 
വരെയാണ്‌ ഒരു വര്‍ഷം 





199 


ജനുസ്സ്‌ janussa (nn), genus; ഒരു 
പ്രത്യേക ജനുസ്സില്‍പെട്ട 
മൃഗമായിരുന്നു അത്‌ 
ജനോപകാരം janoopakaaraM 
(nn,comp), public benefit; 
ജനോപകാരപ്രദമായ 
നടപടികള്‍ എടുക്കാമെന്ന്‌ 
നേതാവ്‌ പ്രസ്താവിച്ചു 


ജന്തു janthu (nn), living creature; 
ജന്തുക്കള്‍ സ്വൈരം 
വിഹരിക്കുന്ന കാടുകള്‍ 
വെട്ടിനശിപ്പിക്കപ്പെടുന്നു 
ജന്തുധര്‍മ്മം janthudhaRmmaM 
(nn,comp), instinct animal functions; 
ഇരതേടലും ഇണചേരലുമാണ്‌ 
ജന്തുധര്‍മ്മം 


ജന്തുശാസ്ത്രം 
(nn,comp), മിള; 
ജന്തുശാസ്ത്രം പഠിക്കുന്നു 


ജന്തുസ്വഭാവം —_janthusvabhaavaM 
(nn,comp), animal character; 
മനുഷ്യന്‍ ജന്തുസ്വഭാവം 
കാണിക്കുമ്പോള്‍ 
മനുഷ്യനല്ലാതാകുന്നു 
ജന്തുഹിംസ janthuhiMsa (nn,comp), 
slaughter of animals; ജന്തുഹിംസ 
പാപമാണെന്ന്‌ ഗാന്ധിജി 
പറഞ്ഞു 


ജന്മം janmaM (nn), birth; 
ജന്മം കൂടി പാഴാകുന്നു 


janthuSaastRaM 
രവി 


ഒരു 


ജന്മം janmaM (nn), free hold property; 
ജന്മം കിട്ടിയ സ്ഥലത്ത്‌ രവി 
കൃഷി ചെയ്തു 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled ക Edited by Dr.V. Saratchandran Nair 





ജന്മക്കാരന്‍ janmakkaaran 
(nn,comp), land lord; ജന്മക്കാരന്‍ 
കുടിയാനോട്‌ ദേഷ്യപ്പെട്ടു 

ജന്മജന്മാന്തരം —_janmajanmaataram 


(nn,comp), succession of _ births; 
ജന്മജന്മാന്തരങ്ങളിലൂടെ നേടിയ 


പുണ്യം 
ജന്മതാരം janmataaraM (028), 
birth star; രവിയുടെ ജന്മതാരം 
അനിഴമാണ്‌ 


ജന്മദിനം —janmadinaM_—(nn,comp), 
birth day; അനില്‍ എന്റെ 
ജന്മദിനത്തിനു വന്നിരുന്നു 


ജന്മദേശം janmadeeSaM (nn,comp), 
birth place; രാധയുടെ ജന്മദേശം 
അങ്ങ്‌ വടക്കാണ്‌ 


ജന്മഭൂമി janmabhuumi (nn,comp), 
native land; ജന്മഭൂമിക്കുവേണ്ടി 
ഭാരതീയര്‍ സമരം ചെയ്തു 

ജന്മസാഫല്യം —_janmasaaphalyaM 


(nn,comp), attainment of 1൧% 
മാധവന്‍ ജന്മസാഫല്യമടയാതെ 


മരിച്ചു 


ജന്മരാശി നമ്മട! (൩,002), 


sign of zodiac on which the moon stands 
at the time of birth; ബാബുവിന്റെ 


ജന്മരാശി നല്ലതായിരുന്നില്ല 


ജന്മവാസന janmavaasana 


(nn,comp), instinct; മൃഗങ്ങള്‍ക്ക്‌ 
അതിന്റെ 
ജന്മവാസനയ്ക്കനുസരിച്ചു 


മാത്രമേ ജീവിക്കാന്‍ കഴിയൂ 


ജന്മസിദ്ധം janmasiddhaM (nn,comp), 


genetic instinct; ജന്മസിദ്ധമായ 


200 


ചില കഴിവുകള്‍ 
പ്രദീപിനുണ്ടായിരുന്നു 
ജന്മാന്തരം janmaantaraM (nn,comp), 


succession of births; 
ജന്മാന്തരങ്ങളിലൂടെ അവര്‍ 


പുനര്‍ജീവിക്കുമോ 
ജന്മാന്തരസുകൃതം 
janmaantarasukRtaM (nn,comp), 
virtuous deeds done in another birth; 
രാജന്‍ ജന്മാന്തരസുകൃതം 
ചെയ്തവനാണത്രെ 


ജന്മാവകാശം —janmavakaaSaM 
(nn,comp), birth right; സ്വാതന്ത്ര്യം 
ജന്മാവകാശമാണ്‌ 


ജന്മി janmi (nn), land lord; ജന്മി 
കുടിയാനോട്‌ കയര്‍ത്തു 
സംസാരിച്ചു 

ജന്യം janyaM (nn), 
which is produced; 
നിന്നാണ്‌ മലയാളം 
ജന്യമായതെന്ന്‌ ഭൂരിപക്ഷം 
പേരും വിശ്വസിക്കുന്നു 


product that 
തമിഴില്‍ 


ജപം japaM (nn), repeating veda 
manthras; ര ജപം 
ഉരുവിട്ടുകൊണ്ടിരുന്നു 
ജപമാല japamaala (nn,comp), rosary; 
വൈദികന്‍ ജപമാല 
കൈയ്യിലെടുത്തു 

ജപിക്ക്‌ [൬110൪ (vi), repeat prayers; 
രവി മന്ത്രം ജപിക്കുന്നു 
ജപ്തി japti (nn), legal attachment of 
Property; അമ്മാവന്റെ 
പുരയിടം ജപ്തി ചെയ്തു 


MALAYALAM - ENGLISH DICTIONARY 


Compiled ക Edited by Dr.V. Saratchandran Nair 





ജപ്തിമുതല്‍ japtimutal (nn,comp), 
attached property; ജപ്തിമുതല്‍ 
കോടതി കണ്ടുകെട്ടി 


ജപ്പാന്‍ 00 (nn), [ലാ 
ജപ്പാനീസാണ്‌ ജപ്പാനിലെ 
ഭാഷ 


ജമീന്ദാര്‍ jamiindaaR (nn), land lord; 


ജമീന്ദാര്‍ കര്‍ഷകരോട്‌ പാട്ടം 
ചോദിച്ചു 

ജമുക്കാളം jamukkaaLaM (nn), thick 
bed cloth or carpet; രാധ 


ജമുക്കാളം വിരിച്ചു കിടന്നു 


ജയം jayaM (nn), victory; ഒടുവില്‍ 
ജയം ആര്‍ക്കുമില്ല 


ജയഘോഷം jayaghoo$aM 
(nn,comp), uproar of _victory; 
രാജാവിന്റെ ജയഘോഷങ്ങള്‍ 
നാടു നീളെ നടന്നു 
ജയാപജയം jayaapajayaM 
(nn,comp), victory and_—_ defeat; 
ജയാപജയങ്ങള്‍ മത്സരത്തില്‍ 
സാധാരണമാണ്‌ 

ജയിക്ക്‌ jayikke (vi), win; രവി 
പരീക്ഷയില്‍ ജയിച്ചു 

ജയിലര്‍ jayilaR (nn), __jailor; 
ജയിലര്‍ ബഷീറിനോട്‌ 
കുശലം പറഞ്ഞു 
ജയില്‍പ്പുള്ളി jayilppuLLi 
(nn,comp), prisoner; 
ജയില്‍പ്പുള്ളികള്‍ 
തോട്ടമുണ്ടാക്കുന്നു 

ജയില്‍ jayil മജു, പലി; 


കുറ്റവാളിയെ ജയിലില്‍ നിന്നു 
മോചിപ്പിച്ചു. 


ജര jara (nn), fatigue due to old age 


(wrinkle due to old ഒ); 
അമ്മൂമ്മയ്ക്ക്‌ ജര 
ബാധിച്ചിരിക്കുന്നു 
ജരബാധിക്ക്‌ —jarabaadhikka (൧ 
comn), have fatigue or wrinkles due to 
old age; ജരബാധിക്കുക 
വാര്‍ദ്ധക്യത്തിന്‍റെ 
ലക്ഷണമാണ്‌ 


ജരാനരകള്‍ jaraanarakaL (nn,comp), 


wrinkles and grey hairs due to old age; 
ജരാനരകള്‍ 


വാര്‍ദ്ധക്യസ്വഭാവമാണ്‌ 
ജലം jalaM (nn), water; 
വളരെ പ്രധാനപ്പെട്ടതാണ്‌ 
ജലജീവി jalajiivi (nn,comp), water 
animal; ജലജീവിയാണ്‌ മത്സ്യം 


ജലം 


ജലതരംഗം jalataRaMgaM 
(nn,comp), one kind of musical 
instrument; സംഗീതവിദ്വാന്‍ 
ജലതരംഗത്തില്‍ സംഗീതം 
സൃഷ്ടിച്ചു 

ജലദേവത പഷ (അഥ), 
water nymph; ജലദേവത 
മാതാവിനോട്‌ വരം 


ചോദിക്കാന്‍ ആവശ്യപ്പെട്ടു 


ജലദോഷം jaladhoo$aM (nn,comp), 
cold; രവിക്ക്‌ ഇന്നലെ 
ജലദോഷമായിരുന്നു 


ജലധാര jaladhaara (nn,comp), water 
course; ഇവിടെ ജലധാരയുണ്ട്‌ 

ജലധി = jaladhi_ (8), 
ജലധിയില്‍ മുത്തുണ്ട്‌ 


‘ocean; 





201 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ജലപാനം jalapaanaM —(nn,comp), 
drinking water; ജലപാനമില്ലാതെ 
അയാള്‍ വ്രതമെടുത്തു 


ജലപിശാച്‌ jalapiSaaca (nn,comp), 


water demon; ജലപിശാച്‌ 
ജലത്തില്‍ നിന്ന്‌ 
പ്രത്യക്ഷപ്പെട്ട 

ജലപ്രവാഹം jalapRavaahaM 
(nn,comp), current; 
ജലപ്രവാഹത്തില്‍പെട്ട്‌ 
വൃക്ഷങ്ങള്‍ ഒഴുകിപ്പോയി 
ജലമാര്‍ഗ്ഗം jalamaaRggaM 
(nn,comp), way through the water; 
ഇവിടെ നിന്ന്‌ 


ജലമാര്‍ഗ്ഗത്തിലൂടെ കൊല്ലത്തു 
ചെല്ലാം 

ജലരേഖ jalareekha (nn,comp), vain 
promise; നേതാവിന്റെ 
വാഗ്ദാനങ്ങളെല്ലാം 
ജലരേഖകളായി തീര്‍ന്നു 


ജലവിതാനം jalavitaanaM 
(nn,comp), water level; ജലവിതാനം 
ഇനിയും ഉയരാന്‍ 
ഇടയുണ്ടെന്ന്‌ അറിയിപ്പു 
വന്നു 

ജലസേചനം jalaseecanaM 
(nn,comp), irrigation; 


ജലസേചനത്തിനുള്ള വെള്ളം 


അണക്കെട്ടില്‍ നിന്നു 
പുറത്തേക്കുവരുന്നു 
ജലാശയം jalaaSayaM_— അ), 


reservoir; മഴകൊണ്ട്‌ 
ജലാശയങ്ങള്‍ കവിഞ്ഞൊഴുകി 


ജല്‍പനം jalpanaM (nn), prattling; 


രവിയുടേത്‌ വെറും 
ജല്‍പനമായിരുന്നു 

ജവാന്‍ = javaan (nn), soldier; 
രാജന്റെ അച്ഛന്‍ 
ജവാനായിരുന്നു 

ജവുളി javuLi (nn), textle fabrics; 
രാജന്‍ ജവുളി വാങ്ങാന്‍ 
പോയി 

ജവുളിവ്യാപാരം 


javuLivyaapaaraM (൩0), textile 
business; ജവുളി വ്യാപാരം 
നഷ്ടമാണെന്ന്‌ രവി പറഞ്ഞു 


ജളത്വം jal.atvaM (nn), foolishness; 
അയാളുടെ ജളത്വം 
എല്ലാവരാലും 
പരിഹസിക്കപ്പെട്ടു 

ജളന്‍ jaLan (nn), fool; രവി ഒരു 
ജളനായിരുന്നു 


ജാക്കറ്റ്‌ jaakkaaRRa (nn), jacket; 
രാധ ജാക്കറ്റ്‌ ധരിച്ചു 


ജാഗരം jaagaraM (nn), keeping 
awake; കുട്ടി ജാഗരത്തില്‍ 
നിന്നുണര്‍ന്നു 

ജാഗരൂക jaagarwuka (adj), vigilant; 
ജാഗരൂകമായ 

മനസ്സുണ്ടായിരുന്നു പ്രദീപിന്‌ 
ജാഗരൂകത ഘേഡ്ധിരമ (22), 
vigilance; രമേശിന്‍റെ 


ജാഗരൂകതകൊണ്ട്‌ അപകടം 
സംഭവിച്ചില്ല 

ജാഗ്രത jaagRata (nn), watchfulness; 
പോലീസ്‌ പാര്‍ട്ടി നിതാന്ത 
ജാഗ്രത പുലര്‍ത്തി 





202 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ജാഗ്രത്ത്‌ jaagRatta (adj), vigilant; 
ജാഗ്രത്തായ മനസ്സുമായി 
അവള്‍ ഇരുന്നു 

ജാട jaaTa (nn), deceit; രമേശിന്‌ 
ജാടകളൊന്നുമില്ലായിരുന്നു 
ജാതകം jaatakaM (nn), horoscope; 
രവിക്ക്‌ ജാതകത്തില്‍ 
വിശ്വാസമില്ലായിരുന്നു 


ജാതകപ്പൊരുത്തം 


jaatakapporuttaM (nn,comp), matching 
of the horoscope between the would be; 
ജോത്സ്യന്‍ വധൂവരന്മാരുടെ 


ജാതകപ്പൊരുത്തം നോക്കി 


ജാതമാക്‌ jaatamaaka (vi), be born; 
കന്യാമറിയത്തിന്‌ ഒരു പുത്രന്‍ 
ജാതമാകുമെന്ന്‌ 
അരുളപ്പാടുണ്ടായി 


ജാതി jaati (nn), caste; ജാതി 
വേണ്ട മതംവേണ്ട മനുഷ്യന്‌ 


ജാതിക്കായ്‌ jaatikkaaya (nn), nut 
meg fruit; അമ്മ ജാതിക്കായ്‌ 
പറിച്ചു 

ജാതിപത്രി jaatipatRi (nn), red leaf 
covering of the fruit of nutmeg; 
ജാതിപത്രി 
ഓഷധഗുണമുള്ളതാണ്‌ 


ജാതിഭ്ൂഷ്ട്‌ jaatibhRaSTa (nn,comp), 
expulsion from caste; സിദ്ധാര്‍ത്ഥന്‌ 





ജാതി ഭ്രഷ്ട്‌ കല്പിച്ചു 
ജാതിമരം jaatimaraM = (nn,comp), 
nutmeg tree; ജാതിമരം മുറിക്കാന്‍ 
സര്‍ക്കാറിന്റെ അനുവാദം 
വേണ്ട 

ജാതിവഴക്ക്‌ jaativaZakka 


(nn,comp), quarrel between caste, tribes 


etc; ജാതി വഴക്കുകള്‍ 
അവസാനിപ്പിക്കാൻ നേതാവ്‌ 
അഭ്യര്‍ത്ഥിച്ചു 


ജാതിവൈരം _jaativairaM (nn,comp), 


hatred or rivalary between castes; 
ജാതിവൈരം നിറഞ്ഞ ഒരു 
കാലഷട്ടമായിരുന്നു 
പത്തൊമ്പതാം നൂറ്റാണ്ട്‌ 
ജാത്യാചാരം jaatyaacaaraM 


(nn,comp), customs or observances of a 
caste or community; നമ്പൂതിരി 


ജാത്യാചാരം അനുഷ്ഠിച്ചു 


ജാഥ jaatha (nn), marchers on foot; 


ഇതുവഴി ഒരു ജാഥ 
കടന്നുപോയി 

ജാമാതാവ്‌ നല (൩), 
son-in-law; രവീന്ദ്രമേനോന്റെ 
ജാമാതാവാണ്‌ രാജന്‍ 

ജാമ്യം —jaamyaM ൫8), ജി; 


അയാള്‍ക്ക്‌ ജാമ്യം കിട്ടിയില്ല 


ജാരന്‍ ഥെ (nn), paramour; 
ഭര്‍ത്താവ്‌ ഭാര്യയുടെ ജാരനെ 
കൈയ്യോടെ പിടികൂടി 
ജാരപുത്രന്‍ jaraputRan (nn,comp), 
son of a harlot; രവി ഒരു 
ജാരപുത്രനാണത്രേ 


ജാലകം jaalakaM (nn), window; ആ 
ജാലകം തുറന്നിടൂ 

ജാലവിദ്യ —jaalavidya ശമ), 
magic, മാധവന്‍ ജാലവിദ്യകള്‍ 
കാണിച്ചു 


ജാസ്തി ൧50 (nn,adj), excess; 
ഇവിടെ ഇപ്പോള്‍ മഴ 
ജാസ്തിയാണ്‌ 





203 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ജാള്യം ഖയിദ 
രവിക്ക്‌ ഒന്നും 
ജാള്യമുണ്ടായിരുന്നില്ല 
ജിംഖാന jiMkhaana (nn), 
gymnasium; രവി ജിംഖാനയില്‍ 
പോയി 

ജിജ്ഞാസ jij~~aasa (nn), curiosity; 
മുരളിയുടെ ജിജ്ഞാസ 
പ്രശംസനീയമാണ്‌ 

ജിജ്ഞാസു jij~aasu (nn), one who is 
curious to acquire knowledge; മുരളി 
ഒരു ജിജ്ഞാസുവാണ്‌. 

ജിതം jitaM ദര), ബിബ; 
ലൌകികകാര്യങ്ങളില്‍ നിന്നും 
ജിതനായവനാണ്‌ യഥാര്‍ത്ഥ 
സന്യാസി 

ജിതേന്ദ്രിയന്‍ jiteendRiyan (nn), one 
who has overcome all worldly pleasures; 
മഹര്‍, 


ജിതേന്ദ്രിയനായിരുന്നു 

ജിനന്‍ ൧ (nn), Lord Mahaveera, 
cone of the founder of jainism; ജിനന്‍ 
യാഗങ്ങളെ എതിര്‍ത്തു 


dullness; 
പറയാന്‍ 


(nn), 


ജിതന്‍ jithan (nn), one who has 
conquered; ഇന്ദ്രിയങ്ങളുടെ 
ജിതനാണ്‌ ജിതേന്ദ്രിയന്‍ 
ജിന്ന്‌ ൩ (nn), ghost; ഇന്നലെ 
മുഹമ്മദ്‌ ഒരു ജിന്നിനെ 
സ്വപ്നം കണ്ടു 
ജിലേബി jileebi_ (nn), 419; 
ജിലേബി രാമന്‌ 
ഇഷ്ടമായിരുന്നു 

jilla (nn), ഒടി 


കേരളത്തില്‍ 14 ജില്ലകളുണ്ട്‌ 


ജിഹ്വ jihva (nn), tongue; ജിഹ്വ 
രുചിഭേദം മനസ്സിലാക്കാന്‍ 
സഹായിക്കുന്നു 


ജിഹ്വാഗ്രം jihvaagRaM (nn,comp), 
tip of the tongue; ജിഹ്വാഗ്രം 
വര്‍ത്സ്യത്തില്‍ സ്പര്‍ശിച്ച്‌ 
വര്‍ത്സ്യശബ്ദങ്ങളുണ്ടാക്കുന്നു 
ജീരകം jiirakaM (nn), cumin seed; 
അമ്മ ജീരകം പൊടിക്കുന്നു 
ജീര്‍ണ്ണ jiiRNNa (adj), decayed; ഒരു 
ജീര്‍ണ്ണസംസ്ക്കാരമാണ്‌ 
അവരുടേത്‌ 
ജീര്‍ണ്ണജ്വരം 
(nn,comp), chronic fever; 
ജീര്‍ണ്ണജ്വരം ഉണ്ട്‌ 
ജീര്‍ണ്ണത jiiRNNata (nn), putrefaction; 
സംസ്ക്കാരത്തിന്‍റെ ജീര്‍ണ്ണതയെ 
നേതാവ്‌ അപലപിച്ചു 


ജീര്‍ണ്ണമാക്‌ —jiiRNNamaake ൮. 
സസ്യങ്ങള്‍ നശിച്ചു 
മണ്ണുമായി 


jiiRNNajvaraM 
രവിക്ക്‌ 


putrefy; 
ജീര്‍ണ്ണിച്ചു 
ചേരുന്നു 
ജീര്‍ണ്ണവസ്ത്രം _jiiRNNavasiRaM 
(nn,comp), worn out cloth; കുചേലന്‍ 
ജീര്‍ണ്ണ വസ്ത്രം ധരിച്ചു 
ജീര്‍ണ്ണോദ്ധാരണം 
jiiRNNooddhaaraNaM (nn,comp), 
renovation; ശങ്കരാചാര്യര്‍ 
ക്ഷേത്രങ്ങളുടെ 
ജീര്‍ണ്ണോദ്ധാരണം നടത്തി 
ജീവകം jiivakaM (nn), vitamin; 
ആഹാരത്തില്‍ ജീവകങ്ങളുടെ 
അളവ്‌ കൂട്ടണം 





204 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ജീവകാരുണ്യം [ 
(nn,comp), compassion; രവി 
ജീവകാരുണ്യ 
പ്രവര്‍ത്തനങ്ങളില്‍ മുഴുകി 
ജീവചരിത്രം jiivacaritRaM 
(nn,comp), biography; 
അച്യുതമേനോന്റെ 
ജീവചരിത്രം മോഹന്‍ 
എഴുതി 

ജീവചരിത്രകാരന്‍ 


jiivacaritRakaaran (nn,comp), biographer; 


മോഹന്‍ ഒരു 
ജീവചരിത്രകാരനാണ്‌ 
ജീവജാലം വില്‌ (nn,comp), 
living beings; ഭൂമിയില്‍ 
അനവധി ജീവജാലങ്ങളുണ്ട്‌ 
ജീവതന്തു [7ലമ്മധ (2), 
thread പ്‌ വ; ജീവതന്തു 


നഷ്ടപ്പെട്ടപ്പോള്‍ മരിച്ചു 
ജീവനം jiivanaM (nn), livelihood; 
രാമന്‍ കൃഷിചെയ്ത്‌ ജീവനം 
നടത്തുന്നു 


ജീവനക്കാര്‍ ലിഖ്‌: ൫), 
employees; ജീവനക്കാര്‍ 
പണിമുടക്കു നടത്തി 
ജീവനാംശം jiivanaaMSaM 
(nn,comp), alimony; രാധയ്ക്ക്‌ 
ഭര്‍ത്താവില്‍ നിന്ന്‌ 
ജീവനാംശം കിട്ടി 
ജീവനോപായം _jiivanoopaayaM 
(nn,comp), means പ _ livelihood; 
എല്ലാവരും അവരവരുടെ 
ജീവനോപായം സ്വയം 
കണ്ടെത്തണം 








205 


ജീവന്‍ jiivan (nn), life; ജീവന്‍ 
ഉള്ളിടത്തോളം കാലം 
നന്നായി ജീവിക്കുക 
ജീവപര്യന്തത്തടവ്‌ 
jiivaparyanttataTava (nn), life sentence; 
അയാള്‍ക്ക്‌ ജീവപര്യന്തം 


തടവു ശിക്ഷകിട്ടി 
ജീവലോകം /ലിംഠിശീലി (nn,comp), 


world of living beings, ഈ 
ജീവലോകത്ത്‌ എത്ര തരം 
ജീവികളുണ്ട്‌. 

ജീവല്‍ഭാഷ [1ഡിിഷ$മ (nn,comp), 
live language; ഹിന്ദി ഒരു 


ജീവല്‍ ഭാഷയാണ്‌ 


ജീവശ്ശവം jiivaSSavaM (അമമ), 
being still കടെ dead; രാധ 
ജീവശശവമായി ആ സംഭവം 
നോക്കി നിന്നു 


ജീവസന്ധാരണം 

jiivasandhaaraNaM (nn,comp), 

substance life; 
വസന്ധാരണത്തിനായി നാം 


പല തൊഴിലുകളും 
ചെയ്യുന്നു 

ജീവഹാനി ഖി (അമ്മ), 
death; ജീവഹാനി 
സംഭവിക്കാമായിരുന്ന 
അപകടമായിരുന്നു അത്‌ 


ജീവാത്മാവ്‌ jiivaatmaava 


(nn,comp), individual soul; 
ജീവാത്മാവ്‌ പരമാത്മാവില്‍ 


ലയിച്ചു 

ജീവികള്‍ jiivikal. (nn), living things; 

as പലതരത്തിലുള്ള 
വികൾ ജീവിക്കുന്നുണ്ട്‌ 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 








ജീവിക്ക്‌ ബര (vi), live; 
നാമെല്ലാം ഈ ഭൂമിയില്‍ 
ജീവിക്കുന്നു 
ജീവിതം — jiivitaM (nn), life: 
ജീവിതം നരകതുല്യമെന്ന്‌ 
രാജന്‍ പറഞ്ഞു 
ജീവിതകാലം jiivitakaalaM 
(nn,comp), time പ ദര; 
ജീവിതകാലം മുഴുവന്‍ രവി 
കഷ്ടപ്പെട്ടു 
ജീവിതപങ്കാളി jiivitapankaaLi 
(nn,comp), partner in life; രവി 
ജീവിതപങ്കാളിയെ സ്വയം 
കണ്ടെത്തി 
ജീവിതമത്സരം _ jiivitamatsaraM 
(nn,comp), struggle for existence; 
തമത്സരത്തില്‍ ദുര്‍ബ്ബലന്‍ 
പിന്തള്ളപ്പെടുന്നു 
ജീവിതരീതി ഗി (൪,൧99), 
mode of life; ഓരോരുത്തര്‍ക്കും 
വ്യത്യസ്തമായ 
ജീവിതരീതികളാണ്‌ ഉള്ളത്‌ 
ജീവിതവൃത്തി jiivitavRatti 
(nn,comp), subsistence; 
ഓരോരുത്തരും 
വൃത്യസ്തമായ 
ജീവിതവൃത്തികള്‍ ചെയ്യുന്നു 
ജീവിതാശ 840൭5൦ (nn,comp), 
desire of life; 
ജീവിതാശയുള്ളതുകൊണ്ട്‌ 
അയാള്‍ ആത്മഹത്യ 
ചെയ്തില്ല 
ജീവിതേശന്‍ jiiviteeSan (nn,comp), 
lover; രാധയുടെ 


ജീവിതേശനായിരുന്നു കണ്ണന്‍ 


ജീവിപ്പിക്ക്‌ jiivippikka (v1), bring to 


life; മരിച്ചവരെ ജീവിപ്പിക്കാന്‍ 
സാധിക്കില്ലല്ലോ 
ജീവേശന്‍ ഡ൦്ഷേ —_(nn,comp), 


supreme soul; രാധ ജീവേശനോട്‌ 
പ്രാര്‍ത്ഥിച്ചു. 

ജുഗുപ്സ jugupsa (nn), abhorrence; 
രവിക്ക്‌ ആ സംഭവം കണ്ടിട്ട്‌ 
ജുഗുപ്സ തോന്നി 

ജുബ്ബ jubba (nn), jubba; കിഷോര്‍ 
ജുബ്ബ അണിയുന്നു 

ജൂണ്‍ ഥി (vt), month of june; 
ജൂണ്‍ മാസത്തില്‍ നല്ല മഴ 
ലഭിക്കും 

ജൂതന്‍ juutan (nn), jew; ഹിറ്റ്ലര്‍ 
ജൂതന്‍മാരെ കൊല ചെയ്തു 
ജൂതമതം [0 (nn,comp), judaism; 
specs ഇന്നു 
നിലനില്‍ക്കുന്നു 

ജൂബിലി juubili (nn), jubilee; ഈ 
സ്ഥാപനം അതിന്‍റെ ജൂബിലി 
ആഘോഷിക്കുന്നു 

ജൂലൈ juulai (nn), july; ജൂലൈ 
മാസത്തില്‍ അയാള്‍ വരും 
ജൂറി juuRi 
ജൂറിമാരില്‍ 
എഴുന്നേറ്റുപോയി 
ജെട്ടി jeTTi 
ആലപ്പുഴയില്‍ 
ജെട്ടിയുണ്ട്‌ 
ജൈത്രന്‍ — jaitRan 
അലക്സാണ്ടര്‍ 
ജൈത്രനായിരുന്നു 


(nn), jury; 


ഒരാള്‍ 


(nn), jetty; 


ഒരു 


(nn), 


victor; 
ഒരു 





206 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ജൈത്രയാത്ര 
(nn,comp), procession depicting victory; 
അലക്സാണ്ടര്‍ ജൈത്രയാത്ര 
നടത്തി 


ജൈനന്‍ jainan (nn), jain; ജെന്‍ 
ജൈനമത വിശ്വാസിയാണ്‌ 


ജൈനമതം jainamataM (nn,comp), 
jainism; ജൈനമതം പിറന്നത്‌ 
ഭാരതത്തിലാണ്‌ 

ജൈവ jaiva (adj), pertaining to 
organic; ജൈവ വളങ്ങള്‍ 
സസ്യങ്ങള്‍ക്ക്‌ നല്ലതാണ്‌ 
ജൈവപരിണാമഗതി 


jaivapriNaamagati (nn,comp), biogeny; 
ഈ ജൈവപരിണാമഗതിയില്‍ 








എല്ലാം നശിക്കുകയും 
വീണ്ടും പിറക്കുകയും 
ചെയ്യുന്നു 

ജോക്കര്‍ jookkaR (nn), buffoon; 


രവി ഒരു ജോക്കറായിരുന്നു 


ജോടി jooTi (nn), pair; ഞാന്‍ 
ഒരു ജോടി ചെരുപ്പു വാങ്ങി 


ജോനകന്‍ joonakan (nn), Muslim; 


അയാള്‍ ഒരു 
ജോനകനാണത്രേ 

ജോലി jooli (mn), work; ഞാന്‍ 
എന്റെ ജോലി ചെയ്യുന്നു 
ജോലിത്തിരക്ക്‌ joolittirakka 
(nn,comp), _ pressure of ഖാ 
ജോലിത്തിരക്കു കൊണ്ട്‌ 
എനിക്കു നിന്നെ 


വന്നുകാണാന്‍ കഴിഞ്ഞില്ല 


ജ്ഞാതം j~aataM (nn), understanding; 
ജ്ഞാതമായ ഒരു 
കാര്യമാണത്‌ 





207 


jaitRayaatRa ജ്ഞാനം j~aanaM (nn), knowledge; 


ജ്ഞാനം എന്നത്‌ 
ആപേക്ഷികമാണ്‌ 
ജ്ഞാനചക്ഷുസ്സ്‌ —_j~aanacakSussa 
(nn,comp), inner ഒര; മുനി 
ജ്ഞാനചക്ഷുസ്സിലൂടെ എല്ലാം 
കണ്ടു 

ജ്ഞാനതൃഷ്ണ j~aanatRa$Na 
(nn,comp), thirst for knowledge; 
രാജന്റെ ജ്ഞാനതൃഷ്ണയെ 
തടുക്കാന്‍ ആര്‍ക്കും 
കഴിഞ്ഞില്ല 

ജ്ഞാനദൃഷ്ടി jraanadRaSTi 
(nn,comp), inward eye; കബ്വന്‌ 
എല്ലാം ജ്ഞാനദൃഷ്ടിയില്‍ 
ദൃശ്യമായി 

ജ്ഞാനപ്പാന j-aanappaana 
(nn,comp), philosopical poem written by 
Puuntanam; പൂന്താനം 
ജ്ഞാനപ്പാന എഴുതി 
ജ്ഞാനപ്രകാശം 
j-aanapRakaaSaM (nn,comp), light of 
knowledge; ജ്ഞാനപ്രകാശം 
ഗുരുവിന്റെ മുഖത്തു 
പ്രതിഫലിച്ചു 

ജ്ഞാനബോധം —_—j~aanaboodhaM 
(nn,comp), spiritual wisdom; 
മഹര്‍ഷിക്ക്‌ 
ജ്ഞാനബോധമുണ്ടായിരുന്നു 
ജ്ഞാനമാര്‍ഗ്ഗം —_j~aanamaaRggaM 
(nn,comp), spiritual way; ശങ്കരന്‍ 
ജ്ഞാനമാര്‍ഗ്ഗത്തിലൂടെ 
സഞ്ചരിച്ചു 

ജ്ഞാനയോഗം j-aanayoogaM 
(nn,comp), emancipation _ attained 


through knowledge (one of the four 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





paths to salvation); ശ്രീനാരായണന്‍ 
ജ്ഞാനയോഗത്തില്‍ ചരിച്ചു 


ജ്ഞാനസ്നാനം _j~aanasnaanaM 
(nn,comp), baptism; യോഹന്നാന്‍ 
യേശുവിന്‌ ജ്ഞാനസ്നാനം 
നല്‍കി 

ജ്ഞാനി j~aani_ (nn), wise man; 
ജ്ഞാനികളുടെ 
സഹവാസംകൊണ്ട്‌ അജ്ഞന്‍ 
ജ്ഞാനിയാകുംന്നില്ല 
ജ്ഞാനേന്ദ്രിയങ്ങള്‍ 
jraaneendRiyannal. (nn,comp), five 
sensory organs; 
ജ്ഞാനേന്ദ്രിയങ്ങള്‍ 
കീഴടക്കിയവനാണ്‌ ജിനന്‍ 
ജ്ഞാനോപദേശം 


j-aanoopadeeSaM_(nn,comp), spiritual 


instruction (spiritual advice); ഗുരു 
ശിഷ്യന്‌ ജ്ഞാനോപദേശം 
നല്കി 

ജ്യാമിതി jyaamiti_(nn), geometry; 
രവിക്ക്‌ ജ്യാമിതി വളരെ 
ഇഷ്ടമായിരുന്നു 


ജ്യേഷ്ഠത്തി jeeSThatti (nn ks), elder 
sister; ജ്യേഷ്ഠത്തി അമ്മയോട്‌ 
സംസാരിച്ചുകൊണ്ടിരിക്കുന്നു 


ജ്യേഷ്ഠന്‍ ന്ഥ (nn), elder 
brother; മധുവിന്‍റെ ജ്യേഷ്ഠന്‍ 
ബോംബെയിലാണ്‌ 
ജ്യോതിര്‍മണ്ഡലം 
jyootiRmaNDalaM (2,092), universe: 
ജ്യോതിര്‍മണ്ഡലം മുഴുവന്‍ 


പ്രകാശപൂരിതമായി തോന്നി 


ജ്യോതിര്‍മയം jyootiRmayaM (adj), 
luminous; ജ്യോതിര്‍മയമായ ഒരു 
മുഖമായിരുന്നു അവളുടേത്‌ 
ജ്യോതിശാസ്ത്രം _jyotiSaastRaM 
(nn,comp), astrology; ആര്യഭട്ടൻ 
ജ്യോതിശാസ്ത്രത്തില്‍ 
അപാരപണ്ഡിതനായിരുന്നു 
ജ്യോതിഷം 
astrology; 
മധുവിനു 
വിശ്വാസമില്ലായിരുന്നു 
ജ്യോതിഷക്കാരന്‍ jyootiSakkaaran 
(nn), astrologer; ഗോപാലഗണകന്‍ 
ഒരു ജ്യോതിഷക്കാരനായിരുന്നു 


ജ്യോതിസ്സ്‌ [ടേ (nn), light; 


jyooti$aM ആആ, 
ജ്യോതിഷത്തില്‍ 


കിഴക്ക്‌ ഒരു ജ്യോതിസ്സ്‌ 

തെളിഞ്ഞു 

ജ്യോത്സ്ന jyothna (nn), moonlight; 

ജ്യോത്സ്നയില്‍ ആമ്പല്‍ 

തിളങ്ങി 

ജ്യോത്സ്യം പയല്‌ (അ), 

astronomy; രവിക്ക്‌ 

ജ്യോത്സ്യത്തില്‍ 
ശ്വാസമില്ലായിരുന്നു 

ജ്യോത്സ്യര്‌ മൃ ൫൮), 


astrologer, ജ്യോത്സ്യരു പറഞ്ഞു 
രാധയ്ക്കു ചൊവ്വാ 
ദോഷമുണ്ടെന്ന്‌ 

ജ്വരം jvaraM (nn), fever; ഇന്നലെ 
എനിക്ക്‌ ജ്വരം ആയിരുന്നു 


ജ്വലനം —jvalanaM (nn), blazing; 
സൂര്യന്റെ ജ്വലനം 
കണ്ണഞ്ചിപ്പിക്കുന്നതാണ്‌ 


208 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ജ്വലിക്ക്‌ — jvalikka ൮), blaze; 
ഇവിടെ അഗ്നി ജ്വലിക്കുന്നു 
ജ്വാല jvaala (nn), blaze; തീയുടെ 
ജ്വാല മനോഹരമായിരുന്നു 
ത്ങ്കാരം _jhankaaraM (vi), humming 
sound; എവിടെ നിന്നോ ഒരു 
ത്ധങ്കാരം കേള്‍ക്കുന്നു 

ത്ധടിതി jhaTiti (adv), immediately; 
മന്ത്രി ത്ധടിതിയിയില്‍ 
എഴുന്നേറ്റു നടന്നു 

ത്ഷം jhaSaM (nn), fish; രാമന്‍ 
ത്ധഷം പിടിക്കുന്നു 

ഞങ്ങള്‍ -ചലി. (nn,pron), we; 
ഞങ്ങള്‍ പുറത്തേക്കു പോകട്ടെ, 
നിങ്ങള്‍ ഇവിടെ ഇരിക്കൂ 
ഞഞ്ഞാപിഞ്ഞാ 
(nn), _ nonsensical 
ഞഞ്ഞാപിഞ്ഞാ 
എന്തൊക്കെയോ 
സംസാരിച്ചുകൊണ്ടിരിക്കുന്നു 


ഞടുക്കം ~aTukkaM (nn), trembling; 





~aapi~~aa 
മധു 





tall 


ഞടുക്കം ഉണ്ടാക്കുന്ന ഒരു 
സംഭവമായിരുന്നു അത്‌ 
ഞണുങ്ങ്‌ —~aNunna (vb), bend 
inwards; പാത്രം നിലത്തു 
വീണു ഞണുങ്ങി 

ഞണ്ട്‌ ന്ന = (nn), ഞ്ച്‌; 
പുഴക്കരയില്‍ കുറെ 
ഞണ്ടുകളുണ്ടായിരുന്നു 
ഞമുണ്ട്‌ -സ്ധിന്ന (൧), സി 
ഗോതമ്പ്‌ മാവ്‌ ഞമുണ്ടി 
ചപ്പാത്തി ചുട്ടു 


ഞരക്കം ~arakkaM (nn), groan 
(sound of grief); ആശുപത്രിയില്‍ 
രോഗികളുടെ ഞരക്കം കേട്ടു 
ഞരങ്ങ്‌ ~aranya (vi), groan; ഒരു 
കുട്ടി 
ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു 


ഞരട്‌ ~araTa (nn), knot of a thread; 
നൂലില്‍ ഒരു ഞരട്‌ ഉണ്ടാക്കി 


ഞരട്‌ ഫ്ന (vi), —_ squeeze; 
പൂക്കള്‍ ഞരടി ചാറ്‌ 
എടുത്തു 

ഞരമ്പുരോഗം —~aramburoogaM 
(nn,comp), neurosis; 
ഞരമ്പുരോഗമാണെന്നു 
ഡോക്ടര്‍ പറഞ്ഞു 
ഞരമ്പുവലി ~arambuvali 
(nn,comp), spasm, വല്യമ്മയ്ക്ക്‌ 
ഞരമ്പുവലി ഉണ്ടായിരുന്നു 
ഞരമ്പുവേദന —~arambuveedana 
(nncomp), pain of the _ nerves; 
ഞരമ്പുവേദനയ്ക്ക്‌ 
മരുന്നുവേണമെന്ന്‌ അമ്മ 
പറഞ്ഞു 

ഞരമ്പ്‌  ~ramba = (nn), ഡ്മ 
ഞരമ്പില്‍ മുറിവേറ്റു 

ഞരമ്പ്‌  ~rampa = (nn), മസ; 
ഞരമ്പിലൂടെ രക്തം 
പ്രവഹിക്കുന്നു 


ഞവര ~avara (nn), species of paddy; 
ഞവര ഒരു തരം അരിയാണ്‌ 


ഞളുക്ക്‌ ~aLukka (vi), swell up by 
soaking; അരി ഞളുക്കാനായി 
വെള്ളത്തിലിട്ടു 


209 


MALAYALAM ~ ENGLISH DICTIONARY 


ഞാങ്ങനെ ~aangane (nn), species of 
bamboo reed; ഞാങ്ങനെ കൊണ്ട്‌ 
ഒരു തോട്ടിയുണ്ടാക്കി 
ഞാഞ്ഞൂല്‍ = ~aa~wul (nn), earth 
worm; ഒരു ഞാഞ്ഞൂല്‍ 
മണ്ണിലൂടെ ഇഴഞ്ഞു നടക്കുന്നു 
ഞാണിന്മേല്‍കളി 
~aaNinmeelkkaLi (nn,comp), dancing on 
a string (kind of rope dance); 
അവിടെ കുറേപ്പേര്‍ 
ഞാണിന്മേല്‍കളി നടത്തുന്നു 


ഞാണൊലി -ഷീം (ഗജ), 
sound of a bow string when arrow 
released; അകലെ നിന്ന്‌ 
ഞാണൊലി കേള്‍ക്കുന്നത്‌ 
അവര്‍ ശ്രദ്ധിച്ചു 

ഞാണ്‍ -~aaN (nn), bow string; 
ശ്രീരാമന്‍ വില്ലിന്റെ ഞാണ്‍ 
വലിച്ചുകെട്ടി 
ഞാത്ത്‌ ഷ്ട ൫), 
അവള്‍ കഴുത്തില്‍ 
ഞാത്ത്‌ അണിഞ്ഞിരുന്നു 
ഞാന്‍ ഭാവം വലി 
(nn,comp), egoism; ഞാന്‍ ഭാവം 
ആര്‍ക്കും നല്ലതല്ല 

ഞാന്‍ ~aan (nn), 1 (first ഉണ്ട 
singular); ഞാന്‍ ഇന്നലെ ഒരു 
നാടകം കണ്ടു 
ഞായം ~aayaM 
പാവങ്ങള്‍ക്ക്‌ 
ലഭിക്കുന്നില്ല 
ഞായറാഴ്ച ~aayaRaaZca (nn), 
sunday; ഞായറാഴ്ച കാലത്ത്‌ 
നമുക്കു പുറപ്പെടാം 


pendant; 
ഒരു 


reason; 
ഞായം 


(nn), 


Compiled & Edited by Dr.V. Saratchandran Nair 





210 





ഞാല്‌ ~aala (vi), hang down; 
അവളുടെ ചെവിയില്‍ 
എന്തോ ഞാലുന്നു 

ഞാവല്‍ = ~aaval (nn), rose apple; 
കാക്ക ഞാവല്‍ മരത്തില്‍ 
ഇരിക്കുന്നു 

ഞാറ ~aaRa (nn), Indian black berry 
tree (calypterosthes); ഞാറയില്‍ 
പഴങ്ങളുണ്ട്‌ 

ഞാറുനട്‌ -ഡ്ഡഥണ്ട (vi), transplant 
seedlings of paddy; വയലില്‍ 
സ്ത്രീകള്‍ ഞാറു നടുന്നു 
ഞാറ്‌ ~aaRa (nn), young plant of 
paddy etc; കൃഷിക്കാര്‍ ഞാറ്‌ 
പറിക്കുന്നു 


ഞാറ്റടി ~aaRRTi (nn,comp), nursery 
of paddy; ഞാറ്റടിയില്‍ ഞാറ്‌ 
വളര്‍ന്നു നില്‍ക്കുന്നു 

ഞാറ്റുപാട്ട്‌ ~aaRRupaaTT@ 
(nn,comp), folk songs sung by the land 


laboures while transplanting paddy 
seedlings; കൃഷിക്കാര്‍ 
ഞാറുനടുമ്പോള്‍ ഞാറ്റു 
പാട്ടുപാടി 


ഞാറ്റുമുടി ~aaRRumuTi (nn,comp), 
bunch of paddy seedlings; സ്ത്രീകള്‍ 


ഞാറ്റുമുടി തലയിലെടുത്തു 
കൊണ്ടു പോകുന്നു 
ഞാറ്റുവേല ~aaRRuveela 


(nn,comp), certain periods of an year 


considered to be auspicious — for 
cultivation; ഞാറ്റുവേല 
സമയത്ത്‌ കൃഷിതുടങ്ങി 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഞെക്കുവിളക്ക്‌ — ~ekkuviLakka 
(nn,comp), torch light; മധു ഞെക്കു 
വിളക്കുമായി നടന്നു 

ഞെക്ക്‌ ~ekka (vt), squeeze; രവി 
പഴം ഞെക്കി 

ഞെങ്ങ്‌ ~enna (vi), be squeezed; 
ബസ്സില്‍ ഞെങ്ങി ഞെരുങ്ങി 
ആളുകള്‍ യാത്ര ചെയ്യുന്നു 
ഞെടുക്കം ~eTukkaM (nn), tremor; 
വെടിക്കെട്ടിന്റെ ശബ്ദം കൊണ്ട്‌ 


കെട്ടിടങ്ങള്‍ക്ക്‌ ഞെടുക്കം 
ഉണ്ടായി 

ഞൊട്ടാഞടുങ്ങ്‌ — ~oTTaa~aTugna 
(nn), plant (impatiens, _ balsamina); 


കുട്ടി ഞൊട്ടാഞടുങ്ങിന്റെ ഇല 
പറിച്ചു 


ഞെട്ട്‌ -ന്നം (nn), foot stalk of a leaf; 


ഇലയുടെ ഞെട്ട്‌ കൂട്ടി 
അടര്‍ത്തിക്കളഞ്ഞു 

ഞെട്ട്‌ ~aTTa (vt), be shocked; ആ 
ശബ്ദം കേട്ട്‌ ഞാന്‍ 
ഞെട്ടിപ്പോയി 

ഞെരിക്ക്‌ ~erikka (vt), crush; 


ധൃതരാക്രൂര്‍ ഭീമന്‍റെ വിഗ്രഹം 
ഞെരിച്ചു 
ഞെരിച്ചില്‍ ~ericcil (nn), bruising; 


ശരീരത്തില്‍ ഞെരിച്ചില്‍ 
അനുഭവപ്പെട്ടു 

ഞെരിഞ്ഞില്‍ ടി ദാ), 
medicinal 10 സനിധ Trerrestri; 


ഞെരിഞ്ഞിലില്‍ പൂ ഉണ്ടായി 


ഞെരിട്‌ ~eriTa (vb), squeeze with 
fingers; അമ്മ ഓറഞ്ച്‌ ഞെരിടി 


ഞെരിയ്‌ ~criya (vi), be crushed; 
കാട്ടിലൂടെ നടന്നപ്പോള്‍ 
ഇലകള്‍ ഞെരിയുന്ന ശബ്ദും 
കേട്ടു 

ഞെരുക്കം ~erukkaM (nn), tightness; 
ശരീരത്തിന്‌ ഞെരുക്കം 
അനുഭവപ്പെട്ടു 

ഞെരുക്കം ~erukkaM (nn), state of 
being crowded; ഞെരുക്കത്തില്‍ 
പെട്ട്‌ കുറേ പേര്‍ മരിച്ചു 
ഞെരുക്ക്‌ 
എല്ലാവരും 
ഞെരുക്കി 
ഞെരുങ്ങ്‌  ~eruyna (vi), 1൦ 
congested; ജനക്കൂട്ടത്തില്‍പ്പെട്ട്‌ 
ഒരാള്‍ ഞെരുങ്ങുന്നു 
ഞെരുപ്പോട്‌ — ~eruppooTa (nn), 
stove; തണുപ്പുകാലത്ത്‌ 
ഞെരുപ്പോട്‌ ഉപയോഗിക്കുന്നു 


ഞെളിക്ക്‌ ~cLikka ൨൧, bend the 


~erukk9 (vt), oppress; 
ചേര്‍ന്ന്‌ ഒരാളെ 


body backwards; നീ 
എന്തിനാണിങ്ങനെ 
ഞെളിക്കുന്നത്‌ 
ഞെളിപിരികൊള്ള്‌ 
~eLipirikoLLa (comp vb), wriggle; 
വേദനകൊ, ഉണ്ണി 
ഞെളിപിരികൊണ്ടു 

ഞെളിയ്‌ ~eLiya (vi), bend the body 
backward; രവി ഞെളിഞ്ഞ്‌ 
നടക്കുന്നു 

ഞെളിയ്‌ ~eLiya (vi), be haughty; 
മധു അഹങ്കാരം കൊണ്ട്‌ 
ഞെളിയുന്നു 





211 


MALAYALAM നയ 


Compiled & Edited by Dr.V. Saratchandran Nair 





ഞെളിവ്‌ ~eLiva (nn), pomposity; 


മധുവിന്റെ ഞെളിവ്‌ 
എല്ലാവരും വെറുത്തു 
ഞൊറി ഡ്‌ മ്മ, ധി 
വസ്ത്രത്തില്‍ കുറേ ഞൊറി 
ഉണ്ടായിരുന്നു 

ഞൊറിയ്‌ ~oRiya (vt), fold; 


തുണി ഞൊറിയുടുത്തു 


came! ~eela (vi), hang as an ornament; 


രാധയുടെ ചെവിയില്‍ എന്തോ 
ഞേലുന്നു 


ഞൊടി ൦ സത). ടി; 
ഞൊടിയിടയില്‍ അയാള്‍ 
തിരിച്ചുവന്നു 

ഞൊടിക്ക്‌ ~oTikka ൮), snap the 


finger; മധു കൈ ഞൊടിക്കുന്നു 
ഞൊടിപ്പ്‌ ~oTipp2? (nn), snapping 
the ഒന രവിയുടെ 
ഞൊടിപ്പുകേട്ട വേണു 
തിരിഞ്ഞു നോക്കി 

ഞൊട്ട ~oTTa (nn), cracking sound of 


joints of the body; രവി 
ഞൊട്ടയുണ്ടാക്കുന്നു 
ഞൊട്ടയൊടിക്ക്‌ ~o TTayoTikka 
(comp vb), crack the joints of the fingers; 
ഞൊട്ടയൊടിക്കുന്ന ശീലം 
നല്ലതല്ല 

ഞൊണ്ട്‌  ~oNTa (vb), ണാ; 


അയാള്‍ ഞൊണ്ടി നടക്കുന്നു 
ഞൊറി ~oRi (nn), pleets on the back 


particularly by christian woman; 
അവരുടെ 
ഞൊറിയില്‍ പിടിച്ച്‌ കുട്ട്‌ 


വലിക്കുന്നു 


ഞോട്‌ ൦016 (൮), _—_—knock; 
ഉണ്ണിയുടെ തലയില്‍ ആരോ 
ഒരു ഞോട്‌ ഞോണ്ടി 
ഞോണ്ടല്‍  ~ooNTal (nn), 
Mow ഞോണ്ടല്‍ നല്ലതല്ല 
ഞോണ്ട്‌ 
കുട്ടികള്‍ 
വെറുതെയിരിക്കുമ്പോള്‍ 
തമ്മില്‍ തമ്മില്‍ ഞോണ്ടുന്നു 
ട്രക്ക്‌ Takka (nn), tuck; ഷര്‍ട്ടില്‍ 
പിന്‍ഭാഗത്ത്‌ ഒരു ടക്കിട്ടു 


stir; 


~ooNTa (vb), scratch; 


ടണ്‍ TaN (nn), ton; പത്തു ടണ്‍ 
ഭാരത്തിലധികം ഒരു ലോറി 
വലിയ്ക്കില്ല 

ടമാനം TamanaM (nn), kind of 
musical instrument; ടമാനം ഒരു 
തരം സംഗീതോപകരണമാണ്‌ 
ടവല്‍ Taval (nn), towel; ടവല്‍ 
ഉണങ്ങാനിട്ടു 

ടാക്സി Taakasi (nn), taxi; രവി 
ഒരു ടാക്സിയില്‍ കയറി 
പോയി 


ടാക്‌സ്‌ Taakasd (nn), tax; അവന്‍ 
വീടിന്‍റെ ടാക്‌സ്‌ അടച്ചു 

ടാഗ്‌ Taaga (nn), tag; ഞാന്‍ ഒരു 
ടാഗുകൊണ്ട്‌ പേപ്പര്‍ കൂട്ടി 
കെട്ടി 

ടാങ്ക്‌ Taanke (nn), tank; ടാങ്കില്‍ 
വെള്ളം നിറഞ്ഞുകവിഞ്ഞു 
ടാപ്പ്‌ സാ (nn), tap; രവി ടാപ്പ്‌ 
തുറന്നിട്ടു 

ടിക്കറ്റ്‌ സിച്ഡം അഃ). 
കണ്ടക്ടര്‍ ടിക്കറ്റ്‌ തന്നു 


ticket; 





212 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ടിക്ക്‌ മാര്‍ക്ക്‌ Tikkamaakkke (nn), 
tick mark; ചില കോളങ്ങളില്‍ 
ഞാന്‍ ടിക്ക്‌ മാര്‍ക്കിട്ടു 
ടിപ്പണി TippaNi (nn), commentary; 
പഴയ ഗ്രന്ഥത്തിന്‌ രഘു 
ടിപ്പണി തയ്യാറാക്കി 


ടിപ്പ്‌ Tippa (nn), tip (small reward to 
servant or peon); മധു ഹോട്ടലില്‍ 
ടിപ്പു കൊടുക്കാറുണ്ട്‌ 

ടീ Tii (nn), tea, രവി ടീ കുടിച്ചു 
ടീക Tiika (nn), commentary; മധു 
ഒരു പുസ്തകത്തിനു ടീക 
തയ്യാറാക്കി 

ടീകാകാരന്‍ Tiikaakaaran (nn,comp), 
commentator; ടീകാകാരന്‍ 
കൃതിക്ക്‌ ചില പുതിയ 
മാനങ്ങള്‍ നല്‍കി 


ടെക്സ്റ്റ്‌ ര്യം (nn), text the 
actual word for text book; ഈ 
ടെക്സ്റ്റില്‍ പുതിയ 
വിഷയങ്ങള്‍ ഉള്‍പ്പെടുത്തണം 
ടെന്‍ഡര്‍ TenDaR (nn), tender; 
പ്രതരത്തില്‍ പാലം പണിയാന്‍ 
ടെന്‍ഡര്‍ വിളിച്ചിട്ടുണ്ട്‌ 
ടെലിഗ്രാം TeligRaaM (nn), telegram; 


മരിച്ച കാര്യം അറിയാന്‍ 
ടെലിഗ്രാം അയച്ചു 
ടെലിഗ്രാഫ്‌ — Teligraaph (൭), 
telegraph, അവന്‌ ജോലിക്ക്‌ 
ചേരാന്‍ ടെലിഗ്രാഫ്‌ 
ക നിന്ന്‌ 
ടെലഗ്രാം കിട്ട്‌ 


ടെലിഫോണ്‍ സ്ലം (nn), 
telephone; ടെലിഫോണിലൂടെ 
ഞങ്ങള്‍ സംസാരിച്ചു 


ടെലിവിഷന്‍ സ്ധവ്ധ്ഫ (nn), 
television; ഇന്ന്‌ ടെലിവിഷന്‍ 
ഇല്ലാത്ത വീടില്ല 


ടെലിസ്ക്കോപ്പ്‌ Telisakkoopa (nn), 
telescope; ടെലിസ്‌ക്കോപ്പിലൂടെ 
ഞങ്ങള്‍ നക്ഷത്ര സമൂഹത്തെ 
വീക്ഷിച്ചു 


ടേപ്പ്‌ Teeppa (nn), tape; ഞാന്‍ 
ഒരു ടേപ്പു കൊണ്ട്‌ തുണി 
ആളന്നു 

QOS Tai (nn), tie; അദ്ദേഹം ടൈ 
അണിയുന്നു 


ടൈഫോയിഡ്‌ TaiphoyiDa (nn), 
typhoid — fever; ടൈഫോയിഡ്‌ 
പിടിപെട്ട്‌ കുറേപ്പേര്‍ മരിച്ചു 


send TauN (nn), town (a principal 
place in a district); ഞങ്ങള്‍ 
ടൌണില്‍ പോയി 

ട്രങ്ക്‌ Tranka (nn), trunk; രാധ ട്രങ്ക്‌ 
തുറന്നുനോക്കി 

ട്രസ്റ്റി സ്നേ (nn), സം; 
മാധവന്‍ ക്ഷേത്രത്തിലെ ട്രസ്റ്റി 
ആയിരുന്നു 

ട്രാംവണ്ടി TRaaMvaNTi (nn), tram 
car; ഭ്രാംവണ്ടിയിലാണ്‌ 
ഞങ്ങള്‍ യാത്ര ചെയ്തത്‌ 
ട്രെയിന്‍ ൯൦൭൩ (nn), അനു 
ട്രെയിനില്‍ യാത്ര ചെയ്യണം 
ട്രഷറി TreSaRi (nn), treasury; 
പ്രതിപക്ഷം ട്രെഷറി 
ശൂന്യമാണെന്ന്‌ പരാതിപ്പെട്ടു 





213 


MALAYALAM -~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഡംഭ്‌ ചന (nn), __ pride; 
സേതുവിന്‍റെ ഡംഭ്‌ എല്ലാവരും 
വെറുത്തു 

ഡക്കാന്‍ Dakkan (nn), decan plateau 
of South _ India; ഡക്കാനില്‍ 
ഇപ്പോള്‍ തണുപ്പു കുറവാണ്‌ 
ഡങ്കാരം DaykaaraM (nn), sound of 
bow string; അകലെ എവിടെ 
നിന്നോ ഡങ്കാരം കേള്‍ക്കുന്നു 
ഡസന്‍ Dajan, Dasan (nn), dozen; 
മധു ഒരു ഡസന്‍ ഓറഞ്ച്‌ 
വാങ്ങി 

ഡപ്പ Dappa (nn), metal drum; മധു 
ഒരു ഡപ്പയില്‍ മരുന്നു നിറച്ചു 
ഡപ്യൂട്ടേഷന്‍ DapyuuTTee$an (nn), 
deputation; ഈ ഓഫീസില്‍ നിന്ന്‌ 


ഒരാള്‍ ഡപ്യൂട്ടേഷനില്‍ 
പോയിട്ടുണ്ട്‌ 
ഡബിള്‍ 2൧൮. (nn), ഡം; 


സിനിമാനടന്‍ ഡബിള്‍ റോളില്‍ 
അഭിനയിച്ചു 


ഡമരു Damaru (nn), ലി! drum; 
കൃഷ്ണന്‍ ഡമരു 
കൊട്ടിക്കൊണ്ടിരുന്നു 

ഡയറി DayaRi (nn), diary; ഞാന്‍ 
ഡയറി എഴുതാറുണ്ട്‌ 

ഡയറി DayaRi (nn), daily record; 
പോലീസുകാര്‍ ദിവസേന 
ഡയറി എഴുതുന്നു 

ഡയറി DayaRi (nn), cattle farm; 
അമ്മ ഡയറിയില്‍ പോയി 
പാലു വാങ്ങി 

ഡര്‍ബാര്‍ DaRbaaR (nn), royal 


assembly; രാജാവിന്റെ 


ഡര്‍ബാറിലേക്ക്‌ വീര്‍ബല്‍ 
വന്നു 

ഡാവ്‌ ഉകഷ്ഷം (nn), ദ്വേ; 
പട്ടാളക്കാരന്‍ ഓരോ 
WIAA 
പറഞ്ഞുകൊണ്ടിരുന്നു 
ഡിപ്പാര്‍ട്ട്‌ മെന്റ്‌ 
DippaRTTumenRe (nn), department; 
മധു ഡിപ്പാര്‍ട്ടുമെന്റിലേക്കു 
പോയി 

ഡിപ്പോ 200൦0 (nn), depot; 
ഡിം അടച്ചതുകൊണ്ട്‌ 
ഉണ്ണിക്ക്‌ ഒന്നും വാങ്ങാന്‍ 
കഴിഞ്ഞില്ല 


ഡിപ്പോസിറ്റ്‌ —DipposiRRa ൫), 
deposit; മധു ബാങ്കില്‍ പണം 
ഡിപ്പോസിറ്റു ചെയ്തു 
ഡിപ്ലോമ 0ലിംസ്മ (nn), Diploma; 
ലൈബ്രറി സയന്‍സില്‍ 
രാധയ്ക്ക്‌ ഡിപ്പോമയുണ്ട്‌ 


ഡിമാന്‍ഡ്‌ DimaanDa (nn), demand; 
ഇപ്പോള്‍ പഞ്ചസാരയ്ക്കു നല്ല 
ഡിമാന്റാണ്‌ 


ഡിവിഷന്‍ Divi$an (nn), division; 


കൃഷ്ണന്‍ ഏതു 
ഡിവിഷനിലാണ്‌ ജോലി 
ചെയ്യുന്നത്‌ 

ഡിസംബര്‍ DisaMbaR ൫), 
december; ഡിസംബറില്‍ 
വല്ലാത്ത തണുപ്പാണ്‌ 

ഡോക്ടര്‍ DookTaR (nn), doctor; 
ഡോക്ടര്‍ മരുന്നു 
കൊടുക്കുന്നു 





214 


MALAYALAM - ENGLISH DICTIONARY 


ഡോബി Doobi (nn), washer man; 


മധു ഡോബിയുടെയടുത്ത്‌ 
തുണി വാങ്ങാന്‍ പോയി 


ഡോസ്‌ 2൦൦5൭ (nn), ദള; 
മരുന്ന്‌ ഡോസ്‌ തെറ്റിച്ചു 
കഴിക്കരുത്‌ 


ഡ്രസ്സ്‌ DRassa (nn), dress; ഡ്രസ്സ്‌ 
വാങ്ങാന്‍ അച്ഛന്‍ ടൌണില്‍ 
പോയി 


ഡ്രാഫ്റ്റ്‌ DRaphaRRe (nn), demand 
draft; രഘു ഒരു ഡ്രാഫ്റ്റ്‌ 
എടുത്തു 

ഡ്രോയര്‍ DRaayaR (nn), drawer; 
മേശയുടെ ഡ്രോയറില്‍ ഒരു 
പെന്‍സിലുണ്ട്‌ 


ഡ്രായിംഗ്‌ DRayiMge (nn), drawing; 


രാധ ഡ്രായിംഗ്‌ ക്ലാസില്‍ 
പോയി 

ഡ്രില്‍ 2 (nn), ലേ; ഡ്രില്‍ 
നടക്കുമ്പോള്‍ കുട്ടികള്‍ 
ബഹളം കൂട്ടി 

ഡ്രെയിനേജ്‌ —DReineeja_— (nn), 
drainage; ഡ്രെയിനേജിലൂടെ 
അഴുക്കു വെള്ളം ഒഴുകുന്നു 
ഡ്രൈവര്‍ DraivaR (nn), driver; 
മന്ത്രിയുടെ ഡ്രൈവര്‍ 
അപകടത്തില്‍ പെട്ടു 

ഡ്ഃക്ക Dhakka (nn), large drum; 
രാമന്‍ ഒരു 


വടക്കകൊട്ടിക്കൊണ്ടിരിക്കുന്നു 


തകിട്‌ ചട (nn), thin metal sheet; 
ലോഹം അടിച്ചു പരത്തി 
തകിട്‌ ഉണ്ടാക്കി 


Compiled & Edited by Dr.V. Saratchandran Nair 


തകരം takaraM (nn), tin; തകരം 
കൊണ്ടുള്ള പാത്രമായിരുന്നു 
അത്‌ 

തകരഡപ്പി takaraDappi_(nn,comp), 
can; മധു ഒരു തകരഡപ്പിയില്‍ 
എന്തോ നിക്ഷേപിച്ചു 
തകരപ്പാത്രം takarappaatRaM 


(nn,comp), ട്ടി പ്‌ tin; 
തകരപ്പാത്രം നിലത്തുവീണു 


ചുളുങ്ങി 

തകരാറ്‌ takaRaaRa (nn), mishap; 
വൈദ്യുതി പ്രവാഹത്തില്‍ 
തകരാറുണ്ടായി 

തകര്‍ക്ക്‌ — takaRKka (൧. demolish; 
ശത്രു രാജ്യത്തെ തകര്‍ക്കാന്‍ 


രാജാവ്‌ ഭടന്മാരോട്‌ 
ആവശ്യപ്പെട്ടു 

തകര്‍ച്ച takaRcca (nn), collapse; 
തകര്‍ച്ചയെ 
നേരിട്ടുകൊണ്ടിരിക്കുന്ന 
വ്യവസായങ്ങളെ 
സംരക്ഷിക്കണം 

തകര്‌ takara (vi), ഉ% crushed; 
ഇവിടെ എല്ലാ 
മനുഷ്യബന്ധങ്ങളും തകരുന്നു 
തകില്‍ ചി (nn), kettle drum; 
അവന്‍ തകിലു കൊട്ടി 
തകൃതി ചമ (അ. ഷ്മ 
extravagance; ഓണാഘോഷങ്ങള്‍ 
തകൃതിയായി നടക്കുന്നു 

തക്ക takka (൭2. Proper; 
തക്കസമയത്ത്‌ അയാള്‍ 
വന്നതുകൊണ്ട്‌ രവി 
രക്ഷപ്പെട്ടു 





215 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തക്കവണ്ണം takkavaNNaM (adv), apt; 
തക്കവണ്ണമുള്ള ചികിത്സ 
കിട്ടിയാല്‍ രോഗി രക്ഷപ്പെടും 


തക്കാളി takkaaLi (nn), 40൩010) 
തക്കാളിയുടെ നിറം 
ചുവപ്പാണ്‌ 

തക്കിടി ചന (nn), ധര്‍; 


അവന്‍ എന്തെങ്കിലുമൊക്കെ 
തക്കിടി നടത്തി രക്ഷപ്പെടാന്‍ 
ശ്രമിക്കുന്നു 

തക്ലി ചി (nn), top like apparatus for 
spinning yarn; നെയ്ത്തുകാരന്റെ 
തക്ലി തകരാറിലായി 

തങ്കം taykaM (nn), pure gold; 
ശുദ്ധമായ സ്വര്‍ണ്ണമാണ്‌ തങ്കം 


തങ്കക്കാശ്‌ tankakkaaSa_(nn,comp), 
gold coin, രാജാവ്‌ തങ്കക്കാശ്‌ 
വാരിയെറിഞ്ഞു 

തങ്കക്കുടം tankakkuTaM (nn,comp), 
golden — pot; തങ്കക്കുടത്തിനു 
പൊട്ടു വേണ്ട. 

തങ്കപ്പകിട്ടില്‍ tankppakiTTil 
(nn,comp), external _ embellishments; 
ആ തങ്കപ്പകിട്ടില്‍ ആര്‍ക്കും 
കണ്ണഞ്ചിപ്പോകും 

തങ്ങ്‌ tanga (vi), stay; ഞാന്‍ 
കോഴിക്കോട്ട്‌ ഇന്നലെ തങ്ങി 


തച്ചന്‍ —taccan (nn), carpenter; 
തച്ചന്‍ വാതിലില്‍ പണിയുന്നു 
തച്ചുശാസ്ത്രം _taccuSaasatRaM 
(nn,comp), _ architecture; തച്ചു 
ശാസ്ത്രത്തില്‍ 
വിശാരദനായിരുന്നു 
പെരുന്തച്ചന്‍ 


തച്ചോളിപ്പാട്ട്‌ വന്ന 
(nn,comp), one of the ballads of north 
Malabar in which heroic stories of 
Taccholi family is__ described; 
സ്ത്രീകള്‍ തച്ചോളിപ്പാട്ട്‌ 
പാടുന്നു 

തച്ച്‌ taccd (nn), day's wage of 
carpenter; തച്ചന്‍ ഇന്ന്‌ ഒരു 
തച്ച്‌ പണിതു 

തഞ്ചം ta~caM (nn), favourable time; 
തഞ്ചത്തിനു കിട്ടിയപ്പോള്‍ 
കാക്ക അ, 
കൊത്തിക്കൊണ്ടുപോയി 
തഞ്ചക്കേട്‌ ta~ckkooTa (nn,comp), 
disadvantage; തഞ്ചക്കേട്‌ 
എന്നല്ലാതെ എന്തു പറയേണ്ടൂ 
തഞ്ച്‌ ta~ca (vi), hesitate; അനില്‍ 
അവിടെ തഞ്ചി നിന്നു 

തട taTa (nn), obstruction; ഓവില്‍ 
ഒരു തട വെച്ചു 


പ്പം 


തട taTa (nn), clum of plantain, yam 
etc; വാഴയുടെ Os 
വെട്ടിയെടുത്തു 

തടം taTaM (nn), basin around a tree; 
തടത്തില്‍ ചാണവും 
ചാരവുമിട്ടു 

തടം taTaM (nn), shore of river etc; 
നദീതടങ്ങളില്‍ പണ്ട്‌ മനുഷ്യര്‍ 
ജീവിച്ചിരുന്നു 


തടങ്കല്‍ taTankal (nn), detention; 
തടങ്കലില്‍ വെച്ച പുള്ളി 
രക്ഷപ്പെട്ടു 





216 


MALAYALAM ~ ENGLISH DICTIONARY 


തടയ്‌ = taTaya ൨൧, മനേ 
അതിക്രമിച്ചു കടന്നവരെ 
തടഞ്ഞു 

തടയ്‌ taTaya (vt), block up; 
വാഹനങ്ങളെയെല്ലാം 

അവിടെ തടയുന്നു 

തടയ്‌ taTaya (vt), choke up; 
അയാള്‍ക്കു വായുരടസ്സം 
ഉണ്ടായി 

തടവല്‍ taTaval (nn), massaging; 
അമ്മയുടെ തടവല്‍ കൊണ്ട്‌ 
കുട്ടി ഉറങ്ങി 

തടവുകാരന്‍ taTavukaaran (comp 
vb), _ prisoner; തടവുകാരന്‍ 
തടവുചാടി 

തടവുശിക്ഷ taTavuSik$a (nn,comp), 
imprisonment; കുറ്റവാളി 
തടവുശിക്ഷ കഴിഞ്ഞ്‌ 
പുറത്തിറങ്ങി 


തടവ്‌ ൩൭ (nn), imprisonment; 
അയാളുടെ തടവ്‌ നീട്ടി 


തടവ്‌ ചാട്‌ taTava caata (vt), jump 
from detention; ജയില്‍ പുള്ളി 
തടവു ചാടി 

തടവ്‌ taTava (vt), rub gently; അമ്മ 
കുട്ടിയെ തടവുന്നു 

തടസ്സം taTassaM (nn), hindrance; 
ബ ഇതുവഴി വരാനുള്ള 
തടസ്സം നീങ്ങി 

തടാകം ശിഖി = (nn), _ lake; 
തടാകത്തില്‍ കുറേപ്പേര്‍ നീന്തി 


Compiled & Edited by Dr.V. Saratchandran Nair 





തടി ണ (nn), log of wood; 
മരത്തിന്‍റെ തടിയില്‍ ഒരു 
പോടുണ്ട്‌ 

തടി taTi (nn), wood; മധു ഒരു 
തടി മുറിച്ചു 

തടി ണ (nn), body; വാസുവിന്‌ 
തടി കൂടുതലാണ്‌ 

തടി taTi (nn), thickness, നല്ല 
തടിയുള്ള ഒരു 
പുസ്തകമാണത്‌ 

തടി ൩ (nn), timber; ഇവിടെ 
മരം, തടി എന്നിവ ലഭ്യമാണ്‌ 
തടിക്ക്‌ സഭ (vi), become fat; 
അമ്മ ഈയിടെ വല്ലാതെ 
തടിച്ചു 

തടിച്ച taTicca (adj), fat; ഒരു 
തടിച്ച സ്ത്രീ അതുവഴി 
പോകുന്നു 

തടിതപ്പ്‌ ന്യാ (comp vb), escape; 
രവി അവിടെ നിന്ന്‌ എന്തോ 
പറഞ്ഞ്‌ തടിതപ്പി 

തടിപ്പ്‌ taTippa (nn), _ swelling; 
അച്ഛന്റെ കാലില്‍ എന്തോ 
തടിപ്പ്‌ ഉണ്ട്‌ 

തടിമിടുക്ക്‌ taTimiTukka (nn,comp), 
physical strength; തടിമിടുക്കു 


കൊണ്ടു മാത്രം കാര്യമില്ല 
തടിയന്‍ ൬൭൩ (nn), fat person; 
മധു ഒരു തടിയനാണ്‌ 

തടുക്ക്‌ taTukka (nn), small mat; 
അമ്മ തടുക്കു വിരിച്ചിട്ടു 
തടുക്ക്‌ taTukka (vt), __ impede; 
ശത്രുക്കളെ സൈന്യം തടുത്തു 





217 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തടുപ്പിക്ക്‌ taTuppikka (vt), make the തട്ടിപ്പറിക്ക്‌ taTTippaRikka (comp 


animal സ്മ പശുവിനെ 
തടുപ്പിക്കാന്‍ കൊണ്ടുപോയി 
തട്ടം taTTaM (nn), metal plate; ഒരു 
തട്ടത്തില്‍ കുറേ അരിയെടുത്തു 
തട്ടം ച (nn), veil worn by 
muslim women; ആമിന തട്ടം 
കൊണ്ട്‌ തല മൂടി 
തട്ടാന്‍ സമ (nn), 
തട്ടാന്‍ മാല പണിതു 
തട്ടി ൩ (nn), wooden screen; ഒരു 
തട്ടികൊണ്ട്‌ ആ വീടു 
മറച്ചിരുന്നു 

തട്ടിക്കളയ്‌ taTTikkaLya (comp vb), 


goldsmith; 


hit and cause to loss; കൈയ്യില്‍ 
വന്ന മഹാലക്ഷ്മിയെ 
തട്ടിക്കളഞ്ഞു 


തട്ടിക്കളയ്‌ taTTikkaLya (comp vb), 
kill; തട്ടിക്കളയുമെന്ന്‌ അയാള്‍ 
ഭീഷണിമുഴക്കി 

തട്ടിക്കിഴിക്ക്‌ taTTikkiZikka (comp 
vb), subtract; ആകെ തുകയില്‍ 
നിന്ന്‌ 25 രൂപ തട്ടിക്കിഴിച്ചു 


തട്ടിക്കേറ്‌ സം (comp vb), 


blame മിടു വെറുതെ 
എന്തുകാര്യത്തിനും പ്രദീപ്‌ 
തട്ടിക്കേറുന്നു 

തട്ടിക്ക്‌ ്ബാഭ (vt), deceive; 
അയാള്‍ എപ്പോഴും 


ആള്‍ക്കാരെ തട്ടിക്കുന്നു 
തട്ടിപ്പറി ണ്ണാ സല, theft; 
ഇന്നു നടക്കുന്ന ഈ തട്ടിപ്പറി 
അവസാനിപ്പിക്കണം 





218 


vb), take off by force; കാക്ക 
കുട്ടിയുടെ കൈയ്യില്‍ നിന്ന്‌ 
അപ്പം തട്ടിപ്പറിച്ചു 

തട്ടിപ്പ്‌ ണ്ണ (nn), ആധ 
നഗരങ്ങളില്‍ പല 
തരത്തിലുള്ള തട്ടിപ്പ്‌ 
നടക്കുന്നു 

തട്ടിമൂളിക്ക്‌ taTTimuuLikka (comp 
vb), talk as if he knows; 
ഒന്നുമറിയില്ലെങ്കില്‍ 
എന്തെങ്കിലും തട്ടിമൂളിക്കുന്ന 


സ്വഭാവം ചിലര്‍ക്കുണ്ട്‌ 
തട്ടിയെടുക്ക്‌ taTTiyeTukka (comp 


vb), ലി കൊള്ളക്കാര്‍ 
ആഭരണങ്ങളെല്ലാം 
തട്ടിയെടുത്തു 


തട്ടുമ്പുറം taTTumbuRaM (nn,comp), 
attic; തട്ടുമ്പുറത്ത്‌ ഒരു എലി 
ചത്തു 

തട്ടുപടി taTTupaTi (nn,comp), place 
for sitting attached to the wooden 
building; കുട്ടി തട്ടു പടിയില്‍ 
ഇരുന്നു 

തട്ട്‌ ണം (nn), rack; അവള്‍ ആ 
തട്ടില്‍ പാത്രങ്ങള്‍ അടുക്കി 
വച്ചു 

തട്ട്‌ ണ്ണ (nn), knock; പുറത്ത്‌ 
വാതിലില്‍ തട്ടു കേള്‍ക്കുന്നു 


തട്ട്‌ നട (nn), ceiling; വീടിന്റെ 
തട്ടില്‍ ഒരു പല്ലി ഇരിക്കുന്നു 


തട്ട്‌ ണ്ണ (vt), kill; പോക്കിരി 
തന്നെ തട്ടുമെന്ന്‌ 
ഭീഷണിപ്പെടുത്തി 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തണങ്ങ്‌ taNanya (nn), leaf of an 
arceanut palm; കുട്ടി ഒരു തണങ്ങ്‌ 
വലിച്ചുകൊണ്ടു വന്നു 


തണല്‍ taNal (nn), shadow; രാധ 
വൃക്ഷത്തിന്‍റെ തണലില്‍ 
ഇരുന്നു 

തണിയ്‌ taNiya (vi), _ satiate; 
വിശപ്പു തണിയുന്നതുവരെ 
അവന്‍ ആര്‍ത്തിയോടെ 
തിന്നു 


തണുക്ക്‌ taNukke (vi), feel cold; 
ഇവിടെ വല്ലാതെ തണുക്കുന്നു 
തണുത്ത  taNutta (adj), cold; 
തണുത്ത ഒരു പ്രഭാതത്തിലാണ്‌ 
അയാള്‍ വന്നത്‌ 


തണുപ്പിക്ക്‌ taNuppikka വ), freeze; 


ഫ്രിഡ്ജില്‍ വെച്ച്‌ വെള്ളം 
തണുപ്പിക്കുന്നു 

തണുപ്പ്‌ —taNuppa_— (nn), ദ 
ഇന്നും രാവിലെ നല്ല 
തണുപ്പുണ്ടായിരുന്നു 
തണ്ടാന്‍ taNTaan (nn), caste in 
Kerala; അവന്‍ ഒരു 
തണ്ടാനാണത്രേ 

തണ്ട്‌ taNTa സ്ത, ടിന; 


ചെടിയുടെ തണ്ടിലൂടെ 
ഇലകളില്‍ എത്തുന്നു 
തണ്ട്‌ taNTa (nn), stalk; കുട്ടി ഒരു 
തണ്ട്‌ ഒടിച്ചെടുത്തു 


ജലം 


തണ്ട്‌ ചന്നം സല, ടിപി 
അമരക്കാരന്‍ തണ്ടില്‍ 
ഇരുന്നു 


തണ്ട്‌ taNTa (nn), pride; അവന്‌ 
ഭയങ്കര തണ്ടാണെന്ന്‌ 
എല്ലാവരും പറഞ്ഞു 


തണ്ടുവലിക്ക്‌ taNTavalikka (vb, 
comp), tow a boat; അയാള്‍ കുറേ 
വര്‍ഷങ്ങള്‍ വള്ളത്തില്‍ 
തണ്ടു വലിക്കുകയായിരുന്നു 
തണ്ണി ധീ (nn), water; തണ്ണി 
എന്ന വാക്ക്‌ വെള്ളത്തിനു 
തുല്യമായി ഭാഷയില്‍ 
ഉപയോഗിക്കുന്നില്ല 

തണ്ണി taNNi (nn), liquor; അയാള്‍ 
എപ്പോഴും തണ്ണിയാണ്‌ 
തണ്ണിമത്തന്‍ ചന്നം (nn), 
water melon; രവി തണ്ണിമത്തന്‍ 
തിന്നു 

തണ്ണീര്‍പന്തല്‍ taNNiiRpantal 
(nn,comp), temporary shed where water 
is served freely; ഞങ്ങള്‍ 
തണ്ണീര്‍പന്തലില്‍ വിശ്രമിച്ചു 





തണ്ണീര്‍ —taNNiiR ശ്ര). water, 
ദാഹിക്കുന്നു, കുളിര്‍ തണ്ണീര്‍ 
തരൂ വ 
തല്‍ക്ഷണം ttak$aNaM (൭൧), 
instantly; ശ്രീകൃഷ്ണന്‍ 
തല്‍ക്ഷണം വന്നു എല്ലാവരും 
എഴുന്നേറ്റു 

തത്ത ഗ്ന (nn), ഉന്ന; 
വയസ്സായ തത്ത ഭാഷ 
പഠിക്കില്ല 

തത്ത്‌ ണ്ണം (vi), jump; കിളി 
വീട്ടു മുറ്റത്തു തത്തി 
നടക്കുന്നു 





219 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തത്ത്‌ ണം (vi), walk with faltering 
steps; കുഞ്ഞുങ്ങള്‍ തത്തി 
തത്തിനടക്കുന്നു 

തത്ത്വം taTTvaM (nn), philosophy; 
തത്ത്വം പറഞ്ഞവന്‌ 
മുള്‍ക്കിരീടം നല്കി 


തത്ത്വം taTTvaM (nn), substance; 
എന്താണ്‌ അതിന്റെ തത്ത്വം 


തത്വചിന്ത tatvacinta (nn), 
philosophy; മനുഷ്യനാണ്‌ എല്ലാ 
തത്വചിന്തകളും ഉണ്ടാക്കിയത്‌ 
തത്വജ്ഞാനം taTTvaj~aanaM 
(nn,comp), knowledge of the divine is 
philosophy; തത്വജ്ഞാനമുള്ളവന്‍ 
തത്വജ്ഞാനി 


തത്പര tatapara (adj), interested; 
തത്പര കക്ഷികള്‍ക്ക്‌ 
രാജ്യത്തെ അടിയറവയ്ക്കില്ല 


ay ee tatRappaaTa (nn), hurry; 
ജീവിക്കാനുള്ള തത്രപ്പാടിലാണ്‌ 
അവര്‍ 


തത്വജ്ഞാനി tattaj~aani_(nn,comp), 
philosopher; സോക്രട്ടീസ്‌ 
തത്വജ്ഞാനിയായിരുന്നു 
തത്വശാസ്ത്രം tattaSastRaM 
(nn,comp), philosophy; @qJ@Q2 
തത്വശാസ്ത്രത്തില്‍ 
അപാരപണ്ഡിതനായിരുന്നു 


തത്സമം tatsamaM —(nn,comp), 
borrowed words without modifications; 
ഭാഷയില്‍ തത്സമങ്ങളില്‍ 


ഉപയോഗിക്കപ്പെടുന്ന 
വാക്കുകള്‍ അനവധി യുണ്ട്‌ 


തഥാഗതന്‍ tathagatan (nn), buddha; 
തഥാഗതന്‍ അന്വേഷണത്തിന്റെ 
വഴിയിലായിരുന്നു 


തഥൈവ tathaiva (adv), in the same 
manner; എന്തൊക്കെ 
പറഞ്ഞിട്ടും അവന്റെ 
പ്രവൃത്തി തഥൈവ തന്നെ 


തദനന്തരം ധിഷണ (22), 
afterwards; തദനന്തരം രാജാവ്‌ 
സഭ വിട്ടു 


തദനുസാരം —tadanusaaraM__ (adv), 
accordingly; രാമന്‍ സീതയെ 
കാട്ടിലുപേക്ഷിക്കാന്‍ 
ലക്ഷ്മണനോടു 
തദനുസാരം 
പ്രവര്‍ത്തിച്ചു 
തദ്ദേശീയ taddeeSiiya (adj), of that 
place; തദ്ദേശീയരായ ജനങ്ങള്‍ 
ആ സ്ഥലം വിട്ടുപോയി 


തദ്ധിതം taddhitaM (nn), derivatives; 
തദ്ധിതങ്ങള്‍ മലയാളത്തില്‍ 
പല വിധമുണ്ട്‌ 


തദ്ഭവം tadbhavaM (nn), borrowed 


പറഞ്ഞു 
ലക്ഷ്മണന്‍ 


words from other language in a 
particular language with —_ sound 
modification; ഭാഷയില്‍ 
തദ്ഭവങ്ങളും തത്സമങ്ങളും 
ഉണ്ട്‌ 

തനത്‌ tanata (nn), one's own; തനത്‌ 
കലകള്‍ സംരക്ഷിക്കേണ്ടത്‌ 
നമ്മുടെ കടമയാണ്‌ 

തനി ബ്‌ (adj), pure; തനി 


തങ്കത്തിന്റെ മാറ്റുണ്ടായിരുന്നു 
അതിന്‌ 


220 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തനിച്ച്‌ ബി (adv), single handedly; 
അവന്‍ തനിച്ച്‌ നടന്നു 


തനിമ tanima (nn), originality; ഇന്ന്‌ 
തനിമയുള്ള വസ്തുക്കള്‍ 
കിട്ടാന്‍ ബുദ്ധിമുട്ടാണ്‌ 
എല്ലാത്തിലും കലര്‍പ്പുണ്ട്‌ 
തനിയെ taniye (adv), 
അവന്‍ എപ്പോഴും 
നടക്കുന്നു 

തന്ത tanta (nn), father; തന്തയും 
തള്ളയുമില്ലാതെ വളര്‍ന്നുവന്ന 
കുട്ടി 


alone; 
തനിയെ 


തന്തു ഡ്ഡ (nn), string; രവി 
പുസ്തകങ്ങള്‍ ഒരു തന്തു 
കൊണ്ടു കെട്ടി 

@MUMo tantRaM (nn), device; 
പ്രശ്നങ്ങളെ കൈകാര്യം 
ചെയ്യാന്‍ ത്രത്രങ്ങള്‍ 
അറിഞ്ഞിരിക്കണമത്രെ 
തന്ത്രജ്ഞന്‍ tantRaj~an (nn), trick; 
ചാണക്യന്‍ ഒരു 
ത്ര്ത്രജ്ഞനായിരുന്നു 


തന്ത്രി ഫസ്‌ (nn), string of a flute; 
വീണയുടെ തന്ത്രികള്‍ അവള്‍ 
മീട്ടി 

തന്ത്രി ഫസ്‌ (nn), person who 
performs tantrik rites in a temple; 
ക്ഷേത്രത്തിലെ തന്ത്രി മരിച്ചു 
തന്ത്രി ഷബ്ഡ്‌ (nn), ഷ്മ 
ശരീരത്തിലെ ഓരോ 
ത്ര്ത്രികളിലും വേദനിക്കുന്നു 


തന്നിഷ്ടം (൪4 (nn,comp), one's 


own desire; തന്നിഷ്ടം പോലെ 


ജീവിക്കുവാന്‍ രവി 
ഇഷ്ടപെടുന്നു 

തന്നെ tanne (adv), alone; രാധ 
എപ്പോഴും തന്നെയിരിക്കുന്നു 
തമ്പി ൩ (nn), younger brother; 
തമ്പിയുടെ പേരെന്താണ്‌ 


തമ്പുരാന്‍ tamburaan (nn), 
തമ്പുരാന്‍ af/yzamgazm) 
തമ്പുരാന്‍ tamburaan (nn), god; 
എല്ലാം കാക്കുന്ന തമ്പുരാന്‌ 
സ്തുതി 

@MQ@IM_tamburaan (nn), used for 


addressing term ൨ Malayalam; 
തമ്പുരാനെ ഇവിടെ വന്നാലും 


തമ്പുരു 
instrument used for 
തമ്പുരു മീട്ടി 
തമ്പേര്‍ tambeeR (nn), big drum; 
രാജകിങ്കരന്മാര്‍ തമ്പേറില്‍ 
അടിച്ചു 

തമ്പ്‌ tampa (nn), 
പര്‍വ്വതാരോഹകസംഘം 
വഴിയില്‍ തമ്പടിച്ച്‌ 
താമസിച്ചു 
തന്മയം 
concentration; 
അഭിനയിക്കാന്‍ 
കഴിഞ്ഞു 
തന്മാത്ര tanmatRa (nn), molecule; 
പദാര്‍ത്ഥങ്ങള്‍ തന്മാത്രകള്‍ 
ചേര്‍ന്നുണ്ടായതാണ്‌ 

തന്റേടം tantReeTaM (nn), ട്‌ 
competence; തന്റേടത്തോടെ 


king; 


tamburu (nn), 


sruti; 


stringed 
മീര 


tent; 


tanmayaM (nn), 
തന്മയത്തോടെ 


മുരളിക്കു 


221 


MALAYALAM ങെ 


Compiled & Edited by Dr.V. Saratchandran Nair 





എന്തും പറയാന്‍ അവന്‍ 
ശ്രമിക്കുന്നുണ്ട്‌ 
തന്റേടം tantReeTaM (nn), 
haughtiness; അവന്റെ 
പെരുമാറ്റം തന്റേടം 
പിടിച്ചതായിരുന്നു 
തപം ല്‌ (nn), _ penance; 
മുനിമാര്‍ പണ്ട്‌ തപം 
ചെയ്തിരുന്നു 
തപസ്വി tapasvi_ (nn), ടോം; 
വസിഷ്ഠന്‍ ഒരു 
തപസ്വിയായിരുന്നു 

tapass@ (nn), penance; 


വിശ്വാമിത്രന്‍ തപസ്സുചെയ്തു 
തപാലാപ്പീസ്‌ tapaalaappiise (nn), 


post office; ഞാന്‍ 
തപാലാപ്പീസില്‍ പോയി 
എഴുത്തുവാങ്ങി 
തപാല്‍ക്കാരന്‍ tapaalkkaaran 
(nn,comp), post man; 
തപാല്‍ക്കാരന്‍ തപാല്‍ 
കൊണ്ടു വന്നു 
തപാർക്കാര്‍ഡ്‌ —tapaalkkaaRDa 
(nn), post card; അയാള്‍ 
തപാർക്കാര്‍ഡ്‌ പോസ്റ്റു 
ചെയ്തില്ല 


തപാർസ്റ്റാമ്പ്‌ tapaalsRRaambe (nn), 
postal stamp; പ്ല; 
പേരില്‍ ഒരു തപാല്‍ സ്റ്റാ 
പുറത്തിറങ്ങി 

തപാല്‍ tapaal (nn), post; 
തപാല്‍ മുടക്കമാണ്‌ 


ഇന്ന്‌ 


തപിക്ക്‌ tapikka (vi), become hot; 
മുനിക്ക്‌ കോപം മൂലം 
മനസ്സുതപിക്കുന്നു 

തപിക്ക്‌ tapikka (vi), feel sorrow; 
സീതയുടെ മനസ്സ്‌ തപിക്കുന്നു 
തപോവനം tapoovanaM (nn), forest 


in which ascetics perform penance; 
തപോവനത്തിന്റെ ശാന്തത 


നശിപ്പിക്കരുത്‌ 

തപ്തമായ taptamaaya (4), 
distressed; തപ്തമായ 
മനസ്സുമായി അവള്‍ ജീവിച്ചു 


തപ്പ്‌ എ (nn), tabor (a musical 
instrument); സ്ലീങ്ങള്‍ 
വിവാഹത്തിന്‌ തപ്പ്‌ കൊട്ടി 
പാടുന്നു 

തപ്പ്‌ tappa (vi), feel about with the 
hand for searching; അമ്മൂമ്മ 
ഇരുട്ടില്‍ തപ്പി നടക്കുന്നു 
തബല tabala (nn), musical instrument; 
സക്കീര്‍ ഹുസൈന്‍ തബലയില്‍ 
അത്ഭുതങ്ങള്‍ വിരിയിച്ചു 


ത്ര tamassa (nn), darkness; 
തമസ്സില്‍ നിന്നു 
ജ്യോതിസ്സിലേക്ക്‌ 

തമാശ tamaaSa (nn), joke; രവി 
എപ്പോഴും തമാശ 
പറയാറുണ്ട്‌ 

തമോഗുണം tamooguNaM 


(nn,comp), one among the three qualities 
of humanity; മനുഷ്യന്റെ ഒരു 





ഗുണമാണ്‌ തമോഗുണം 
തമോമയമായ —_tamoomayamaaya 
(adj), full of darkness; 


222 


പിഡി ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തമോമയമായ ഈ 
ഗുഹയിലൂടെ നാം എങ്ങനെ 
സഞ്ചരിക്കും 

തമ്മില്‍ത്തല്ല്‌ ബ്പിി[ര 
(അമ്മ), — quarrel; അവിടെ 
തമ്മില്‍ത്തല്ലുകൊണ്ട്‌ അവര്‍ 
സ്വയം നശിച്ചു 

തമ്മില്‍ 


tammil (ref), | among 
themselves; അവര്‍ തമ്മില്‍ 
കണ്ടാല്‍ 
ചിരിക്കാറുപോലുമില്ല 


തയ്ക്ക്‌ taykka (vt), sew; അയാള്‍ 
വസ്ത്രങ്ങള്‍ തയ്ക്കുന്നു 


തയ്യല്‍ക്കാരന്‍ tayyalkkaaran 
(nn,comp), tailor; തയ്യല്‍ക്കാരന്‍ 
തുണി തയ്ക്കുന്നു 


തയ്യല്‍ tayyal (nn), tailoring, രാധ 
തയ്യല്‍ പഠിക്കുന്നു 


തയ്യല്‍  tayyal (nn), —_ sewing; 
തയ്യല്‍ക്കടയില്‍ തുണി 
തയ്ക്കാന്‍ കൊടുത്തു 

തയ്യാര്‍ tayyaaR (nn), preparation; 
ജോലിക്കു വേണ്ടി രവി 


എല്ലാം തയ്യാര്‍ ചെയ്തു 

തരം taraM (nn), variety; പലതരം 
വസ്തുക്കള്‍ ആ മുറിയിലുണ്ട്‌ 
തരം taraM (nn), kind; ഏതു തരം 
പുസ്തകങ്ങളാണ്‌ നിങ്ങള്‍ക്കു 
വേണ്ടത്‌ 

തരം taraM (nn), chance; തരം 
കിട്ടിയപ്പോൾ അവന്‍ അതു 
ചെയ്തു 


തരംഗം ദില്‌ (അ), wave; 
ശബ്ദം തരംഗത്തിന്റെ 
രൂപത്തില്‍ സഞ്ചരിക്കുന്നു 


തരക്കേട്‌ tarakkeeTa (nn), 
inconvenience; എന്തു 
തരക്കേടുണ്ടെങ്കിലും അവന്‍ 
അവിടെ താമസിക്കാന്‍ 
തീരുമാനിച്ചു 

തരള ശ്ച (adj), ശി 
തരളമായ മനസ്സായിരുന്നു 
അവളുടേത്‌ 


തരി tari (nn), smail particle; ഓരോ 


ചെറിയ തരിയില്‍ പോലും 
ഈശ്വരനുണ്ടത്രേ 

തരിക്ക്‌ tarikka (vi), be numbed; 
ശരീരമെല്ലാം വല്ലാതെ 
തരിക്കുന്നു 


തരിപ്പണം tarippaNaM (nn), very 
small particle; പ്രതിമ നിലത്തു 
വീണ്‌ തരിപ്പണമായി 

തരിമണല്‍ ഫ്നലീ്ലി (9.0), 
sand; തരിമണലിലൂടെ ഞങ്ങള്‍ 


നടന്നു 
തരിവള tarival.a (nn,comp), tinkling 
bracelet; തരിവളകള്‍ 
കിലുങ്ങുന്ന ശബ്ദം രവി 
കേട്ടു 


തരിശുനിലം tariSunilaM (nn,comp), 


waste land; തരിശു നിലങ്ങള്‍ 
മനുഷ്യന്‍ കൃഷിഭൂമിയാക്കി 
മാറ്റുന്നു 


തരിശ്‌ tariSa (adj), waste; ഭൂമി 
തരിശിടരുത് 





223 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തരുണ ഡിം 
തരുണമായ 
അയാളുടേത്‌ 


തരുണാസ്ഥി ~—tarwNaasthi_—_ (nn), 
cartilage; തരുണാസ്ഥിയ്ക്ക്‌ 
കേടുപറ്റിയെന്ന്ഡോക്ടർ 
പറഞ്ഞു 


തര്‌ ഛ ൧, ളയ; രവി 
എനിക്ക്‌ പുസ്തകം തരുന്നു 
തര്‌ tara (vt), give; ഞങ്ങള്‍ 
നിനക്ക്‌ ആ പൂക്കള്‍ തരാം 


തര്‍ക്കം taRkkaM (nn), 
ഭൂമിയിന്മേലുള്ള 
ഇതുവരെ തീര്‍ന്നില്ല 


തര്‍ക്കം tarkkaM = (nn), 1014 
അയാള്‍ തര്‍ക്കശാസ്ത്രത്തില്‍ 
മിടുക്കനാണ്‌ 


തര്‍ക്കവിതര്‍ക്കം 
taRkkavitaRkkaM (nn,comp), argument 
and opposite argument; എപ്പോഴും 
ഈ തര്‍ക്കവിതര്‍ക്കം 
ഇങ്ങനെ തുടരുന്നു 
തര്‍ക്കശാസ്ത്രം taRkkaSaasatRaM 
(nn,comp), _ logic; തര്‍ക്ക 
ശാസ്ത്രത്തില്‍ അയാള്‍ 
വിദഗ്ധനായിരുന്നു 

തര്‍ക്കിക്ക്‌ taRKkikka (vi), argue; 
രവി എപ്പോഴും 
തര്‍ക്കിച്ചുകൊണ്ടിരിക്കും 
തര്‍ക്കുത്തരം taRkkuttaraM (nn), tit 
for tat; മധു എപ്പോഴും 
തര്‍ക്കുത്തരം പറയുന്നു 


(adj), youthful; 
മനസ്സായിരുന്നു 


argument; 
തര്‍ക്കം 


തര്‍ജ്ജമ taRjjama (nn), translation; 
വിദ്യാര്‍ത്ഥി ഹിന്ദി നോവല്‍ 
തര്‍ജ്ജമ ചെയ്തു 


തര്‍പ്പണം taRppaNaM (nn), libation 
of water to the ancestors; പ്രദീപ്‌ 
പൂര്‍വ്വികര്‍ക്ക്‌ ജലം കൊണ്ട്‌ 
തര്‍പ്പണം ചെയ്തു 


തല tala (nn), head; 
തലയുണ്ടായാല്‍ പോര 
തലച്ചോറും വേണം 

തലം പച്‌ (8), ട്രോ; 
ഭൂമിയുടെ ഉപരിതലത്തില്‍ 
ഒട്ടേറെ ജീവജാലങ്ങള്‍ ഉണ്ട്‌ 
തലം talaM (nn), under ഉണ്ണ 
കൈയുടെ തലത്തില്‍ 
വേദനിക്കുന്നു 


തലകുനിക്ക്‌ talakunikka (comp vb), 
bend one’s head with either respect or 
adoration; അയാള്‍ തലകുനിച്ചു 


നിന്നു 


തലകുനിക്ക്‌ talakunikka (vb, comp), 
bow _ head; രവി ആരുടെ 
മുന്നിലും തലകുനിക്കുന്നില്ല 
തലക്കറക്കം talakkaRkkaM 
(nn,comp), — giddiness; അവള്‍ 
തലക്കറക്കംകൊണ്ട്‌ 
കിടക്കുന്നു 
തലക്കാച്ചില്‍ 
madness; 
തലക്കാച്ചിലായിരുന്നു 


തലക്കെട്ട്‌ talakkeTTa —(nn,comp), 
heading; എന്‍റെ കവിതക്ക്‌ 
തലക്കെട്ടു കൊടുത്തിട്ടില്ല 


talakkaaceil (nn), 
ഉമയ്ക്ക്‌ 





224 


MALAYALAM - ENGLISH DICTIONARY. 


Compiled & Edited by Dr.V. Saratchandran Nair 





തലക്കെട്ട്‌ പച്‌ —(nn,comp), 
turban; സര്‍ദ്ദാര്‍ജിയുടെ 
തലക്കെട്ട്‌ 

മനോഹരമായിരുന്നു 


തലചുറ്റ്‌ ചം (vb, comp), feel 
giddy; എനിക്ക്‌ തല 
ചുറ്റുന്നതുപോലെ തോന്നി 


തലച്ചുമട്‌ talaccumaTa (nn,comp), 


head load; തലച്ചുമട്‌ 
വഹിച്ചുകൊണ്ട്‌ അവര്‍ 
നടന്നു 

തലച്ചോറ്‌ talaccooRa_(nn,comp), 


brain; തലച്ചോറില്‍ അര്‍ബ്ബുദം 
ബാധിച്ചു 


തലതോര്‍ത്ത്‌ ചവി (comp vb), 
dry the hair with a towel after bath; 
അമ്മ കുട്ടിയുടെ തല 
തോര്‍ത്തുന്നു 


Ala JA talappanta (nn,comp), kind 
of ball game in Kerala; ഇവിടെ 
കുട്ടികള്‍ തലപ്പന്തു 
കളിക്കാറുണ്ടായിരുന്നു 


തലപ്പാവ്‌ talappaava_(nn,comp), 
turban; സര്‍ദ്ദാര്‍ജി തലപ്പാവു 
കെട്ടി 

തലമണ്ട talamaNTa (nn,comp), brain; 
അവന്റെ തലമണ്ടയില്‍ ഒന്നും 
കയറിയില്ല 


തലമുടി talamuTi (nn), hair; രാധ 
തലമുടിയില്‍ പൂ ചൂടി 
തലമുറ ലിമ (nn), generation; 
തലമുറകളിലൂടെ വിദ്യ 
കൈമാറി വന്നു 


തലയിട്‌ talayiTa (vt), interfere; 


രവി അനാവശ്യമായി രാജന്റെ 
കാര്യങ്ങളില്‍ തലയിടുന്നു 
തലയിണ talayiNa അ), pillow; 
ഞാന്‍ തലയിണയില്‍ 
തലവെച്ച്‌ കിടന്നു 
തലയിലെഴുത്ത്‌ talayileZutta 
(nn,comp), destiny; എല്ലാം 
അവന്റെ 
തലയിലെഴുത്താണെന്നു 
പറയാം 
തലയില്‍കെട്ടിവയ്ക്ക്‌ 
talayilkeTTivayekke (vt), entrust upon; 
അവളെ അവന്‌ 
ഇഷ്ടമില്ലെങ്കിലും അവളെ 
അവന്റെ തലയില്‍ കെട്ടിവച്ചു 
തലയില്‍കെട്ട്‌ പിന്നം 
(nn,comp), turban like head dress; 
അയാള്‍ തലയില്‍ കെട്ട്‌ 
അഴിച്ചു മാറ്റിയില്ല 

തലയോട്‌ talayooTa (nn), skull; 
തലയോട്‌ പൊട്ടിച്ചിതറി 
ഒരാള്‍ മരിച്ചു 

തലവന്‍ —talavan (nn), ദിയു 


ആരാണ്‌ ഈ സംഘത്തിന്റെ 
തലവന്‍ 

തലവരി talavari (nn,comp), poll tax; 
ഓരോരുത്തരും 
തലവരികൊടുക്കണമെന്ന്‌ 
അധികാരികള്‍ പറഞ്ഞു 


തലാക്ക്‌ talaakka (nn), divorce; 
ആമിനയെ ഭര്‍ത്താവ്‌ തലാക്ക്‌ 
ചൊല്ലി അയച്ചു 





225 


MALAYALAM ~ ENGLISH DICTIONARY 





തലവാചകം talavaacakaM 
(nncomp), title; കവിതയ്ക്ക്‌ 
തലവാചകം ഇട്ടില്ല 


തലവലിക്ക്‌ talavalikka (comp vb), 
with draw; കാര്യ ഗൌരവമായ 
കാര്യങ്ങളില്‍ നിന്ന്‌ 
തലവലിക്കുന്നത്‌ ഉചിതമല്ല 


തലവേദന talaveedana (nn), head 
ache; ശക്തമായ തലവേദന 
ഉണ്ടായിരുന്നെങ്കിലും അയാള്‍ 
അത്‌ കാര്യമാക്കിയില്ല 
തലസ്ഥാനം പംഥ്‌ (nn), 
capital; ഇന്ത്യയുടെ തലസ്ഥാനം 
ഡല്‍ഹിയാണ്‌ 


തലേ talee (22), previous; 
തലേദിവസം നടന്ന സംഭവം 
രവി ഓര്‍ത്തു 

തലോട്‌ ലിം (vt), _—_caress; 


കുട്ടിയെ അമ്മ തലോടി 


തല്‍ക്കാലം —talkkaalaM —_(adv), 
present time; തല്‍ക്കാലം ആരും 
പോകേണ്ടതില്ലെന്നു യോഗം 
തീരുമാനിച്ചു 

തല്‍പ്പം 
രാജാവ്‌ 
വിശ്രമിച്ചു 


തല്ലിക്കൊല്ല്‌ tallikkolla (vb, comp), 
beat to death; തന്നോടുകളിച്ചാല്‍ 
തല്ലിക്കൊല്ലുമെന്ന്‌ മുരളി 
ഭീഷണി മുഴക്കി 

തല്ലുകൊള്ളി tallukoLLi (nn,comp), 
one who deserves punishment always; 
മധു ഒരു 
തല്ലുകൊള്ളിയായിരുന്നു 


talppaM (അ), 38% 


തല്‍പ്പത്തില്‍ 


Compiled & Edited by Dr.V. Saratchandran Nair 





226 





തല്ല്‌ talla (nn), blow; രവിക്ക്‌ നല്ല 
തല്ലുകിട്ടി 

തള്ള്‌ ചിട ൨), beat; 
രവിയെ തല്ലുന്നു 


തവണ (nn), instalment; 
ഓരോ തവണയും 
മണിയടിച്ചുകൊണ്ടിരിക്കും 


തവര്‍ഗ്ഗം tavaRggaM (nn,comp), five 
dental consonant letter, ta, tha, da, dha, 
മമ; തവര്‍ഗ്ഗത്തിലെ ആദ്യത്തെ 
അക്ഷരമാണ്‌ ത 

തവള ഷഡി (nn), frog; തവളയെ 
ഒരു പാമ്പ്‌ വിഴുങ്ങി 
തവളക്കണ്ണന്‍ 
(nn,comp), frog. eyed ജു 
അയാളെ എല്ലാവരും 
തവളക്കണ്ണന്‍ എന്നു വിളിച്ചു 
തവി ഷി (nn), ladle; അമ്മ 
തവികൊണ്ട്‌ 
ചോറുവാരിയെടുത്തു 
തവിക്കണ — tavikkaNa 
handle of the ladle; 
ഒടിഞ്ഞുപോയി 


തവിട്‌ 

പശുവിന്‌ 
കൊടുത്തു 
തവിട്ടുനിറം taviTTuniRam (nn), 
തവിട്ടുനിറമുള്ള 


രാജന്‍ 


tavaNa 


tavaLakkaNNan 


(nn,comp), 
തവിക്കണ 


taviTa അ, 
തവിട്‌ 


bran; 
കലക്കി 


brown colour; 


ഒരു കുപ്പായമാണ്‌ അയാള്‍ 
അണിഞ്ഞിരുന്നത്‌ 
തസ്ക്കരന്‍ tasakkaran (nn), thief, 


ജന്‍മനാ ആരും തസ്ക്കരനല്ല 


തസ്തിക tasatika (nn), designation; 
പുതിയ ചില 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തസ്തികകളിലേക്ക്‌ നിയമനം 
നടത്തി 

തഹസില്‍ദാര്‍ ചലി (nn), 
tahsildar, തഹസില്‍ദാര്‍ ജോലി 
രാജിവച്ചു 

തള tala (nn), anklet; സുന്ദരി 
കാലില്‍ തളയണിഞ്ഞിരുന്നു 
തളയ്ക്ക്‌ taLaykka (v1), chain the 
elephant; ആനയെ മരത്തില്‍ 
തളച്ചു 

തളയ്ക്ക്‌ taLaykka (vt), chain the 
ghost, യക്ഷിയെ പാലമരത്തില്‍ 
തളച്ചു 


തളം ചിക്‌ (nn), _veranda; 
തളത്തില്‍ കുട്ടികള്‍ ഓടി 
കളിച്ചു 

തളപ്പ്‌ taLappa (nn), rope ring used to 
climb on the coconut tree or arecanut 
tree etc; രാമന്‍ തരപ്പിട്ട്‌ 
തെങ്ങില്‍ കയറി 

തളര്‌ ച്ഛ (vi), be tired; 
അശ്രാന്തമായ ജോലികൊണ്ട്‌ 
രവി തളര്‍ന്നു 

തളര്‍ച്ച talaRcca (nn), ദിയു 
തളര്‍ച്ചകൊണ്ട്‌ അയാള്‍ 
കിടക്കുന്നു 


തളര്‍ന്ന talaRnna (24), weak; 
തളര്‍ന്ന മനുഷ്യന്‍ മരച്ചുവട്ടില്‍ 
ഇരുന്നു 


തളര്‍വാതം taLaRvaataM 
(nn,comp), paralysis; അച്ഛന്‌ 
തളര്‍വാതമായിരുന്നു 


തളി tali (nn), one of the four 


divisions of ancient Kerala; 


തളിയുടെ ഭരണം അവര്‍ 
ഏറ്റെടുത്തു 


തളി ച (nn), sprinkling of water; 


ആനയുടെ വെള്ളം തളി 
കുട്ടികള്‍ നോക്കി നിന്നു 
തളിക taLika (nn), dish; അമ്മ 


ഒരു തളിക എടുത്തുകൊണ്ടു 
വന്നു 

തളിക്ക്‌ taLikko (vt), sprinkle water; 
ആന തുമ്പിക്കൈയ്യില്‍ 
വെള്ളമെടുത്ത്‌ തളിച്ചു 
തളിച്ചുകുളി taLiccukuLi (nn,comp), 
purification ceremony after child birth; 
തളിച്ചുകുളി കഴിഞ്ഞാണ്‌ 
എല്ലാവരും മടങ്ങിപ്പോയത്‌ 
തളിര്‌ ഫ്ര (nn), tender leaves; 
അധരം തളിരുപോലെ 
മനോഹരമായിരുന്നു 
തളിര്‍ക്ക്‌ ഫ്ര (vi), sprout; 
മഴക്കാലത്ത്‌ പറമ്പില്‍ പുല്ലു 
തളിര്‍ക്കുന്നു 


തള്ള ൧൭൧ (൫), അമേ 
തള്ളയും തന്തയും ഇല്ലാതെ 
വളര്‍ന്നകുട്ടി 


തള്ളവിരല്‍ taLLaviral (nn,comp), 
thumb; ഏകലവ്യന്‍ തള്ളവിരല്‍ 
മുറിച്ചുകൊടുത്തു 
തള്ളിക്കയറ്‌ tal LikkayaRa (vi), 
thrust into, ബസ്സിലേക്ക്‌ ജനം 
തള്ളിക്കയറി 

തള്ളിക്കളയ്‌ tal LikkaLaya (comp 
vb), reject; ഇത്‌ അപ്രധാനമായ 
കാര്യമെന്നു കരുതി 
തള്ളിക്കളയാനാവില്ല 





227 





Compiled & Edited by Dr.V. Saratchandran Nair 





MALAYALAM ~ ENGLISH DICTIONARY 
തള്ളിനില്ക്ക്‌ ച്ചി ൨൧ 
protrude; പുറത്തേക്കു തള്ളി 
നില്‍ക്കുന്ന കൊമ്പ്‌ മുറിച്ചു 
കളഞ്ഞു 

തള്ളിവിട്‌ പട (comp vb), 
push സവാ; കുട്ടികളെ 
ഓഫീസിലേക്ക്‌ ആരോ 
തള്ളിവിട്ടു 


തള്ള്‌ ചി 0൧, മട; കുട്ടി 
വാതില്‍ ശക്തിയായി തള്ളി 


തഴ taZa (nn), pandanus odoratissimus; 
തഴ കൊണ്ട്‌ പായ്‌ നെയ്തു 


തഴക്‌ taZaka (vt), be accoustomed 
with; അവന്‍ ഇവിടവുമായി 
തഴകി 

തഴക്കം taZakkaM (nn), skill due to 
the practice; തഴക്കവും 
പഴക്കവും ചെന്ന 
അഭ്യാസിയാണയാള്‍ 


തഴമ്പ്‌ taZamba (nn), scar (callous 
mark of wounds); രവിയുടെ 
കൈയ്യില്‍ തഴമ്പുണ്ടായിരുന്നു 


തഴമ്പ്‌ ഫി (nn), get used; 
അവന്‍ പാചകജോലികള്‍ 
ചെയ്തു തഴമ്പിച്ചു 


തഴപ്പായ്‌ taZappaaya (42), 
mat made out of the leaf of tala; തഴ 
കൊണ്ട്‌ ഉണ്ടാക്കിയ പായാണ്‌ 
തഴപ്പായ്‌ 

MLA taZaya ൧), reject; രവിയെ 
എല്ലാവരും തഴഞ്ഞു 


തഴയ്ക്ക്‌ taZaykka (vi), grow up 
abundantly; മഴ പെയ്തതോടെ 
ചെടികള്‍ തഴച്ച്‌ വളര്‍ന്നു 





228 


തഴുക്‌ taZuka (vt), caress; അമ്മ 
കുട്ടിയെ തഴുകി 


തഴുതാമ taZutaama (nn), kind of 
medicinal plant (boerhavia diffusa); 
അമ്മ തഴുതാമ പിഴുതു 
കൊണ്ടുവന്നു 

തഴുത്‌ taZuta (nn), bolt; രവി 
വാതിലിന്റെ തഴുതിട്ടു 

തറ പ്രമ (nn), floor; കുട്ടി 
തറയില്‍ വീണു 

തറ taRa (nn), foundation, വീടിന്‌ 


തറയിട്ടു 
തറകെട്ടല്‍ taRakeTTal (nn), laying 


the foundation of a _ building; 
തറകെട്ടലിന്‌ എല്ലാവരും 
വന്നിട്ടുണ്ടായിരുന്നു 
തറയ്ക്ക്‌ twRayakko (൧, _ rivet; 
ക്രിസ്തുവിനെ കുരിശില്‍ 
തറച്ചു 


തറവാടി taRavaaTi (nn), noble man; 
അയാള്‍ ഒരു 
തറവാടിയാണത്രേ 


തറവാട്‌ taRavaaTa (nn), anscestral 
house; തറവാട്‌ അന്യാധീനമായി 


പോകുമെന്ന്‌ അമ്മാവന്‍ 
പറഞ്ഞു 

തറവാട്ടുസ്വത്ത്‌ taRavaaTTusvatta 
(nn,comp), property belonging to 
ancestral home; തറവാട്ടുസ്വത്തു 
മുഴുവനും രവി കളഞ്ഞു 
കുളിച്ചു 

തറി taRi (nn), loom; 
നെയ്ത്തുകാരന്‍ തറിയില്‍ 
നെയ്യുന്നു 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തറുതല 
irrelevant logic; 
തറുതല 

പറഞ്ഞുകൊണ്ടിരിക്കുന്നു 


taRutala 292), 


ഉമ എപ്പോഴും 


തറ്റുടുക്ക്‌ taRRuTukka (vt), wear 
cloth tucked; ക്ഷേത്രത്തിലെ തന്ത്രി 
തറ്റുടുത്തു നടക്കുന്നു 


താംബൂലം നിധി ദ), 
pansupari; വല്യമ്മ താംബൂലം 
ചോദിച്ചു 


താക്കീത്‌ taakkiita (nn), warning; 


ജഡ്ജി പ്രതിയെ താക്കീതു 
ചെയ്തു വിട്ടു 

താക്കോല്‍ —taakkool (nn), key; 
താക്കോല്‍ ഇല്ലാത്തതുകൊണ്ട്‌ 
മുറി തുറന്നില്ല 

താങ്കള്‍ ക്ലി. (pron(hon)), you; 
താങ്കള്‍ അകത്തേയ്ക്കു 
വന്നാലും 

താങ്ങ്‌ — tanya (nn), ബു 


പപ്പായ മരത്തിന്‌ ഒരു താങ്ങു 
കൊടുത്തു 

താങ്ങ്‌ taanya (vt), pain in a wound; 
കുട്ടിയുടെ കാലിലെ മുറിവ്‌ 
താങ്ങി 


താട taaTa (nn), dewlap of a bull; 
കാള താടയുമിളക്കി വരുന്നു 


താട taaTa (nn), cock's comb; 
കോഴി താട കുലുക്കി 
വരുന്നു 


താടക taaTaka (nn), female demon 
who was killed by lord Rama; രാമന്‍ 
താടകയെ വധിച്ചു 


താടി taaTi (nn), chin; രാധ 
താടിക്ക്‌ കൈകൊടുത്ത്‌ 
ഇരുന്നു 


താടി taaTi (nn), beard; താടിയും 
പേടിപ്പെടുത്തുന്ന കണ്ണുകളും 
താഡനം taaDanaM (nn), blow; 
ഹനുമാന്റെ താഡനമേറ്റ്‌ 
രാക്ഷസി മരിച്ചു 


താണ taaNa (adj), low; വളരെ 
താണ നിലവാരമുള്ള 
പുസ്തകമാണിത്‌ 


താണ്ട്‌ taaNTa (vt), cross 
ഹനുമാന്‍ കടല്‍ താണ്ടി 
താണ്ഡവം പചച്നംഷി്‌ (൫), 
dancing of man dancing വ്‌ Siva; 
ശിവന്‍ താണ്ഡവം ആടി 
താദാത്മ്യം —taadaatmyaM (nn), 
empathy; രാധ നാടകത്തിലെ 
കഥാപാത്രവുമായി താദാത്മ്യം 
പ്രാപിച്ചു 


over; 


താനം taanaM (nn), musical tone; 
രാഗം, താനം, പല്ലവി 
ഇവയെല്ലാം 
സംഗീതത്തിലുള്ളതാണ്‌ 
താന്തോന്നി taantoonni (nn), self 
willed person; രവി ഒരു 
താന്തോന്നിയായ 
ചെറുപ്പക്കാരനാണ്‌ 


താന്ത്രിക taantRika (adj), pertaining 
to tantra; താന്ത്രികമായ ചില 
വിദ്യകള്‍ 
ഉണ്ണിക്കറിയാമായിരുന്നു 





229 


MALAYALAM - ENGLISH DICTIONARY 





താന്ത്രികന്‍ taantRikan (nn), scholar 
in tantras; മിത്രന്‍ നമ്പൂതിരി ഒരു 
താന്ത്രികനായിരുന്നു 


താന്നി taanni (nn), name of a tree 
(terminalia bellerica): 
താന്നിമരത്തിഒ തൊലി 


ഓഷധഗുണമുള്ളതാണ്‌ 


താന്‍ ൧ (pron), you (Non-Hon); 
താന്‍ , ഇവിടെ വാടോ 


താപം taapaM (nn), heat; 
അളക്കുന്ന ഉപകരണം 
താപം taapaM (nn), mental agony; 
ശകുന്തളയുടെ താപം 
ദുഷ്യന്തന്‍ മനസ്സിലാക്കിയില്ല 
താപനില taapanila ര), 
temperature; താപനില ഇപ്പോള്‍ 
വളരെ താണിട്ടുണ്ട്‌ 


താപസന്‍ taapasan (nn), ascetic sage; 
താപസന്‍ തപസ്സില്‍ മുഴുകി 
താപ്പാന taappana (nn), elephant 


which is used to tame wild elephants; 
കാട്ടാനയെ താപ്പാന 


മെരുക്കുന്നു 


താപം 


താപ്പ്‌ ഷ്ട (nn), measurement; 
എല്ലാ വസ്തുക്കളുടെയും 
താപ്പ്‌ എടുക്കാന്‍ കഴിയും 

താമര taamara (nn), lotus; താമര 


പ്പൂ വിടര്‍ന്നു 


താമരപ്പൊയ്ക —_taamarappoydka 


(nn), lotus, pond; 
താമരപ്പൊയ്കയില്‍ താമരകള്‍ 


പൂത്തു നില്ക്കുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 






താമരയല്ലി taamarayalli (nn,comp), 
lotus petal; താമര യല്ലികളില്‍ 
ജലത്തുള്ളികള്‍ കാണുന്നുണ്ട്‌ 


താമസിക്ക്‌ taamasikka (vi), be late; 
രവി വീട്ടിലെത്താന്‍ 
താമസിച്ചു 


താമസിക്ക്‌ taamasikka (vi), stay; 
രവി ഇന്നലെ നഗരത്തില്‍ 
റൂമെടുത്തു താമസിച്ചു 

താമസിപ്പിക്ക്‌ taamasippikk ൮൧. 


make something delay; 
പരീക്ഷാഫലം 


താമസിപ്പിക്കരുതെന്ന്‌ 
വിദ്യാര്‍ത്ഥികള്‍ 
ആവശ്യപ്പെട്ടു 

താമ്രപ്ത്രം — taamRapatRam 


copper 
സ്വാതന്ത്യസമരസേനാനിക്ക്‌ 


താര്രപത്രം കിട്ടി 
താമ്രശാസനം —_taamRaSaasanaM 
(nn,comp), inscription in copper plate; 
സ്ഥാണുരവിവര്‍മ്മ 
താര്രശാസനം എഴുതി 


തായം taayaM (nn), kind of dice; 
കുട്ടികള്‍ തായം കൊണ്ട്‌ 
കളിച്ചു 

തായമ്പക taayambaka (nn), concert 
with drums; ഞങ്ങള്‍ തായമ്പക 
കാണാന്‍ പോയി 

തായ്‌ ക്ട (nn), mother; തായും 
തന്തയുമില്ലാതെ കുട്ടി 
വളര്‍ന്നു 

തായ്‌ വഴി taayavaZi_— (nn), 
matrilineal; തായ്‌ വഴിയിലുള്ള 
ബന്ധമാണ്‌ ഞങ്ങളുടേത്‌ 


(nn), 
late; 





230 


MALAYALAM - ENGLISH DICTIONARY 








ap root; മരത്തിന്‍റെ തായ്‌ 
വേരില്‍ വെട്ടേറ്റു 

താരം ധഷഷ്്‌ (nn), _ star, 
ആകാശത്ത്‌ താരങ്ങള്‍ 
തെളിഞ്ഞു 


താരം taaraM (nn), top film actors; 
താരത്തിനുചുറ്റും ആരാധകര്‍ 


കൂടിനിന്നു 

താരകം —taarakaM = (nn), ടു 
ആകാശത്ത്‌ താരകങ്ങള്‍ 
മിന്നിത്തിളങ്ങി 

താരതമ്യം —taaratamyaM_— ദ), 
comparison; ഞങ്ങള്‍ പല 
കാര്യങ്ങളും താരതമ്യം 
ചെയ്തു നോക്കി 
താരതമ്യപ്പെടുത്ത്‌ 
taratamyappeTutta (vt), | compare; 
രാമനേയും ലക്ഷ്മണനേയും 
താരതമ്യപ്പെടുത്തി 

താരന്‍ മബ്ഥ (nn), dandruff; 


തലയില്‍ താരനുണ്ടെന്ന്‌ രാധ 
പറഞ്ഞു 
താരഹാരം 
beautiful necklace; 
ഒരു 
അവളണിഞ്ഞു 
താരാട്ട്‌ ഷ്ട (nn), lullaby; 
അമ്മ കുഞ്ഞിനെ താരാട്ടുപാടി 
ഉറക്കി 

താരാപഥം taaraapathaM (nn,comp), 


taarahaaraM — (nn), 
മനോഹരമായ 
താരഹാരം 


milky way; താരാപഥത്തിലൂടെ 
സഞ്ചരിക്കുന്ന അനേകം 
നക്ഷത്രങ്ങള്‍ 


Compiled & Edited by Dr.V. Saratchandran Nair 





താരിഫ്‌ ഗ്ല (nn), ജം of 
custom's duty സര്‍ക്കാര്‍ 
താരിഫ്‌ വര്‍ദ്ധിപ്പിച്ചു 
താരുണ്യം taaruNyaM (nn), state of 
youth; താരുണ്യത്തിന്‍റെ 
പ്രസരിപ്പെല്ലാം അവനു 
നഷ്ടപ്പെട്ടു 

താര്‌ tara (nn), flower; രാധ 
താര്‌ പറിച്ചെടുത്തു 
താര്‍ക്കികന്‍ —taaRKkikan (nn), 
logician; മധു ഒരു 
താര്‍ക്കികനാണ്‌ 


താലം taalaM (nn), small tray plate; 


രാധ താലത്തില്‍ കുപ്പികള്‍ 
നിരത്തിവച്ചു 

താലപ്പൊലി 4൮൭00 ൫), 
procession on festive റാട്ട്‌ 
performed by girls with auspicious 
materials; കുട്ടികള്‍ 
യ heal 
അണിനിരന്നു 

താലി taali (mn), mangala sutra of 


married woman (marriage badge); 
വരന്‍ വധുവിന്‍റെ കഴുത്തില്‍ 


താലികെട്ടി 

താലികെട്ട്‌ taalikeTTa (vt), marry; 
താലികെട്ടു കഴിഞ്ഞ്‌ 
എല്ലാവരും മടങ്ങി 


താലിമിന്ന്‌ taaliminna (nn), mangala 





sutra of married woman; താലി 
മിന്നുപോലും അയാള്‍ 
പണയം വച്ചു 
താലു taalu (nn), palate; 
താലുവില്‍ ജിഹ്വാഗ്രം 
സ്പര്‍ശിക്കുന്നു. 


231 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





താലൂക്ക്‌ taaluukke (nn), division of 


a district; ജില്ലകളെ 
താലൂക്കുകളായി 
വിഭജിക്കുന്നു 

താലോലം taaloolaM (nn), fondling; 
അമ്മ കുട്ടിയെ താലോലം 
പാടി ഉറക്കി 

താലോലിക്ക്‌ —taaloolikka ൮) 


fondle; കൂടുതല്‍ താലോലിച്ചാല്‍ 
കുട്ടികള്‍ വഷളാവുമോ 


താല്‌ക്കാലികമായ 
taalkkalikamaaya (adj), temporary; 
അയാളുടേത്‌ ഒരു 
താല്‍ക്കാലികമായ 
നിയമനമായിരുന്നു 
താല്‍പര്യം taalparyaM (nn), interest; 
കുട്ടിക്ക്‌ പഠിത്തത്തില്‍ 
താല്‍പര്യമില്ലായിരുന്നു 
താലവ്യം taalavyaM (൫), 
consonants pronounced with the help of 
palate; ച, 8 ഞ ഇവ 
താലവ്യങ്ങളാണ്‌ 

താവളം പച (nn), camp; 
ഞങ്ങള്‍ ഒരു താവളത്തില്‍ 
കഴിച്ചുകൂട്ടി 

താളം ചി (nn), rythm; താളം 
സംഗീതത്തിന്‌ 
അത്യാവശ്യമാണ്‌ 


താളം taaLaM (nn), cymbals, താളം 
വിളിച്ചു 

MIGoaMY taal aMteRRa (vi), fall in 
difficulty; താളം തെറ്റിയ 
മനസ്സായിരുന്നു അവളുടേത്‌ 


താളംതെറ്റ്‌ taaLaMteRRa (vi), be 
out of rhythm; താളം തെറ്റിയാല്‍ 
പാട്ടു നിര്‍ത്തണം 


താളംപിടിക്ക്‌ taaLaMpiTikka (vt), 
catch the rhythm by hand; കുട്ടി 
പാട്ടിനു താളം പിടിച്ചു 
താളമേളം taaLamecLaM (nn,comp), 
accompamiment of muscial instruments; 
താളമേളങ്ങളോടെ 
ഉത്സവത്തിനു കൊടിയേറി 
താളി ഷ്‌ (nn), substance used to 
remove the oil on the hair while takin, 





bath; തോഴി താള്‌ 
കൊണ്ടുവന്നു 

താളിയോല ഠി (8), 
palmyra leaf; പണ്ഡിതന്‍ 


താളിയോലകള്‍ പരിശോധിച്ചു 


താള്‌ ലട (nn), single leaf of paper; 
പുസ്തകത്തിന്‍റെ ഒരു താള്‍ 
കീറിപ്പോയി 


താള്‌ tala (nn), petal; പൂവിന്‍റെ 
താള്‍ വാടി 

താഴമ്പൂ taaZambuu (nn), pine flower; 
താഴമ്പൂ മണമുള്ള തണുപ്പുള്ള 
രാത്രിയാണിത്‌ 

താഴികക്കുടം taaZikakkuTaM (nn), 
ornamental shapes of a pot built over 
temples; ക്ഷേത്രത്തിനു മുകളില്‍ 
താഴികക്കുടം കാണാം 


താഴെ ഹം (4൧), down; 
പുസ്തകം താഴെ വീണു 
താഴ്‌ ധം (nn), lock, മുറി 
താഴിട്ട്‌ പൂട്ടി 





232 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 








താഴ്‌ taaZa (vi), sink; 


കള്‌ 
വെള്ളത്തിലേക്ക്‌ താഴുന്നു 


താഴ്‌ taaZa (vi), descend; അയാള്‍ 


കയറി നിന്നതോടെ ലിഫ്റ്റ്‌ 
താണു 

താഴ്ച ൧൦ (nn), depth; നല്ല 
താഴ്ചയുള്ള ഒരു 
കിണറാണിത്‌ 

Moo taaZtta (vt), immerse; 


വെള്ളത്തിലേക്ക്‌ ആ പെട്ടി 
താഴ്ത്തി 


താഴ്‌ന്ന —taaZnna (adj), 190 
താഴ്‌ന്ന സ്ഥലങ്ങളിലെല്ലാം 
വെള്ളം കയറി 

താഴ്മ taaZma (nn), bumbleness; 
താഴ്മയാണ്‌ അവന്റെ 
ഉയര്‍ച്ചയ്ക്ക്‌ കാരണം 
താഴ്വര taaZavara (nn), valley; 
താഴ്വരയിലൂടെ ഞങ്ങള്‍ 
നടന്നു 

താറാവ്‌ taaRaava_ (nn), ബി 


താറാവ്‌ മുട്ട ഇട്ടു 
താറുടുക്ക്‌ taaRuTukka (comp vb), 


under ഉന്നബേ; അയാള്‍ 
താറുടുത്ത്‌ വന്നു 
താറുമാറ്‌ —taaRumaaRa_—_ (nn), 
disorder; ഇവിടത്തെ 
സ്ഥിതിയെല്ലാം ആകെ 
താറുമാറായി 


തികച്ചും tikaccuM (adj), completely; 
തികച്ചും ഏകാന്തമായ ഒരു 
സ്ഥലമാണിത്‌ 


തികട്ട്‌ tikatta (vi), belch; ആ 
ഹോട്ടലില്‍ നിന്ന്‌ ഭക്ഷണം 
കഴിച്ചയുടന്‍ തികട്ടുന്നു 


തികയ്‌ tikaya (vi), be enough; 
രവിക്ക്‌ കൈയിലുള്ള പണം 


തികയുന്നില്ല 

തികയ്‌ tikaya (vi), complete; 
കുട്ടിക്ക്‌ അഞ്ചു വയസ്സ്‌ 
തികഞ്ഞു 

തികയ്ക്ക്‌ tikayakka (vi), make 
something complete; ആയിരം 
രൂപ തികയ്ക്കാന്‍ ഓടി 
നടന്നു 

തിക്ക്‌ tikka (nn), crowd pressure; 


ഈ തിക്കില്‍പെട്ട്‌ ഞങ്ങള്‍ക്ക്‌ 
നടക്കാന്‍ കഴിഞ്ഞില്ല. 


തിക്തമായ tiktamaaya (adj), bitter 


experience; വളരെ തിക്തമായ 
അനുഭവങ്ങള്‍ പലതും 
അവര്‍ക്കു 
പറയാനുണ്ടായിരുന്നു 
തിങ്കളാഴ്ച ലിഷ (nn), 
Monday; തിങ്കളാഴ്ച നല്ല 
ദിവസമാണത്രെ 

തിങ്കള്‍ സിഖ്‌. സ), നാസേ 
മാനത്തു തിങ്കള്‍ കല 
കാണുന്നു 

തിങ്ങിയ ൬0൭ (adj), congested; 
വളരെ തിങ്ങിയ 
സ്ഥലമാണിത്‌ 

തിങ്ങ്‌ tina (vi), be congested; ഈ 
നഗരം വളരെ 
തിങ്ങിയിരിക്കുന്നു 





233 


MALAYALAM ~ ENGLISH DICTIONARY 


തിടമ്പ്‌ സന (nn), idol carried for 
processions; ദേവിയുടെ തിടമ്പ്‌ 
തലയിലേറ്റി അവര്‍ നടന്നു 
തിടുക്കം tiTukkaM (nn), hurry; 
തിടുക്കം കാണിച്ചിട്ട്‌ 
കാര്യമൊന്നുമില്ല 

തിട്ട ന്നേ ദ), സന്‌; 
വീടിനടുത്തുള്ള തിട്ട ഇടിഞ്ഞു 
വീണു 

തിട്ടം tiTTaM 
വരുമെന്ന്‌ 
പറഞ്ഞു 


തിട്ടപ്പെടുത്ത്‌ iTTappeTutta ൮൧, 
fix; കമ്പോളത്തില്‍ വിലകള്‍ 
തിട്ടപ്പെടുത്തി 

തിണര്‍ക്ക്‌ ധാര (vi), swell due 
to a blow; കുട്ടിയുടെ ദേഹത്ത്‌ 
അടികൊണ്ട ഭാഗത്ത്‌ 
തിണര്‍ത്തിരിക്കുന്നു 

തിണ്ണ സം (vi), raised step built 
around the house (in kerala); വല്യമ്മ 
തിണ്ണയില്‍ ഇരുന്നു 

തിണ്ണം 0൧൧ (adv), ബജ; 
അവന്‍ തിണ്ണം പരീക്ഷയില്‍ 
ജയിക്കും 


ത്‌ ങ്ങ്‌ tiNNaniranna (vb, 
comp), wander from one house to 
another; രവിക്ക്‌ തിണ്ണനിരങ്ങുന്ന 
ഒരു സ്വഭാവമില്ല 
തിണ്ണമിടുക്ക്‌ tiNNamiTukke 
(nn,comp), at home showing courage 
due to back up; 
തിണ്ണമിടുക്കുകൊണ്ട്‌ 
പ്രത്യേകിച്ച്‌ കാര്യമൊന്നുമില്ല 


(nn), 
അയാള്‍ 


firmness; 


തിട്ടം 


Compiled & Edited by Dr.V. Saratchandran Nair 


തിഥി tithi (nn), lunar day; നാളും 
തിഥിയുമൊന്നും ഇപ്പോളാരും 


നോക്കാറില്ല 

തിന tina (nn), സിം (panicum 
atalicam); കുതിര തിന 
തിന്നുന്നു 


തിന്നുമുടിക്ക്‌ tinnumuTikke ൮൧. 
eat up; എല്ലാം തിന്നു മുടിക്കാന്‍ 
പിറന്നവനാണെന്ന്‌ അമ്മ 
രവിയെ ശകാരിച്ചു 


തിന്ന്‌ tinna (vi), eat; കുട്ടി പഴം 
തിന്നുന്നു 

തിന്ന്‌ ശ്ര (vi), have 
അവര്‍ ചോറു തിന്നു 


തിന്മ tinma (nn), evil; തിന്മയുടെ 
മൂര്‍ത്തിഭാവമായിരുന്നു 
അവന്‍ 


തിപ്പലി ലി (nn), long pepper; 
തിപ്പലി ചുമയ്ക്ക്‌ നല്ലതാണ്‌ 
തിമര്‍ക്ക്‌ timaRkka (v1), dance with 
joy: കുട്ടികള്‍ അവിടെ 
തിമര്‍ക്കുന്നു 

തിമര്‍പ്പ്‌ timaRppa (nn), arrogance; 
അവരുടെ തിമര്‍പ്പുകണ്ട്‌ 
ചിലര്‍ക്ക്‌ ദേഷ്യം തോന്നി 
തിമിംഗലം timiMgalaM (nn), whale; 
തിമിംഗലം കടലില്‍ ഏറ്റവും 
വലിയ ജീവിയാണ്‌ 


തിമിരം timiraM (nn), _catract; 
കേശവന്‌ തിമിരം ബാധിച്ചു 
തിമില ബു. musical 
instrument; തായമ്പകയ്ക്ക്‌ 
തിമില കൊട്ടി 


meals; 


timila 





234 


MALAYALAM ~ ENGLISH DICTIONARY 


തീയതി സുഫ്‌ (൭), ഘഃ; 
എല്ലാമാസവും ഒന്നാംതീയതി 
അയാള്‍ ഇവിടെ ദര്‍ശനം 
നടത്തും 

തിര tira (nn), wave; കടലിലെ 
തിര വന്ന്‌ വള്ളം 
മുക്കിക്കളഞ്ഞു 

തിരക്ക്‌ മലി (nn), ബര്‍; 


തിരക്കിലൂടെ ഞങ്ങള്‍ നടന്നു 
നീങ്ങി 


തിരക്ക്‌ tirakka ൪൧), search; രവി 
ആരെയോ തിരക്കുന്നു 


തിരഞ്ഞെടുക്ക്‌ tira~~eTukka (vt), 
elect; പുതിയ പ്രസിഡണ്ടിനെ 
തിരഞ്ഞെടുത്തു 


തിരഞ്ഞെടുപ്പ്‌ ൦-൫), 
election; തിരഞ്ഞെടുപ്പില്‍ 
എതിര്‍ സ്ഥാനാര്‍ത്ഥി തോറ്റു 


തിരണ്ടി tiraNTi (nn), kind of fish 
(Elasmo branch); തിരണ്ടിക്ക്‌ 
നീണ്ട വാലുണ്ട്‌ 
തിരപ്പുറപ്പാട്‌ 
(nn), procession; പ്രശ്നങ്ങളുടെ 
ഒരു തിരപ്പുറപ്പാടു 
തന്നെയാണ്‌ ഇവിടെ 

തിരശ്ശീല 
തിരശ്ശീല 
തുടങ്ങി 
തിരസ്ക്കരണം tiraskkaraNaM (nn), 
giving ൧; രവിയുടെ 
തിരസ്ക്കരണം 
അഭിനന്ദനാര്‍ഹമായിരുന്നു 


tirappuRappaaTa 


tiraSSiila (nn), 


ഉയര്‍ന്നു 


curtain; 
നാടകം 


Compiled & Edited by Dr.V. Saratchandran Nair 





തിരസ്ക്കരിക്ക്‌ tirasakkarikka (vt), 
desert; ഞാന്‍ പറഞ്ഞവാക്കുകള്‍ 
അവന്‍ തിരസ്ക്കരിച്ചു 


തിരള്‌ tiraLa (vi), menstruate for the 
first time; പെണ്‍കുട്ടി തിരണ്ടു 


തിരി titi (mn), wick; അമ്മ 
വിളക്കിനു തിരികൊളുത്തി 

തിരി 8 (nn), pepper 
കുരുമുളക്‌ തിരി വീണു 


തിരികക്കല്ല്‌ ചിട (nn), hand 
grinder; തിരികക്കല്ലില്‍ അമ്മ 
അരി പൊടിക്കുന്നു 

തിരിക്ക്‌ ലാര (v1), tum round; 
ഡ്രൈവര്‍ ബസ്സ്‌ ഇടത്തോട്ടു 
തിരിച്ചു 

തിരിച്ചടി ണ്‌ (nn), reaction; 
ശത്രുവില്‍ നിന്നു ഒരു 
തിരിച്ചടി പ്രതീക്ഷിച്ചതല്ല 
തിരിച്ചറിയ്‌ tiriccaRiya (comp vb), 
distinguish, നന്മയും തിന്മയും 
തിരിച്ചറിയണം 

തിരിച്ചുവര്‌ ധം (vi), return; 
ഹനുമാന്‍ ലങ്കയില്‍ പോയി 
തിരിച്ചുവന്നു 

തിരിച്ച്പറയ്‌ tiriccupaRaya ൧, 
retort; അവന്‍ ഒന്നും തന്നെ 
തിരിച്ചു പറഞ്ഞില്ല 


തിരിനീട്ട്‌ പന്ന (comp vb), raise 


string; 





the wick of a lamp; രവി 
വിളക്കിന്റെ തിരിനീട്ടി 

തിരിയ്‌ ജര (vi), ധന; കാള 
ചക്കിനുചുറ്റും തിരിയുന്നു 





235 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തിരിവ്‌ ബം (ആ), turning; 
ഞങ്ങള്‍ സഞ്ചരിച്ച വാഹനം 
ഒരു തിരിവില്‍ എത്തി 


തിരു സ ൪, 2൧. holy: 
തിരുമേനി എഴുന്നെള്ളുന്ന 
സമയമായി 

തിരു ബ (adj, pfx), pure ജോ; 
തിരുനടയില്‍ അയാള്‍ 
ഇരുന്നു 

തിരുകുളി ഡിഡ്‌ (comp vb), 
gimlet; ആശാരി 


തിരുകുളികൊണ്ട്‌ മരം തുളച്ചു 
തിരുകുറ്റി ബിഡ്യ (nn), pivot of 
door; വാതിലിന്‍റെ തിരുകുറ്റി 
ആരോ വലിച്ചെടുത്തു. 


തിരുക്‌ tiruka (vt), screw in; രവി 
പുസ്തകം ഷര്‍ട്ടിനടിയില്‍ 
തിരുകി 


തിരുട്‌ സട (v1), യ; ആരോ 
ഇവിടുന്ന്‌ പണം തിരുടി 


തിരുത്തല്‍ ഡല്‍ (nn), correction; 
മാനേജര്‍ പുസ്തകത്തില്‍ ചില 
തിരുത്തല്‍ വരുത്തി 


തിരുത്ത്‌ tirutta (nn), correction; 
പ്രതത്തില്‍ ഒരു 
തിരുത്തുണ്ടായിരുന്നു 
തിരുനാമം tirunaamaM (nn), holy 
name; ദൈവത്തിന്‍റെ തീരുനാമം 
വൃഥാ പ്രയോഗിക്കരുത്‌ 
തിരുനാള്‍ tirunaal. (nn), holy day; 
തിരുനാള്‍ ദിവസം എല്ലാവരും 
ദേവാലയത്തില്‍ പോയ്‌ 


തിരുപ്പന്‍ മഡ (nn), false hair; 
അമ്മായി തിരുപ്പന്‍ കെട്ടി 


] 





236 


തിരുമുല്‍ക്കാഴ്ച tirumulkkaaZca 
(nn,comp), offering to_a king or a noble 
man; രാജാ ജനങ്ങള്‍ 


തിരുമുല്‍ക്കാഴ്‌ചകള്‍ നല്‍കി 
തിരുമേനി (nn), _ king; 
തിരുമേനി അടിയന്‍ 
വിടവാങ്ങട്ടെ 


തിരുമ്മ്‌ സ്സ 0, 
അയാള്‍ അവന്റെ 
തിരുമ്മി കൊടുത്തു 


തിരുമ്മ്‌ tirumma (vt), wash the 
clothes; അമ്മ വസ്ത്രം 
തിരുമ്മി 


തിരുവത്താഴം tiruvattaZaM (nn), 
last supper of Jesus christ; യേശു 
തിരുവത്താഴം കഴിച്ചശേഷം 
പ്രാര്‍ത്ഥനയ്ക്കായി പോയി 


തിരുവാതിര tiruvaatira (nn), sixth 
lunar day; തിരുവാതിര ദിവസം 
രാധ വന്നു 


തിരുവാതിരക്കളി 
tiruvaatirakkaLi (nn,comp), type of 
dance performed by woman _ with 
clapping hands; സ്ത്രീകള്‍ 
തിരുവാതിര കളിച്ചു 
തിരുവാഭരണം _tiruvaabharaNaM 
(nn), ornaments of a deity or a king; 
ദേവന്റെ തിരുവാഭരണം 
മോഷണം പോയി 


തിരുവോണം tiruvooNaM 
(nn,comp), lunar day, Onam festival of 
Kerala; തിരുവോണനാളില്‍ 


കേരളീയര്‍ തിരുവോണ 
മഹോത്സവം കൊണ്ടാടുന്നു 


tirumeeni 


massage; 
കൈ 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തിരുശ്ശേഷിപ്പ്‌ tiruSeesippa (nn), 


holy remainings of saints body; 


തിരുശ്ശേഷിപ്പ്‌ വളരെ ഭദ്രമായി 
സൂക്ഷിച്ചു 

തിരോധാനം tiroodhaanaM (അ), 
disappearance; ദേവത പെട്ടെന്ന്‌ 


തിരോധാനം ചെയ്തു 


തിരോഭവിക്ക്‌ tiroobhavikka (vi), 
disappear; ദേവത അവിടെ 
നിന്ന്‌ തിരോഭവിച്ചു 

തിര്യക്ക്‌ tiryakka (adj), that which 


moves slantingly or cannot stand errect; 
മനുഷ്യജീവികള്‍ ഒഴികെ 


മറ്റുള്ളവ തിര്യക്കുകളാകുന്നു 
തിലം tilaM (nn), til oil; എള്ളില്‍ 
നിന്നും തിലം എടുക്കുന്നു 
തിലകം tilakaM (nn), mark put on 
the forehead as an ornament; രാധ 
നെറ്റിയില്‍ തിലകം ചാര്‍ത്തി 
തിലാഞ്ജലി tilaajjali (nn,comp), 
death ceremony with gingely seeds and 


water; ഉണ്ണി തിലാഞ്ജലി 
ചെയ്തു 

തിരശ്ചീനം  tiraSciinaM (൭൧), 
horizontally; തിരശ്ചീനമായ 
പ്രതലത്തിലൂടെ അവര്‍ 
സഞ്ചരിച്ചു 

തിളക്കം tiLakkaM (nn), shining; 
ന്റെ തിളക്കം 
കൊ, അവിടെ 
പ്രഭാപൂരിതമായി 

തിളങ്ങുന്ന tiLangunna (adj), bright; 
തിളങ്ങുന്ന കണ്ണുകളാണ്‌ 
അവളുടേത്‌ 


തിളങ്ങ്‌ ഷു (vi), ടി; 
പുതിയ സറ്റീല്‍പാത്രം 
തിളങ്ങുന്നു 


തിളച്ച 1.൧൦ (adj), that which is 
boiled; തിളച്ച എണ്ണയില്‍ 
പപ്പടം കാച്ചി 

തിളപ്പിക്ക്‌ വര ൨൮). സലി 
something boil; അമ്മ വെള്ളം 


തിളപ്പിക്കുന്നു 
തിളയ്ക്ക്‌ tiLaykka (vi), boil water; 
അടുപ്പത്ത്‌ വെള്ളം 
തിളയ്ക്കുന്നു 


തിളയ്ക്ക്‌ 03 (vi), be haughty; 
കുട്ടികള്‍ക്കു തിളപ്പു കുറച്ചു 
കൂടുന്നുണ്ട്‌ 

തിറ മര), folk dance form of 
northern Kerala performed in temples; 


രവി തിറ കാണാന്‍ പോയി 
തീ tii (nn), അ; തീ കൊണ്ട്‌ 
കളിക്കരുത്‌ 


തീക്കട്ട tiikkaTTa (nn,comp), ember; 
തീക്കട്ടയില്‍ ഉറുമ്പരിക്കുമോ 
തീക്കളി tiikkaLi (nn), playing with 
fire; തീക്കളി കളിക്കുന്നത്‌ 
നല്ലതല്ല 
തീക്കൊള്ളി 0൦12 (nn,comp), 
വാസു ഒരു 
എടുത്തു 


fire twig; 
തീക്കൊള്ളി 
കൊണ്ടു വന്നു. 
തീട്ടം tiiTTaM (nn), human excreta; 
തീട്ടത്തില്‍ ചവിട്ടി 

തീണ്ടല്‍ ധി (nn), pollution due to 
touching, seeing etc; തീണ്ടലും 
തൊടിലും പത്തൊമ്പതാം 





237 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





നൂറ്റാണ്ടില്‍ 
കേരളത്തിലുണ്ടായിരുന്നു 


തീണ്ടാരി tiiNTari (nn), menstruation; 


തീണ്ടാരിയായ പെണ്‍കുട്ടി 
തളത്തില്‍ ഇരുന്നു 
തീന്‌ സ്ന (nn), food _—_ stuff; 


മേശപ്പുറത്ത്‌ തീന്‌ നിരന്നു 
തീപിടുത്തം tiipiTuttaM (nn,comp), 


catching മജ; തീ പിടുത്തം 
ഒഴിവാക്കാന്‍ ആര്‍ക്കും 
കഴിഞ്ഞില്ല 


തീപ്പെട്‌ tiippeTa (vi), death of royal 
people of —cochin _kingdom; 
കൊച്ചിരാജാവ്‌ തീപ്പെട്ടു 
തീപ്പെട്ടി അ), match box; 
തീപ്പെട്ടി ഇല്ലാത്തതുകൊണ്ട്‌ തീ 
കത്തിച്ചില്ല 

തീപ്പെട്ടിക്കൊള്ളി ബ്ബ 
(nn,comp), match _ stick; ഒരു 
തീപ്പെട്ടിക്കൊള്ളി തരൂ 
തീപ്പൊരി tiippori (nn,comp), spark 
of fire; ഒരു തീപ്പൊരി വീണു 
ആ വീട്‌ കത്തി 

തീപ്പൊള്ളല്‍ 200൦14 (nn,comp), 
bum; തീപ്പൊള്ളല്‍ ഏറ്റഭാഗത്ത്‌ 
തേന്‍ പുരട്ടുന്നത്‌ നല്ലതാണ്‌ 
തീമഴ tiimaZa (nn), rain of fire; 
തീമഴ പെയ്യുമെന്ന്‌ 
പ്രവാചകന്‍ പറഞ്ഞു 

തീയത്‌ 
നല്ലതും 
തിരിച്ചറിയണം 
തീയാട്ട്‌ 


performed 


tiiyata (adj), deteriorated; 
തീയതും 


വിന ritual 


in 


(nn), 


bhagavati —_ temples; 





238 


ഭഗവതി ക്ഷേത്രത്തില്‍ തീയാട്ട്‌ 
നടന്നു 

തീയ്യന്‍ tiiyyan (nn), Thiyya (a caste 
of Kerala); തീയ്യന്‍ ഒരു 
ജാതിയാണ്‌ 


തീരം tiiraM (nn), shore; ഞങ്ങള്‍ 
തീരത്തു കൂടി നടന്നു 
തീരാപ്പക — tiirappaka (ജ്യ), 
unending revenge; അവര്‍ തമ്മില്‍ 
തീരാപ്പകയായിരുന്നു 


തീരുമാനം —tiirumanaM ൫), 
decision, രാജി കൊടുക്കാന്‍ 
ഉണ്ണി തീരുമാനം എടുത്തു 
തീരുമാനിക്ക്‌ tiirumaanikka (൮൧, 
decide; പുതിയ ഭാരവാഹികളെ 
തിരഞ്ഞെടുക്കാന്‍ യോഗം 
തീരുമാനിച്ചു 


തീര്‌ tira (vi), end; കഥ ഇവിടെ 
തീരുന്നു 


തീര്‍ക്ക്‌ tiiRKka (v1), finish a work; 


മധ്യസ്ഥന്മാര്‍ പ്രശ്നങ്ങള്‍ 
തീര്‍ക്കുന്നു 
തീര്‍ക്ക്‌ ധ്്ധഭ (vt), bring to a 


conclusion, ഇന്ന്‌ ഇവിടത്തെ 
പരിപാടികള്‍ തീര്‍ക്കുന്നു 
തീര്‍ച്ച tiiReca (nn), definite; രവി 
വരില്ലെന്ന്‌ അവന്‍ തീര്‍ച്ച 
പറഞ്ഞിരുന്നു 

തീര്‍ച്ചയായും tiiRecayaayuM (adv), 
certainly; വാസു തീര്‍ച്ചയായും 
വരും 

തീര്‍ത്ഥം tiiRtthaM (nn), holy water; 
അമ്മ തീര്‍ത്ഥം തലയില്‍ 
ഒഴിച്ചു 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തീര്‍ത്ഥം tiiRtthaM (nn), place. of 
pilgrimage; തീര്‍ത്ഥസ്ഥലത്തേക്ക്‌ 
അവര്‍ പോയി 

തീര്‍ത്ഥങ്കരന്‍ tiiRtthagkaran (nn), 
holy chief of Jains; 21-ഠാമത്തെ 
തീര്‍ത്ഥങ്കരനായിരുന്നു ജിനന്‍ 
തീര്‍ത്ഥയാത്ര tiiRtthayaatRa 
(nn,comp), pilgrimage; തീര്‍ത്ഥയാത്ര 
കഴിഞ്ഞ്‌ ഞങ്ങള്‍ മടങ്ങി 
വന്നു 

തീര്‍ത്ഥസ്നാനം —tiiRithasnaanaM 
(nn,comp), taking bath in holy water; 
തീര്‍ത്ഥാടകന്‍ തീര്‍ത്ഥസ്നാനം 
ചെയ്യുന്നു 

തീര്‍ത്ഥാടകന്‍ tiiRtthaaTakan (nn), 
തീര്‍ത്ഥാടകനായ ആ 


pilgrim; 
മനുഷ്യന്‍ പുണ്യനദിയില്‍ 
വീണു മരിച്ചു 

തീര്‍ത്ഥാടനം  tiiRtthaTanaM (nn), 


pilgrimage; ജീവിതം ഭൂമിയില്‍ 
ഒരു തീര്‍ത്ഥാടനമാണ്‌ 

തീര്‍ന്ന tiiRnna (adj), concluded; 
കറ തീര്‍ന്ന സ്നേഹത്തിന്റെ 
പ്രതീകമായിരുന്നു അയാള്‍ 


തീര്‍ന്ന ധനം (൧൧), _ finished; 
ഭക്ഷണം തീര്‍ന്ന ഹോട്ടലില്‍ 
പോകണ്ട 


തീര്‍പ്പിക്ക്‌ tiiRppikke ൧. make; 
രാധ ഒരു മാല തീര്‍പ്പിച്ചു 


തീര്‍പ്പ്‌ tiiRppa (nn), final decision; 
പ്രശ്നത്തിന്‌ ഒരു തീര്‍പ്പു 
കല്പിക്കാന്‍ ആര്‍ക്കും 
കഴിഞ്ഞില്ല 


തീവെട്ടിക്കൊള്ള ണ്ടാം 
(nn), dacoit; ഇവിടെ 
തീവെട്ടിക്കൊള്ളകള്‍ 
സാധാരണമായിരുന്നു 


തീവണ്ടി ഷീന (nn), train; 
ഞങ്ങള്‍ തീവണ്ടിയില്‍ കയറി 


തീവണ്ടിപ്പാളം _ tiivaNTippaalaM 
(nn), rail; തീവണ്ടിപ്പാളത്തിലൂടെ 
തീവണ്ടി നീങ്ങി 

തീവ്ര ശമം (adj), ലട; 
തീവ്രമായ സ്‌നേഹത്തിന്റെ 
ഉദാത്തമായ പ്രതീകം 

തീവ്രത മിഷ (nn), pungency; 
രോഗത്തിന്‍റെ തീവ്രത കുറഞ്ഞു 
വന്നു 

തീവ്രവേദന  tiivRaveedana (nn), 
severe pain; തീവ്രവേദനയില്‍ 
അവളുടെ മനസ്സ്‌ ഉരുകി 
തീഷ്ണത tii$Nata (nn), intensity; 
നല്ല തീഷ്ണതയോടെ വിളക്കു 
തെളിയുന്നു 


തീഷ്ണദൃഷ്ടി tii$NadRa$aTi 
(nn,comp), keen observer; അവന്‌ 
തീഷ്ണദൃഷ്ടിയാണ്‌ 


തീഷ്ണബുദ്ധി ti$Nabuddhi (nn), 
sharp intelligent person; മധുവിന്‌ 
തീഷ്ണബുദ്ധിയായിരുന്നു 
തീഷ്ണമായ tii$Namaaya (adj), 
ardent; തീഷ്ണമായ നോട്ടം 
കൊണ്ട്‌ അവരെ കിഴടക്കി 
തീസിസ്‌ tiisisa (nn), thesis; ഞാന്‍ 
ഒരു തീസിസ്‌ എഴുതുന്നു 
തീറാധാരം tiiRaadhaaraM 
(nn,comp), document written for giving 





239 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





exclusive right; അച്ഛന്‍ എഴുതിയ 


തീറാധാരം അമ്മാവന്‍ 
വായിച്ചു 
തീറ്‌ tiiRa (nn), exclusive right; 


അച്ഛന്‍ സ്വത്ത്‌ തീറ്‌ എഴുതി 
കൊടുത്തു. 

തീറ്റ tiRRa (nn), fodder of birds and 
animals; കോഴി തീറ്റ കൊത്തി 
തിന്നു 

തീറ്റ wiRRa (v1), feed; 
കുട്ടിയെ തീറ്റുന്നു 
തീറ്റക്കൊതി tiiRRakkoti (nn,comp), 


അമ്മ 


gluttony, രവിയ്ക്ക്‌ വല്ലാത്ത 
തീറ്റക്കൊതിയാണത്രെ 

തുംഗം twMgaM (nn), that which is 
raised; തുംഗമായ കോപം 
അയാള്‍ക്കു വന്നു 

തുക tuka (nn), total sum; ആകെ 


തുക എത്രയാണെന്ന്‌ ആരും 
പറഞ്ഞില്ല 


തുകര്‌ ഡിക്ഭ (vi), let ഡേ നിബ; 
അമ്മ തുണി തുകരാനിട്ടു 
തുകല്‍ tukal (mn), ടിനു 
മൃഗങ്ങളുടെ തുകല്‍കൊണ്ട്‌ 
ചെരുപ്പുണ്ടാക്കുന്നു 
തുകില്‍ ഡി (nn), cloth; 
തുകില്‍ മരിച്ചു 


തുക്കടാ tukkaTa (adj), something 
inferior; ഇത്‌ ഒരു തുക്കടാ 
വസ്തുവാണ്‌ 
തുച്ചം tucchaM (nn), peak of the 
mountain; മലയുടെ തുച്ചത്ത്‌ 
അവര്‍ എത്തി 


രാധ 


തുച്ഛമായ tucchamaaya (adj), trifle; 
രവി തുച്ഛമായ വിലയ്ക്ക്‌ 
തുണി വാങ്ങി 

തുഞ്ചം tu~caM (nn), edge; രവി 
വഞ്ചിയുടെ തുഞ്ചത്തിരുന്നു 
തുട wTa (nn), thigh; കുട്ടിയുടെ 
തുടകളില്‍ ശക്തമായ വേദന 
അനുഭവപ്പെടുന്നു 

തുടം wTaM (nn), measure used in 
Kerala for liquid; രവി ഒരു തുടം 
വെളിച്ചെണ്ണ വാങ്ങിച്ചു 


തുടക്കം wTakkaM (nn), begining; 
കടയുടെ തുടക്കം 
നന്നായിരുന്നു 


തുടങ്ങ്‌ ഡ്‌ (vi), begin; രവി 
ഒരു കട തുടങ്ങി 


തുടയ്ക്ക്‌ wTaykka (൦. 
അമ്മ വീട്‌ തുടയ്ക്കുന്നു 


sweep; 


തുടരെ tuTare (an), one after another 
continuously; ay തുടരെ 


പെയ്തു 


തുടര്‌ ധന (vi), act without stop; 
രവി തന്റെ സ്വഭാവം തുടര്‍ന്നു 


തുടര്‌ ഗ്ര (vi), ധി 
പോലീസ്‌ കള്ളനെ 
പിന്‍തുടര്‍ന്നു 


തുടര്‍ച്ച tuTaRcca (nn), continuation; 
കഥയുടെ തുടര്‍ച്ച 
മനസ്സിലായില്ല 


തുടലിട്‌ wTaliTa (vt), chain; രവി 
പട്ടിയെ തുടലിടുന്നു 

തുടി wTi (nn), musical instrument; 
രവി ഒരു തുടി മുഴക്കി 





240 


MALAYALAM - ENGLISH DICTIONARY 


തുടി wT (nn), heart beat; അവളെ 


കണ്ടമാത്രയില്‍ അവന്റെ 
തുടിപ്പുകൂടി 
തുടിക്ക്‌ wTikka ൮), മഥ; 


രാധയുടെ മനസ്സ്‌ തുടിച്ചു 
തുടിക്ക്‌ twTikka (vi), beat in water; 


മത്സ്യങ്ങള്‍ വെള്ളത്തില്‍ 
നീന്തി തുടിക്കുന്നു 

തുടുക്ക്‌ — wTukka (vt), __ blush; 
രവിയുടെ മുഖം തുടുക്കുന്നു 
തുടുത്ത ധസ്ഥം (adj), plump; 
അവളുടെ തുടുത്ത 
കവിളുകള്‍ ആരെയും 
ഭ്രമിപ്പിക്കും 


തുട്ട്‌ ന്ന (nn), coin; മധു രുട്ട്‌ 
കളഞ്ഞു 

തുണ സീമ (nn), 
രവിക്ക്‌ തുണയില്ല 
തുണയ്ക്ക്‌ twNaykko (vt), support; 
പാവങ്ങളെ ആരും തുണച്ചില്ല 


companionship; 


തുണി wNi (nn), cloth; രാധ 
തുണി വാങ്ങി 
തുണ്ടം tuNTaM (nn), dit; രവി 


ഒരു തുണ്ടം കടലാസ്‌ എടുത്തു 
തുണ്ടം ഡിസ (nn), ഠോ; 
അവന്‌ നാട്ടില്‍ ഒരു തുണ്ടു 
ഭൂമിയുണ്ട്‌ 

തുണ്ടിക്ക്‌ tuNTikke ൨൧, cut into 
pieces; അയാള്‍ വിറക്‌ 
തുണ്ടിച്ചു 

തൂത്ത്‌ tutta (nn), hinder part of 
body; അയാള്‍ എല്ലാം തന്റെ 


Compiled & Edited by Dr.V. Saratchandran Nair 


തൂത്തിനിടയില്‍ 
ഒളിപ്പിച്ചുവച്ച 

തുനിയ്‌ tuniya (vi), ഷേ; രവി 
ഒരു കൊലപാതകത്തിനു 
തുനിഞ്ഞു 


തുനിയ്‌ tuniya (vi), get ready; 
അവന്‍ ഒരു പുതിയ കമ്പനി 
തുടങ്ങാന്‍ തുനിഞ്ഞു 
തുന്നല്‍പ്പണിക്കാരന്‍ 


ഡല  (nn,comp), 
മാധവന്‍ 


തുന്നല്‍പ്പണിക്കാരനാണ്‌ 
തുന്നല്‍ tunnal (nn), stiching work; 
രാധ തുന്നല്‍ പഠിച്ചു 


tailor; 
ഒരു 


തുന്ന്‌ tunnd (vi), knit; അവള്‍ 
കുട്ടിയുടെ ഉടുപ്പു തുന്നുന്നു 
തുമ്പ ധം (അ), 
തുമ്പയില്‍ പൂവുണ്ടായി 
തുമ്പപ്പൂ tumbapuu (nn, comp), lencas 
flower; തുമ്പപ്പൂ വെളുത്തതാണ്‌ 
തുമ്പി tumbi (nn), dragon 14 കുട്ടി 
തുമ്പിയെ നോക്കി 

തുമ്പിക്കൈ wmbikkai (nn), trunk; 
ആന തുമ്പിക്കൈയില്‍ 
വെള്ളമെടുത്ത്‌ കുളിക്കുന്നു 
തുമ്പിപ്പാട്ട്‌ tumbippaaTTa 
(nn,comp), folk song sung by women in 


phlomis; 


Kerala, സ്ത്രീകള്‍ തുസ്ിപ്പാട്ട്‌ 
പാടി 

തുമ്പില്ലായ്മ wmbillaayma (nn), 
ignorance; അവന്റെ 


തുമ്പില്ലായ്മയെ എല്ലാവരും 
പരിഹസിച്ചു 





241 


MALAYALAM ~ ENGLISH DICTIONARY 





തുമ്പുംതുരാലും tumbumturaaluM 
(in), begining ശ്‌ ബേ; 
പുസ്തകത്തിനു തുമ്പും 
തുരാലുമില്ല 

തുമ്പുണ്ടാക്ക്‌ tumbuNTaakka 
(comp vb), find a clue; കേസിന്‌ 


അവര്‍ തുമ്പുണ്ടാക്കി 


തുമ്പ്‌ tumba (nn), clue; കേസിന്റെ 
തുമ്പ്‌ കിട്ടിയില്ല 


തുപ്പല്‍ ഡാലി സ്മ), saliva; 
വായില്‍ തുപ്പലില്ല 
തുപ്പാക്കി ഡല്‌ (nn), gum; 


കണ്ണന്‍ തുപ്പാക്കി എണ്ണയിട്ടു 
മിനുക്കി 


തുപ്പായി tuppaayi (nn), interpreter; 
ര 


ഒരു 
തുപ്പായിയായിരുന്നു 

തുപ്പ്‌ tuppa (vi), spit; ഇവിടെ 
തുപ്പരുത്‌ 


തുമിക്ക്‌ twmikka (vi), sneeze; രവി 


ജലദോഷം കാരണം 
തുമിക്കുന്നു 

തുമ്മല്‍ ധഡന്നല (nn), sneezing; 
കുട്ടിയുടെ തുമ്മല്‍ ഇവിടെ 
കേട്ടു 

തുമ്മ്‌ tumma (4), sneeze; കുട്ടി 
തുമ്മി 

തുയിലുണര്‌ twyiluNara (comp vb), 
wake up from sleep; രാജാവ്‌ 
തുയിലുണരുന്നു 
തുയില്‍ക്കൊള്ള്‌ tuyilkkoLLa 
(comp vb), — sleep; രാജാവ്‌ 


തുയില്‍ക്കൊള്ളുന്നു 





Compiled & Edited by Dr.V. Saratchandran Nair 


തുയില്‍ ഉണര്‍ത്ത്‌ twyiluNaRua 
(vt), wake ധും from ട്ടേ; 
രാജാവിനെ തുയില്‍ ഉണര്‍ത്തി 
തുരക്കണം turakkaNaM (nn), borer; 
തുരക്കണം ഉപയോഗിച്ച്‌ മണ്ണു 
തുരന്നു 

തുരക്കല്‍ turakkal (nn), boring; മല 
തുരക്കല്‍ കഴിഞ്ഞു 


തുരക്ക്‌ turakka (vt), bore a hole; 
ആരോ നിലം തുരക്കുന്നു 
തുരങ്കം turangaM (nn), tunnel a cave; 
ഞങ്ങള്‍ ഒരു തുരങ്കം കണ്ടു 


തുരങ്കംവയ്ക്ക്‌ —turankaMvaykka 
(nn,comp), undermine; ഏതു 
കാര്യത്തിലും തുരങ്കം 
വയ്ക്കുന്ന സ്വഭാവമാണ്‌ 
അയാളുടേത്‌ 


തുരത്തല്‍ turattal (nn), driving away; 


അയാളുടെ തുരത്തല്‍ 
ദയനീയമായിരുന്നു 

തുരത്ത്‌ സന്ദ ൮൮), ബിടി 
അയാളെ നാട്ടില്‍ നിന്നു 
തുരത്തി 


തുരുമ്പിക്ക്‌ turumbikke (vt), get rust; 
പാത്രം തുരുമ്പിക്കുന്നു 
തുരപ്പന്‍ turappan (nn), bandicoot; 
ഒരു തുരപ്പൻ മണ്ണുതുരന്നു 
തുരപ്പന്‍ —turappan (nn), drilling; 
തുരപ്പന്‍ കൊണ്ട്‌ തുരന്നു 


തുരപ്പ്‌ ഡാ (nn), tunnel; ഒരു 
തുരപ്പിലൂടെ തീവണ്ടി പോയി 


MALAYALAM ~ ENGLISH DICTIONARY. 


Compiled & Edited by Dr.V. Saratchandran Nair 





തുരിശ്‌ turiSa (nn), copper sulphate; 
റബ്ബറിന്‌ തുരിശ്‌ ഇടുന്നത്‌ 
നല്ലതാണ്‌ 

തുരുതുരെ turuture (adv), quickly; 
ബാണം തുരുതുരെ വിട്ടു 


തുരുത്ത്‌ ധ്ഡ (0൧), _ island; 
വൈപ്പിന്‍ ദ്വീപ്‌ ഒരു 
തുരുത്തു ആണ്‌ 

തുരുമ്പ്‌ ഡ്ഡ്ട ദ), സട 
പാത്രത്തില്‍ തുരമ്പു പിടിച്ചു 
തുരുമ്പ്‌ wrumba (nn), സട 
ഇരുമ്പ്‌ സാധനങ്ങള്‍ 
ഉപയോഗിക്കാതെ 
ഇരിക്കുമ്പോള്‍ 
തുരുമ്പ്പിടിക്കുന്നു 


തുരുപ്പ്‌ wruppa (nn), trump card; 
രവി തുരുപ്പ്‌ പ്രയോഗിച്ചു 
തുലനം tulanaM (nn), comparing; 
രവി കാര്യങ്ങളെ തുലനം 
ചെയ്തു 

തുലയ്‌ tulaya (vi), be destroyed; 
ഒടുവില്‍ എല്ലാം തുലയുന്നു 
തുലയ്ക്ക്‌ tulaykka (vt), എടവ; 


രവി പണം കൊണ്ടുപോയി 
തുലച്ചു 
തുലാം tulaM (nn), unit of weight 
balance; ഒരു തുലാം നെല്ലു 
വാങ്ങി 


തുലാം tulaM (nn), month according 
to Malayalam calander; തുലാത്തില്‍ 
മഴ പെയ്തു 


തുലാഭാരം tulaabhaaraM (nn,comp), 


offering gold, silver etc, 
weight of a person 


an equal 
to 2 deity; 


കരുണാകരന്‍ തുലാഭാരം 
നടത്തി 

തുലാവര്‍ഷം tuTaavaRSaM 
(nn,comp), north —east_~— monsoon; 
ഇക്കൊല്ലം തുലാവര്‍ഷം 
ശക്തമായിരുന്നു 

തുലാസ്സ്‌ ഡിം (൯2), balance; 


രവി ഒരു തുലാസ്സില്‍ വെല്ലം 
തൂക്കി 

തുലുക്കന്‍ tulukkan (nn), muslim; 
മുഹമ്മദ്‌ ഒരു തുലുക്കനാണ്‌ 


തുലോം ഡിം (൭4), verymuch; 
തുലോം നിസ്സാരമായ 
കാര്യമായിരുന്നു അത്‌ 

തുല്യം tulyaM (nn), equivalance; 
രണ്ടുഭാഗത്തും ആള്‍ നില 
തുല്യമാണ്‌ 

തുല്യത ഡ്മ (nn), സ്വേ 
സ്ത്രീകള്‍ക്കും 
പുരുഷന്മാര്‍ക്കും തുല്യത 
വേണം 

തുല്യമായ tulyamaaya (adj), equal; 
ലോകത്ത്‌ എല്ലാവര്‍ക്കും 


തുല്യമായ സ്ഥാനമുണ്ട്‌ 
തുല്യശക്തി tulyaSakti (nn,comp), 
balance of power; അമേരിക്കയും 
റഷ്യയും 
തുല്യശക്തികളായിരുന്നു 

തുല്ല്‌ ഡി (nn), word of admitting 
defeat; രാധ കളിക്ക്‌ തുല്ലിട്ടു 
തുവയ്ക്ക്‌ tuvaykka (vt), dip in to 
soak; അമ്മ അവരക്കായ്‌ 
തുവയ്ക്കുന്നു 


243 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തുവര ഡയ (nn), pigeon pea; 
രവിക്ക്‌ തുവര ഇഷ്ടമാണ്‌ 
തുവരന്‍ tuvaran (nn), dry curry; 
അമ്മ തുവരന്‍ കറി വെച്ചു 


തുവരന്‍പരിപ്പ്‌ 
(nn,comp), മേള gram; 
തുവരന്‍പരിപ്പ്‌ വാങ്ങി 
തുവര്‌ ഡഭ (vi), dry 
തുണികള്‍ തുവരാന്‍ ഇട്ടു 
തുവര്‍ച്ച tuvaRcca (nn), break in the 


tuvaranparipp? 
മധു 


up; 


monsoon rain; ഇപ്പോള്‍ നല്ല 
തുവര്‍ച്ച (തോര്‍ച്ചയുള്ള 
സമയമാണ്‌ 

തുവര്‍ത്ത്‌ wvaRua (nn), towel for 
rubbing the body with; കുട്ടി 
തുവര്‍ത്തുകൊണ്ട്‌ തല 
തോര്‍ത്തി 

തോര്‍ത്ത്‌ tooRtta (nn), towel for 
rubbing the body with; കുട്ടി 
തോര്‍ത്തുകൊണ്ട്‌ തല 
തോര്‍ത്തി 


തുവര്‍ത്ത്‌ tuvaRta (vi), rub dry; 
കുട്ടി തല തോര്‍ത്തി 
തുവര്‍മ്മ tuvaRmma (nn), density; 
നല്ല തുവര്‍മ്മയില്‍ പുല്ല്‌ 
വളര്‍ന്നു നില്‍ക്കുന്നു 
തൂവാല tuuvaala (nn), towel; കുട്ടി 
ഒരു തൂവാല വാങ്ങി 


തുഷാരം tuSaaraM (nn), dew; കുട്ടി 


തുഷാരമുതിരുന്നത്‌ നോക്കി 
നിന്നു 

തുഷാരബിന്ദു tu$aarabindu 
(nn,comp), dew drop; 
തുഷാരബിന്ദുക്കള്‍ 


ഇലപ്പടര്‍പ്പുകളില്‍ നിന്ന്‌ 
ഉതിര്‍ന്നു വീണു 

തും tu$Ti (nn), _ pleasure; 
തുഷ്ടിയോടെ അനില്‍ അവിടെ 
ജീവിച്ചു 

തുഹിനം tuhinaM (nn), 0050 


തുഹിനത്താല്‍ വഴി മറഞ്ഞു 
@gB_wwLa (nn), hole, കടലാസില്‍ 
ഒരു തുള വീണു 

തുളയ്‌ ധികൃഭ (vi), 
കടലാസ്‌ തുളഞ്ഞു 


തുളയ്ക്ക്‌ tuLaykka (vt), perforate; 
ആശാരി മരം തുളയ്ക്കുന്നു 


തുളവാരം tuLavaaraM (nn), tracing 


get bored; 


out ട്ടേ ദ്ധി അയാള്‍ 
മറ്റുള്ളവരുടെ തുളവാരം 
നോക്കുന്നു 

തുളസി tuLasi (nn), holy മടി; 
അമ്മ തുളസിക്ക്‌ വെള്ളം 
നനച്ചു 

തുള്ളി uSaaraM മ), ഴേ; 


മഴയുടെ നേര്‍ത്ത തുള്ളികള്‍ 
ശരീരത്തില്‍ പതിച്ചു 


തുളു ഡി (nn), tulu language; 
രാമകൃഷ്ണന്‌ തുളു 
അറിയാം 

തുളുനാട്‌ wLunaaTa —(nn,comp), 


Tulu country; രവി തുളുനാട്ടില്‍ 
പോയി 


തുളുമ്പൽ tuLumbal (nn), 
overflowing: വെള്ളത്തിന്‍റെ 
തുളുമ്പൽ കുട്ടി നോക്കിനിന്നു 





244 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തുളുമ്പേ tuLumbee (adv), fully 
flowing to the brim; രാധ പാത്രം 
തുളുമ്പേ വെള്ളം കൊണ്ടു 
വന്നു 


തുളുമ്പ്‌ wlumba (vb), ബീ; 


പാത്രത്തില്‍ വെള്ളം 
തുളുമ്പുന്നു 

തുളുവന്‍ tuLuvan (nn), Tulu man; 
രാമകൃഷ്ണന്‍ ഒരു 
തുളുവനാണ്‌ 

തുള്ളല്‍ക്കാരൻ —twLLalkkaaran 
(nn), one who performs —Tullal; 
തുള്ളല്‍ക്കാരന്‍ വേഷം 
ധരിച്ചു 

തുള്ളല്‍പ്പനി tuLLalppani 
(nn,comp), burning fever; രവിക്ക്‌ 


തുള്ളല്‍പ്പനി വന്നു 

തുള്ളന്‍ wlan (nn), grasshopper; 
ഒരു തുള്ളന്‍ പറന്നു വീണു 
തുള്ളല്‍ tuLLal (nn), jumping and 
skipping, കുട്ടിയുടെ തുള്ളല്‍ 
കാണാന്‍ നല്ല ചന്തമായിരുന്നു 
തുള്ളല്‍ tL Lal (nn), folk art; രവി 
ഓട്ടന്‍തുള്ളല്‍ കളിച്ചു 


തുള്ളി പ (nn), drop, മഴ 
തുള്ളിയായി 
വീണുകൊണ്ടിരുന്നു 
തുള്ളിക്കളി പഥി (nn,comp), 
dance for 40% കുട്ടികള്‍ 
തുള്ളിക്കളി നടത്തി 
തുള്ളിക്കളിക്ക്‌ —twLLikkaLikko 
(nn,comp), frisk about out of joy; 
കുട്ടികള്‍ മുറ്റത്ത്‌ 
തുള്ളിക്കളിക്കുന്നു 


തുള്ളിക്ക്‌ tuLikka (v1), cause to 
jump; അമ്മ കുട്ടികളെ 
തുള്ളിക്കുന്നു 

തുള്ളിച്ചാട്‌ ഡ്ഥംണ്ട (vi), jump 
out of joy; കുട്ടികള്‍ മുറ്റത്ത്‌ 
തുള്ളിച്ചാടി 

തുള്ളിയിട്‌ പന്നു (comp vb), 
fall drop by drop; മഴ 
തുള്ളിയിടുന്നത്‌ കുട്ടി നോക്കി 
നിന്നു 


തുള്ള്‌ wLLa (vi), act according to the 
whims and fancies of another person; 
രവി തുള്ളുന്നു 

തുഴ ധം (nn), paddle; 
തുഴകൊണ്ട്‌ തുഴഞ്ഞു 


തുഴ tuZa (nn), oar, തുഴകൊണ്ട്‌ 
തുഴഞ്ഞ്‌ അയാള്‍ അക്കരെ 
കടന്നു 

തുറ wRa (nn), harbour, 
തുറ സന്ദര്‍ശിച്ചു 
തുറക്കലം wRakkalaM (൩.൧൭), 
washerman's pot; അലക്കുകാരന്‍ 
തുറക്കലം വൃത്തിയാക്കി 


രവി 


രവി 





തുറക്ക്‌ twRakka (vt), open; അമ്മ 
വാതില്‍ തുറന്നു 


തുറക്ക്‌ wRakka (v1), disclose; 
അയാള്‍ കാര്യങ്ങള്‍ എല്ലാം 
വെട്ടിത്തുറന്നു സംസാരിച്ചു 
തുറച്ചുങ്കം twRaccunkaM (nn,comp), 
sea customs; തുറച്ചുങ്കം കൊടുത്ത്‌ 
അവര്‍ സാധനം സ്വന്തമാക്കി 


തുറന്ന ഡ്ധ്ഥമ (adj), 
തുറന്ന ജീപ്പില്‍ 
സന്ദര്‍ശനം നടത്തി 


uncovered; 
മന്ത്രി 


245 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തുറന്നജയില്‍ tuRannajayil 
(nn,comp), open jail; തുറന്ന 
ജയിലില്‍ അയാളെ പാര്‍പ്പിച്ചു 
തുറപ്പ wRappa (nn), broom; രാധ 
തുറപ്പയെടുത്തു മുറ്റം തൂത്തു 
തുറപ്പിക്ക്‌ tuRappikke (vt), cause to 
open; അച്ഛന്‍ രവിയെ കൊണ്ട്‌ 
വാതില്‍ തുറപ്പിച്ചു 

തുറ, tuRappa (nn), opening; 
വാതിലിന്‍റെ തുറപ്പുകാത്ത്‌ ഉമ 
നിന്നു 

തുറപ്പ്‌ twRappa (nn), opening; 
വീടിന്‍റെ തുറപ്പ്‌ എങ്ങോട്ടാണ്‌? 
തുറമുഖം — wRamukhaM — (nn), 
harbour; കൊച്ചി തുറമുഖമാണ്‌ 
തുറിക്ക്‌ ഡ്ഡര (vt), ര at; 
കണ്ണന്‍ കുട്ടിയെ 
തുറിച്ചുനോക്കി 

തുറു ഡ്ഡ (nn), hay മം മുറ്റത്ത്‌ 
ഒരു തുറു നില്‍ക്കുന്നുണ്ട്‌ 
തുറുക്‌ twRuka (vi), become full; 
സാധനങ്ങളെല്ലാം ഈ 
മുറിയില്‍ തുറുകി 

തുറുങ്ക്‌ ഡ്ഡാര (nn), jail; വാസു 
തുറുങ്കില്‍ നിന്നു രക്ഷപ്പെട്ടു 


തുറുതുറെ wRutuRe (adv), Heavily; 


ay തുറുതുറെ 
പെയ്തുകൊണ്ടിരുന്നു 

തുറുത്ത്‌ ഡയ ൮), ഞു 
അയാള്‍ സാധനങ്ങളെല്ലാം 


സഞ്ചിയില്‍ തുറുത്തിക്കയറ്റ്‌ 


246 





തുറുപ്പ്‌ tuRupppa (nn), trump card; 
വി തുറുപ്പ്‌ 


രഃ 
പുറത്തിറക്കിയില്ല 
തുറുമല്‍ ധ്ഡന്മി (nn), getting 
ടി; ബഞ്ചുകള്‍ക്കിടയില്‍ 
കുട്ടി തുറുമി 


തുറുഇട്‌ ഡ്ഡ്നം (comp vb), heap 
and press down straw so as to from hay 
stack; കൃഷിക്കാര്‍ തുറു ഇട്ടു 


തൂ tun (adj), fine; തൂമേനിയില്‍ 
പുളകം കൊണ്ടു 
തൂകല്‍ tukal (nn), spilling, അമ്മ 


വെള്ളം തൂകല്‍ ചെയ്തത്‌ 
നന്നായിരുന്നു 
തൂക്‌ twuka (vi), ഒല; രാധ 


മുറ്റത്ത്‌ വെള്ളം തൂകി 


തൂക്കം twukkaM (nn), weight; രവി 
സാധനത്തിന്റെ തൂക്കം നോക്കി 


തൂക്കാംപാറ tuukkaaMpaaRa 
(nn,comp), precipitous 00; ഒരു 
തൂക്കാംപാറയിലൂടെ ജീപ്പ്‌ 
താഴോട്ട്‌ വീണു 
തൂക്കക്കുറവ്‌ tuukkakkuRava 
(nn,comp), underweight; 
വാങ്ങിക്കൊണ്ടു വന്ന 
സാധനത്തിന്‌ തൂക്കക്കുറവ്‌ 
തോന്നി : 
തൂക്കനാംകുരുവി 
tuukkanaaMkuruvi (nn,comp), റി 
sparrow; തൂക്കനാംകുരുവ 
കൂടുവച്ചു 

തൂക്കല്‍ = wukkal (nn), weighing; 
കച്ചവടക്കാരന്‍ 
വാഴക്കുലയുടെ തൂക്കല്‍ 
നടത്തി 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തൂക്കല്‍ — twukkal 
അയാളുടെ 
തൂക്കല്‍ വിധിച്ചു 
തൂക്കിക്ക്‌ tuukkikka ൮), cause to 
weigh; രവി 
കടക്കാരനെക്കൊണ്ട്‌ സാധനം 
വീണ്ടും തൂക്കിച്ചു 

തൂക്കിയിട്‌ tookkiyiTa (vt), hang 


(nn), hanging; 
കുറ്റത്തിനു 


down; പോലീസുകാരന്‍ 
അയാളെ തറയിലേക്ക്‌ 
തൂക്കിയിട്ടു 


തൂക്കിലിട്‌ wukkiliTa (comp vb), 
രവിയെ 


hang one on the gallows; 
തൂക്കിലിട്ടു 
തൂക്കുകട്ട ഡിഡി), 
weight; കടക്കാരന്‍ തൂക്കുകട്ട 
വച്ച്‌ തൂക്കി നോക്കി 
തൂക്കുകാരന്‍ tuukkukaaran 
(nn,comp), executioner; 
തൂക്കുകാരന്‍ കൊലപ്പുള്ളിയെ 
തൂക്കിലേറ്റി 


തൂക്കുപാലം tuukkupaalaM 
(nn,comp), hanging bridge; ഞങ്ങള്‍ 
ഒരു തൂക്കുപാലത്തിലൂടെ 
നടന്നു 

തൂക്കുമഞ്ചം tuukkuma~caM 
(nn,comp), hanging cot; 
തൂക്കുമഞ്ചത്തില്‍ എടുത്ത്‌ 


അയാളെ കൊണ്ടുപോയി 
തൂക്കുവിളക്ക്‌ twukkuviLakke (nn), 


hanging lamp; രാധ തൂക്കു 
വിളക്കു കത്തിച്ചു 

തൂക്കുസഞ്ചി tuukkusa~ci 
(nncomp), travelling bag; അമ്മ 


തൂക്കു സഞ്ചി വാങ്ങി 


തൂക്കം twukka (nn), weight; ean 


ആഭരണങ്ങളുടെ തൂക്കം 
നോക്കി 

തൂക്ക്‌ twukka (vi), യി; രവി 
മാറാല തൂത്തു 

തൂക്ക്‌ tookka (v1), hang; ഉടന്‍ 


തന്നെ ഒരു ബക്കറ്റ്‌ തൂക്കി 
കൊണ്ടുവന്നു 

തൂക്ക്‌ ഠി weigh; 
കുഞ്ഞിന്‍റെ ഭാരം 
എത്രയുണ്ടെന്ന്‌ തൂക്കിനോക്കി 
തൂങ്ങ്‌ twunna ൧, be drowsy; കുട്ടി 
ഉറക്കം തൂങ്ങുന്നു 

തൂണീരം twuNiiraM (nn), quiver 
(sachet of arrows); ദുര്യോധനന്‍ 
തൂണീരം അണിഞ്ഞു 


[ 





തൂണ്മരം ഡിന്‌ (ജ്യ), 
cedar tree; തൂണ്‍മരം വെട്ടി 
തൂണ്‍ നാട്ടി 


തൂണ്‍ twuN (nn), pillar; വീടിന്‍റെ 
ഒരു തൂണ്‍ മറിഞ്ഞുവീണു 
തൂത tuuta (nn), small vessel_or 
container, അമ്മ ഒരു തൂതയില്‍ 
എന്തോ കൊണ്ടുവന്നു 


തൂത്തുകളയ്‌ tuuttukaLaya (comp 


vb), wipe off; അമ്മ കുട്ടിയുടെ 
മുഖത്തെ പൊടി 
തൂത്തുകളഞ്ഞു 


തൂത്തുവാര്‌ tuuttuvaara (comp vb), 
sweep; കുട്ടികള്‍ കടലാസുകള്‍ 
തൂത്തുവാരി 

തൂമ്പ tuumba (nn), spade; അച്ഛന്‍ 
തൂമ്പകൊണ്ട്‌ കിളച്ചു 





247 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തൂമ്പ്‌ നിര (nn), sluice; 
തൂമ്പിലൂടെ വെള്ളം 
ഒഴുകിക്കൊണ്ടിരുന്നു 


തൂമ്പ്‌ tuumba (nn), sprout; 
ഒരു തൂമ്പ്‌ ഒടിച്ചെടുത്തു 


കുട്ടി 


തൂപ്പുകാരന്‍ tuuppukaaran (nn), 
sweeper; രൂപ്പുകാരന്‍ ഇന്നലെ 
തൂത്തുവാര്‌ 

തൂ tuuppd (nn), _ sweeping; 
രവിയുടെ ജോലി 
തൂപ്പായിരുന്നു 

തൂമ ന്മ ൫2), clearness; 
തൂമയുള്ള മുഖമായിരുന്നു 
കുട്ടിയുടേത്‌ 

തൂമവരുത്ത്‌ tuumavarutta (vb), 


refine; കുട്ടി മുഖത്തിനു തൂമ 
വരുത്തി 

തൂമെയ്യാള്‍ twumeyyaal. (nn,comp), 
beautiful woman; അവള്‍ 
തൂമെയ്യാള്‍ ആയിരുന്നു 
തൂമൊഴി tuumoZi (nn,comp), sweet 


words; തൂമൊഴികള്‍ പറഞ്ഞ്‌ 
അയാള്‍ എല്ലാവരെയും 
മയക്കി 

തൂയ tuuya (adj), pure; 


തൂയവെണ്ണ ഉപയോഗിക്കണം 
തൂര്‍ക്ക്‌ ധധ്വഭ (v1), make dense; 
മരങ്ങള്‍ തൂക്കുന്ന ഒരു 
സ്ഥലമാണിത്‌ 

തൂര്‍ച്ച twuRcca (nn), filling up; നല്ല 
തൂര്‍ച്ചയായി മരങ്ങള്‍ 
ഇവിടെ വളരുന്നു 


തൂര്‍ണ്ണ 
തൂര്‍ണ്ണമായ 
പ്രവൃത്തിയായിരുന്നു അത്‌ 





248 


tuuRNNa (adj), swift; 


തൂര്‍ന്ന twRnna (adj), congested; 
ഇടതൂര്‍ന്ന കാടുകള്‍ 
ഇവിടെയുണ്ട്‌ 

തൂര്‍മ്മ tuuRmma (nn), state of being 
congested; നല്ല തൂര്‍മ്മയായി 
ഇവിടെ പുല്ലുവളരുന്നു 


തൂലിക twulika (nn), quill pen; 
രാമക, arsenal ള തൂലിക 
പടവാളാക്ക്‌ 

തൂലികാനാമം —_twulikaanaamaM 
(അമ്മമ്മ), pen craft; കുവമ്പു 
കെ.വി.പുട്ടപ്പയുടെ 
തൂലികാനാമമാണ്‌ 
തൂലികാസുഹൃത്ത്‌ 


tuulikaasuhuRatta (nn,comp), pen friend; 
രവിയുടെ തൂലികാസൂഹൃത്ത്‌ 
വന്നു 

തൂവല്‍മുളയ്ക്ക്‌ tuuvalmuLaykka 
(comp vb), get ready for flight; 
കാക്കയ്ക്ക്‌ തൂവല്‍ മുളച്ചു 
തൂവല്‍മെത്ത tuuvalmetta 
(nn,comp), feather bed; 
തൂവല്‍മെത്തയില്‍ കിടക്കാന്‍ 
സുഖമാണ്‌ 


തൂവല്‍ സ്ഡല (nn), _ feather; 
കോഴി തൂവല്‍ ഒതുക്കിനിന്നു 
തൂവാനം ധി (nn), rain 


driven by the wind; കുട്ടി തൂവാനം 
നോക്കി നിന്നു 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തൂവാല tuuvaala (nn), hand kerchief 
കുട്ടി തൂവാലകൊണ്ട്‌ മുഖം 
തുടച്ചു 

തൂവെണ്ണ wuveNNa (nn), അട 
butter; കണ്ണന്‍ തൂവെണ്ണ കട്ടു 
തൂവ്‌ tuuva (vi), scatter scantily; 
അമ്മ നെല്ല്‌ പുറത്തു തൂവി 


തൂശന്‍ —twuSan (adj), _pointed; 
തൂശന്‍ ഇലയിട്ട്‌ ഞങ്ങള്‍ 
ഉണ്ണാനിരുന്നു 

തൂശി tuuSi (nn), നിം; 


തൂശിയില്‍ നൂലു കോര്‍ത്തു 
തൂശിമുല്ല twuSimulla (nn), kind of 
jasmine; തൂശിമുല്ല പൂത്തു 
തൂളി twuli (nn), dust; അരിയുടെ 
തൂളി പുറത്തേക്ക്‌ പോയി 
തൂള്‍ ഡി. (nn), powder; 
തവിടിന്റെ തൂള്‍ വിതറി 
തൂറല്‍ tuuRal (nn), loose motion; 
കുട്ടിക്ക്‌ തൂറലായിരുന്നു 
തൂറ്റല്‍ ധി, 
defecation; 
കഴിഞ്ഞു വന്നു 


രവി 


tuuRRal 
കുട്ടി 


(nn), 


തൂറ്റല്‍ 


തൂറ്‌ സ്ര (vi), രം; കുട്ടി 
തൂറാന്‍ പോയി 

തൂറ്റ്‌ wRRe (vb), winnow com; 
കാറ്റുള്ളപ്പോള്‍ തൂറ്റണം 
തൃക്കണ്ണ്‌ tRakkaNNe_(nn,comp), 
eyes of god; ശിവന്‍ തൃക്കണ്ണു 
തുറന്ന്‌ കടാക്ഷിച്ചു 
തൃക്കണ്‍പാര്‍ക്ക്‌ 
tRakkaNpaaRkka (vt), see by a king or 


lord; രാജാവ്‌ 
തൃക്കണ്‍ പാര്‍ത്തു 


പ്രജകളെ 


തൃക്കാപ്പ്‌ tRakkappa (nn), main 
door of the sanctum sanctorum of a 
temple; തൃക്കാപ്പ്‌ തുറക്കുന്നതും 
കാത്ത്‌ ഭക്തജനങ്ങള്‍ കാത്തു 
നിന്നു 


തൃക്കാല്‍ tRakkal (nn,comp), foot of 
a god; രവി ശ്രീകൃഷ്ണന്റെ 
തൃക്കാല്‍ കുമ്പിടുന്നു 

തൃക്കൈ tRakkai (nn,comp), hand of 
God; തൃക്കൈയ്യില്‍ ഉണ്ണിക്കണ്ണന്‍ 
വെണ്ണയെടുത്തു 


തൃക്കൈവിളയാട്‌ 
tRakkaiviLayaaTa (nn,comp), for the 
king to ടി; രാജാവ്‌ 
തൃക്കൈവിളയാടുന്നു 
തൃക്കൈവിളയാട്ടം 
tRakkaiviLayaaTTaM (nn,comp), 
signing by 2 king; രാജാവ്‌ 
തൃക്കൈവിളയാട്ടം നടത്തി 
തൃണം tRaNaM ൫0), അട; 
അയാള്‍ തൃണം 
പറിച്ചെടുത്തു 
തൃണവല്‍ക്കരണം 


tRaNavalkkaraNaM (nn), condemning: 
അയാളുടെ പ്രവൃത്ത 
എല്ലാവരും തൃണവല്‍ക്കരണം 
നടത്ത 


തൃണവര്‍ക്കരിക്ക്‌ 

tRaNavalkkarikk (vt), ignore മട 
insignificant; അയാളെ 
എല്ലാവരും തൃണവല്‍ക്കരിച്ചു 





249 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തൃതീയ സം (adj), third; 
തൃതീയ പക്ഷത്തേക്ക്‌ അയാള്‍ 
ചേര്‍ന്നു 


തൃത്താലികെട്ട്‌ —tRattaalikeTTa 
(nn,comp), royal marriage; 
രാജകുമാരന്റെ 


തൃത്താലികെട്ടായിരുന്നു അന്ന്‌ 


തൃപ്തമായ യമ (adj), 
pleased, വളരെ തൃപ്തമായ 
ഒരു സദ്യയായിരുന്നു അത്‌ 


തൃപ്തി Rapti (nn), satisfaction; 


തൃപ്തി എന്നത്‌ 
ആപേക്ഷികമാണ്‌ 
തൃപ്തിയാക്‌ മിര (vi), be 
satisfied; എല്ലാവര്‍ക്കും 
തൃപ്തിയാകുവോളം അവര്‍ 
കുടിച്ചു 

തൃപ്തിവരുത്തല്‍ —Raptivaruttal 
(nn,comp), giving satisfaction; 
എല്ലാവരുടെയും തൃപ്തി 
വരുത്തലിനുവേണ്ടി 
പ്രാര്‍ത്ഥിച്ചു 

തൃപ്തിവരുത്ത്‌ — tRaptivarutta 


(comp vb), satisfy; എല്ലാവരേയും 
തൃപ്തിവരുത്താൻ കഴിയില്ല 


തൃപ്പടി മണ്‌ (0290), main 
entrance of a temple; തൃപ്പടിയില്‍ 
ഭക്തജനം കുമ്പിട്ടു 


തൃപ്പടിദാനം tRappaTidaanaM 
(nn,comp), dedication of a kingdom to 
the beloved god; 
മാര്‍ത്താണ്ഡവര്‍മ്മ 


തൃപ്പടിദാനം നടത്തി 


തൃഷ്ണ മടം 
തൃഷ്ണയാണ്‌ 
ദുഃഖങ്ങള്‍ക്കും കാരണം 


(nn), greed; 


എല്ലാ 


തെകിട്ട്‌ ചന്നം (vi), belch; ഇന്നു 
കഴിച്ച ഭക്ഷണസാധങ്ങള്‍ 
തെകിട്ടി വരുന്നു 


തെകിളിക്ക്‌ tekiLikka (vt), stare at; 


അവന്‍ അവളെ നോക്കി 
തെകിളിച്ചു 

തെക്കന്‍കാറ്റ്‌ tekkankaaRR@ 
(nn,comp), south wind; തെക്കന്‍ 
കാറ്റ്‌ സുഖപ്രദമാണ്‌ 
തെക്കന്‍കോള്‍ tekkankooL 


(nn,comp), rain or wind coming from 
south; തെക്കന്‍ കോളില്‍ പെട്ട്‌ 


പല നാശനഷ്ടങ്ങളും ഉണ്ടായി 
തെക്കന്‍ tekkan (adj, nn), pertaining 
to the south; അയാള്‍ ഒരു 
തെക്കനാണ്‌ 


തെക്കിനി tekkini (nn), outhouse on 
the southern side of a main building; 
അമ്മ തെക്കിനിയിലേക്ക്‌ 


നടന്നു 


തെക്കുംകൂര്‍ —tckkuMkuuR (nn), 


principality of Kottayam, conquered by 
Travancore; അവര്‍ 


തെക്കുംകൂര്‍കാരായിരുന്നു 
തെക്കുകിഴക്കന്‍കാറ്റ്‌ 


tekkukiZakkankaaRR@ (nn,comp), South 
east wind; തെക്കു കിഴക്കന്‍ 
കാറ്റ്‌ ശക്തിയായി വീശി 


തെക്കുകിഴക്ക്‌ tekkukiZakka 
(nncomp), south east, തെക്കു 
കിഴക്കുഭാഗത്തു നിന്നു കാറ്റു 





250 


MALAYALAM - ENGLISH DICTIONARY, 


Compiled & Edited by Dr.V. Saratchandran Nair 





തെക്കുപടിഞ്ഞാറന്‍കാറ്റ്‌ 


tekkupaTi~~aaRankaaRR@ 
south western 
തെക്കുപടിഞ്ഞാറന്‍ 


ശക്തമായിരുന്നു 
തെക്കുഭാഗം 
(nn,comp), South 
ഭാഗത്തുള്ള 
അയാള്‍ക്കു ഇഷ്ടം 


(nn,comp), 
wind; 
കാറ്റ്‌ 


tekkubhaagaM 
side; തെക്കു 
മുറിയാണ്‌ 


തെക്കോട്ട്‌ —tekkooTTa (൭2), 
southward; തെക്കോട്ട്‌ നോക്കി 
രാധ ഇരുന്നു 

തെക്കോട്ട്പോക്‌ tekkooTTapooka 
(comp vb), go to the yama (die); 
വാസുവിന്റെ അച്ഛന്‍ 
തെക്കോട്ട്‌ പോയി 

തെക്ക്‌ 4൭ (nn), South; തെക്ക്‌ 
ഒരു തെങ്ങുണ്ടായിരുന്നു 
തെങ്ങിന്‍കള്ള്‌ tenninkaLLa 


(nn,comp), toddy of the coconut tree; 


തെങ്ങിന്‍ കള്ളിന്‌ 
സ്വാദുണ്ടായിരുന്നു 
തെങ്ങിന്‍തല teypintala (nn,comp), 
top of a coconut tree; തെങ്ങിന്‍ തല 
ചീഞ്ഞു 


തെങ്ങിന്തോപ്പ്‌ tennintooppa 
(nn,comp), coconut grove; മാധവന്‍ 
തെങ്ങിന്‍ തോപ്പു 
വിലയ്ക്കുവാങ്ങി 


തെങ്ങിന്‍ ൭90൦ (adj), pertaining to 
coconut tree; തെങ്ങിന്‍ പൂങ്കുല 
ഒടിച്ചുകൊണ്ടു വന്നു 

തെങ്ങുരോഗം tennuroogaM 
(nn,comp), coconut palm rot disease; 


തെങ്ങുരോഗം കാരണം തെങ്ങ്‌ 
ഉണങ്ങിപ്പോയി 

തെങ്ങോല 600൦1൦ (യ), 
coconut leaf; തെങ്ങോലയില്‍ 
അണ്ണാന്‍ ഓടി കളിച്ചു 


തെങ്ങ്‌ (6909 (nn), coconut tree; 
തെങ്ങ്‌ കല്പവ്ൃക്ഷമാണ്‌ 


തെച്ചിപ്പൂ teccippuu (nn), flower of 
chrysanthus; തെച്ചിപ്പൂവ്‌ കടും 
ചുവപ്പാണ്‌ 

തെണ്ടല്‍ക്കാരന്‍ teNtalkkaaran 


(nn,comp), tax collector; മാധവന്‍ 
ഒരു തെണ്ടല്‍ക്കാരനായിരുന്നു 


തെണ്ടല്‍ teNTal (nn), begging; 
അയാള്‍ക്കു തൊഴില്‍ 
തെണ്ടലാണ്‌ 


തെണ്ടി teNTi (nn), beggar; രവി 
ഒരു തെണ്ടിയാണ്‌ 


തെണ്ടിക്ക്‌ teNTikke (v1), cause to 


beg; രവിയെ എല്ലാവരും 
കൂടി തെണ്ടിച്ചു 

തെണ്ടിത്തം teNTittaM (nn), state of 
a beggar (meaness); 
തെണ്ടിത്തമാണ്‌ 
തെണ്ടികള്‍ക്കിഷ്ടം 


തെണ്ടിത്തീനി teNTittiini (nn,comp), 
‘one who lives by begging; അയാള്‍ 
ഒരു തെണ്ടിത്തീനിയായിരുന്നു 
തെണ്ട്‌ teNTa (vi), രവി 
തെണ്ടുന്നു 

തെണ്മ teNma (nn), cleamess; നല്ല 
തെണ്മയുള്ള വെള്ളമാണിത്‌ 


beg; 





251 


MALAYALAM - ENGLISH DICTIONARY 


തെന്നല്‍ 
ഇളം 
ഇരുന്നു 
തെന്നാട്‌ ബര (0,0൧2), 
southem land; തെന്നാടുകളില്‍ 
അയാള്‍ സന്ദര്‍ശിച്ചു 


തെന്നിപ്പോക്‌ tennippooke (comp 
vb), ടി; മിനുസമുള്ള 
മുറികളില്‍ നടക്കുമ്പോള്‍ 
സൂക്ഷിക്കണം, തെന്നിപ്പോകും 
തെന്നിതെന്നിനടക്ക്‌ 
tennitenninaTakka (vb, 
മഞ്ഞിന്‍ 

ജനങ്ങള്‍ 

ഉപയോഗിച്ചു 
തെന്നിതെന്നിനടക്കുന്നു 


tennal (nn), 
തെന്നലേറ്റ്‌ 


south wind; 
അവര്‍ 


comp), slip; 
പ്രദേശങ്ങളില്‍ 
സ്‌കേറ്റുവണ്ടി 


തെന്നിമാറ്‌ tennimaaRa (comp vb), 
evade; രാധ പെട്ടെന്ന്‌ 


തെന്നിമാറി 


തെന്ന്‌ tenna (vi), slip; അയാള്‍ 


തെന്നി വീണു 

തെന്മൊഴി teNmoZi (മജ്മ), 
tamil; അയാള്‍ തെന്‍മൊഴി 
പറഞ്ഞു 

തെമ്മാടി ന്നാ (nn), 
രവി ഒരു തെമ്മാടിയാണ്‌ 
തെമ്മാടിത്തം ബന്ധി (nn); 
vagabondism; രവിക്ക്‌ 
തെമ്മാടിത്തം മാത്രമേ അറിയൂ 
തെയ്യം teyyaM (nn), God; കണ്ണന്‍ 
തെയ്യം കെട്ടി 


rogue; 


തെയ്യംപാടി teyyaMpaaTi 
(nn,comp), member of community of 
temple singers; അവര്‍ 


Compiled & Edited by Dr.V. Saratchandran Nair 


തെയ്യംപാടികള്‍ 
എന്നറിയപ്പെട്ടു 
തെയ്യാട്ടം 
offering to godess bhagavathi; 
തെയ്യാട്ടം കണ്ടു 
തെരഞ്ഞെടുക്ക്‌ tera~~eTukka (v1), 
elect; എല്ലാവരും കൂടി 
അയാളെ തെരഞ്ഞെടുത്തു 


teyyaaTTaM | (nn,comp), 
ean 


തെരഞ്ഞെടുപ്പ്‌ tera~~eTuppa (nn), 


election; തെരഞ്ഞെടുപ്പില്‍ 
എതിര്‍സ്ഥാനാര്‍ത്ഥി തോറ്റു 
തെരഞ്ഞ്പിടിക്ക്‌  tera~~apiTikka 
(comp vb), find out; കള്ളനെ 
എല്ലാവരും ചേര്‍ന്ന്‌ 
തെരഞ്ഞുപിടിച്ചു 

തെരണ്ടി ചേന (nn), fish (Raia 
batis); മാധവന്‍ തെരണ്ടി 
വാങ്ങി 

തെരയ്‌ teraya (vt), search; രവി 
അവിടെയെല്ലാം എന്നെ 
തെരഞ്ഞു 

തെരിയ്‌ teriya (vi), understand; 


അവന്‌ ഒന്നും തെരിയില്ല 
തെരിയ്‌ teriya (vi), differentiate; 


എട്ടുംപൊട്ടും തെരിയാത്ത 
പെണ്ണാണ്‌ അവള്‍ 
തെരിവ്‌ (ബര (nn), knowing; 


തെരിവാണ്‌ പ്രധാനകാര്യം 


തെരുക്ക്‌ (ബിര (v2), roll up: രവി 
പായ തെരുക്കി വച്ചു 


തെരുതെരുപ്പ്‌ teruteruppa 
(nn,comp), diligence; കുട്ടിക്ക്‌ നല്ല 





252 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തെരുതെരുപ്പുള്ള 
സ്വഭാവമായിരുന്നു 

തെരുവീഥി teRuviithi(nn,comp), 
pathway of ൭ street; രവി 
തെരുവീഥിയിലൂടെ നടന്നു 
തെരുവുസഞ്ചാരി teruvusa~caari 
(nn,comp), street walker; അയാള്‍ 
ഒരു തെരുവുസഞ്ചാരിയാണ്‌ 
തെരുവുസന്താനം 


teRuvusantaanaM (nn,comp), street boy; 
അവന്‍ ഒരു 
തെരുവുസന്താനമാണ്‌ 


തെരുവ്‌ (ഡോ (nn), street, രവി 
ഒരു തെരുവില്‍ ജനിച്ചു 


തെര്‍മ്മോമീറ്റര്‍ teRmmomiiRRaR 


(nn,comp), theromometer; 


തെര്‍മ്മോമീറ്റര്‍ കൊണ്ട്‌ 
നേഴ്‌സ്‌ പനി പരിശോധിച്ചു 
തെര്‍മ്മോഫ്ണാസ്‌ക്‌ 
teRmmoophlaaska (nn,comp), 
theromoflask; അമ്മ 
തെര്‍മ്മോഫ്ണാസ്‌കില്‍ ചായ 
എടുത്തു വച്ചിരുന്നു 

തെലുങ്ക്‌ telunka (nn), Telugu 
language; അയസ്ധ്രാപ്രദേശത്ത്‌ 


തെലുങ്ക്‌ സംസാരിക്കപ്പെടുന്നു 
തെല്ല്‌ ലീം (adj), some time; കുട്ടി 
തെല്ല്‌ ഉറങ്ങി 

തെളക്കം teLakkaM (nn), brightness; 
സ്വര്‍ണ്ണത്തിന്‌ നല്ല തെളക്കം 
ഉണ്ട്‌ 

തെളങ്ങ്‌ ൪.൮൮ 

പാത്രം തെളങ്ങുന്നു 


(vi), glitter; 


തെളി teLi (nn,adj), clearness; നല്ല 
തെളിവെള്ളം കുടിച്ചു 


തെളിക്ക്‌ teLikka (v1), drive cattle; 
കുട്ടി പശുവിനെ തെളിച്ചു 
കൊണ്ടു പോയി 


തെളിച്ചം teLiccaM (nn), brightness; 
ഇവിടെ നല്ല തെളിച്ചം ഉണ്ട്‌ 
തെളിഞ്ഞ teLi-~a (adj), clear; 
തെളിഞ്ഞ വെള്ളത്തില്‍ മീന്‍ 
പിടിച്ചു 


തെളിനീര്‍ teLiniiR (nn,comp), clear 
water; തെളിനീര്‍ കലങ്ങി 
തെളിമ teLima (nn), clearness; നല്ല 
തെളിമയുള്ള വെള്ളം 
കൂജയിലെടുക്കൂ 

തെളിയ്‌ teLiya (vi), become clear; 
കാര്‍മേഘം പോയി മാനം 
തെളിഞ്ഞു 

തെളിവ്‌ teLiva (nn), evidence; 
എന്താണ്‌ അതിന്‍റെ തെളിവ്‌ 


തെളിവ്‌ teLiva (nn), evidence; MAY 
തെളിവുള്ള മുറിയില്‍ നിന്നും 
പോലീസുകാര്‍ക്ക്‌ തെളിവു 
കിട്ടി 

തെള്ളിക്ക്‌ ബര ൪൧), winnow ; 
സാധനങ്ങള്‍ തെള്ളിച്ചു 


തെള്ള്‌ teLLa (vt), sperate shaft from 
grain; അമ്മ അരി തെള്ളി 
തെറി teRi (nn), obscene language; 
മധു തെറി പറഞ്ഞു. 


തെറികാട്ട്‌ ഹ്ന (comp vb), 
behave insolently, അവര്‍ തെറി 


കാട്ടി 





253 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V, Saratchandran Nair 





തെറിക്ക്‌ യിര (vi), scatter; 
പുസ്തകം തെറിച്ചു വീണു 
തെറിക്ക്‌ ബര (vi), ടല; 


പാത്രം തറയില്‍ വീണപ്പോള്‍ 


പാത്രത്തില്‍ നിന്ന്‌ വെള്ളം 
തെറിച്ചു 

തെറിച്ച teRicca (adj), wicked; 
രവി ഒരു തെറിച്ചപയ്യനാണ്‌ 
തെറിച്ചവന്‍ —teRiccavan (nn), 
mischievous ഒട്ട; മധു 
തെറിച്ചവനാണ്‌ 


തെറിപറയ്‌ teRipaRaya (vb, comp), 
use obscene language; അച്ഛന്‍ 
തെറി പറഞ്ഞു 


തെറിപ്പിക്ക്‌ teRippikke (v1), splash; 
കുട്ടി കല്ലു തെറിപ്പിക്കുന്നു 
തെറിപ്പ്‌ teRippa (nn), scattering 
about; കല്ലിന്‍റെ തെറിപ്പ്‌ കൊണ്ട്‌ 
എന്‍റെ കാല്‍ മുറിഞ്ഞു 
തെറിവാക്ക്‌ teRivaakka (comp vb), 
obscene word; രവി തെറിവാക്ക്‌ 


പറയാറില്ല 
തെറുക്ക്‌ ഡാ (vt), wrap over 
and over; മധു ബീഡി 
തെറുക്കുന്നു 


തെറുപ്പിക്ക്‌ teRuppikka (v1), cause 
to roll up; അമ്മ കുട്ടിയെക്കൊണ്ട്‌ 
പായ തെറുപ്പിക്കുന്നു 


OOO}. teRupp2 (nn), rolling; 
ബീ തെറുപ്പ്‌ ഒരു 
തൊഴിലാണ്‌ 


തെറ്റ്‌ സ (nn), slip; കുട്ടിയുടെ 
തെറ്റ്‌ ഞാന്‍ തിരുത്തി 


തെറ്റായ (adj), wrong; 
തെറ്റായ വഴിയിലൂടെ 
സഞ്ചരിക്കുന്നവരെ 
തിരുത്തണം 


തെറ്റാലി teRRaali (nn), pellet; 
കൂട്ടി തെറ്റാലികൊണ്ട്‌ 
കാക്കയെ വീഴ്ത്തി 


തെറ്റി teRRi (nn), flower plant (Ixora 


teRRaaya 


coccinea); രാധ തെറ്റിക്കു 
വെള്ളമൊഴിച്ചു 
തെറ്റിദ്ധരിക്ക്‌ teRRiddharikka (vt), 
misunderstand; അയാള്‍ 
എല്ലാവരെയും 
തെറ്റിദ്ധരിക്കുന്നു 


തെറ്റിദ്ധാരണ teRRiddhaaraNa (nn), 
misunderstanding; എനിക്ക്‌ കുറെ 
തെറ്റിദ്ധാരണകളുണ്ട്‌ 
തെറ്റിപ്പൂ — teRRippuu 
flower of Ixora coccinea; 
തെറ്റിപ്പൂ പറിച്ചു 

തെറ്റുകാരന്‍ teRRukaaran 


(nn,comp), culprit (one who erred); 
രവി തെറ്റുകാരനല്ല 


(nn,comp), 
അവള്‍ 


തെറ്റുചെയ്യ്‌ teRRu ceyya (vi), make 
൭ mistake; തെറ്റുചെയ്താല്‍ 
ശിക്ഷയും അനുഭവിക്കുന്നു. 
തെറ്റുതിരുത്തല്‍ ഡി 
(nn,comp), correction or rectification of 
൭ mistake; തെറ്റുതിരുത്തല്‍ 
ആര്‍ക്കും ചെയ്യാം 
തെറ്റ്‌ teRR (nn), fault; 
മനുഷ്യസഹജമാണ്‌ 





തെറ്റ്‌ 


തെറ്റ്‌ ബട (vi), quarrel; അവര്‍ 
തമ്മില്‍ തെറ്റി 


254 


MALAYALAM - ENGLISH DICTIONARY 





തെറ്റ്തിരുത്ത്‌ teRRutirutta (comp 


vb), rectify a mistake; 
തെറ്റുതിരുത്താന്‍ അയാള്‍ 
തയ്യാറായില്ല 

തേക്കം teekaM (nn), നമ്ധടമേ 


കുട്ടിക്ക്‌ തേക്കം വന്നു 


തേവ്‌ teeva (vt), drain out; അവര്‍ 
കുളം തേവി 


തേക്ക്‌ teekka (nn), teak wood tree; 
തേക്ക്‌ നല്ല മരമാണ്‌ 


തേങ്കട teenkaTa (nn,comp), solid 
honey; തേങ്കടയില്‍ 
ഉറമ്പിരിക്കുന്നു 


തേങ്ങയേറ്‌ teennayeeRa (comp vb), 
an offering of throwing coconuts; 


അമ്പലത്തില്‍ തേങ്ങയേറ്‌ 
നടത്തി 

തേങ്ങല്‍ teennal (nn), sobbing; 
പുറത്തുനിന്ന്‌ ആരുടേയോ 
തേങ്ങലുയരുന്നു 

തേങ്ങ ൦൦ (8), സ്വ; 
തേങ്ങയ്ക്ക്‌ വില കൂടി 
തേങ്ങാകഷണം _teennyaakaSNaM 
(nn,comp), piece of a coconut with shell; 
സോമു ഒരു തേങ്ങാകഷണം 
എടുത്തു 

തേങ്ങാപ്പാല്‍ teennaappaal 
(nn,comp), coconut milk; 
പായസത്തിനു തേങ്ങാപ്പാല്‍ 
ഉപയോഗിച്ചു 
തേങ്ങാപ്പിണ്ണാക്ക്‌ 
teennaappiNNakke (nn,comp), coconut 
oilcake: തേങ്ങാപ്പിണ്ണാക്ക്‌ 


പശുവിന്‌ കൊടുത്തു 





Compiled & Edited by Dr.V. Saratchandran Nair 


തേങ്ങാപ്പീര teennaappiira 
(nn,comp), coconut kernel (scraped out 
from the shell); അമ്മ തേങ്ങപ്പിര 


എടുത്തു 

തേങ്ങാമുറി teenyaamuRi 
(nn,comp), piece of coconut fruit; 
തേങ്ങാ മുറിയില്‍ ദീപം 
വച്ചു 

തേങ്ങായെണ്ണ teennaayeNNa 
(nn,comp), coconut oil; 
തേങ്ങായെണ്ണയ്ക്ക്‌ ല 
കൂടുതലാണ്‌ 

തേങ്ങാവെള്ളം —_teennaavel.LaM 
(nn,comp), sweet water in a coconut; 
ഞാന്‍ തേങ്ങാവെള്ളം 
കുടിച്ചു 

തേങ്ങ്‌ ണ്ണ (vi), sob; കുട്ടി 


തേങ്ങുന്നു 
തേച്ചുകുളി (ബിഡി (nn,comp), 


oil bath; അമ്മാവന്‍ തേച്ചുകുളി 
നടത്തി 


തേച്ച്കഴുക്‌ teeccakaZukke (comp 
vb), wash by rubbing; അമ്മ 
കുട്ടിയെ തേച്ചു കഴുകി 
തേജസ്വി (nn), ടിബി 
person; അദ്ദേഹം 
തേജസ്വിയായിരുന്നു 


തേജസ്സ്‌ teejassa (nn), glory; നല്ല 
തേജസ്സുള്ള മുഖം 
തേജോമണ്ഡലം — teejoomaNDalaM 
(nn,comp), lusture; 
തേജോമണ്ഡലത്തിലൂടെ അതു 
നീങ്ങി 
തേജോമയം 
(nn,comp), 


teejasvi 


teejoomayaM 
lustrous; 


255 





MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 








തേജോമയമായ ഒരു മുഖം | തേമ്പ്‌ teemba (vi), wear out due to 


ആയിരുന്നു അത്‌ 

തേജോവധം teejoovadhaM 
(nn,comp), anibilating ones power or 
force; ആരേയും തേജോവധം 
ചെയ്യരുത്‌ 

തേഞ്ചൊല്ല്‌ (nn,comp), 
honey-sweet word; അവന്റെ 
തേഞ്ചൊല്ലില്‍ അവള്‍ വീണു 


tee~colla 


തേട്‌ teeTa (v1), search; അമ്മ 
കുട്ടിയെ തേടി 

തേട്‌ teeTa (vi), enquire about; 
ഞാന്‍ അവളെ പല 


സ്ഥലത്തും തേടിനടന്നു 


തേട്ടം teeTTaM (nn), search; തേട്ടം 
ചെയ്താല്‍ കണ്ടെത്താം 


തേനീച്ച tceniicca (nn,comp), honey 
bee; തേനീച്ച തേന്‍ 
കൊണ്ടുവന്നു 


തേനീച്ച teeniicca (nn), honey bee; 
തേനീച്ചകള്‍ പൂക്കളില്‍ നിന്നു 
തേന്‍ നുകരുന്നു 
തേന്‍നിര്‍മ്മാണം 
teenniRmmaaNaM (nn,comp), 
mellification; തേന്‍ നിര്‍മ്മാണം 
സാധ്യമാണ്‌ 

തേമ്പല്‍ teembal (nn), getting lean; 
അവളുടെ തേമ്പല്‍ കുറഞ്ഞു 
തേവിടിശ്ശിത്തെരുവ്‌ 


teeviTiSSitteruva  (nn,comp), street 
inhabited by prostitutes; അവര്‍ 
തേവിടിശ്ശിത്തെരുവിലൂടെ 
നടന്നു 





256 


use (get reduced by being used); 
ഉപയോഗം കൊ, അത്‌ 
തേമ്പിപ്പോയി 


തേന്മാവ്‌ teenmaava (nn,comp), kind 
of mangotree yielding very sweet fruit; 
തേന്മാവില്‍ മാങ്ങയുണ്ട്‌ 

തേന്‍വണ്ട്‌ teenvaNTa (nn,comp), 


carpenter 100, (Xylocopa); 
തേന്‍വണ്ട്‌ മൂളി പറന്നു 


തേന്‍ teen (nn), honey; എനിക്ക്‌ 
തേന്‍ ഇഷ്ടമാണ്‌ 

തേപ്പുകൂലി teeppukuuli (nn,comp), 
wages for സമ്മ പിട; 
തേപ്പുകൂലി ഇപ്പോള്‍ 
കൂടുതലാണ്‌ 

തേപ്പുപലക teeppupalaka 


(nn,comp), plank on which to sharpen 
implements by rubbing; ആശാരി 
തേപ്പുപലക കൊണ്ടുവന്നില്ല 
തേപ്പ്‌ teeppa (nn), polishing; തേപ്പ്‌ 
കഴിഞ്ഞ്‌ വെയിലത്തു വച്ചു 
തേമാനം teemaanaM (nn), wear and 
tear; തേമാനം സംഭവിച്ച 
പാത്രം 

തേയില teeyila (nn), tea; തേയില 
കൊണ്ട്‌ ചായ ഉണ്ടാക്കുന്നു 
തേയിലസല്‍ക്കാരം 
teeyilasalkkaaraM (nn,comp), teaparty; 
തേയിലസല്‍ക്കാരത്തില്‍ അവര്‍ 
പങ്കെടുത്തു 


CMW tecya (vi), wear out; പാത്രം 
തേയുന്നു 


തേയ്‌ teeya (vi), wear out by constant 
use; പാത്രം നന്നായി തേഞ്ഞു 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തേരട്ട ന (nn), wall lee 
തേരട്ട ഇഴഞ്ഞു നടക്കുന്നു 
തേരാപ്പാരനടക്ക്‌ 
teeraappaaranaTakka (comp vb), roam 
without any — work; അവന്‍ 
തേരാപ്പാര നടന്നു 

തേരാളി teeraaLi (22,0), 
charioteer; തേരാളി തേര്‌ 
തെളിച്ചു 

തേരുവലി teeruvali__(nn,comp), 


pulling the chariot in a cartfestival; 
അമ്പലത്തില്‍ 


തേരുവലിയാണിന്ന്‌ 


തേരൊലി teeroli (nn,comp), sound 
of a running chariot; അകലെ 
തേരൊലി കേള്‍ക്കുന്നു 


തേരോട്ടം teerooTTaM (nn,comp), 


cart festival in temples; കുട്ടി 
തേരോട്ടം നോക്കിനിന്നു 
തേര്‌ ടെ ൪൯൩). ബ്‌ 


പടക്കളത്തില്‍ വച്ച്‌ കര്‍ണ്ണന്‍റെ 
തേര്‌ തകര്‍ക്കപ്പെട്ടു 
തേര്‍ക്കുതിര teeRKkutira (nn,comp), 


chariot horse; തേര്‍ക്കുതിര 
പാഞ്ഞു 

തേര്‍ച്ചക്രം teeRcakRaM (nn,comp), 
wheel of a chariot; തേര്‍ച്ച്രം 
മണ്ണില്‍ പൂണ്ടു 

തേര്‍ത്തട്ട്‌ teeRttaTTa (nn,comp), 
seating platform of 2 chariot; 
തേര്‍ത്തട്ടില്‍ അര്‍ജ്ജുനന്‍ 
കയറി 


തേവടിയാള്‍ teevaTiyaaL (nn), girl 


belonging to a temple dancer's 





community; അവള്‍ ഒരു 
തേവടിയാള്‍ ആണ്‌ 
തേവര്‍ —teevaR ൫2), 60%; 


തേവര്‍ക്കു ഇന്നു നൈവേദ്യം 
നല്‍കി 


തേവാരം teevaaraMl (nn), offering 
to a deity; തേവാരം കഴിഞ്ഞ്‌ 
അവര്‍ മടങ്ങി 


തേവിടിച്ചി 


prostitute; 
അവള്‍ 


teeviTicci (ആ, 


തേവിടിച്ചിയാണ്‌ 


തേവ്‌ ഭ്ര (nn), wear and tear; 
പാത്രത്തിനു തേവ്‌ ഉണ്ടായി 


തേള്‍ ൦൦. (nn), scorpion; കുട്ടിയെ 
തേള്‍ കുത്തി 

തേറ്‌ teeRa (vi), grasp; 
എല്ലാം തേറുന്നു 
തൈ tai (adj), (ബേ കുട്ടി തൈ 
മാവിന്‌ വെള്ളമൊഴിച്ചു 


അവന്‍ 


തൈക്കുണ്ട്‌ taikkuNTa (nn,comp), 


pit for planting coconut seedlings; 
തൈക്കുണ്ടില്‍ പശുക്കിടാവ്‌ 
വീണു 


തൈപ്പൂയം taippuuyaM (nn,comp), 
pooyam star of the month of thai; 
തൈപ്പൂയത്തിന്‌ കാവടിയാട്ടം 
നടത്ത്‌ 


തൈപ്പൊങ്കല്‍ ൮0൮1൪ (nn,comp), 
festival of Tamils performed on the Ist 
day of the month thai; തൈപ്പൊങ്കല്‍ 


തമിഴ്‌നാട്ടുകാര്‍ 
ആഘോഷിക്കുന്നു 





257 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തൈമരം taimaraM (nn,comp), young rs) 


tree; തൈമരത്തില്‍ ഇല 
കരിഞ്ഞു 
തൈര്‌ taira (nn), curds; ഞാന്‍ 


തൈര്‌ കൂട്ടി ഈണു കഴിച്ചു 
തൈര്‍ക്കലം taiRkkalaM (nn,comp), 


churning pot; അമ്മ തൈര്‍ക്കലം 
തുറന്നു 

തൈലം tailaM (nn), medicinal oil; 
അമ്മ തൈലം പുരട്ടി 
കുളിച്ചു 

തൊടല്‍  toTal (nn), — touching; 
അയാളുടെ തൊടല്‍ 
അറപ്പുളവാക്കി 

തൊടി toTi (nn), garden; രവി 


തൊടിയിലൂടെ നടന്നു 


തൊടീല്‍ ണി (nn), pollution by 
touching, തീണ്ടലും തൊടീലും 
ഇവിടെ പണ്ടുണ്ടായിരുന്ന 


തൊടുക്ക്‌ toTukka (vt), attach the 
arrow to the string of the bow; രാമന്‍ 
അമ്പു തൊടുത്തു 

തൊടുപ്പ്‌ toTuppe (nn), shoot the 
arrow; രാമന്റെ തൊടുപ്പ്‌ 
ഗംഭീരമായിരുന്നു 

തൊടുവിക്ക്‌ toTuvikka (v1), cause 
to touch; അവന്‍ എന്നെക്കൊണ്ട്‌ 
തൊടുവിച്ചു 

തൊട്‌ ൦ (vi), touch; 
എന്നെ തൊട്ടു 
തൊട്ടടുത്ത്‌ 
contiguosly; 
താമസിക്കുന്ന ആള്‍ 


അവന്‍ 


toTTaTutta (adv), 
തൊട്ടടുത്ത്‌ 


തൊട്ടാവാടി toTTaavaaTi 
(nn,comp), touch me not; 
തൊട്ടാവാടി തൊട്ടപ്പോള്‍ വാടി 


തൊട്ടില്‍ toTTil (nn), cradle; അമ്മ 
കുട്ടിയെ തൊട്ടിയില്‍ കിടത്തി 


തൊട്ടി toTTi (nn), large container for 


storing water; തൊട്ടിയില്‍ 
വെള്ളം കൊണ്ടുവന്നു 

തൊട്ടി ന്ന മമ), _ bucket; 
തൊട്ടിയില്‍ വെള്ളം 
കൊണ്ടുവന്നു 

തൊട്ടില്‍പ്പാട്ട്‌ toTTilppaaTTa 
(nn,comp), lullaby; അവന്‍ 


തൊട്ടില്‍പ്പാട്ട്‌ കേട്ട്‌ ഉറങ്ങി 
തൊട്ടില്‍ toTTil (nn), cradle; കുട്ടി 
തൊട്ടിലില്‍ ഉറങ്ങുന്നു 
തൊടുകുറി ഗ്ധിഡ്ഡ (nn,comp), 


customary mark ut on the forehead; 
രവി രാധയ്ക്ക്‌ തൊടുകുറി 


ചാര്‍ത്തി 
തൊട്ട്‌ toTTa (in), from beginning; 
ഉപ്പ്‌ തൊട്ട്‌ കര്‍പ്പൂരം വരെ 


തൊണ്ട toNta (nn), throat; എന്റെ 
തൊണ്ട വരളുന്നു 


തൊണ്ടക്കനപ്പ്‌ toNTakkanappa 
(comp vb), sore throat; 
തൊണ്ടക്കനപ്പ്‌ മാറി 

തൊണ്ടക്കുഴി [ 
(nn,comp), cavity of the സ്ഥാല്ധ 


തൊണ്ടക്കുഴിയില്‍ ഒരു വേദന 
ഉണ്ടായി 


തൊണ്ടന്‍ toNTan (nn), coward; 
അയാള്‍ ഒരു തൊണ്ടനാണ്‌ 





258 


MALAYALAM ~ ENGLISH DICTIONARY 


തൊണ്ടയടപ്പ്‌ toNTayaTappa 
(nn,comp), hoarseness of the throat; 
തൊണ്ടയടപ്പുകൊണ്ട്‌ ഞാന്‍ 
ബുദ്ധിമുട്ടി 

തൊണ്ടയ്ക്ക toNTaykka (nn), little 
gourd; തൊണ്ടയ്ക്ക അവന്‌ 
വലിയ ഇഷ്ടമാണ്‌ 


തൊണ്ടവരള്‌ toNTavaraLa (comp 
vb), parching of the throat; കുട്ടിക്ക്‌ 
തൊണ്ട വരളുന്നു 


തൊണ്ടവീക്കം toNTaviikkaM 
(nn,comp), tonsillitis; 
തൊണ്ടവീക്കം 
രവിക്കുണ്ടായിരുന്നു 
തൊണ്ടഇടറ്‌ toNTaiTaRa (vi), 
voice get choked; ദുഃഖംകൊണ്ട്‌ 
അവന്റെ തൊണ്ടഇടറി 


തൊണ്ടി toNTi (nn), tree (bryonia 
gradis); തൊണ്ടി ഒരു മരമാണ്‌ 


തൊണ്ടി toNTi (nn), stolen property 


seized by the police; പോലീസ്‌ 
കള്ളനെ തൊണ്ടിസഹിതം 
പിടിച്ചു 

തൊണ്ട്‌ toNTa (nn), fibrous husk of 
any fruit mainly coconut; 
തേങ്ങയുടെ തൊണ്ട്‌ 
പൊളിക്കുന്നു 

തൊണ്ട toNTa = (nn), _ throat; 


തൊണ്ട കാറുന്നു 


തൊണ്ട്‌ toNTa (nn), fibrous husk of 
the coconut; തേങ്ങയുടെ തൊണ്ട്‌ 
കത്തിക്കാനെടുത്തു 


Compiled & Edited by Dr.V. Saratchandran Nair 





തൊണ്ണ _ toNNa ൫). ബന്ന 
തൊണ്ണയില്‍ ഒരു 
മുള്ളുകയറി 


തൊണ്ണൂറ്‌ toNNooRe (nn), ninety; 


പരീക്ഷയില്‍ തൊണ്ണൂറ്‌ 
ശതമാനം വിദ്യാര്‍ഥികളും 
വിജയിച്ചു 

തൊന്തരവ്‌ ബ്ഖര (൮), 
botheration; ഇത്‌ വല്ലാത്ത 
തൊന്തരവ്‌ തന്നെ 

തൊ, toppi (nn), hat; 
ഗോവിന്ദന്‍നായര്‍ തൊപ്പി 
വയ്ക്കുന്നു 


തൊപ്പിപ്പാള toppippaala (nn,comp), 
hat made of acasia sheath; അവര്‍ 


തൊപ്പിപ്പാള തലയില്‍ വച്ചു 
തൊപ്പിയിട്‌ നനു (comp vb), 
be defeated; അവര്‍ തോറ്റു 
തൊപ്പിയിട്ടു 

തൊപ്പിവയ്ക്ക്‌ toppivayakke (vb, 
comp), wear a_ hat; അയാള്‍ 
തൊപ്പി വയ്ക്കുന്നു 

തൊലയ്‌ tolaya (vi), be destoryed; 
അവന്റെ ജീവന്‍ തൊലഞ്ഞു 


തൊലയ്ക്ക്‌ tolaykke (vt), destroy; 
കുട്ടി പണം തൊലച്ചു 





തൊലി toli (nn), skin; തൊലി 
വീണ്ടും കീറി 

തൊലി 1 (nn), bark പ tree; 
മരത്തിന്‍റെ തൊലി വീണ്ടും 
ഉരിച്ചു 

തൊലി toli (nn), skin of fruits; 


പഴത്തിന്‍റെ തൊലി ഉരിച്ചു 


259 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തൊലിക്ക്‌ toli (vt), peeling of the 
skin; അവന്‍ വേവിച്ച 
ഉരുളക്കിഴങ്ങ്‌ തൊലിച്ചു 
തൊലി toli (nn), skin; തൊലിക്ക്‌ 
വല്ലാത്ത കുട്ടി തന്നെ 


തൊലിക്ക്‌ tolikke (vb), peel; കുട്ടി 
പഴം തൊലിച്ചു തിന്നു 


തൊലിപ്പ്‌ tolippa (nn), peeling: 
കുട്ടിയുടെ തൊലിപ്പ്‌ നോക്കി 
നിന്നു 

തൊല്ല ലി (nn), __vexation; 
അയാള്‍ വലിയ തൊല്ലയാണ്‌ 


തൊള്ള toLLa (nn), mouth (a cavity); 


കാക്ക തൊള്ളയില്‍ alg 
നിറച്ചു 

തൊള്ളതുറക്ക്‌ toLLatuRakka 
(nn,comp), mutter; രാമന്‍ 


തൊള്ളതുറന്ന്‌ സംസാരിക്കില്ല 
തൊള്ളയിട്‌ toLLayiTa (comp vb), 


make noise (make loud noise); 
അയാള്‍ എപ്പോഴും 
തൊള്ളയിടുന്നു 

തൊഴില്‍ 2 ദ), യമു 


രാധയുടെ തൊഴില്‍ കഴിഞ്ഞു 
തൊഴി ൦2 (nn), kick; രവിക്ക്‌ 
ഒരു തൊഴി കിട്ടി 

തൊഴിക്ക്‌ toZikk (v1), kick; രവി 
മധുവിനെ തൊഴിക്കുന്നു 


തൊഴിക്ക്‌ —wZikka ൮൧, kick; 
അയാളെ അവരെല്ലാം 
തൊഴിക്കുന്നു 


തൊഴിലാളി toZilaaLi (nn), labourer; 


തൊഴിലാളികള്‍ സമരം 
ചെയ്തു 

തൊഴില്‍ ൧2 (nn), __ business; 
തൊഴില്‍ ഇല്ലാത്ത 
ചെറുപ്പക്കാരന്‍ 

തൊഴില്‍ ൦2 (nn), profession; 
എന്താണ്‌ അയാളുടെ തൊഴില്‍ 
എന്ന്‌ അറിയില്ല 

തൊഴില്‍ ൦2 (nn), job; എന്തു 
തൊഴിലും ചെയ്യാന്‍ 
തയ്യാറാകണം 

തൊഴുകൈ —toZukai_—_(nn,comp), 
folded palms of the hand in a pose of 
salutation; തൊഴുകൈയ്യുമായി 
അയാള്‍ വീണ്ടും 
വന്നിരിക്കുന്നു 
തൊഴുത്തില്‍കുത്ത്‌ മിയി 
(nn,comp), internecine quarrel; 


തൊഴുത്തില്‍കുത്തുകാരണം 
കാര്യങ്ങളൊന്നും നടന്നില്ല 
തൊഴുത്ത്‌ toZutta (nn), cowshed; 


തൊഴുത്തില്‍ പശുവിനെ 
കാണാനില്ല 


തൊഴ്‌ ൦25 (vi), worship with folded 
palms; കുട്ടികള്‍ തൊഴുന്നു 
തോക്കിന്‍കുഴല്‍ ലിഡ്‌ 
അയ barrel; 
തോക്കിന്‍കുഴലിലൂടെ 
വിപ്പവം സാധ്യമല്ല 

തോക്ക്‌ tookka (vi), fail; അവര്‍ 
എല്ലായ്പ്പോഴും തോക്കുന്നു 
തോക്ക്‌ tookka (nn), gun; തോക്ക്‌ 
കൊണ്ട്‌ വെടിവച്ചു 





260 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തോക്ക്‌നിറയ്ക്ക്‌ tookkaniRaykka 
(c (comp vb), load a pe with bullets; 
തോക്കു ന്‌ ്റയ്ക്കുന്നു 
തോട tooTa (nn), big ear stud; 
കാതില്‍ തോട അണിയുന്നു 


തോട tooTa (nn), നമേ wom by 


women; അവര്‍ കാതില്‍ 
തോടയണിഞ്ഞു 

തോടയം tooTayaM (nn), 
introductory dance in ലിഷ; 


തോടയം കഴിയാറായി 


തോടര്‍ tooTaR (nn), Todas of 
Nilgiris; നീലഗിരിയില്‍ തോടര്‍ 
വസിക്കുന്നു 

തോടി ൦൦൩ (nn), tune in music; 
തോടിരാഗത്തില്‍ 
സംഗീതാലാപമുയര്‍ന്നു 

തോട്‌ ൦൦01൫ സദ), _ bark; 
കായയുടെ തോട്‌ പൊട്ടി 
തോട്‌ ൦൦൦ (2), മേല്‌; 


വീടിനപ്പുറത്ത്‌ ഒരു തോടുണ്ട്‌ 


തോട്‌ tooTa (nn), shell; രവി 
കായയുടെ തോടു നീക്കി 
തോട്ട tooTTa (nn), hole; ഒരു 


തോട്ടയിലൂടെ അവന്‍ നോക്കി 
തോട്ട ൦൦൩ (nn), catridge; രവി 
തോട്ട നിറച്ചു 

തോട്ട ന്ന (nn), stick with a hook 
at one end; രവി തോട്ടകൊണ്ട്‌ 
മാങ്ങ പറിച്ചു 

തോട്ടം tooTTaM (nn), garden; രവി 
തോട്ടം നോക്കി നടത്തുന്നു 


തോട്ടം നവ (nn), orchard; 
നീലഗിരിയില്‍ ധാരാളം 
തേയില തോട്ടങ്ങള്‍ ഉണ്ട്‌ 

തോട്ടക്കൃഷി tooTTakkRasi 


(nn,comp), gardening; തോട്ടക്കൃഷി 
ലാഭകരമാണ്‌ 


തോട്ടക്കാരന്‍ tooTTakkaaran 
(nn,comp), gardener; തോട്ടക്കാരന്‍ 
ഇന്നലെ വന്നില്ല 


തോട്ടച്ചീര tooTTacciira (nn,comp), 


Anaranthus Campestres; അമ്മ 
തോട്ടച്ചിര പറിച്ചു 

തോട്ടി ന്ന മ്മ). hook for 
controlling elephant; രവി തോട്ടി 


കൊണ്ട്‌ ആനയെ നിയന്ത്രിച്ചു 
തോട്ടി ൦൦൬൬ (nn), scavenger; 
അവന്‍ തോട്ടിയുടെ മകനാണ്‌ 
തോണി tooNi (nn), ferry boat; 
തോണി നദിയില്‍ മുങ്ങി 
തോണികടക്ക്‌ tooNikaTakka (comp 
vb), ferry over; തോണി കടക്കാന്‍ 





എല്ലാവരും കാത്തു 
നില്‍ക്കുന്നു 

തോണിക്കടവ്‌ tooNikkaTava 
(nn,comp), fe (landing place); 
തോണിക്കട 
തോണിയില്ലായിരുന്നു 
തോണിക്കാരന്‍ tooNikkaaran 
(nn,comp), boat man; 
തോണിക്കാരന്‍ തോണി 
തുഴഞ്ഞു 

തോണ്ടല്‍ tooNTal (nn), digging up 
or out; കുഴി തോണ്ടല്‍ 
അവസാനിപ്പിക്കണം 


261 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തോണ്ടി tooNTi (nn), 
used) for digging —_(buldozer); 
മണ്ണ്തോണ്ടി വന്ന്‌ മണ്ണ്‌ മാറ്റി 


തോണ്ടിക്ക്‌ tooNTikka ൨൧), dig a 


instrument 


tank; അവന്‍ തറവാട്‌ കുളം 
തോണ്ടിക്കുന്നു 

തോണ്ട്‌ tooNTa (vi), dig up or out; 
രവി എന്തോ തോണ്ടി 
എടുത്തു 

തോണ്ടിയെടുക്ക്‌ _ tooNTiyeTukka 
(v1), scoop out; മണ്ണില്‍ നിന്ന്‌ ആ 
വസ്തുക്കളെല്ലാം തോണ്ടി 
എടുത്തു 

തോണ്ട്പോക്‌ tooNTapooka 
(comp vb), have a hole (to be pierced 
through); കടലാസ്‌ 
തോണ്ടുപോയി 


തോത്‌ toota (nn), measure; എല്ലാം 
ഒരേ തോതില്‍ നടക്കുന്നു 


തോത്‌ toota (nn), rate; ഇതിന്റെ 
തോത്‌ എത്രയാണ്‌ 


തോത്‌ toot (nn), scales (balance); 


എല്ലാത്തിനും അതാതിന്റെ 
തോതനുസരിച്ച്‌ വില 
നിശ്ചയിച്ചിട്ടുണ്ട്‌ 


തോന്നല്‍ toonnal (nn), imagination; 


ജീവിതം തന്നെ ഒരു 
തോന്നലാണ്‌ 

തോന്നിക്ക്‌ toonnikka (vt), inspire; 
അവന്‌ എന്തോ 
തോന്നിക്കുന്നു 


തോന്നിക്ക്‌ toonnikka (v1), produce 
an appearance; എന്തോ ഒരു 





രൂപം 
തോന്നുന്നു 
തോന്നിയതുപോലെ 


toonniyatupoole (adv), wantonly; രവി 
തോന്നിയതുപോലെ എഴുതി 


തോന്നിയവാസം, തോന്ന്യാസം 
toonniyavaasaM, tonniyaasaM (nn), 
wantonness; അവന്‍ പല 
തോന്നിയവാസങ്ങളും 
കാണിച്ചു 
തോന്നിയവാസി 


(nn), ഉദ 
അവന്‍ 


തോന്നിയവാസിയാണ്‌ 


തോന്ന്‌ toonna (vi), feel in the mind; 
അവള്‍ക്ക്‌ എന്തെങ്കിലും 
തോന്നിയോ 


തോന്ന്‌ toonna (vi), think; എനിക്ക്‌ 
വല്ലാത്ത ക്ഷീണം തോന്നി 


തോ, 
തോ, 


വരുന്നു എന്നു 


toonniyavaasi 
who does wantonly; 
ഒരു 


10008 (nn), garden; രവി 
ലൂടെ നടന്നു 

തോരണം tooraNaM (nn), festoon; 
ഉത്സവത്തിന്‌ തോരണം 
തൂക്കി 

തോരണംകെട്ട്‌ —tooraNaMkeTTa 


(comp vb), adorn with leaves and 
flowers in rows; നാട്ടുകാര്‍ 


തോരണം കെട്ടി 


തോരയിട്‌ toorayiTa (vt), dry the 
cloth; അമ്മ വസ്ത്രങ്ങള്‍ 
തോരയിട്ടു 


തോര്‌ 100 (vi), become dry (remove 
water content); നനഞ്ഞ തുണി 
തോരാന്‍ വെയിലത്തിട്ടു 


262 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





തോര്‍ച്ച tooRca (nn), dryness; നല്ല 
തോര്‍ച്ചയുള്ള 
സമയമാണിപ്പോള്‍ 

തോര്‍ത്തല്‍ tooRttal (nn), wiping; 
കുട്ടി തോര്‍ത്തല്‍ മതിയാക്കി 
തോര്‍ത്ത്‌ tooRtta (nn), towel; 
കൂട്ടി തോര്‍ത്ത്‌ കൊണ്ട്‌ തല 
തോര്‍ത്തി 

തോര്‍ത്ത്‌ woRtta (nn), bath towel; 
കുട്ടി തോര്‍ത്തു കൊണ്ട്‌ 
തോര്‍ത്തി 

തോര്‍ത്ത്‌ tooRtta (vi), rub away; 
കുട്ടി തോര്‍ത്തുന്നു 

തോര്‍ന്ന tooRnna (adj), dried (rain 
ceased); മഴ തോര്‍ന്ന സമയം 


തോലടര്‍ത്തി toolaTaRui (comp vb), 


peel the skin of; അമ്മ മരത്തിന്റെ 
തോലടര്‍ത്തി 


തോലുരിക്ക്‌ toolurikka (vb, comn), 
peel; അവര്‍ തോലുരിച്ചു 
തോലുരിയ്‌ tooluriya (vb), skin be 
grazed off; മരത്തിന്‍റെ 
തോലുരിഞ്ഞു 

തോക്ക്‌ 
defeated); 
തോറ്റു 
തോല്ക്ക്‌ toolkka (vi), fail; ആരും 
എവിടെയും തോല്‍ക്കുന്നില്ല, 
വിജയിക്കുന്നുമില്ല 
തോല്‍പ്പിക്ക്‌ toolppikka (v1), defeat 
somebody; അവനെ 
പരീക്ഷയില്‍ തോർപ്പിച്ചു 


toolkka (vi), fail (be 
അവന്‍ പരീക്ഷയില്‍ 


തോല്‍വാര്‍ toolvaaRa (nn,comp), 
leather strap; തോല്‍ വാറുള്ള 
ചെരിപ്പ്‌ 

തോല്‍വി ഡി (nn), failure; 
രാജന്‍ തോല്‍വി സമ്മതിച്ചു 
തോല്‍വി ൦൦7 (nn), failure; 
തോല്‍വിയില്‍ നിന്നേ 
ഭയമുള്ളൂ 

തോല്‍സഞ്ചി toolse-ci_(nn,comp), 
leather bag; അമ്മ തോല്‍സഞ്ചി 
കൊണ്ടുവന്നു 

തോല്‍ tool (nn), skin of animal; 


തോല്‍ ഉഈറയ്ക്കിട്ടു 
തോല്‍ഉറയ്ക്കിട്‌ tooluuRykkiTa 


(comp vb), tan leather, വാസു 
തോല്‍ ഉറക്കിട്ടു 
തോളില്‍കയറ്‌ tooLilkkayaR@ 
(comp vb), dominate; 
വെറുതെയിരുന്നാല്‍തോളില്‍ 
കയറും 

തോളില്‍ തട്ട്‌ — woliltaTTa 
(nn,comp), 88 one's __ shoulders; 
കുട്ടിയുടെ തോളില്‍ തട്ടി 
പ്രോത്സാഹിപ്പിച്ചു 


തോളില്‍ MY tooLiltaTTa (v1), pat; 
അവന്‍ കണക്കു ചെയ്തു 
കാണിച്ചപ്പോള്‍ അധ്യാപകന്‍ 





തോളില്‍ തട്ടി 
പ്രോത്സാഹിപ്പിച്ചു 
തോളില്‍വഹിക്ക്‌ —tooLilvahikka 
(vt), — shoulder; എന്തിനാണ്‌ 
നിങ്ങള്‍ ഇതെല്ലാം തോളില്‍ 
വഹിക്കുന്നത്‌ 


263 


MALAYALAM ~ ENGLISH DICTIONARY 


തോളുരുമ്മി 
close proximity; 
തോളോടുതോളുരുമ്മി 
നടക്കുന്നു 

തോള്ളല്ല്‌ tooLella (2,൧൭൧), 
shoulder മ; തോളെല്ലില്‍ 
ശക്തമായ വേദന തോനുന്നു 


തോള്‍ tool (nn), shoulder; എന്‍റെ 
തോള്‍ വേദനിക്കുന്നു 


തോഴന്‍ tooZan (nn), companion; 
രവി എന്റെ തോഴനാണ്‌. 
തോഴ്മ tooZma (nn), fellowship; 


രാധയ്ക്ക്‌ എപ്പോഴും തോഴ്മ 
വേണം 


തോറ്റ ബം (adj), defeated person; 
തോറ്റ കുട്ടിയെ ജയിപ്പിച്ചു 
തോറ്റം tooRRaM (nn), song in praise 
of goddess kali; മാധവന്‍ തോറ്റം 
പാടി 


തോറ്റംപാട്ട്‌ tooRRaMpaaTTa 
(nn,comp), rustic song in praise of 
bhadra kali; തോറ്റം പാട്ടു 
രവിക്കറിയാം 

തോറ്റവന്‍ tooRRavan (nn), defeated 


person; തോറ്റവന്‍ തലതാഴ്ത്തി 
നടന്നു 


tooLurummi (adv), 
അവര്‍ 


തോറ്റോട്‌ tooRRooTa (comp vb), 
flee in defeat; രാജാവ്‌ തോറ്റോടി 
ത്യജിക്ക്‌ വ്ര (v1), forsake; 
രാജാവ്‌ രാജ്യം ത്യജിച്ചു 
ത്യജിക്ക്‌ — tyajikke (v1), sacrifice; 
രാജ്യത്തിനു വേണ്ടി ധാരാളം 
പട്ടാളക്കാർ ജീവിതം തന്നെ 
ത്യജിച്ചു 


Compiled & Edited by Dr.V. Saratchandran Nair 





ത്യാഗം ൮404 (nn), sacrifice; 
രവി ഒരു ത്യാഗം ചെയ്തു 


ത്യാഗശീലന്‍ 
sacrificial പഥ്യം; 
വേണ്ടി 
പ്രവര്‍ത്തിക്കുന്നവര്‍ക്കു 
ത്യാഗശീലം വേണം 

ത്യാഗി tyaagi (nn), one ready to 
sacrifice; ean ഒരു 
ത്യാഗിയാണ്‌ 

ത്യജ്യ tyajya (adj), which should be 
abandoned; ത്യജ്യമായ ഒരു 
സംഗതിയാണ്‌ കള്ളുകുടി 


ത്യാജ്യഗ്രാഹ്യവിവേചനം 
tyaajyagraahyaviveecanaM — (nn,comp), 
discrimination between what ought to be 
rejected and what ought to be acccepted; 
എല്ലാവര്‍ക്കും 
ത്യാജ്യഗ്രാഹ്യവിവേചനം 
കാണില്ല 


tyaagaSiilan (nn), 
രാജ്യത്തിനു 





ത്രപ സ്ഥം (nn), ടി; 
അവള്‍ക്ക്‌ ത്രപ വന്നു 
ത്രയം സ്ധപിഥ (൫), മയം; 
കവിത്രയത്തെക്കുറിച്ച്‌ 
കേട്ടിട്ടില്ലേ 


ത്രസനം iRasanaM (nn), trembling; 
ദമയന്തിക്ക്‌ ത്രസനം തോന്നി 


ത്രസിപ്പിക്ക്‌ സദ ൧൧. 
consternate; മനസ്സിനെ 
ത്രസിപ്പിക്കുന്ന ഒരു 
രംഗമായിരുന്നു അത്‌ 

ത്രാണി സച്‌ (nn), capability; 
രവിക്ക്‌ ഒന്നിനും 
ത്രാണിയില്ലായിരുന്നു 


264 


MALAYALAM ബട 


Compiled & Edited by Dr.V. Saratchandran Nair 





__. 


ത്രാസ്‌ മ് (0), ലി; ന മിയ ബ്രഹ്മ 
കച്ചവടക്കാരന്‍ ത്രാസില്‍ | വിഷ്ണു മഹേശ്വരന്‍മാരാണ്‌ 
തൂക്കി ത്രിശങ്കുസ്വര്‍ഗ്ഗം 
ത്രികാലം —tRikaalaM = (nn,comp), tRiSankusvaRggaM = (nn), _heaven 
three times or period; ത്രികാല | RACE PY See “Gag dis te 
ങ്ങളും അറിയുന്നവന്‍ uncertainity), രവി ഇപ്പോള്‍ 
ത്രികാലജ്ഞന്‍ ഥിഷലിച്‌-ണ (nn), ത്രിശങ്കുസ്വര്‍ഗ്ഗത്തിലാണ്‌ 
ലനായ മുനി അടേ | ത്രിശൂലം tRiSuulaM (nn), trident (a 
[ three pronged spear); ത്രിശൂലം 
ത്രികോണം സിം! (nm), | കൊണ്ട്‌ കാളി കുത്തി 
triangle; കുട്ടി ത്രികോണം റ 
വരച്ചു ത്രിസന്ധ്യ —_tRisandhya (nn,comp), 
dusk, the confluence of day and night 
ത്രിഗുണം tRiguNaM (nn), three and twilight; ത്രിസന്ധ്യനേരത്ത്‌ 
qualities of nature; ത്രിഗുണങ്ങളും | ഞാന്‍ നടന്നു 
അയാള്‍ക്കുണ്ട്‌ ത്രീകോണം സസി! ദ്ര), 
ത്രിതീയ സ്യം (nn), third day inthe | triangle; കുട്ടി പുസ്തകത്തില്‍ 
lunar _calender; ത്രിതീയ | ഒരു ത്രികോണം വരച്ചു 
ഭിനത്തില്‍ ചില കര്‍മ്മങ്ങള്‍ | ഉത്രെമാസിക tRaimaasika 
ചെയ്യാനുണ്ട്‌ (nn,comp), trimonthly; 
ത്രിത്വം tRitvaM (nn), trinity; | ഭാഷാപോഷിണി 
ജോര്‍ജിന്‌ ത്രിത്വത്തില്‍ | ത്രൈമാസികയായിരുന്നു 
വിശ്വാസമില്ല ത്രൈലോക്യം RailookyaM (nn), 
ത്രിദോഷങ്ങള്‍ tRidooSanyaL | three worlds; ത്രൈലോക്യത്തിനു 
(nn,comp), three causes of diseases; | അധിപനാണ്‌ ഈശ്വരന്‍ 


ത്രിദോഷങ്ങളും അയാള്‍ക്കുണ്ട്‌ 


ത്രിഭുവനം tRibhuvanaM (nn,comp), 
three ഷാദ്‌; ത്രിഭുവനം 
അടക്കിവാഴുന്നവന്‍ 


ത്രിമധുരം tRimadhuraM (nn,comp), 
sugar and fruit 


three sweets honey, 
ത്രിമധുരം 


offered to God; 
നമ്പൂതിരി കഴിച്ചു 
ത്രിമൂര്‍ത്തികള്‍ 


(nn,comp), three 
brahma, Vishnu 


tRimuuRttikaL 


Gods, 
Siva; 


prominent 
& 


ത്രൈവര്‍ണ്ണികന്‍ — RaivaRNNikan 
(nn,comp), one belonging to anyone of 
the highest. of the മടി; 
ത്രൈവര്‍ണ്ണികന്മാരുടെ ഭാഷ 


ത്വക്ക്‌ ചാര (nn), skin, ത്വക്ക്‌ 
ശുചിയായി സൂക്ഷിക്കണം 
ത്വരിക്ക്‌ tvarikka (vi), raise the speed; 


വാഹനം ത്വരിച്ചു 
കൊണ്ടിരിക്കുന്നു 





265 


MALAYALAM ~ ENGLISH DICTIONARY 
ത്വരിതം ലിലി (adv), quickly; 
ത്വരിതമായി വാഹനം നീങ്ങി 


ദംശനം daMSanaM (nn), biting; 
പാമ്പിന്‍റെ ദംശനമേറ്റു കീരി 
ചത്തു 

ദംശിക്ക്‌ പേര (vt), 
കുട്ടിയെ പാമ്പു ദംശിച്ചു 


ദക്ഷിണ dak$iNa (adj), pertaining to 


bite; 


south; ean ദക്ഷിണ 
ദേശത്തേക്ക്‌ പോയി 

ദക്ഷിണ dak$iNa (nn), gift to 
preceptors, venerable persons; ഗുരു 
ദക്ഷിണ ചോദിച്ചു 
ദക്ഷിണാമൂര്‍ത്തി 
dak$iNaamuuRtti (nn,comp), Lord Siva; 
ശിവന്‌ ണാ മൂര്‍ത്തി 
എന്നൊരു പേരുണ്ട്‌ 
ദക്ഷിണായനം —dak$iNaayanaM 


(nn,comp), sun's progress or movement 
southward for ട്ട months; 
ദക്ഷിണായനം കഴിഞ്ഞു 
ദക്ഷിണാര്‍ദ്ധ ഗോളം 
dak$iNaaRddhagoolaM ——_(nn,comp), 
southern hemisphere; ദക്ഷിണാര്‍ദ്ധ 
ഗോളത്തില്‍ 
തണുപ്പുകൂടുതലാണ്‌ 

ദഗ്ദ്ധ dagddha (nn), consumed by fire; 
അവള്‍ ദഗ്ധയായി 


ദണ്ഡം daNDaM (nn), punishment; 
വിദ്യാര്‍ത്ഥിക്ക്‌ ദണ്ഡം കിട്ടി 


ദണ്ഡനമസ്കാരം 


daNDanamaskkaaraM (nn,comp), 
prostrating by falling down at full length; 
മാധവന്‍ ദണ്ഡനമസ്‌കാരം 


ചെയ്തു 


Compiled & Edited by Dr.V. Saratchandran Nair 


ദണ്ഡനീതി — daNDan 
penal — laws; രാജ്യത്തിന്‍റെ 
ദണ്ഡനീതിയില്‍ മാറ്റം വരണം 


ദണ്ഡപാണി daNDapaaNi (nn,comp), 
യമന്‍ ദണ്ഡ 





yama; 
പാണിയാണ്‌ 
ദണ്ഡിക്ക്‌ daNDikka (vi), work hard; 
അവര്‍ വല്ലാതെ ദണ്ഡിക്കുന്നു 
ദണ്ഡിപ്പിക്ക്‌ നിര (v1), 
cause to punish; അവനെ 
എല്ലാവരും ദണ്ഡിപ്പിക്കുന്നു 

ദത്തം dattaM (nn), that which has 
been given as free gift; ബ്രാഹ്മണന്‌ 
പശുവിനെ ദത്തമായി കിട്ടി 


ദത്തവകാശം dattavakaaSaM 
(nn,comp), right of adoption; 
ദത്തവകാശം അവനു 
കിട്ടിയില്ല 

ദത്തുസംബന്ധം 

daattusaMbandhaM (nn,comp), 


relationship by adoption; അവര്‍ 
തമ്മില്‍ ദത്തുസംബന്ധമാണ്‌ 
ദത്തുപുത്രന്‍ 
(nn,comp), adopted son; 
ഒരു ദത്തുപുത്രനാണ്‌ 
ദത്തുപ്രമാണം —_dattupRmaaNaM 
(nn,comp), deed of adoption; ഞാന്‍ 
ദത്തുപ്രമാണം വായിച്ചു 


ദത്തെടുക്ക്‌ ഫേസ്ധിര (vt), adopt; 


dattuputRan 
അവന്‍ 


അയാള്‍ ഒരു കുട്ടിയെ 
ദത്തെടുത്തു 
ദന്തം ഗഡി = (nn), 00% 


ദന്തത്തിനു പോടുണ്ടായിരുന്നു 





266 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 








ദന്തം = dantaM = (nn), _ivory; 
ആനയുടെ ദന്തം കൊണ്ട്‌ പല 
കൌതുക വസ്തുക്കളും 
നിര്‍മ്മിക്കുന്നു 

ദന്തഗോപുരം dantagoopuraM 
(nn,comp), ivory tower, ചിലര്‍ 
ദന്തഗോപുരങ്ങളില്‍ 
താമസിക്കുന്നു 

ദന്തചൂര്‍ണ്ണം dantacuuRNNaM 
(nn,comp), tooth paste; ഞാന്‍ 


ദന്തചൂര്‍ണ്ണം വാങ്ങി 


ദന്തമൂലം ബസില്‍ (2,൧൭0), 
gum of the tooth; ദന്തമൂലത്തില്‍ 
വേദന തോന്നി 


ദന്തവൈദ്യം dantavaidyaM 
(അമ്മ), dentistry; ദന്തവൈദ്യം 
അയാള്‍ക്കറിയാം 
ദന്തവൈദ്യന്‍ dantavaidyan 
(nn,comp), dentist; അയാള്‍ ഒരു 
ദന്തവൈദ്യനാണ്‌ 

ദന്താഘാതം dantaaghaataM 
(nn,comp), sting; എനിക്ക്‌ 
ദന്താഘാതമേറ്റു 


ദന്തി danti (nn), elephant; ദന്തിക്ക്‌ 
മദം ഇളകി 


ദന്ത്യം dantyaM (nn), dental sounds; 
ത ദന്ത്യമാണ്‌ 


ദമ്പതികള്‍ dambatikaL (nn), married 
couple (husband and wife); അവര്‍ 
ദമ്പതികളായി കഴിയുന്നു 

ദമം damaM (nn), control (keep off of 


the mind from ഒ thoughts); 
അയാള്‍ മനസ്സ്‌ ദമം ചെയ്തു 





267 


ദമയന്തി damayanti (nn), 
Damayanthi; ദമയന്തി കാട്ടിലൂടെ 
നടന്നു 


ദയ = daya 
ദയയൊരു 
മനുഷ്യന്‍ 
ദയനീയ dayaniiya (adj), pitiable; 
വളരെ ദയനീയമായ ഒരു 
സ്ഥിതിയാണ്‌ അവന്റേത്‌ 
ദയവായി ഒബി (in), please; 
ദയവായി വാതില്‍ അടയ്ക്കൂ 


ദയവ്‌ ഒ്യേണ്ട (അ), __—smercy; 
അയാളോട്‌ ആര്‍ക്കും 
ദയവുതോന്നിയില്ല 
ദയാകടാക്ഷം — dayaakaTaakSaM 
(അമ്മ), kind favour; അയാളുടെ 
ദയാകടാക്ഷത്തിന്‌ അവന്‍ 
കാത്തു നിന്നു 


ദയാപരന്‍ 
merciful person; 
ദയാപരനായിരുന്നു 
ദയാലു dayaalu (nn), merciful person; 
വളരെ ദയാലുവാണ്‌ 
അദ്ദേഹം 

ദയാലുത്വം dayaalutvaM (nn), kind 
heartedness; അദ്ദേഹത്തിന്‍റെ 
ദയാലുത്വം പ്രശംസിക്കപ്പെട്ടു 


ദയാശീലം dayaaSiilaM (nn,comp), 
അവന്‌ 


(nn), kindness; 
ലവലേശമില്ലാത്ത 


dayaaparan (nn), 
അദ്ദേഹം 


kindness; 
ദയാശീലമുണ്ടായിരുന്നു 
ദരിദ്രന്‍ daridRan (nn), poor man; 
അയാള്‍ ഒരു ദരിദ്രനാണ്‌ 


MALAYALAM ~ ENGLISH DICTIONARY 


ദരിദ്രമായ daridRamaaya (adj), poor; 
വളരെ ദരിദ്രമായ 
അവസ്ഥയാണ്‌ അവന്റേത്‌ 
ദര്‍പ്പണം daRppaNaM (nn), mirror; 
ര മുഖം ദർപ്പണത്തിൽ 
കണ്ടു 

ദര്‍ബ്ബാര്‍ daRbbaaR (nn), kings court; 
രാജാവ്‌ ദര്‍ബ്ബാറിലേക്ക്‌ വന്നു 
ദര്‍ഭ daRbha (nn), kind of grass used 
in religious rites; അയാള്‍ ഒരു 
ദര്‍ഭ പറിച്ചെടുത്തു 

ദര്‍ശനം daRSanaM (nn), 
philosophical knowledge; 
ഇവിടുന്നുള്ള ദര്‍ശനം 

ദര്‍ശനം daRSanaM (nn), imaginary 
vision; കവിയുടെ ദര്‍ശനം 
ദര്‍ശനം daRSanaM (nn), 
കുട്ടി ദര്‍ശനം കണ്ടു 
ദര്‍ശനങ്ങള്‍ daRSanaygaL (nn), six 


Darshanas or philosophical orders; 
അരവിന്ദദര്‍ശനങ്ങള്‍ വായിച്ചു 


martial; 


ദര്‍ശിക്ക്‌ ചടി ൮൧). _ visit; 
രാജാവ്‌ പുതിയ ക്ഷേത്രം 
ദര്‍ശിച്ചു 


ദര്‍ശിപ്പിക്ക്‌ daRSippikke (v1), cause 


to see; അയാളെ ആരോ 
ദര്‍ശിപ്പിച്ചു. 

ദലം dalaM (nn), tender |; 
ദലങ്ങളില്‍ ജലകണം 
പറ്റിപ്പിടിച്ചിരിക്കുന്നു 

ദല്ലാള്‍ പ്രണി —dallaaLppaNi 
(nn,comp), middlemanship; 
അയാള്‍ക്ക്‌ ദല്ലാള്‍ 
പണിയാണ്‌ 











268 


Compiled & Edited by Dr.V. Saratchandran Nair 


ദല്ലാള്‍ വീതം —dallaaLviitaM 
(nn,comp), broker's share; 
അയാള്‍ക്ക്‌ ദല്ലാള്‍ വീതം 
കിട്ടിയില്ല 


ദല്ലാള്‍ dallaaL (nn), broker; ദല്ലാള്‍ 
ഇന്നലെ വന്നു 


ദശ daSa (nn), fleshy portion; 
ദശയുള്ള ഭാഗം കിട്ടി 


ദശ daSa (nn), astrological stage in the 
life of an individual; അവന്റെ 
ദശമാറുന്നതിനനുസരിച്ചു കഷ്ട 
നഷ്ടങ്ങളുണ്ടാവുമെന്നു 
വിശ്വസിക്കുന്നു 

ദശ daSa (adj), pertaining to the 
number ten; ദശപുഷ്പങ്ങളും 
അയാള്‍ ചൂടിച്ചു 
ദശപുഷ്പം 


Ten 


ല്ല 


daSapu$paM 
(nncomp), flowers used 1൨ 
sacrifices or offerings; 


ദശപുഷ്പങ്ങള്‍ അയാള്‍ 
ദൈവത്തിനു അര്‍പ്പിച്ചു 
ദശമുഖന്‍ daSamukhaN (nn,comp), 
Ravana; രാമന്‍ ദശമുഖനെ 
കൊന്നു 

ദശരഥന്‍ daSarathan (nn,comp), King 
Dasharatha, father. of 590 Rama; 
ദശരഥന്‍ രാമന്‍റെ പിതാവാണ്‌ 
ദശവാര്‍ഷികം —_daSavaaRSikaM 


[ വ tenth anniversary; 
കമ്മിറ്റിയുടെ ദശവാര്‍ഷികം 


ആഘോഷിക്കുന്നു 

ദശാംശം daSaMSaM (nn), decimal; 
ഒരു ദശാംശത്തിന്‍റെ സ്ഥാനം 
മാറിപ്പോയി 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ദശാവതാരങ്ങള്‍ 
daSaavataarannaL —(nn,comp), 100 
incarnations പ്‌ Lord Vishnu; 
വിഷ്ണുവിന്‍റെ 
ദശാവതാരങ്ങള്‍ 

ദശാസന്ധി 64 (nn,comp), 
period of transition; രവിക്ക്‌ 
ഇതൊരു ദശാസന്ധിയാണ്‌ 
ദ്ര്സ കേപ്മ (൩), Dussarah; 
മൈസൂരില്‍ ദ്ര്ര 
കെങ്കേമമായി 
ആഘോഷിക്കുന്നു 

ദഹനം dahanaM (nn), digestion; 
രവിക്ക്‌ ദഹനം ശരിക്കു 
നടന്നില്ല 

ദഹനക്കേട്‌ dahanakkeeTa 
(nn,comp), indigestion, രവിക്ക്‌ 
ദഹനക്കേട്‌ തോന്നി 
ദഹനേന്ദ്രിയങ്ങള്‍ 
dahaneendriyannaL (nn,comp), digestive 
organs; ദഹനേന്ദ്രിയങ്ങളിലൂടെ 
ഭക്ഷണപദാര്‍ത്ഥങ്ങള്‍ 
സഞ്ചരിക്കുന്നു 


ദഹിക്ക്‌ dahikka (vi), be digested; 
കഴിച്ച ഭക്ഷണം ദഹിച്ചില്ല 


ദഹിപ്പിക്ക്‌ dahippikka (v1), cremate; 


അയാളുടെ ശവം ദഹിപ്പിച്ചു 


ദളം പേച്്‌ അ, ഉല്ല; 
താമരദളങ്ങള്‍ പൂജയ്ക്ക്‌ 
അര്‍പ്പിച്ചു 

ദാക്ഷിണാത്യന്‍ daak$iNaatyan 
(nn), southerness; അഗസ്ത്യന്‍ 
ദാക്ഷിണാത്യനായിരുന്നു 
ദാക്ഷിണ്യം — daakSiNyaM ൮, 


liberality; അവന്‍ മറ്റാളുകളുടെ 


ദാക്ഷിണ്യത്തിലാണ്‌ 
ജീവിക്കുന്നത്‌ 

ദാതാവ്‌ ഷേമ (2), donor; 
അദ്ദേഹം എല്ലാവര്‍ക്കും 
ദാതാവാണ്‌ 


ദാനം daanaM (nn), donation; ദാനം 
കൊണ്ട്‌ മഹത്വം നേടാം 

ദാനധര്‍മ്മം daanadhaRMaM. 
(nn,comp), charity; ദാനധര്‍മ്മങ്ങള്‍ 


കൊണ്ട്‌ ആരും 
ദരിദ്രരായിട്ടില്ല. 

ദാനശീലത്വം daanaSiilatvaM (nn), 
benevolence; കര്‍ണ്ണന്‍റെ 
ദാനശീലം പ്രസിദ്ധമാണ്‌ 
ദാനശീലന്‍ © daanaSiilan (nn,comp), 
charitable person; കര്‍ണ്ണന്‍ 
ദാനശീലനായിരുന്നു 


ദാമ്പത്യം daambatyaM (nn), state of 
being husband and wife; അവരുടെ 
ദാമ്പത്യം പരാജയമായിരുന്നു 


ദായം daayaM (nn), family property 





to be divided + among ടട 
അയാള്‍ക്ക്‌ ദായത്തില്‍ 
അവകാശമുണ്ടായിരുന്നു 

ദായക്രമം daayakRamaM (nn,comp), 
mode of inheritance; 
പഴയകാലത്തെ ദായക്രമം 
മരുമക്കത്തായമായിരുന്നു 


ദാരം daaraM (nn), ploughed field; 
ദാരത്തില്‍ വിത്ത്‌ വിതച്ചു 


ദാരിദ്ര്യം daaridryaM (nn), poverty; 





സമൂഹത്തിലെ ദാരിദ്ര്യം 
നീക്കാന്‍ അദ്ദേഹം 
പരിശ്രമിച്ചു 


269 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ദാരിദ്യ്യവാസി daaridryavaasi 
(nn,comp), mean fellow; അയാള്‍ 
ഒരു ദാരിദ്യയവാസിയാണ്‌ 
ദാരുചിത്രം — daarucitRaM (൪), 
wooden carving; കേശവന്‍ ഒരു 
ദാരുചിത്രം വാങ്ങി 


ദാരുണ daaruNa (adj), dreadful; 
വളരെ ദാരുണമായ 
കാഴ്ചയായിരുന്നു അത്‌ 


ദാര്‍ഷ്യയം daaRDhyaM. (nn), 
sturdiness; അയാള്‍ക്ക്‌ മനസ്സിന്‌ 
ദാര്‍ഷ്യമില്ലായിരുന്നു 
ദാര്‍ശനിക — daaRSanika 
pertaining to 
ദാര്‍ശനികമായ 
സമസ്യയാണ്‌ ജീവിതം 
ദാര്‍ശനികന്‍ daaRSinikan (nn), 
philosopher; കൃഷ്ണമൂര്‍ത്തി ഒരു 
ദാര്‍ശനികനായിരുന്നു 
ദാവണി daavaNi (nn), nice cloth 
worn by young women; പെണ്‍കുട്ടി 
ദാവണി ധരിച്ചു 


ദാസത്വം മ്മി (nn), slavery; 


(adj), 
philosophy; 
ഒരു 


ദാസത്വം കൊണ്ട്‌ അയാള്‍ 
അത്‌ സമ്മതിച്ചു 
ദാസന്‍ ക്ഷമ (nn), _servant; 


അയാള്‍ ഒരു ദാസനാണ്‌ 
ദാസി daasi (nn), female servant; 
അവള്‍ ദാസിയാണ്‌ 

ദാസ്യം  daasyaM (nn), servitude; 
അയാള്‍ ദാസ്യം വരിച്ചു 
ദാസ്യപ്പെട്‌ 
become enslaved; 


ആര്‍ക്കും ദാസ്യപ്പെടില്ല 


daasyappeTa (൮, 
അവന്‍ 


ദാസ്യവൃത്തി daasyavRtti 
(nn,comp), servitude; ദാസ്യ 
വൃത്തികൊണ്ട്‌ അവര്‍ 
ജീവിച്ചു 

ദാഹം —daahaM_~— (nn), സ 
അവന്‌ വല്ലാത്ത ദാഹം 
തോന്നി 


ദാഹിക്ക്‌ daahikka (vi), feel thirsty; 


എനിക്ക്‌ വല്ലാതെ 
ദാഹിക്കുന്നു 

ദിക്ക്‌ 00൪ (nn), direction; ഏതു 
ദിക്കിലേക്കു തിരിഞ്ഞാലും 
വഴിതന്നെ 

ദിക്പാലകന്‍ dikpaalakan 


(nn,comp), one who guards (one among 
the eight directions of the world); 
അയാള്‍ ഒരു ദിക്‌ 
പാലകനാണ്‌ 


ദിഗംബര digambara (adj), naked; 
അയാള്‍ ദിഗംബരനായ ഒരു 


സന്ന്യാസിയാണ്‌ 

ദിഗ്ഭരമം digbhRamaM (nn), losing 
sense of place or direction; അവന്‌ 
ദിഗ്ഭൂരമം തോന്നി 

ദിഗ്‌ വിജയം digvijayaM 
(nn,comp), universal conquest; 
അയാള്‍ ദിഗ്‌ വിജയം നേടി 
ദിങ്മണ്ഡലം dinmaNDalaM 
(nn,comp), horizon, ദിങ്മണ്ഡല 
ത്തില്‍ എല്ലാം വ്യക്തമായി 
കണ്ടു 

ദിങ്മാത്രം dinmaatRaM (4൧൮, 


superficial; ഒരു ദിങ്മാത്ര ദര്‍ശന 
മായിരുന്നു അത്‌ 





270 


MALAYALAM ~ ENGLISH DICTIONARY 


ദിനം dinaM (nn), day; ഒരു ദിനം 
വീണ്ടും കണ്ടുമുട്ടും 
ദിനംപ്രതി dinaMpRati (adv), daily; 
ദിനംപ്രതി അയാള്‍ ഇവിടെ 
വരുന്നു 

ദിനകരന്‍  dinakaran (nn), 
ദിനകരന്‍ കിഴക്ക്‌ ഉദിച്ചു 


ദിനചര്യ dinacarya (nn,comp), daily 
duties; അവന്‍ ദിനചര്യകളില്‍ 
വ്യാപൃതനായി 

ദിനപ്പത്രം  dinapatRaM (nn,comp), 
daily newspaper; ഇന്ന്‌ ദിനപ്പത്രം 
വന്നു 

ദിനേശന്‍ dineeSan (nn), sun; 
ദിനേശന്‍ കിഴക്ക്‌ ഉദിക്കുന്നു 


sun; 


ദിവസം — divasaM ൨൧), day; 
അങ്ങനെ ഒരു ദിവസം 
കടന്നുപോയി 

ദിവസവും രാവിലെ 


divasavuMraavile (NP), every morning; 


ദിവസവും ലെ 
കുളിച്ചൊരുങ്ങി എങ്ങോട്ടോ 
പുറപ്പെടുന്നു 


ദിവസേന divaseena (adv), daily; 
ദിവസേന അയാള്‍ ഇവിടെ 
വരുന്നു 

ദിവാന്‍പദവി divaanpadavi 


(nn,comp), position or status of Dewan; 
അയാള്‍ ദിവാന്‍ പദവി 


ഉപേക്ഷിച്ചു 

ദിവാന്‍ divaan (nn), cheif minister of 
Travancore & Cochin; അയാള്‍ക്ക്‌ 
ദിവാന്‍ സ്ഥാനം കിട്ടി 


Compiled & Edited by Dr.V. Saratchandran Nair 


ദിവാസ്വപ്നം divaasvapnaM (nn), 
day dream; അവള്‍ ദിവാ 
സ്വപ്നത്തില്‍ മുഴുകി 

ദിവ്യ divya (adj), divine (pertaining 
to heaven); വളരെ ദിവ്യമായ 
ഒരു വസ്തുവാണത്‌ 
ദിവ്യജ്ഞാനം divyaj~aanaM 
(nn,comp), _ divine —_ knowledge; 
അയാള്‍ക്ക്‌ ദിവ്യജ്ഞാനം കിട്ടി 


ദിവ്യദൃഷ്ടി സ്ന (മു, 


divine vision; അദ്ദേഹം 
ദിവ്യദൃഷ്ടികൊണ്ട്‌ അതു 
കണ്ടു 


ദിവ്യന്‍ divyan (nn), divine person; 
അദ്ദേഹം ഒരു ദിവ്യനാണത്രേ 
ദിവ്യോപദേശം  divyoopadeeSaM 
(nn), supernatural advice; അവന്‌ 
അദ്ദേഹം ദിവ്യോപദേശം 
നല്‍കി 


ദിവ്യൌഷധം  divyauSadaM (nn), 
divine — medicine; അത്‌ ഒരു 
ദിവ്യൌഷധമായിരുന്നു 
ദിശ diSa (nn), direction; 
ദിശയിലൂടെ മാത്രം 
സഞ്ചരിച്ചു 

ദീക്ഷ ദലം (nn), യിലി 
observance (beard); അയാള്‍ക്ക്‌ 
ദീക്ഷയുണ്ടായിരുന്നു 

ദീക്ഷിക്ക്‌ diikSippikke (vz), initiate; 
അദ്ദേഹം മൌനം 
ദീക്ഷിക്കുന്നു 

ദീനം diinaM (nn), sickness; അവന്‌ 
എപ്പോഴും ദീനമായിരുന്നു 


ഒരു 
അവന്‍ 





271 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ദീനംപിടിക്ക്‌ diinaMpiTikka (comp 
vb), fall sick; അവന്‌ എപ്പോഴും 
ദീനം പിടിക്കും 

ദീനത സ്മ (nn), _ poverty; 
അവന്റെ ദീനത മാറിയില്ല 


ദീനദയാലു diinadayaalu (nn,comp), 
person who is compassionate towards 
the sick; അദ്ദേഹം ഒരു 
ദീനദയാലുവായിരുന്നു 

ദീപം diipaM (nn), lamp; അവള്‍ 
ദീപം കൊളുത്തി 


ദീപംകൊളുത്ത്‌ diipaMkolutta (vb, 
comp), light a lamp; അവര്‍ ദീപം 


കൊളുത്തി ഉല്‍ഘാടനം 
നടത്തി 

ദീപനം diipanaM (nn), digestion; 
അയാള്‍ക്ക്‌ ദീപനം ശരിക്കു 
നടക്കുന്നില്ല 

ദീപശിഖ —diipaSikha—_(nn,comp), 
flame of a lamp; അയാള്‍ ഒരു 
ദീപശിഖ കത്തിച്ചു 
ദീപസ്തംഭം diipastaMbhaM 
(nn,comp), light house; 
കടല്‍ത്തീരത്ത്‌ ദീപസ്തംഭം 
നാട്ടി 

ദീപാവലി ഷി! (00), 
Deepavali; ദീപാവലി 


ഭംഗിയായി ആഘോഷിച്ചു 
ദീപാളികുളിക്ക്‌ — diipaaLikuLikka 


(comp vb), become bankrupt (due to 
over spending), അവന്‌ കിട്ടിയ 


സ്വത്തുക്കള്‍ എല്ലാം 
ദീപാളിക്കുളിച്ചു 

ദീപ്ത diipta (adj), shining; വളരെ 
ദീപ്തമായ ഒരു ജ്വാലയാണത്‌ 





272 


ദീര്‍ഘമായ diiRghamaaya (adj), 
long; ദീര്‍ഘമായ ഒരു ഉറക്കം 
കഴിഞ്ഞു 

ദീര്‍ഘം diiRghaM (nn), length; ഈ 
വരയുടെ ദീര്‍ഘം എത്ര? 


ദീര്‍ഘകായന്‍ diiRghakaayan 
(nn,comp), tall person; അയാള്‍ 
ഒരു ദീര്‍ഘകായനായിരുന്നു 

ദീര്‍ഘദര്‍ശി diiRghadaRSi 


അമ്മു, person who can foresee; 


അയാള്‍ ഒരു 
ദീര്‍ഘദര്‍ശിയായിരുന്നു 
ദീര്‍ഘദര്‍ശിത്വം 
diiRghadaRSitvaM (nn,comp), 
farsightedness; അയാള്‍ക്ക്‌ 
ദീര്‍ഘദര്‍ശിത്വം ഉണ്ടായിരുന്നു 
ദീര്‍ഘദൃഷ്ടി diiRghadRSTi 
(nn,comp), foresight (one who possess 
the ablity to see into future); 
അയാള്‍ക്ക്‌ നല്ല 
ദീര്‍ഘദൃഷ്ടിയുണ്ട്‌ 


ദീര്‍ഘ നിദ്രയില്‍ ലിം 
അമ്മു, long sleep; അവന്‍ 
ദീര്‍ഘ നിദ്രയില്‍ ലയിച്ചു 
ദീര്‍ഘനിശ്വാസം 
diiRghaniSvaasaM (nn,comp), deep sigh; 
അയാള്‍ ഒരു ദീര്‍ഘനിശ്വാസം 
വിട്ടു 


ദീര്‍ഘവീക്ഷണം 

diiRghaviikSaNaM (nn,comp), 
discretness; അയാള്‍ക്ക്‌ 
ദീര്‍ഘവീക്ഷണം 

ഉണ്ടായിരുന്നു 

ദീര്‍ഘിക്ക്‌ diiRghikka (v1), lengthen; 
ആ യാത്ര വല്ലാതെ 
ദീര്‍ഘിച്ചു 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ദുഃഖപൂര്‍ണ്ണമായ 
duhkhapuuRNamaaya (adj), painful; 
ദുഃഖപൂര്‍ണ്ണമായ ഒരു 
ജീവിതമാണിത്‌ 

ദുഃഖം — duhkhaM_ ൫). ഇല്‌, 
അവന്‌ വല്ലാതെ ദുഃഖം 
തോന്നി 

ദുഃഖകാലം duhkhakaalaM 


(nn,comp), time of grief; അയാളുടെ 
ദുഃഖകാലം കഴിഞ്ഞു 


ദുഃഖവെള്ളിയാഴ്ച 


dubkhaveLLiyaaZca (nn,comp), good 


friday; ദുഃഖവെള്ളിയാഴ്ച 
പള്ളിയില്‍ പോയി 
ദുഃഖാന്തനാടകം 
duhkhaantanaaTakaM (nn,comp), 
tragedy; ഞാന്‍ ഒരു ദുഃഖാന്ത 
നാടകം കണ്ടു 

ദുഃഖാര്‍ത്ത dukhaaRita (adj), grief 
stricken; ദുഃഖാര്‍ത്തരായ 
കുടുംബത്തെ മന്ത്രി 
ആശ്വസിപ്പിച്ചു 


ദുഃഖിക്ക്‌ duhkhikka (vb), grieve; 
അയാള്‍ വല്ലാതെ ദുഃഖിക്കുന്നു 
ദുഃഖിത dubkhita (adj), grief stricken 
ദുഃഖിതയായ അവള്‍ 


person; 
കരഞ്ഞു 

ദുഃഖിതന്‍ dubkhitan (nn), grief 
stricken ഉദ്ദേ; അയാള്‍ 
ദുഃഖിതനായി 

ദുഃഖിപ്പിക്ക്‌ — duhkhippikke ൮൧. 
cause to pain, രവി രാജനെ 
ദുഃഖിപ്പിക്കുന്നു 

ദുഃസ്ഥിതി ധി ദ്യ), 
adversity; അവന്റെ 


ദുഃസ്ഥിതിയില്‍ എല്ലാവരും 
ദുഃഖിച്ചു 

സ്വപ്നം ഖദ്യാന്ലീ്‌ (nn), 
nightmare; രവി ഒരു 


ദു:സ്വപ്നം കണ്ടു 

ദുസ്സഭാവി ഖി (അജ), 
bad character; അയാള്‍ ഒരു 
ദുസ്ലഭാവിയായിരുന്നു 

ദുരന്തം durantaM (nn), calamity; 
അങ്ങിനെ ഒരു ദുരന്തം 
ഒഴിവായി 

ദുര്‍ഭാഷി duRbhaasi (nn,comp), one 
who indulges in abuse; അവന്‍ ഒരു 


ദുര്‍ഭാഷിയായിരുന്നു 
ദുരഭിമാനം durabhimaanaM 
(nn,comp), false presitage; 


ദുരഭിമാനം കൊണ്ട്‌ അയാള്‍ 
അതു ചെയ്തില്ല 


ദുരവസ്ഥ duravastha (nn), tragic 
situation; അവന്റെ ഇപ്പോഴത്തെ 
അവസ്ഥ ദുരവസ്ഥയാണ്‌ 
ദുരാഗ്രഹം duraagRahaM 
(nn,comp), covetousness; രവിക്ക്‌ 
ദുരാഗ്രഹമില്ലായിരുന്നു 
ദുരാഗ്രഹി ഥല്‌ (nn,comp), 
greedy person; രവി ഒരു 
ദുരാഗ്രഹിയായിരുന്നില്ല 
ദുരാചാരം duraacaaraM (nn,comp), 
superstitiouns _ belief; പല 
ദുരാചാരങ്ങളും 
കേരളത്തിലുണ്ടായിരുന്നു 
ദുരിതം — duritaM 
വളരെ 


(nn), misery; 
ദുരിതങ്ങള്‍ 





273 


MALAYALAM ~ ENGLISH DICTIONARY 


അയാള്‍ക്കു സഹിക്കേണ്ടി 


വന്നു 
ദുരിതംഅനുഭവിക്ക്‌ 
duritaManubhavikke വ), 
ഇത്രകാലം 
ദുരിതമനുഭവിച്ചിട്ടും 
ഇതാണോ പ്രതിഫലം ? 
ദുരിതാനുഭവം —duritaanubhavaM 
(nn,comp), deprivation; 
ദുരിതാനുഭവങ്ങള്‍ എല്ലാം 
അയാള്‍ സഹിച്ചു 
ദുരുപദിഷ്ടം durupadi$TaM (adj), 
ill; ദുരുപദിഷ്ടമായ 
കാര്യങ്ങളായിരുന്നു അത്‌ 
ദുരുപയോഗം durupayoogaM 
(nn,comp), misuse; അയാള്‍ 
പദവി ദുരുപയോഗം ചെയ്തു 
ദുരൂഹം duruuhaM (nn), 
incomprehensible; വളരെ 
ദുരൂഹമായ സാഹചര്യത്തില്‍ 
ആ മരണം നടന്നു 

ദുര്‍ഗന്ധം duRgandhaM (nn,comp), 
bad smell; ഇവിടെ വല്ലാത്ത 
ദുര്‍ഗ്ഗന്ധമാണ്‌ 

ദുര്‍ഗ്ഗ duRgga (nn), goddess durga; 
അയാള്‍ ദുര്‍ഗ്ഗയെ പ്രാര്‍ത്ഥിച്ചു 
ദുര്‍ഗ്ഗം duRggaM (അ), സു 
അവന്‍ ഒരു ദുര്‍ഗ്ഗത്തിലേക്ക്‌ 
കയറി 


suffer; 


ദുര്‍ഗ്ഗതി ശഷ്‌ അദ), 
misfortune; അയാള്‍ക്ക്‌ 
എപ്പോഴും ദുര്‍ഗ്ഗതിതന്നെ 


Compiled & Edited by Dr.V. Saratchandran Nair 





ദുര്‍ഗ്ഗമ durggama (adj), inacce: 
ദുര്‍ഗ്ഗമമായ പാതകള്‍ അവര്‍ 
പിന്നിട്ടു 

ദുര്‍ഗ്ഗമ durggama (adj), difficult to 
grasp; ശാസ്ത്രജ്ഞര്‍ 
ദുര്‍ഗ്ഗമമായ കാര്യങ്ങള്‍ 
വിശദീകരിച്ചു കൊടുത്തു 


ദൂര്‍ഗ്ഗുണം duRgguNaM (nn,comp), 





malice; അയാള്‍ക്ക്‌ കുറേ 
ദൂര്‍ഗ്ഗുണങ്ങളുണ്ടായിരുന്നു 
ദുര്‍ഗ്രഹ duRgRaha (44), 
incomprehensible; വളരെ 
ദുര്‍ഗ്രഹമായ ഒരു 
കവിതയാണിത്‌ 

ദുര്‍ജ്ജനം duRjjanaM (nn), wicked 
or ബി __ person; അയാള്‍ 
ദുർജ്ജനങ്ങളുടെ ഉപദേശം 
സ്വീകരിച്ചു 


ദുര്‍ദിനം duRdinaM (nn,comp), evil 
day, അങ്ങിനെ ആ ദുര്‍ദിനവും 
വന്നുചേര്‍ന്നു 

ദുര്‍ദേവത duRddeevata (nn,comp), 
evil spirit; അയാള്‍ 
ദുര്‍ദേവതകളെ ആരാധിച്ചു 
ദുര്‍നിമിത്തം duRnimittaM 
(nn,comp), ill omen; അങ്ങിനെ 
ഒരു ദുര്‍നിമിത്തം സംഭവിച്ചു 
ദുര്‍ന്നടപ്പുകാരന്‍ 


duRnnaTappukaaran (nn,comp), person 
with bad character; അവന്‍ ഒരു 


ദൂര്‍ന്നടപ്പുകാരനാണ്‌ 
ദൂര്‍ന്നടപ്പ്‌ duRnnaTappa (nn,comp), 
immoral life; അയാളുടെ 
ദൂര്‍ന്നടപ്പ്‌ അവസാനിച്ചു 





274 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ദുര്‍ന്നയം duRnnayaM (nn,comp), 


wickedness, അവന്റെ ദുര്‍ന്നയം 
അവസാനിച്ചു 

ദുര്‍ന്നീതി — duRnniiti_—_(nn,comp), 
injustice; അയാള്‍ ദൂര്‍ന്നീതി 
ക്കെതിരെ പോരാടി 
ദുര്‍ന്യായം duRnyaayaM (nn,comp), 
false reasoning; അയാള്‍ ഒരു 
ദുര്‍ന്യായം പറഞ്ഞു 

ദുര്‍ബുദ്ധി —duRbyddhi_(nn,comp), 


wicked disposition; അവന്റെ 
ദുര്‍ബുദ്ധിയില്‍ എന്തോ 
തോന്നി 

ദുര്‍ബുദ്ധി ധ്യ (അജയ), 
idiot; അവന്‍ ഒരു 
ദുര്‍ബുദ്ധിയാണ്‌ 

ദുര്‍ബ്ബല duRbbala (adj), weak; 
ദുര്‍ബ്ബലമായ ഹൃദയമാണ്‌ 
അയാളുടേത്‌ 

ദുര്‍ബ്ബലന്‍ ധ്ധാചിണ (ജ്യ), 
weak man; അവന്‍ 
ദുര്‍ബ്ബലനാണ്‌ 


ദുര്‍ബ്ബലപ്പെട്‌ duRbbalappeTo (vi), 
become weak; ആ തീരുമാനം 


ദുര്‍ബ്ബലപ്പെട്ടു 
ദുര്‍ബ്ബലമനസ്ക്കന്‍ 
duRbbalamanaskkan (nn,comp), weak 
minded person; അവന്‍ ഒരു 
ദുര്‍ബ്ബലമനസ്ക്കനായിരുന്നു 
ദുര്‍ബ്ബലമാക്ക്‌ duRbbalamaakke 
(vt), weaken; അയാള്‍ ആ 


രാജ്യത്തെ ദുര്‍ബ്ബലമാക്കി 


ദുര്‍ബ്ബലത —duRbalata_(nn,comp), 
weakness; അവന്റെ ദുര്‍ബ്ബലത 
കൊണ്ട്‌ ഒന്നും ശരിപ്പെട്ടില്ല 
ദുര്‍ഭഗ duRbhaga (adj), unlucky; 
വളരെ ദുര്‍ഭഗമായ ഒരു 
ജീവിതമായിരുന്നു 
അവളുടേത്‌ 


ദുര്‍ഭാഗ്യം duRbhaagyaM (nn,comp), 
misfortune; ദുര്‍ഭാഗ്യം കൊണ്ട്‌ 
അവന്‌ ഒരവസരം നഷ്ടപ്പെട്ടു 
ദുര്‍ഭാഷണം duRbhaa$NaM 
(nn,comp), abusive speech; 
അയാളുടെ ദുര്‍ഭാഷണം 
അവസാനിച്ചു 

ദുര്‍മന്ത്രം — duRmantRaM 2), 
abusive mantra to bring disaster; 
അയാള്‍ ദുര്‍മന്ത്രം ചെയ്തു 
ദുര്‍മ്മരണം duRmmaraNaM (nn), 
unnatural — death; അയാള്‍ക്ക്‌ 
ദുര്‍മ്മരണം സംഭവിച്ചു 
ദുര്‍മ്മാര്‍ഗ്ഗം duRmmaaRggaM 
(nn,comp), wickedness, അയാള്‍ 
ദുര്‍മ്മാര്‍ഗ്ഗത്തിലൂടെ 
കൂട്ടുകാരനെ ചതിച്ചു 
ദുര്‍മ്മാര്‍ഗ്ഗി duRmmaaRggi 
(nn,comp), wicked person; അവന്‍ 
ഒരു ദുര്‍മ്മാര്‍ഗ്ഗിയായിരുന്നു 
ദുര്‍മ്മുഖം duRmmukhaM (adj), ill 
faced; ദുര്‍മ്മുഖമായ കുട്ടിയ്ക്കു 
നല്ല മനസ്സുണ്ടായിരുന്നു 
ദുര്‍മ്മേദസ്സ്‌ duRmmeedasa 
(nn,comp), fat deposits in the body; 
അയാള്‍ക്ക്‌ 
ദുര്‍മ്മേദസ്സുണ്ടായിരുന്നു 





275 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ദുര്‍മ്മോഹം duRmmoohaM (nn), 
evil desire; ദുര്‍മ്മോഹം കൊണ്ട്‌ 
അയാള്‍ പലതും ചെയ്തു 
ദുര്‍ലക്ഷണം duRlak$aNaM 
(nn,comp), 111 omen; ഒരു 
ദുര്‍ലക്ഷണം അവന്‍ കണ്ടു 


ദൂര്‍ല്ലഭത duRlabhata (nn), scarcity; 


സാധനങ്ങളുടെ ദുര്‍ല്ലഭത 
നിമിത്തം ഇറക്കുമതി 
ചെയ്യുന്നു 

ദുര്‍ല്ലഭമായ duRilabhamaaya (adj), 
scarce; ദുര്‍ല്ലഭമായ ഒരു 
വസ്തുവാണിത്‌ 

ദുര്‍വൃത്തന്‍ duRvRitan (nn,comp), 
one who leads wicked life, അയാള്‍ 


ഒരു ദുര്‍വൃത്തനാണ്‌ 
ദുര്‍വ്യയം duRvyayaM (nn,comp), 


extravagance; ദുര്‍വ്യയം 
ചെയ്യരുത്‌ 

ദുര്‍വ്യയക്കാരന്‍ 

duRvyayakkaaran (nn,comp), ‘spend 
thrift; അവന്‍ ഒരു 
ദുര്‍വ്യയക്കാരനാണ്‌ 


ദുര്‍വ്യവഹാരം  duRvyavahaaraM 
(nn,comp), false litigation, അവന്റെ 
ദുര്‍വ്യവഹാരം അവസാനിച്ചു 


ദുര്‍വ്യാഖ്യാനം 
duRvyaakhyaanaM (nn), 
malinterpretation; അവന്‍ ആ 
വാചകം ദുര്‍വ്യാഖ്യാനം 
ചെയ്തു 

ദുര്‍വ്വാശി — duRwvaaSi_(nn,comp), 


obstinate; അയാള്‍ക്ക്‌ എപ്പോഴും 
ദൂര്‍വ്വാശി തന്നെ 


ദുര്‍വിചാരം duRvicaaraM 
(nn,comp), evil thought; 
ദുര്‍വിചാരം കൊണ്ട്‌ 


അയാളുടെ മനസ്സു നിറയുന്നു 


ദുര്‍വിധി duRwvidhi (nn,comp), ill 
fate; അവളുടെ 
ദുര്‍വിധിയോര്‍ത്ത്‌ അവന്‍ 
ദുഃഖിച്ചു 

ദുര്‍വിനയം duRvvinayaM 
(nn,comp), arrogant; അവന്‍ 


എപ്പോഴും ദുര്‍വിനയത്തോടെ 
പെരുമാറുന്നു 


ദുര്‍വ്വിനിയോഗം 
duRwviniyoogaM (nn,comp), misuse; 
അയാള്‍ അവസരങ്ങള്‍ 
ദുര്‍വ്വിനിയോഗം ചെയ്തു 
ദുര്‍വ്വിനിയോഗം 
duRwviniyoogaM (nn,comp), 
misappropriation; അയാള്‍ 
സര്‍ക്കാര്‍ സ്വത്തുക്കള്‍ 


ദുര്‍വ്വിനിയോഗം ചെയ്തു 
ദുര്‍ duR (adj, pfx), bad; അവന്‌ 
ദുര്‍ മരണം സംഭവിച്ചു 
ദുഷിക്ക്‌ duSikka (vi), be corrupted; 
ലോകം വല്ലാതെ ദുഷിക്കുന്നു 
ദുഷിപ്പിക്ക്‌ duSippikka (vt), spoil; 
അയാള്‍ മറ്റുള്ളവരെ കൂടി 
ദുഷിപ്പിക്കുന്നു 

ദുഷ്കര്‍മ്മം du$kaRmmaM (nn), 
vicious deed; അയാള്‍ പല 
ദുഷ്കർമ്മങ്ങളും ചെയ്തു 
ദുഷ്കീര്‍ത്തി duSkiiRtti (nn,comp), 
disgrace; അവന്‍ ദുഷ്കീര്‍ത്തി 
സമ്പാദിച്ചു 





276 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ദുഷ്കൃതം duSkRtaM_ (nn,comp), 
sin; അയാള്‍ ദുഷ്കൃതം 
ചെയ്തു 

ദുഷ്ക്കര duSkkara (adj), difficult 
task to do; ദുഷ്ക്കരമായ ഒരു 
പ്രവൃത്തിയാണിത്‌ 
ദുഷ്ക്കാലം duSkkaalaM (nn,comp), 
hard time; അങ്ങനെ അവന്റെ 
ദുഷ്ക്കാലം കഴിഞ്ഞു 


ദുഷ്ക്രമിക്ക്‌ — duSkRamikka (vi), 
tyrannize; ശത്രുരാജാവ്‌ 
ദുഷ്ക്രമിച്ചു 

ദുഷ്ട ഗേ (42), ബജി; 


ദുഷ്ടമൃഗങ്ങള്‍ ഈ കാട്ടില്‍ 
അനവധിയുണ്ട്‌ 

ദുഷ്ടത duSTatai (nn), wickedness; 
ദുഷ്ടത ഏറ്റവും കൂടുതലുള്ളത്‌ 
മനുഷ്യനാണ്‌ 

ദുഷ്പ്രഭാവം du$pRabhaavaM 
(nn,comp), naughtiness, അയാളുടെ 
ദുഷ്പ്രഭാവം കൊണ്ട്‌ പലരും 
അയാളെ വെറുത്തു 


ദുഷ്പ്രയത്നം du$pRayatnaM 
(nn,comp), futile labour, അത്‌ 
വെറും ദുഷ്പ്രയത്നമായി 
ഭവിച്ചു 

ദുഷ്പ്രയോഗം —duSpRayoogaM 
(nn), manipulation; അയാള്‍ 
ഉയര്‍ന്ന പദവികള്‍ നേടാന്‍ 
പല ദുഷ്പ്രയോഗവും 
ചെയ്തു 


ദുഷ്പ്രീതി duSpRiiti (nn), dislike; 
അയാള്‍ എല്ലാവരുടേയും 
ദുഷ്പ്രീതി സമ്പാദിച്ചു 


ദുസ്തര്‍ക്കം dustaRkkaM (nn,comp), 
unnecessary dispute; അവന്‍ ഒരു 
ദുസ്തര്‍ക്കം 
ചെയ്തുകൊണ്ടിരുന്നു 

ദുസ്സഹ dussaha (adj), intolerable; 
ദുസ്സഹമായ വേദന കൊണ്ട്‌ 
അയാള്‍ പുളഞ്ഞു 


ദുസ്സാധ്യം dussaadhyaM 
impossible; ആ 
ദുസ്ലാധ്യമായിരുന്നു 
ദുസ്ലാമര്‍ത്ഥ്യം —_dussamaRtthyaM 
(nn,comp), crookedness: അയാളുടെ 
ദുസ്ലാമര്‍ത്ഥ്യം കൊണ്ട്‌ 
ഒരവസരം നഷ്ടപ്പെട്ടു 
ദുസ്വഭാവം dussvabhaavaM 
(nn,comp), misconduct; അവന്റേത്‌ 
ദുസ്ലവഭാവമായിരുന്നു 
ദുസ്സ്വാദ്‌ ദ്ദ (ആഗമ), 
distaste; പഴത്തിന്‌ എന്തോ 
ദുസ്്വാദ്‌ തോന്നുന്നു 
ദൂതകര്‍മ്മം duutakaRmmaM 
(nn,comp), duty of a messenger; 
ഹംസം ദൂതകര്‍മ്മം നടത്തി 
ദൂതന്‍ — duutan (nn), 
അയാളുടെ ദൂതന്‍ 
വന്നുകണ്ടു 


(adj), 
കാര്യം 


messenger; 


എന്നെ 


ദൂതി dutii (nn), മഥ messenger; 
അവള്‍ ഒരു ദൂതിയാണ്‌ 


ദൂത്‌ duuta (nn), message; അയാള്‍ 


ദൂത്‌ പറഞ്ഞു 

ദൂരം = duuraM ന, distance; 
വളരെ ദൂരം അവര്‍ 
സഞ്ചരിച്ചു 





277 


MALAYALAM - ENGLISH DICTIONARY 


ദൂരം ദധി (nn), distance; 
ഇവിടെ നിന്ന്‌ ക്യാന്റിനിലേക്ക്‌ 
എത്ര ദൂരമുണ്ട്‌ 

ദൂരത്ത്‌ duuratta (adv), at a distance; 
വളരെ ദൂരത്ത്‌ അയാള്‍ 
നില്‍ക്കുന്നുണ്ടായിരുന്നു 
ദൂരദര്‍ശിനി duuradaRSini 
(nn,comp), _ telescope; അവന്‍ 
ദൂരദര്‍ശിനിയിലൂടെ നോക്കി 


ദൂരീകരിക്ക്‌ — duriikarikka (vb), 
banish; അയാള്‍ ശത്രുക്കളെ 
ദൂരീകരിച്ചു 

ദൂരെ dure (adv), away; ദൂരെ 
ഒരു ഗ്രാമത്തിലാണ്‌ 
അയാള്‍ക്കു ജോലി 


ദൂരെപ്പോവ്‌ duureppoova (vi), get 
futher away, രാജാവ്‌ അവിടെ 
നിന്ന്‌ രക്ഷപ്പെട്ട്‌ ദൂരെപ്പോയി 
ദൂരെയുള്ള —duureyuLLa (adj), 
distant; കുറെ ദൂരെയുള്ള ഒരു 
സ്ക്കൂളിലാണ്‌ പഠിച്ചിരുന്നത്‌ 


ദൂഷണം —duuSaNaM (nn), fault; 
അവള്‍ എപ്പോഴും ദൂഷണം 
പറഞ്ഞു 

ദൂഷിതം ചി (nn), blemish; 
രവിക്ക്‌ ഒരു ദൂഷിതവും 
പറ്റിയില്ല 

ദൂഷ്യംപറയ്‌ duSyaMpaRaya 


(comp vb), speak ill അവറെപ്പറ്റി 
അയാള്‍ ദൂഷ്യം പറഞ്ഞു 
ദൃഡത ARDhata (nn), hardness; ME) 
ദൃഡതയുള്ള മേശയാണിത്‌ 





278 


Compiled & Edited by Dr.V. Saratchandran Nair 


ദൃദ്ഃതയുള്ള dRaDhatayuL-La (adj), 


strong; ദൃഡ്തയുള്ള 
ശരീരമായിരുന്നു അയാളുടേത്‌ 
ദൃദ്ദനിശ്വയം — dRDhaniScayaM 


(nn,comp), determination; അവന്‍ 
ഒരു ദൃദഷ്ദനിശ്ചയം എടുത്തു 
ദൃദ്ധപ്പെട്‌ ARDhappeTa (comp vb), 
be confirmed; അയാള്‍ തന്റെ 
അഭിപ്രായത്തില്‍ ദൃപ്പെട്ടു 


ദൃദ്ദമാക്‌ dRDhmaaka (vi), become 


certain; അവരുടെ ബന്ധം 
കൂടുതല്‍ ദൃഷ്ദമായി 
ദൃഡീകരണം ARDhiikaraNaM (nn), 
confirmation; അക്കാര്യത്തില്‍ 
ഒരു ദൃഡീകരണം 
ആവശ്യമായിരുന്നു 
ദൃഡീകരിക്ക്‌ ARDhiikarikke (v1), 
confirm; അവര്‍ ബന്ധം 
ദൃഡീകരിച്ചു 

ദൃശ്യകല —ARSyakala (അമ), 
performing ഗേ; ദൃശ്യകലകളില്‍ 
അയാള്‍ക്ക്‌ നല്ല 
ജ്ഞാനമുണ്ടായിരുന്നു 

ദൃഷ്ടം dRSTaM (nn), view, ആ 
വാഹനം ദൃഷ്ടമായി 
ദൃഷ്ടാന്തം —RSTaantaM_— (nn), 


example; അയാള്‍ അതിന്‌ ഒരു 
ദൃഷ്ടാന്തം പറഞ്ഞു 
ദൃഷ്ടാന്തകഥ R$Taantakatha 
(nn,comp), parable, ഒരു ദൃഷ്ടാന്ത 
കഥ കുട്ടി വായിച്ചു 

ദൃ dR$Ti (nn), eye; 
ദൃഷ്ടിയിലൂടെ എല്ലാം അയാള്‍ 
നോക്കിക്കണ്ടു 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





dR$TigoocaraM 
ആ 


ദൃഷ്ടിഗോചരം 


(nn), visible to the 
വിമാനം 
ദൃഷ്ടിഗോചരമായിരുന്നില്ല 
ദൃഷ്ടിദോഷം RSTidoo$aM 
(nn,comp), . effect പീഡി ദ്യ; 
അയാള്‍ക്ക്‌ ദൃഷ്ടിദോഷം 
സംഭവിച്ചു 


ദൃഷ്ടിവയ്ക്ക്‌ സ്വര (comp 


vb), cast an eye on; അയാള്‍ 
അതില്‍ ദൃഷ്ടിവച്ചിരുന്നു 
ദേവകന്യ deevakanya (nn comp), 


eye; 


celestial nymph; അവള്‍ ഒരു 
ദേവകന്യയായിരുന്നു 
ദേവകല്പന deevakalpana 


(nn,comp), command of god; മോശ 
ദേവകല്പന സ്വീകരിച്ചു 


ദേവകുലം deevakulaM (nn,comp), 
tribe of gods; ദേവകുലം 
മുഴുവന്‍ സന്തോഷിച്ചു 

ദേവദാസി കമി (൧,൧൧9), 
woman who has devoted herself to the 
service of the gods (temple dance); 
അവള്‍ ഒരു 
ദേവദാസിയായിരുന്നു 


ദേവന്‍ deevan (nn), god; ദേവന്‍ 
അവന്റെ മുന്നില്‍ 
പ്രത്യക്ഷപ്പെട്ട 

ദേവസ്തുതി deevastuti (nn,comp), 
benediction; അയാശ്‌ 
ദേവസ്തുതി ആലപിച്ചു 
ദേവസ്വം deevasvaM (nn), temple 
property (it's._-——_ administration); 
ദേവസ്വം വക ഭൂമി അളന്നു 
തിട്ടപ്പെടുത്തൂ 


ദേവാലയം deevaalayaM (nn,comp), 


place of worship (temple, — church, 
mosque etc); ദേവാലയത്തില്‍ 


പ്രാര്‍ത്ഥനകള്‍ നടക്കുന്നു 
ദേവി deevi (v1), goddess; അവള്‍ 


ദേവിയായിരുന്നു 

ദേവേന്ദ്രന്‍ deeveendRan (nn,comp), 
God Indra; ദേവേന്ദ്രന്‍ 
അസ്ത്രമയച്ചു 


ദേശം deeSaM (nn), country; ഒരു 
ദേശത്തെ ജനതയുടെ ആഗ്രഹം 


അതായിരുന്നു 

ദേശക്കാരന്‍ = deeSakkaaran (nn), 
inhabitant; ഈ ദേശക്കാരനല്ല 
അയാള്‍ 

ദേശവാസി —deeSavaasi_—_ (nn), 
national; ഞാന്‍ ഈ 
ദേശവാസിയാണ്‌ 

ദേശാടനം deeSaaTanaM ൫), 
extensive travelling; അവര്‍ 
ദേശാടനം കഴിഞ്ഞ്‌ മടങ്ങി 
ദേശാന്തരഗമനം 


deeSantaragamanaM (nn,comp), travel 
to foreign countries; പക്ഷികള്‍ 
ദേശാന്തരഗമനം ചെയ്തു 


ദേശീയ deeSiiya (adj), pertaining to 
ദേശീയ രംഗത്ത്‌ പല 


country; 

മാറ്റങ്ങളും സംഭവിക്കുന്നു 
ദേശീയഗാനം deeSiiyagaanaM 
(nn,comp), national anthem; 
ദേശീയഗാനം എല്ലാവരും 
പാടണം 


ദേശീയബോധം deeSiiyaboodhaM 
(nn,comp), nationalistic consciousness; 





279 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled ക Edited by Dr.V. Saratchandran Nair 





ദേശീയബോധമുള്ള ഒരു 
വ്യക്തിയാണദ്ദേഹം 
ദേശീയവരുമാനം 
deeSiiyavarumaanaM (nn,comp), 


national income; ദേശീയവരുമാനം 
വളരെ കുറഞ്ഞു 
ദേശീയവിപത്ത്‌ 
(nn,comp), national calamity; 
സംഭവം 

ദേശീയവിപത്തായിരുന്നു 


ദേഷ്യം dee$yaM (nn), 
എനിക്ക്‌ വല്ലാതെ 
വരുന്നു 

ദേഷ്യംവര്‌ deeSyaMvara (comp vb), 
have anger; കുട്ടിക്ക്‌ ദേഷ്യം 
വരുന്നു 

ദേഷ്യപ്പെട്‌ — deeSyappeTa ൮), 
become angry; ദേഷ്യപ്പെട്ടിട്ടൊന്നും 
ഇനി കാര്യമില്ല 

ദേഹ deeha (adj, pfx), pertaining to 


deeSiiyavipatta 


ആ 
ഒരു 


anger; 
ദേഷ്യ ° 


body; ദേഹശുശ്രൂഷകളെല്ലാം 
അയാള്‍ ചെയ്തു 
ദേഹം —deehaM = (nn), 000 


കുട്ടിയുടെ ദേഹത്ത്‌ അഴുക്കു 
പറ്റി 

ദേഹണ്ഡിക്ക്‌ dechaNDikka (vt), 
work hard; അവര്‍ വല്ലാതെ 
ദേഹണ്ഡിക്കുന്നു 

ദേഹത്യാഗം dechatyaagaM 
(nn,comp), relinquishing the _ body; 
അവന്‍ ദേഹത്യാഗം ചെയ്തു 
ദേഹദണ്ഡം deehadaNDaM 
(nn,comp), hard work; അയാള്‍ 
വല്ലാതെ ദേഹദണ്ഡം ചെയ്തു 


ദേഹനാശം deehanaaSaM 
(nn,comp), death; അയാള്‍ക്ക്‌ 
ദേഹനാശം സംഭവിച്ചു 


ദേഹപീഡ deehapiiDa (nn,comp), 
bodily pain; അവര്‍ ഒരോ 
ദേഹപീഡകള്‍ ചെയ്തു 


ദേഹപ്രകൃതി deehapRakRti 
(nn,comp), bodily construction; 
അവന്റെ ദേഹപ്രകൃതി 
അങ്ങിനെയായിരുന്നു 
ദേഹശുദ്ധി ധി (൩), 
bodily cleanliness; അവന്‍ 
ദേഹശുദ്ധി വരുത്തി 
ദേഹാത്തരംപ്രാപിക്ക്‌ 


deehantaraMpRaapikka (comp vb), 
transmigrate; അയാള്‍ 
ദേഹാത്തരം പ്രാപിച്ചുവത്രേ 


ദേഹി deehi (nn), soul; ദേഹത്തെ 
ദേഹി വെടിഞ്ഞു 


ദൈനംദിനം dainaMdinaM (adv), 
day to day; ദൈനംദിന കാര്യങ്ങള്‍ 


മുറയ്ക്ക്‌ നടക്കുന്നു 

ദൈന്യം ദ്ദ ൫), grief; 
അവ ദൈന്യം ആരും 
ശ്രദ്ധിച്ചില്ല 

ദൈന്യത dainyata (nn), deplorable 
state; അവന്റെ ദൈന്യത 
വളരെ ദയനീയമായിരുന്നു 
ദൈര്‍ഘ്യം daiRghyaM (nn), length; 
കഥയുടെ ദൈര്‍ഘ്യം മൂന്നു 
മണിക്കൂറാണ്‌ 

ദൈവം daivaM (nn), god (the 
supreme being); ദൈവം ഉണ്ടോ 
ഇല്ലയോ 





280 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ദൈവം —daivaM (nn), ഉര്‍; 
സത്യമാണ്‌ എന്‍റെ ദൈവം 
ദൈവകല്‍പിതം — daivakalpitaM 


(nn,comp), what is ordered by God; ആ 
സംഭവം 
ദൈവകല്‍പിതമായിരുന്നു 


ദൈവകാരുണ്യം daivakaaruNyaM 


(nn,comp), grace പ്‌ 0 
ദൈവകാരുണ്യം കൊണ്ട്‌ 


അയാള്‍ മരിച്ചില്ല 
ദൈവഗത്യാ daivagatyaa (adv), by 
the will of god; ദൈവഗത്യാ ഒരു 
സംഭവം നടന്നു 


ദൈവത്വം daivatvaM (nn), divinity; 
അദ്ദേഹത്തിനു ഒരു ദൈവത്വം 
ഉണ്ടായിരുന്നു 

ദൈവദൂഷകന്‍ — daivaduuSakan 
(nn,comp), sacrilegist; അവന്‍ ഒരു 
ദൈവദൂഷകനായിരുന്നു 


ദൈവദൂഷണം —_—daivaduu$aNaM 
(nn,comp), blasphemy or _ sacrilege; 
അയാള്‍ ദൈവദൂഷണം 


പറഞ്ഞു 


ദൈവനിശ്ചയം 
(nn,comp), god's will; 
നിശ്ചയം പോലെ 
നടക്കും 

ദൈവപരീക്ഷ daivapariik$a (nn), 
test of god; ദൈവപരീക്ഷയില്‍ 
അയാള്‍ വിജയിച്ചു 


ദൈവപുത്രന്‍ daivaputRan 
(nn,comp), son of god; അദ്ദേഹം 
ദൈവപുത്രനായിരുന്നു 


ദൈവപ്രമാണം daivapRamaaNaM 
(nn,comp), of ഉദ്‌; 


doivaniScayaM 
ദൈവ 


എല്ലാം 


command 


ദൈവപ്രമാണങ്ങള്‍ അയാള്‍ 
അനുസ്മരിച്ചു 
ദൈവശിക്ഷ daivaSik$a (nn,comp), 
scourge; അയാള്‍ക്ക്‌ 
ദൈവശിക്ഷകിട്ടി 


ദൈവാധീനം daivaadhiinaM (nn), 
divine assistance; ദൈവാധീനം 
കൊണ്ട്‌ ഒന്നും സംഭവിച്ചില്ല 
ദൈവാനുഗ്രഹം 
(nn,comp), __ Dlessin; 
ദൈവാനുഗ്രഹമുള്ള 
കുട്ടിയാണവന്‍ 


ദൈവികം daivikaM (nn), divine; 
ദൈവികമായ ഭാഗ്യം 
അയാള്‍ക്കുണ്ടായിരുന്നു 


ദൈവേച്ഛ daiveeccha (ആമ), 
divine will; ദൈവേച്ഛപോലെ 
അവര്‍ ജീവിച്ചു 


ദോബി 00 (nn), washer man; 
രവി ദോബിയായിരുന്നു 


ദോഷം 034 (nn), fault; ഒരു 
ദോഷവും അയാള്‍ക്കു 
സംഭവിച്ചില്ല 


ദോഷപരിഹാരം 


doo$aparihaaraM (nn,comp), remedy for 
evil or sin; 
ദോഷപരിഹാരത്തിനായി 


അയാള്‍ പലതും ചെയ്തു 


ദോഷപ്പെടുത്ത്‌ doo$appeTutta 
(comp vb), cause to fall into sin; 
ആരെയും ദോഫപ്പെടുത്തിയിട്ട്‌ 


ആര്‍ക്കും ഒന്നും നേടാനില്ല 

ദോഷപ്പെട്‌ dooSappeTunnu (comp 
vb), fall into sin; നല്ലതിനു 
ചെയ്തതെല്ലാം ദോഷപ്പെടുന്നു 


daivaanugrahaM 
of god; 





281 





MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ദോഷമാക്ക്‌ — dooSamaakka (൨), 
become _ spoiled; അയാള്‍ 
ബന്ധങ്ങളെല്ലാം ദോഷമാക്കി 


ദോഷൈകദൃക്ക്‌ —_ dooSaikdRkko 
(nn,comp), cynic; അയാള്‍ ഒരു 
ദോഷൈകദ്ൃക്കായിരുന്നു 


ദൌത്യം dautyaM (nn), mission; 


അയാളുടെ ദൌത്യം 
പരാജയപ്പെട്ടു 

ദൌര്‍ബല്യം dauRbalyaM (nn), 
weakness; മനുഷ്യന്‌ പല 


ദൌര്‍ബല്യങ്ങള്‍ ഉണ്ട്‌ 


ദൌര്‍ഭാഗ്യം dauRbhaagyaM (nn), 
misfortune; അവളുടെ 
ദൌര്‍ഭാഗ്യംകൊണ്ട്‌ 
ജോലികിട്ടിയില്ല 

ദൌര്‍ല്ലഭ്യം dauRilabhyaM ദമ), 
scarcity; പണത്തിന്‍റെ ദൌര്‍ല്ലഭ്യം 
കൊണ്ട്‌ പലതും നടന്നില്ല 


ദ്യുതി ദ ദ). splendour; 
അവിടെ എന്തൊരു 
ദ്യുതിയാണ്‌ 
ദ്യൂതം dyuutaM (nn), gambling; 
ദ്യൂതത്തില്‍ ധര്‍മ്മപുത്രന്‍ 
തോറ്റു 
ദ്യോതം ൦൧44 (nn), shining; 
ദിവ്യ ദ്യോതം കണ്ടപ്പോള്‍ 
ജനങ്ങള്‍ കൈകൂപ്പി നിന്നു 
ദ്യോവ്‌ ദൃ (nn), _ heaven; 
സല്‍ക്കര്‍മ്മങ്ങള്‍ ചെയ്താല്‍ 
ദ്യോവിലെത്താമെന്നു 
ശ്വസിക്കുന്നു 


ദ്രവം dRavaM (nn), anything in liquid 
form; ദ്രവരൂപത്തിലുള്ള 
പദാര്‍ത്ഥം 

ദ്രവണം  dRavaNaM (nn), melting; 
മെഴുകിന്റെ ദ്രവണം താഴാട്ട്‌ 
ഒഴുകുന്നു 

ദ്രവത്വം dRavatvaM (nn), state of 


being material; ചൂടാക്കുമ്പോള്‍ 
പദാര്‍ത്ഥങ്ങളുടെ ദ്രവത്വം 
നഷ്ടമാകുന്നു 

ദ്രവിക്ക്‌ — dRavikka (vi), അടി 


മെഴുക്‌ ദ്രവിക്കുന്ന 
ദ്രവിപ്പിക്ക്‌ റിദ ൪൧, melt; 
രവി മെഴുക്‌ ദ്രവിപ്പിക്കുന്നു 
ദ്രവീകരണം dRaviikaraNaM (nn), 
fusion; ആ വസ്തുവിന്റെ 
ദ്രവീകരണം പൂര്‍ത്തിയായി 
ദ്രവീകരിക്ക്‌ — dRaviikrikkla (vt), 
make liquid; വസ്തുക്കളെ 
ദ്രവീകരിക്കുന്ന പ്രവര്‍ത്തനം 
ദ്രവ്യം  dRavyaM (൧), matter; 
ദ്രവ്യത്തിന്‍റെ മൂന്നവസ്ഥകള്‍ 
ദ്രവ്യനാശം dRavyanaaSaM 
(nn,comp), loss, of property or money; 





കഷ്ടകാലത്ത്‌ ഭ്ൂരവ്യനാശം 
സംഭവിച്ചു 
ദ്രവ്യലാഭം dRavyalaabhaM 


(nn comp), gain; ദ്രവ്യ ലാഭത്തിനു 
വേണ്ടി മനുഷ്യന്‍ പലതും 
ചെയ്തു കൂട്ടുന്നു 

ദ്രഷ്ദാവ്‌ സക (nn), spectator; 
ആ സംഭവത്തിന്‌ ദ്രഷ്മാവായി 
ആരും ഉണ്ടായിരുന്നില്ല 





282 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ദ്രാക്ഷാ ചിട (nn), grapes; 
അദ്ദേഹം ദ്രാക്ഷാ ഭക്ഷിച്ചു 
ദ്രാക്ഷാരസം dRaakSaarasaM 
(nn,comp), grape juice; ദ്രാക്ഷാരസം 
അദ്ദേഹം കുടിച്ചു 
ദ്രാവകം  dRaavakaM (nn), 
ജലം ദ്രാവകമാണ്‌ 
ദ്രാവകാവസ്ഥ രി 
(nn,comp), liquid state; 
ദ്രാവകാവസ്ഥയിലുള്ള ജലം 
ദ്രാവിഡം dRaviDaM (nn), Dravida 


the common name_of South Indian 
ദ്രാവിഡത്തിന്‌ പല 


liquid; 


languages; 

പ്രത്യേകതകളുമുണ്ട്‌ 
ദ്രാവിഡന്‍ dRaaviDan (2), 
Dravidian; അയാള്‍ ഒരു 
ദ്രാവിഡനാണ്‌ 
ദ്രാവിഡസംസ്ക്കാരം 
dRaaviDsaMskkaaraM (nn comp), 
Dravidian culture; ദ്രാവിഡ 
സംസ്ക്കാരം എന്നാലെന്ത്‌? 
ദ്രാവിഡാവര്‍ത്തം 
dRaaviDaavaRttaM (nn,comp), South 
India; ദ്രാവിഡാവര്‍ത്തം 


അദ്ദേഹം സന്ദര്‍ശിച്ചിരുന്നു 
ദ്രുതഗതി drutagati (nn,comp), quick 
motion; ദ്രുത ഗതിയില്‍ 
വാഹനം ചലിച്ചു 

ദ്രുതമായ ARutamaaya (adj), swift; 
ദ്ുതമായ ചലനം 

ദ്രൂുമം dRumaM_—(nn), 
പാരിജാതം ഒരു ദ്രുമമാണ്‌ 


ദ്രോണര്‍ dRooNaR (nn), Drona 
(preceptor of pandavas and kauravas); 


tree; 


ദ്രോണര്‍ പാണ്ഡവരെ 
ആയുധവിദ്യ പഠിപ്പിക്കുന്നു 
ദ്രോഹം dRoohaM (nn), malice; 
അവന്‍ ഒരു ദ്രോഹവും 
ചെയ്തില്ല 

ദ്രോഹചിന്ത dRoohacinta 
(nn,comp), malicious ട്ടി; 
മനസ്സില്‍ നിന്ന്‌ ദ്രോഹചിന്ത 
ഒഴിവാക്കണം 

ദ്രോഹി ശ (nn), _ wicked; 
അവന്‍ ഒരു ദ്രോഹിയാണ്‌ 


ദ്രോഹിക്ക്‌ അംബര (vt), harm; 
ആരും അവനെ ദ്രോഹിക്കില്ല 


ദ്രൌപദി dRaupati (nn), Draupadi 
(common wife of Pandavas, daughter of 


Drapada); ദ്രൌപദി ഭീമനോട്‌ 
പറഞ്ഞു 

ദ്വാപരം dvaaparaM (nn), third age; 
ദ്വാപരയുഗത്തില്‍ 
അവതരിച്ചു 

ദ്വന്ദ്വം ശ്ദ്്ല്ഥ്‌ (nn), ഘി; 
ദ്വന്ദ്വത്തില്‍ ഒന്നിനെ വേടന്‍ 
വെടിവച്ചു 

ദ്വന്ദ്വഭാവം dvandvabhaavaM 
(nncomp), duality; അപദ്ദൈത 
വാദികള്‍ ദ്വന്പഭാവത്തെ 
എതിര്‍ത്തു 

ദ്വന്ദ്വയുദ്ധം dvandvayuddhaM 
(nn,comp), duel fight; 
ദ്വന്ദ്വയുദ്ധത്തില്‍ ഭീമന്‍ 
ജയിച്ചു 

ദ്വയ dvaya (adj), pertaining to double; 
ഈ ഖണ്ഡികയില്‍ 
ദ്വയാര്‍ഥമുള്ള പദങ്ങളെ 
അടയാളപ്പെടുത്തൂ 





283 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ദ്വയം dvayaM (nn), pair; അത്‌ 


ഒരു ദ്വയമായിരുന്നു 


ദ്വയാര്‍ഥം dvayaaRthaM (nn,comp), 
double meaning; അവന്‍ 
എപ്പോഴും ദ്വയാര്‍ത്ഥത്തില്‍ 
സംസാരിക്കുന്നു 


ദ്വാരം —_dvaaparaM [ 
യു അവര്‍ 
അകത്തേയ്ക്കു പ്രവേശിച്ചു 


ദ്വാരം —dvaaraM 
തോക്കിന്‍റെ 
നോക്കി 


ദ്വാരക dvaaraka (nn), capital city of 
Sri Krishna; ദ്വാരകയില്‍ കണ്ണനെ 
കണ്ടു 


(nn), 


(nn), hole; 
ദ്വാരത്തിലൂടെ 


ദ്വാരപാലകന്‍ dvaarapaalakan 
(nn,comp), gate keeper; 
ദ്വാരപാലകന്‍ അവരെ 
തടഞ്ഞു 


ദ്വിഗു dvigu (nn), compound word of 
sanskrit the first of which is a numeral; 
പഞ്ചപാണ്ഡവന്മാര്‍ എന്നത്‌ 


ദ്വിഗുസമാസമാണ്‌ 

ദ്വിഗുണ dviguNa (adj), doubled; 
ദ്വിഗുണമായ ഫലം ചെയ്യുന്ന 
ഓഷധം 

ദ്വിജം dvijaM (nn), twice born, 
brahmin, snake etc; ബ്രാഹ്മണനും 
പാമ്പുകളും ദ്വിജമാണ്‌ 
ദ്വിജന്‍ ദ്യ] (nn), 
ബ്രാഹ്മണന്‍ ദ്വിജനാണ്‌ 
ദ്വിതീയ dviteeya (adj), second; 
ദ്വിതീയ സ്ഥാനം നേടിയ 
വിദ്യാര്‍ത്ഥിയാണ്‌ അവന്‍ 


brahmin; 








284 


ദ്വിത്വം dvitvaM (nn), duplicateness; 
ദ്വിത്വം എന്നാല്‍ ഇരട്ടിപ്പ്‌ 
ആണ്‌ 

ദ്വിഭാഷി dvibaaSi (nn), one who can 
use two languages with equal case, the 


interpreter; അവന്‍ ഒരു 
ദ്വിഭാഷിയാണ്‌ 

ദ്വിമുഖമായ dvimukhamaaya (adj), 
two sided; ദ്വിമുഖമായ 
വ്യക്തിത്വമായിരുന്നു 
അദ്ദേഹത്തിന്റേത്‌ 

ദ്വിവചനം dvivacanaM (nn,comp), 
dual number in skt. grammar; 
ദ്വിവചനം 
MoM Hy Ooo ayes 
ദ്വീപസമൂഹം —_dviipasamuuhaM 
(nn,comp), archipelago; 
ദ്വീപസമൂഹങ്ങളില്‍ അവര്‍ 
പാര്‍ക്കുന്നു 

ദ്വീപ്‌ ദേ (nn), island; ദ്വീപില്‍ 
ഞങ്ങള്‍ സഞ്ചരിച്ചു 

ദ്വേഷിക്ക്‌ dvaasikka (vt), hate; 
അവന്‍ അവളെ 
ദ്വേഷിക്കുന്നില്ല 

ദ്വേഷം —dveeSyaM (2), _anger; 


ദ്വേഷം വച്ചു പുലര്‍ത്തുന്നത്‌ 
നല്ല സ്വഭാവമല്ല 

ദ്വൈതം —dvaitvaM (nn), dualism; 
അപദ്ദൈതത്തിന്‍റെ വിപരീതം 
ദ്വൈതം ആണ്‌ 

ദ്വൈവാരിക കഴിയ (അ), 
fortnight; ഇന്ത്യാടുഡേ ഒരു 
ദ്വൈവാരികയാണിപ്പോള്‍ 
ദ്വൈവാര്‍ഷികം — dvaivaaRSikaM 
(nn comp), bianual; കമ്മിറ്റിയുടെ 


MALAYALAM ~ ENGLISH DICTIONARY 


ല്വൈവാര്‍ഷികം ഇന്നു 


നടക്കും 
ദ്വേഷം  dveeSaM 
ദ്വേഷം പാടില്ല 
ധനം ദിബ്ിദ്‌ (അ), _—_ wealth; 
മനുഷ്യന്‌ ധനത്തിനോട്‌ 
അമിതാവേശമാണ്‌ 


ധനകാര്യം —dhanakaaryaM 
finance; ധനകാര്യം 
കൈകാര്യം ചെയ്തു 
ധനക്ഷയം dhanak$ayaM (nn,comp), 
decrease of wealth; ധനക്ഷയത്തിനു 


(nn), aversion; 


(nn), 
അദ്ദേഹം 


കാരണം ധൂര്‍ത്തായിരുന്നു 
ധനതത്വശാസ്ത്രം 
dhanatatvaSaastRaM (nn,comp), 
Economics; 


ധനതത്വശാസ്ത്രത്തില്‍ അയാള്‍ 
ബിരുദമെടുത്തു 

ധനനാശം dhananaaSaM (nn), loss of 
wealth; ധനനാശം, സമയനഷ്ടം 
എന്നീ ഫലം 


ധനലാഭം dhanalaabhaM (nn,comp), 
financial gain; ധനലാഭത്തിനു 
വേണ്ടി പലതും ചെയ്തു 


ധനവാന്‍ ദ്യ (nn), rich man; 
ധനവാനായ ഒരു 
മനുഷ്യനുണ്ടായിരുന്നു 

ധനവൃദ്ധി ശ്വ (nn,comp), 
increase of wealth; ധനവൃദ്ധി 
കൊണ്ട്‌ അയാള്‍ അഹങ്കരിച്ചു 


ധന്വന്തരി danvantari (nn), physcian 
of gods; ധന്വന്തരി മഹാനായ 
ഭിഷ്ഗ്വരനായിരുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 





285 





ധനാഗമം dhanaagamaM (nn,comp), 
gain of wealth; ധനാഗമത്തിന്‌ പല 
തന്ത്രങ്ങളും അയാള്‍ 
സ്വീകരിച്ചു 

ധനാഡ്്യന്‍ ഷാ (nn), very 
wealthy man; ധനാഡ്യനായ ഒരു 
മനുഷ്യന്‍ 

ധനികന്‍ —dhanikan (nn), rich or 
wealthy person; ധനികന്‌ രണ്ടു 
പുത്രന്മാരുണ്ടായിരുന്നു 

ധനു dhanu (nn), malayalam month; 
ധനുമാസം കുളിര്‍കാലമാണ്‌ 


ധനുര്‍വിദ്യ dhanuRvidya (nn,comp), 


skillness of archery; 
ധനുര്‍വിദ്യയില്‍ കര്‍ണ്ണന്‍ 
ജയിച്ചു 

ധനുസ്സ്‌ dhanussa (nn), bow; രാമന്‍ 
ധനുസ്സ്‌ എടുത്തു 


ധനുസ്സ്‌ dhanusse (nn), nineth sign 
zodiac, saggitarius; രാമന്‌ ധനുസ്സ്‌ 


രാശിയായിരുന്നു 

ധന്യ — dhanya (adj), മില 
ധന്യമായ മുഹൂര്‍ത്തങ്ങള്‍ 
ധാരാളമുണ്ട്‌ 

ധമനി —dhamani— (nn), ബേ 


ധമനികളില്‍ രക്തം തിളച്ചു 


ധരണി = dharaNi_— (nn), _—_ earth; 
ഭൂമിയുടെ പര്യായപദമാണ്‌ 
ധരണി 

ധരാധരം dharaadharaM (nn), 
mountain; ഹിമാലയ ധരാധരം 
ഇന്ത്യയുടെ വടക്കു 
ഭാഗത്താണ്‌ 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ധരിക്ക്‌ dhrikka (v1), wear; അവന്‍ 
പല രീതിയിലുള്ള വേഷങ്ങള്‍ 
ധരിക്കുന്നു 


ധരിത്രി സ്സ 
നമ്മളെല്ലാം 
സന്തതികളാണ്‌ 


ധരിപ്പിക്ക്‌ dharippikko (vt), make 
ഞാന്‍ 


(nn), earth; 
ധരിത്രിയുടെ 


somebody to understand; 
അയാളെ മരിപ്പിച്ചു 
ധരിപ്പിക്ക്‌ dharippikka (v1), make 
somebody to wear; അവന്‍ 
അവളെ മരിപ്പിച്ചു 


ധര്‍ണ = dhaRNNa (൮), 
satyagraha by squatting; 
ധര്‍ണ നടത്തി 

ധര്‍മ്മം dhaRmmaM (nn), moral laws; 
ധര്‍മ്മം പാലിക്കാന്‍ 
എല്ലാവരും ബാധ്യസ്ഥരാണ്‌ 


ധര്‍മ്മകാര്യം — dhaRmmakaaryaM 
(nn,comp), moral matters; 
ധര്‍മ്മകാര്യത്തിന്‌ അയാഗള്‍്‌ 


എന്നും മുന്നിലായിരുന്നു 
ധര്‍മ്മക്കാരന്‍ =— dhaRmmakkaaran 
(nncomp), beggar; അയാള്‍ 
വെറും ധര്‍മ്മക്കാരനാണ്‌ 


ധര്‍മ്മക്ഷേത്രം daRmmak$eetRaM 
(nn), holy land; 
ധര്‍മ്മക്ഷേത്രത്തില്‍ അവര്‍ 


പ്രവേശിച്ചു 
ധര്‍മ്മദാനം dhaRmmadaanaM 


(nn,comp), voluntary charity; 
ധര്‍മ്മദാനങ്ങള്‍ പലതും 


അവന്‍ ചെയ്തു 


mass 


അവര്‍ 


ധര്‍മ്മ ദാരം daRmmdaaraM 
(nn,comp), lawful wife; ധര്‍മ്മ 
ദാരം കൂടെ വന്നു 

ധര്‍മ്മന്‍ dhaRmman (nn), Yama; 
ധര്‍മ്മന്‍ കയറുമായി വന്നു 
ധര്‍മ്മപഥം dhaRmmapathaM 
(nn,comp), way പ്‌ 
ധര്‍മ്മപഥത്തിലൂടെ 
സഞ്ചരിച്ചു 
ധര്‍മ്മയുദ്ധം — dhaRmmayuddhaM 
(nn,comp), honest war (a war in which 


morality; 
അവര്‍ 


the fighters follow strict laws); 
ധര്‍മ്മയുദ്ധത്തില്‍ ഭീമന്‍ 
ജയിച്ചു 

ധര്‍മ്മരാജന്‍ dhaRmmaraajan 
(nn,comp), Yama, ധര്‍മ്മരാജന്‍ 
വന്നു 

ധര്‍മ്മശാല dhaRmmaSaala 
(nn,comp), inn; 
ധര്‍മ്മശാലയിലേക്ക്‌ അവര്‍ 
കടന്നു 


ധര്‍മ്മശാസനം dhaRmmaSaasanaM 
(nn,comp), holy writ; ധര്‍മ്മശാസനം 
അവര്‍ അനുസരിച്ചു 

ധര്‍മ്മസംഹിത dhaRmmasaMhita 
(nn,comp), code of ethics propounded by 


Manu; അവര്‍ 
ധര്‍മ്മസംഹിതകള്‍ 
അനുസ്മരിച്ചു 

ധര്‍മ്മസങ്കടം  dhaRmmasankaTaM 
(nn,comp), dilemma; അയാള്‍ ഒരു 
ധര്‍മ്മസക്കടത്തിലായി 
ധര്‍മ്മാധര്‍മ്മങ്ങള്‍ 
dhaRmmaadhaRmmangaL —_(nn,comp), 
right and wrong; മനുഷ്യന്‍ 





ധര്‍മ്മാധര്‍മ്മങ്ങള്‍ ചെയ്യുന്നു 


286 


Compiled & Edited by 


Dr.V. Saratchandran Nair 





MALAYALAM - ENGLISH DICTIONARY 
ധര്‍മ്മാനുഷ്ഠാനം 
dhaRmmanu$taanaM (nn,comp), 
observance of rites; അദ്ദേഹം 
ധര്‍മ്മാനുഷ്ഠാനങ്ങള്‍ ചെയ്തു 
ധര്‍മ്മോപദേശം 
dhaRmmoopadeeSaM (nn,comp), 
instruction morality; 


ശ്രീകൃഷ്ണന്‍ ധരമ്മാപദേശം 
നടത്തി 


ധവളപത്രം dhavaLapatRaM (nn), 
white paper; സര്‍ക്കാര്‍ 
ധവളപത്രം ഇറക്കി 
ധവളരശ്മി dhavaLaraSmi 
(nn,comp), rays, അവിടെ നിന്ന്‌ 
ധവളരശ്മി പുറപ്പെട്ടു 

ധാടി dhaaTi (nn), approaching the 
enemy without fear, ധാടിയില്‍ 
അയാള്‍ പ്രവേശിച്ചു 


ധാതു സ്മ്ധ (8), mineral; 
ഭൂമിയില്‍ പല 
ധാതുക്കളുമുണ്ട്‌ 


ധാതു dhaatu (nn), root word; ഈ 
ക്രിയയുടെ ധാതു ഏതാണ്‌? 
ധാതുപുഷ്ടി dhaatupu$Ti (nn,comp), 
body _ building; ധാതു 
പുഷ്ടിക്കുവേണ്ടിയുള്ള 
ഓഷധം കഴിച്ചു 
ധാതുവിജ്ഞാനം  dhatuvij~aanaM 
(nn,comp), minerology; അയാള്‍ 
ധാതുവിജ്ഞാനം പഠിച്ചു 
ധാത്രി ചേസ്‌ (nn), foster mother; 
ധാത്രിയുടെ പുത്രന്‍ 
ധാന്യം — daanyaM (nn), 
അയാള്‍ ധാന്യം അളന്നു 


grain; 





287 


ധാന്യപ്പുര dhanyappura (nn,comp), 
granary; ധാന്യപ്പുരകള്‍ 
നിറഞ്ഞു 

ന്യമണി dhanyamaNi (nn), grain; 
al ധാന്യമണികള്‍ 
കൊത്തിയെടുത്തു 
ധാമം 
അയാള്‍ 
ധാമമാണ്‌ 
ധാര മെ (nn), incessant flow; 
കുട്ടി ജലധാര കണ്ടു 


ധാരണ dhaaraNa (nn), understanding; 


dhaamaM (nn), dwelling; 
ദുഷ്ട ചിന്തകളുടെ 


എഒ ധാരണ 
ശരിയാണെങ്കില്‍ അവന്‍ 
ഇപ്പോഴും ഡല്‍ഹിയിലാണ്‌ 
ധാരണാശക്തി dhaarNaaSakti 
(nn,comp), power of understanding; 
ധാരണാശക്തി 
ഇല്ലാത്തയാള്‍ക്കു എങ്ങനെ 
ദേശം നയിക്കാന്‍ സാധിക്കും 
ധാരായന്ത്രം dhaaraayantRaM 
(nn,comp), fountain; ധാരായന്ത്രം 
മനോഹരമായിരുന്നു 

ധാരാളം daaraalaM (nn), plenty; 
അവിടെ ധാരാളം പേര്‍ 
വന്നു. 

ധാരാളി daaraaLi (nn), spend thrift; 
അവന്‍ ഒരു ധാരാളി 
ആയിരുന്നു 


ധാരി dhaari (nn), person who wears; 
വല്‍ക്കലധാരിയായ മുനി 


ധാര്‍മ്മിക  — daaRmmika (22. 
pertaining to dharma; ധാര്‍മ്മിക 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ചിന്തകളിലേക്ക്‌ അയാള്‍ 
മടങ്ങി 

ധാര്‍മ്മികത dhaaRmmikata (nn), 
righteousness; ധാര്‍മ്മികതയാണ്‌ 
ജീവിതത്തിന്റെ 
മൂല്യമാകേണ്ടത്‌ 

ധാര്‍മ്മിക പിന്തുണ 
dhaaRmmikpintuNa (nn,comp), moral 
support; അവന്‍ അവള്‍ക്ക്‌ 
ധാര്‍മ്മിക പിന്തുണ നല്കി 
ധാര്‍മ്മികാധഃപതനം 
dhaarmmikaadhapatanaM —_(nn,comp), 
moral decline; 
ധാര്‍മ്മികാധഃപതനത്തില്‍ 
അയാള്‍ ദുഃഖിച്ചു 

ധാര്‍ഷ്ട്യം  dhaaRSTyaM ൫, 


arrogance; അയാളുടെ ധാര്‍ഷ്ട്യം 
എല്ലാവരെയും വെറുപ്പിച്ചു 


ധാര്‍ഷ്ട്യക്കാരന്‍ 
dhaaR$Tyakkaaran (nn,comp), arrogant 
person; GoMod ഒരു 
ധാര്‍ഷ്ട്യക്കാരനായിരുന്നു 
ധാവള്യം —dhaavalyaM_—_ (nn), 
whiteness; അയാളുടെ മുഖത്ത്‌ 


വല്ലാത്ത ധാവള്യമായിരുന്നു 
ധിക്കരിക്ക്‌ dhikkarikkai ൧, defy; 


അവന്‍ എല്ലാവരെയും 
ധിക്കരിച്ചു 

ധിക്കാരി വിഷ്‌ (nn), insolent 
person; രവി ഒരു 
ധിക്കാരിയായിരുന്നു 

ധിഷണ dhi$aNa (nn), intelligence; 
അവന്റെ ധിഷണയില്‍ 


തെളിഞ്ഞു വന്നു 


ധിഷണാശക്തി dhi$NaaSakti 
(nn,comp), intellectualability; അവന്‌ 
നല്ല ധിഷണാശക്തി 
ഉണ്ടായിരുന്നു 

ധിഷണാശാലി dhi$NaaSaali 
(nn,comp), _ intellectual; അയാള്‍ 
ഒരു ധിഷണാശാലി 
ആയിരുന്നു 

ധീരത ദ്സ്ഷര 8), അണ; 
ധീരതയ്ക്കുള്ള അവാര്‍ഡ്‌ 
അയാള്‍ നേടി 


ധീരതയുള്ള dhiiratayuLLa (adj), 
valiant; ധീരതയുള്ള കുട്ടിയാണ്‌ 
അവന്‍ 


ധീരത്വം  dhiiratvaM (nn), brave; 
ധീരത്വം കാട്ടേണ്ടിടത്ത്‌ 
കാട്ടണം 


ധീരന്‍ dhiiran (nn), brave person; 
അയാള്‍ ഒരു ധീരനായിരുന്നു 


ധീരസമീരന്‍  dhiirasamiiran (nn), 
calm wind; ധീരസമീരന്‍ മെല്ലെ 
വീശിക്കൊണ്ടിരുന്നു 


ധീരോദാത്തന്‍ diiroodaattan 
(nn,comp), firm minded person (one 
among four kinds of heros in  skt. 
Drama); ധീരോദാത്തനായ 
നായകന്‍ 


ധീവരന്‍ dhiivaran (nn), fisherman; 


ധിവരന്‍മാര്‍ മത്സ്യം 
പിടിക്കുന്നു 

ധൂപം dhuupaM (nn), _ incense; 
ദേവാലയത്തില്‍ ധൂപം 
കത്തിച്ചു 





288 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 








ധൂപക്കുറ്റി 
(nn,comp), incense burner; 
ധൂപക്കുറ്റി ഉലച്ചു 
ധൂമം —dhuumaM (൧), നിരു 
ഇവിടെ വല്ലാത്ത ധൂമമാണ്‌ 
ധൂമകേതു dhuumakeetu (nn,comp), 
comet; ഒരു ധൂമകേതു 
അന്തരീക്ഷത്തില്‍ കാണപ്പെട്ടു 
ധൂര്മവര്‍ണ്ണം — dhuumabvaRNNaM 


(nn,comp), colour. 7 smoke; 
ധൂരമവര്‍ണ്ണത്തിലുള്ള ഒരു 
പുതപ്പ്‌ 

ധൂര്‍ത്തന്‍ dhuuRttan (nn), lavish 
അവന്‍ ഒരു 


dhuupakkuRRi 
അയാള്‍ 


man; 


ധൂര്‍ത്തനാണ്‌ 
ധൂര്‍ത്ത്‌ dhuuRtta (nn), lavishness; 


അയാളുടെ ധൂര്‍ത്ത്‌ 
അവസാനിച്ചു 

ധൂളി ഗസ്ധി: അ), dust; 
അത്തരീക്ഷത്തില്‍ ധൂളി 
പടര്‍ന്നു 


ധൂളിക്ക്‌ dhuuLikke (vt), make into 
dust; അയാള്‍ അത്‌ ധൂളിച്ചു 
ധൃതഗതി dhRtagati (nn), hurry; 
ധൃതഗതിയില്‍ ആ വണ്ടി 
ഓടി 


ധൃതി സ്ഡേ മ്മ. അരു 
ധൃതിയില്‍ നടന്ന്‌ അവര്‍ 
അവിടെ എത്തി 

ധൃതികൂട്ട്‌ dhRtikuuTTa (comp vb), 
make haste; ഇനി ധൃതി 
കൂട്ടിയിട്ട്‌ കാര്യമില്ല 








289 


ധൃതിയായി ദമയ (929), 
busily; അവര്‍ ധൃതിയായി 
നടന്നുപോകുന്നു 

ധൃഷ്ടത സസ (nn), boldness; 
ധൃഷ്ട്തയില്ലാത്തതു കൊണ്ട്‌ 
പരാജയപ്പെട്ടു 

ധൈര്യം dairyaM (nn), courage; 
ധൈര്യമുള്ള കുട്ടിയാണ്‌ 
അവള്‍ 

ധൈര്യമില്ലാത്ത — dhairyamillaatta 
(adj), timid, ധൈര്യമില്ലാത്തവന്‍ 
എന്നും എന്തിന്‍്റെയെങ്കിലും 
അടിമയാണ്‌, 

ധൈര്യശാലി dairyaSaali (nn,comp), 
brave man; അവന്‍ 
ധൈര്യശാലിയാണ്‌ 


ധോത്തി ൦0 (nn), cloth wom 
round the waist, അയാള്‍ ധോത്തി 
ധരിച്ചു 

ധോബി dhoobi (nn), washer man; 
അയാള്‍ ഒരു ധോബിയാണ്‌ 
ധ്യാനം dhyaanaM (nn), meditation; 
അവള്‍ ധ്യാനത്തില്‍ മുഴുകി 


ധ്യാനമഗ്ന — dhyaanmagna (4), 
meditating; അവര്‍ 
ധ്യാനമഗ്നരായി ഇരുന്നു 
ധ്യാനയോഗം dhaanayoogaM 
(nn,comp), kind of religious observation; 
അയാള്‍ ധ്യാനയോഗം 
ചെയ്തു 


ധ്യാനശക്തി dyaanaSakti (nn,comp), 
power of meditation; ധ്യാനശക്തി 
കൊണ്ട്‌ അയാള്‍ അതു 
സാധിച്ചു 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ധ്യാനി ദയ്‌ (൪), _ meditator; 
അദ്ദേഹം ധ്യാനിയായിരുന്നു 


ധ്യാനിക്ക്‌ dhaanikka (vi), meditate; 
അവര്‍ ധ്യാനിക്കുന്നു 


ധ്രുവം dRuvaM (nn), poles of earth, 
poles of a magnet; 
ധ്രുവങ്ങളിലേക്ക്‌ പക്ഷികള്‍ 
പറക്കുന്നു 
ധ്രുവീകരണം 
polarisation; 
ധ്രുവീകരണം 
ധ്വംസകന്‍ 
annihilator; 
ധ്വംസകനാണ്‌ 


ധ്വംസന dvaMsana (adj), destruction; 
വളരെ ധ്വംസനമായ ഒരു 
പ്രസ്താവനയിറക്കി 


ധ്വംസനം — dvaMsanaM_— (2), 
destruction; അവര്‍ അതിന്റെ 
ധ്വംസനം നടത്തി 


dRuviikaraNaM (nn), 
അധികാരത്തിനു 
സംഭവിച്ചു. 
dvaMsakan 
അയാള്‍ 


(nn), 
ഒരു 


ധ്വംസിക്ക്‌ dvaMsikke (v1), destroy; 
അവര്‍ അതിനെ ധ്വംസിച്ചു 


ധ്വനി dhvani (nn), sound; പുറത്ത്‌ 
നിന്ന്‌ ഒരു ധ്വനികേട്ടു 


ധ്വനി dhvani (nn), suggestive of many 


ideas, ധ്വനി കാവ്യത്തിന്റെ 
ആത്മാവാണ്‌ 

ധ്വനിക്ക്‌ = dhvanikka— ൮), 1൦ 
suggestive of an inner meaning; 
അങ്ങിനെ ഒരര്‍ഥം ധ്വനിക്കുന്നു 
നകുലന്‍ ലവി (nn), fourth 
pandava _ prince; നകുലന്‍ 
അമ്പെയ്തു 


നക്കല്‍ nakkal (nn), rough manuscript; 
അയാള്‍ നക്കല്‍ എഴുതി 


നക്കാപ്പിച്ച nakkaappicca (nn), trifle; 
നക്കാപ്പിച്ച ലാഭത്തിനു 
പോയാല്‍ പെരും നഷ്ടം 


നക്കി ചി (nn), one who licks; 
അയാള്‍ ഒരു നക്കിയാണത്രേ 


നക്ക്‌ nakka (vt), പശു 
കുട്ടിയെ നക്കി 


നക്ഷത്രം _nak$atRaM (nn), 
നക്ഷത്രം മിന്നിത്തിളങ്ങുന്നു 
നക്ഷത്രബംഗ്ലാവ്‌ 
nak$atRabaMgLaava 
observatory; 
നക്ഷത്രബംഗ്ലാവ്‌ കണ്ടു 


നക്ഷത്രമണ്ഡലം 
nak$atRamaNDalaM (മ്മ), 
നക്ഷത്രമണ്ഡലം തിളങ്ങ്‌ 
നക്ഷത്രമെണ്ണിക്ക്‌ 
nak$atRameNNikk@ (comp vb), teach a 
lesson; അയാള്‍ 
അവനെക്കൊണ്ട്‌ 
നക്ഷത്രമെണ്ണിക്കുന്നു 
നക്ഷത്രവിദ്യ nak$atRavidya 
(nn,comp), _ astrology; നക്ഷത്ര 
വിദ്യയില്‍ അദ്ദേഹം അഗാധ 
പണ്ഡിതനായിരുന്നു 
നക്ഷത്രസമൂഹം 


nak$atRasamuuhaM (nn,comp), asterism; 
നക്ഷത്രസമൂഹത്തില്‍ പെടാത്ത 


ഒന്ന്‌ ഉണ്ടോ? 
നഖം nakhaM (nn), nail; 
നഖം കടിച്ചു 


lick; 


star; 


(nn,comp), 
ഞങ്ങള്‍ 


sky; 





കുട്ടി 





290 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





നഖംവെട്ടി nakhaMveTTi (nn,comp), 
nail cutter; നഖംവെട്ടികൊണ്ട്‌ 
നഖം വെട്ടി 


നഖക്ഷതം nakhak$ataM (nn,comp), 
nail mark; ആദ്യ നഖക്ഷതം 
കൂന്തലാല്‍ മറയ്ക്കുവാനേ 
കഴിയൂ 


നഖക്ഷതം nakhak$ataM (nn,comp), 
bruise caused by nail; 
നഖക്ഷതങ്ങള്‍ മാഞ്ഞിട്ടില്ല 


നഖച്ചുറ്റ്‌ ഘിഗംഡ്സ് (nn,comp), 
whitelow; അവന്‌ നഖച്ചുറ്റ്‌ 
ഉണ്ടായിരുന്നു 

നഖശിഖാന്തം —_—nakhaSikhantaM 
(nn,comp), head to foot; അയാള്‍ 
അതിനെ നഖശിഖാന്തം 
എതിര്‍ത്തു 


നഗരം nagaraM (nn), city; നഗരം 
പരിപൂര്‍ണ്ണം നിശ്ശബ്ദമായി 
നഗരവാസി nagaravaasi (nn,comp), 


city dweller; നഗരവാസികള്‍ക്ക്‌ 
മനുഷ്യബന്ധങ്ങള്‍ കുറവാണ്‌ 


നഗ്ന nagna (nn), nude; നഗ്നമായ 
കണ്ണുകള്‍ കൊണ്ട്‌ കാണാത്ത 


വസ്തുക്കള്‍ 

നഗ്നത nagnata (nn), nudity; നഗ്നത 
മറയ്ക്കാന്‍ വസ്ത്രങ്ങള്‍ 
വേണം 

നഗ്നപാദം —nagnapaadaM~— (nn), 
barefooted; നഗ്നപാദത്തോടെ 


അയാള്‍ മലകയറി 


നഗ്നന്‍ nagnan (nn), naked person; 
അയാള്‍ നഗ്നനായ ഒരു 
സന്യാസിയാണ്‌ 





291 


നഗ്നബീജം nagnabiijaM (nn,comp), 
gymnosperm; അത്‌ ഒരു 
നഗ്നബീജ സസ്യമാണ്‌ 


നഗ്നമാക്ക്‌ nagnamaakka (comp vb), 
make naked (strip 0 clothes); 
അയാള്‍ ആ വസ്തുവിനെ 


നഗ്നമാക്കി 

നങ്കൂരം  nankuuraM (nn), 
കടലില്‍ നങ്കൂരമിട്ടു 
നങ്ങ nayya (nn), unmarried brahmin 
girl; അവള്‍ നങ്ങയാണ്‌ 
നച്ചെലി ഷാ! (nn,comp), small 
variety of rat; നച്ചെലികള്‍ 
വീട്ടിലൂടെ ഓടി നടക്കുന്നു 
നഞ്ഞ്‌ na~~a (nn), poison; നഞ്ഞ്‌ 
വാങ്ങാന്‍ പോലും പണമില്ല 
നട naTa (nn), walking; അവളുടെ 
നട ഭംഗിയുള്ളതായിരുന്നു 


നടക്ക്‌ naTakka (vi), travel by foot; 
അവര്‍ അതു വഴി നടക്കുന്നു 


anchor; 


നടത്ത naTatta (nn), ഷി 
അയാളുടെ നടത്തം 
കണ്ടാലറിയാം 

നടത്തം naTattaM (nn), walking; 


കുട്ടി നടത്തം പഠിക്കുന്നു 


നടത്ത്‌ naTatta (vt), cause to walk; 
അമ്മ കുട്ടിയെ നടത്തുന്നു 


നടത്ത്‌ = naTatta (vi), ധോ; 
പരിപാടി നടത്താന്‍ പണമില്ല 
നടന്‍ naTan (nn), actor; 
മോഹന്‍ലാല്‍ ഒരു നടനാണ്‌ 


നടപടി 
വേണ്ട 


naTapaTi (nn), action; 


നടപടികള്‍ 


MALAYALAM - ENGLISH DICTIONARY 


സ്വീകരിക്കാമെന്ന്‌ മന്ത്രി 


ഉറപ്പുനല്കി 

നടപ്പാക്‌ naTappaaka (comp vb), 
come to effect; പുതിയ നിയമം 
ഇവിടെ നടപ്പാക്കി 

നടപ്പുകേട്‌ naTappukeeTa 
(nn,comp), misbehaviour; അവന്റെ 
നടപ്പുകേട്‌ പ്രശ്‌നമുണ്ടാക്കി 
നടപ്പുദീനം naTappudiinaM 
(nn,comp), epidemic disease; നാട്ടില്‍ 


ഒരുതരം നടപ്പുദീനം 
വന്നിരിക്കുന്നു 

നടപ്പുഭാഷ naTappubhaa$a 
(nn,comp), language in use; അത്‌ 


ഇവിടത്തെ നടപ്പുഭാഷയാണ്‌ 


നടപ്പുവഴി naTappuvaZi (nn,comp), 
public road; ഇത്‌ നടപ്പുവഴിയല്ല 


നടപ്പ്‌ യാം (nn), _ walking; 
അയാളുടെ നടപ്പ്‌ 
ഭംഗിയുള്ളതാണ്‌ 

നടമാട്‌ naTamaaTa (comp vb), walk 
about; ജനങ്ങള്‍ നടമാടുന്ന 
തെരുവാണിത്‌ 

നടമാട്‌ = naTamaaTa (comp vb), 
prevail; ഇവിടെ അക്രമം 
നടമാടുന്നു 

നടരാജന്‍ —naTaraajan (2,൨22), 
Lord siva; നടരാജന്‍ നടനം 
ചെയ്യുന്നു 

നടവഴി ഷ്‌ (nn), entrance; 
നടവഴിയില്‍ ഇരിക്കരുതെ 
നടവാതിൽ —naTavaatil_ (nn,comp), 


front door of a house; നടവാതിൽ 
മലര്‍ക്കെ തുറന്നു കിടക്കുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 





നടാടെ naTaTe (adv), first; 
അവര്‍ ഇവിടെ വന്നു 
നടിക്ക്‌ 
അയാള്‍ 
നടിച്ചു 
നടിക്ക്‌ naTikka (vt), act; അവര്‍ 
സിനിമയില്‍ നടിച്ചു 

നടല്‍ 
നടല്‍ 
മടങ്ങി 
നടീപ്പിക്ക്‌ 
transplant; 
നടീപ്പിക്കുന്നു 
നടിപ്പ്‌ naTippa 
അയാളുടെ 
ഇഷ്ടമായില്ല 
നടീല്‍ ൧൦ (൩), transplantation; 
നടീല്‍ കഴിഞ്ഞ്‌ എല്ലാവരും 
മടങ്ങി 

നടു naTu (nn), middle, നടുവില്‍ 
ഒരു ദ്വാരമിട്ടു 


നടാടെ 


naTikka (vt), __ pretend; 
പണ്ഡിതനാണെന്ന്‌ 


naTal (nn), transplantation; 
കഴിഞ്ഞ്‌ സ്ത്രീകള്‍ 


naTiippikka 
അവിടെ 


(vt), 
ഞാറ്‌ 


(nn), acting; 


നടിപ്പ്‌ ആര്‍ക്കും 


നടു naTu (nn), waist; അവള്‍ 
നടുവേദനയ്ക്ക്‌ തൈലം 
പുരട്ടി 

നടുക്കം naTtukkaM (nn), trembling; 
നടുക്കമുണ്ടാക്കിയ 
സംഭവമാണത്‌ 


നടുക്ക്‌ naTukka (vt), make to tremble 
or shake; ആ സംഭവം 
എല്ലാവരേയും നടുക്കി 


നടുങ്ങ്‌ ഗ്യ (vi), shudder; 
അവര്‍ അതു കേട്ടു നടുങ്ങി 





292 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





നടുങ്ങ്‌ naTunne (vi), shiver; പനി 
കൂടിയപ്പോള്‍ അവന്റെ 
ശരീരം നടുങ്ങി 


നടുതല naTutala (nn,comp), things 


planted (sprout), ഞാറുനട്ടതിന്‍റെ 
പിറ്റേദിവസം നടുതല 
കാണുന്നു 


നടുനില സിം (nn,comp), middle 
Position; അയാള്‍ എപ്പോഴും 
നടുനിലയില്‍ നില്ക്കുന്നു 

നടുവിരല്‍ 
middle finger, 
അയാള്‍ 

മോതിരമണിഞ്ഞിരിക്കുന്നു 


naTuviral (nn,comp), 


നടുവിരലിലും 


നടുവ്‌ naTuva (nn), back portion; 
അയാളുടെ നടുവൊടിഞ്ഞു 
നട്‌ ൦ (vt), ടേ ടട 
കര്‍ഷകന്‍ എന്തോ നടുന്നു 
നട്ടംതിരിയ്‌ naTTaMtiriya (comp 
vb), be in great _—_ difficulty; 
പണമില്ലാതെ അയാള്‍ നട്ടം 
തിരിയുന്നു 

നട്ടുവളര്‍ത്ത്‌ naTTuvalaRita ൧. 
plant; സീത തോട്ടത്തില്‍ 
ചെടികള്‍ നട്ടുവളര്‍ത്തി 


നട്ടെല്ലി natTella (nn), back bone; 
എന്റെ നട്ടേല്ല്‌ വേദനിക്കുന്നു 

നണ്ണ്‌ naNNa (vi), believe; അയാള്‍ 
വരുമെന്ന്‌ അവള്‍ മനസ്സില്‍ 


നണ്ണി 

നത മ (adj), bent; നതമായ 
കഴുത്തുമായി ഒട്ടകം 
നില്‍ക്കുന്നു 


നത്ത്‌ —natta (nn), നത്ത്‌ 
മൂളുന്നു 

നദി nadi (nn), river; മഴക്കാലത്ത്‌ 
നദിയില്‍ വെള്ളം 
പൊങ്ങുന്നു 

നദീജലം nadiijalaM (nn,comp), river 
water; നദീജലത്തില്‍ അവര്‍ 
കുളിച്ചു 

നദീമുഖം nadiimukhaM (nn,comp), 
mouth of the river; നദീ മുഖത്ത്‌ 
ചിലര്‍ മത്സ്യം പിടിക്കുന്നു 
നനവ്‌ ഷെ (nn), wetting; വിത്ത്‌ 
നനവിനിട്ടു 

നനയ്‌ 
അവന്റെ 
നനയുന്നു 

നനയ്ക്ക്‌ nanaykka (vt), make damp; 
അവന്‍ ചെടികള്‍ 
നനയ്ക്കുന്നു 

നനുനനെ nanunane (adv), minutely; 
അമ്മ ചീര നനുനനെ 
മുറിക്കുന്നു 

നന്ത്യാര്‍വട്ടം nantaaRvaTTaM (nn), 
flowering shrub (Tabernaemontana 
Coronaria); നന്ത്യാര്‍വട്ടത്തില്‍ 
പൂക്കളുണ്ടായി 

നന്ദി nandi (nn), gratitude; അവന്‌ 
നന്ദി ഉണ്ടായിരുന്നു 


owl; 


nanaya (vi), be damp; 
വസ്ത്രങ്ങള്‍ 


നന്ദി nandi (nn), bull of മു 
ശിവന്‍റെ വാഹനമാണ്‌ നന്ദി 
നന്ദികെട്ടവന്‍ nandikeTTavan 
(nn,comp), ungrateful ട്ടോ 
അയാള്‍ ഒരു നന്ദി 
കെട്ടവനാണ്‌ 





293 


ച്ച ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





നന്ദിനി nandini (nn), celestial cow; 
നന്ദിനിപ്പശു യാഗത്തിന്‌ പാല്‍ 
കൊടുത്തു 
നന്ദിപറയ്‌ nandepaRaya (vt), thank; 
അദ്ദേഹത്തോട്‌ അവന്‍ നന്ദി 
പറഞ്ഞില്ല 


നന്തുണി ധി (nn), kind of 


musical instrument used in Kerala; 
അവര്‍ നന്തുണി പാട്ടു 
പാടുന്നു 


നന്നാക്ക്‌ nannaakke (vt), improve; 
പഴയ പാലം നന്നാക്കി 


നന്നാക്ക്‌ —nannaakke (v1), 
അവന്‍ വാച്ചു നന്നാക്കി 


mend; 


നന്നേ nannee (adv), well; നന്നേ 
ചെറുപ്പത്തില്‍ തന്നെ അവന്‍ 
ചിത്രം വരയ്ക്കുമായിരുന്നു 
നമ്പര്‍ ഗണില്‌൪ (8), സി 
കാര്‍ഡുകള്‍ക്ക്‌ നമ്പര്‍ ഇട്ടു 
നമ്പിയാര്‍ nambiyaaR (nn), caste of 
Hindus; നമ്പിയാര്‍ തുള്ളല്‍ 
രചിച്ചു 

നമ്പൂതിരി nambuutiri (nn), sub caste 
of Kerala brahmins,; നമ്പൂതിരി 
ഒരു ഫലിതം പറഞ്ഞു 


നമ്പ്‌ ഡി (൪), രി; 
ആരെയും വെറുതെ നമ്പരുത്‌ 


നന്മ nanma (nn), goodness; അവന്‌ 


മനുഷ്യന്റെ നന്മയിലുള്ള 
വിശ്വാസം നഷ്പ്പെട്ടു 
നപുംസകം napuMsakaM —_ (nn), 


eunuch; നപുംസകമായി തീര്‍ന്ന 
മനുഷ്യന്‍ 


നപുംസകം —napuMsakaM അ), 
nenter noun; പുല്ലിംഗത്തിലും 
സ്ത്രീലിംഗത്തിലും 
ഉള്‍പ്പെടുത്താന്‍ പറ്റാത്തത്‌ 
നപുംസകങ്ങളാണ്‌ 

നബി nabi (nn), prophet; നബി 
അപ്രകാരം പറഞ്ഞു 

me nabhass? സദ), sky; 
നഭസ്സില്‍ 


താരാരത്നഖചിതമായിരിക്കു 
ന്നു 


നഭോമണ്ഡലം — nabhoomaNDalaM 
(nn,comp), sky; 
നഭോമണ്ഡലത്തില്‍ 


മിന്നിത്തിളങ്ങുന്ന താരങ്ങള്‍ 
നമസ്ക്കരിക്ക്‌ namaskkarikke (v1), 





pay respect; അവര്‍ ദൈവത്തെ 
നമസ്ക്കരിക്കുന്നു 
നമസ്ക്കാരം namaskkaaraM (nn), 
word of salutation at any time; 
നമസ്ക്കാരം, അകത്തേക്കു 
വരണം 

നമസ്ക്കാരം namsakkaraM (in), 


word for salutation; നമസ്‌ക്കാരം 
തോമസ്‌ അകത്തു വരൂ 


നമിക്ക്‌ മിര (vi), bow before a 
deity or a person; അയാള്‍ 
ദൈവത്തെ നമിക്കുന്നു 
നമോവാകം namoovaakaM 
(nn,comp), word of greeting; അവര്‍ 
നമോവാകം ചെയ്തു 

നമ്മള്‍ nammaL (pron (incl)), we; 
നമ്മള്‍ എങ്ങോട്ടു പോകും 





294 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





നമ്മള്‍ nammal (pron (incl), we; 
ഇന്നു നമ്മള്‍ 
തിരുവനന്തപുരത്തെത്തും 

ന്ര്മ സസി (adj), bowing; ന്മ 
ശിരസ്ക്കനായി അയാള്‍ നിന്നു 
ന്രമുഖി namRamukhi (nn,comp), 


girl bending her head out of shame; 
അവള്‍ ന്രമമുഖിയായി നിന്നു 


നയം nayaM (nn), tact; വിനയം 
ഒരു നയമാണ്‌ 

നയനഗോചരം —_nayanagoocaraM 
(nn,comp), visible; അണു 
നയനഗോചരമല്ല 
നയതന്ത്രജ്ഞന്‍ —_naynatantRaj~an 
(nn), diplomat, അയാള്‍ ഒരു 
നയനതന്ത്രജ്ഞന്‍ ആണ്‌ 
നയനം nayanaM — (nn), eye; 
അവളുടെ നയനം 
മനോഹരമാണ്‌ 

നയിക്ക്‌ സ്യദിിര (vt), ഉഡി; 
അയാള്‍ സംഘത്തെ 
നയിക്കുന്നു 

നയോപായം nayoopaayaM 


(nn,comp), tactics; അയാള്‍ ഓരോ 
നയോപായങ്ങള്‍ എടുത്തു 


നര സ്മ (nn), ജു വല്ല 
അയാള്‍ക്ക്‌ നര വന്നു 
തുടങ്ങി 

നര ഷെ (nn), grey hair, നര 
മൂടിയ ശിരസ്സ്‌ 

നരകം ശി = (nn), മടി; 
നരകവും സ്വര്‍ഗ്ഗവും 


ഭൂമിയില്‍ തന്നെ 


നരകിക്ക്‌ ധാര (vi), suffer; 
അയാള്‍ ഇവിടെ കിടന്നു 
നരകിക്കുന്നു 

നരജന്മം —narajanmaM_—_(nn,comp), 
human 18% നരജന്മം 
ഒരനുഗ്രഹമാണ്‌ 

നരന്‍ naran (nn), man; 
നരനായിങ്ങനെ ജനിച്ചു 
ഭൂമിയില്‍ 


നരബലി narabali (nn,comp), human 
sacrifice, നരബലി നിയമംമൂലം 
നിരോധിച്ചു 


നരയ്ക്ക്‌ narayakke (vi), get grey; 
അയാളുടെ മുടി നരച്ചു 


നരലോകം naralookaM  (nn,comp), 
human world; നരലോകം നശിച്ചു 


നരസിംഹം narasiMhaM (nn,comp), 
fourth incarnation of Lord Vishnu; 


നരസിംഹം തൂണില്‍ നിന്നു 
പുറത്തു ചാടി 

നരഹത്യ ദയി്യമ (൫൩,092), 
killing of നമു നരഹത്യ 
പാപമാണ്‌ 

നരി ശ്‌ (nn), fox; നരി 
ഓരിയിടുന്നു 

നരിച്ചില്‍ —naricil (nn), _ moth; 
സന്ധ്യാസമയത്ത്‌ നരിച്ചില്‍ 
പറക്കുന്നു 

നരിച്ചീര്‍ —nariciiR (8), മല 
നരിച്ചീറുകള്‍ പറക്കുമ്പോള്‍ 
അര്‍ദ്ധരാത്രിയായിരുന്നു 


നര്‍ത്തനം naRttanaM (nn), dancing; 
മയില്‍ നര്‍ത്തനം ചെയ്യുന്നു 


295 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





നല്‍ക്‌ nalka (vt), give; അയാള്‍ 
അവന്‌ പുസ്തകം നല്കി 


നല്ല nalla_ (adj), good; നല്ല 
കൂട്ടുകാരന്‍ 

ജല nalla (adj), ഷിയ; നല്ല 
ചിത്രം 

നല്ല ഷി (adj), tall; നല്ല 
ഉയരമുള്ളയാള്‍ 


നല്ല സലിം (adj), severe, hard etc; നല്ല 
തലവേദന 


നല്ല alla (adj), hard; നല്ല 
ജോലിയുണ്ട്‌ 

നല്ല nalla (adj), good; നല്ല 
പുസ്തകമാണിത്‌ 
നല്ലകാലാവസ്ഥ —_nallakaalavstha 
(adj), അം — weather; ഇവിടെ 
ഇപ്പോള്‍ നല്ല 
കാലാവസ്ഥയാണ്‌ 


നല്ലത്‌ nallata (adj), fine; കളികള്‍ 
ശരിരത്തിനും മനസ്സിനും 
നല്ലത്‌ തന്നെ 

നല്ലനടപ്പ്‌ nallanaTappa (അമ), 
good conduct; അയാള്‍ക്ക്‌ നല്ല 
നടപ്പിന്‌ ശിക്ഷവിധിച്ചു 


നല്ലപ്പോള്‍ ലിഷ. (adv), first 


time; അയാള്‍ നല്ലപ്പോള്‍ 
ഇവിടെ വന്നു 
നല്ലവണ്ണം —nallavaNNaM (adv), 


camestly; നല്ല വണ്ണം പഠിക്കുന്ന 
കുട്ടി 

നല്ലവന്‍ nallavan (nn), good person; 
നല്ലവനായ ഒരു മനുഷ്യന്‍ 


നല്ലെണ്ണ nalleNNa (nn), gingely oil; 
നല്ലെണ്ണ തലയില്‍ പുരട്ടി 
നവ nava (adj), new; 


നവനവമായ വസ്ത്രങ്ങള്‍ക്ക്‌ 
സമീപിക്കുക 


നവ nava (adj), fresh; വിശ്രമിച്ച 
കളിക്കാര്‍ നവോന്മേഷത്തോടെ 
കളിക്കളത്തില്‍ ഇറങ്ങി 
നവംബര്‍ navaMbaR (nn), november; 
നവംബര്‍ മാസത്തില്‍ ഇവിടെ 
മഞ്ഞു തുടങ്ങും 


നവഗ്രഹങ്ങള്‍ —navagRahannaL. 
(nn,comp), nine plancts; 
നവഗ്രഹങ്ങള്‍ അയാള്‍ 


ദൂരദര്‍ശനിയിലൂടെ വീക്ഷിച്ചു 


നവദമ്പതികള്‍ navadambadikaL. 


(nn,comp), newly married couple; 
നവദമ്പതികള്‍ വിരുന്നു വന്നു 
നവധാന്യം navadhaanyaM 
(nn,comp), nine kind of grains; 
നവധാന്യങ്ങള്‍ അവര്‍ 
കൊണ്ടുവന്നു 

നവനീതം —navaniitaM (nn,comp), 
new butter; കണ്ണന്‍ 
നവനീതത്തിനു വേണ്ടി 
കേഴുന്നു 

നവയൌവനം navayauvanaM 


(nn,comp), youthfulness; mas 


യൌവനം കഴിഞ്ഞകാലം 
നവരസം navarasaM (nn,comp), nine 


sentiments, according to Indian drama; 
നവരസങ്ങളും അയാള്‍ 


മുഖത്തു കാട്ടി 





296 


MALAYALAM ~ ENGLISH DICTIONARY 


നവരാത്രി navaraatRi_(nn,comp), 
festival in India; നവരാത്രി 
ഗംഭീരമായി ആഘോഷിച്ചു 


നവവത്സരം 


(nn,comp), new 
MAUUCHeEOM am 


ആശംസകള്‍ നേരുന്നു 


നവവരന്‍ (nn,comp), 
bride groom; നവവരന്‍ 
അപകടത്തില്‍ മരിച്ചു 

നവമി onavaMi (nn), ninth day; 
നവമിക്ക്‌ അയാള്‍ വന്നു 
നവാബ്‌ — navaaba 
നവാബ്‌ നാടുവിട്ടു 
നവീകരണം naviikaraNaM_ (nn), 
renovation; മനുഷ്യമനസ്സില്‍ ഒരു 
നവീകരണം ആവശ്യമാണ്‌ 


navavtsaraM 
year; 


navavaran 


(nn), Nawab; 


MaNae@lesd —naviikarikka (൮, 
make new; പാഠ്യപദ്ധതി 
നവീകരിക്കുന്നു 

നവീന സ്ന (adj), നഴ; 
നവീനമായ പാഠ്യപദ്ധതി 
അംഗീകരിച്ചു 

നവീനത naviinata (nn), novelty; 
സംസ്ക്കാരത്തില്‍ പല 


നവീനതകളും വന്നുചേര്‍ന്നു 


നവീനമാക്ക്‌ naviinamaakka (comp 
vb), make മഴു അവര്‍ 
വേഷങ്ങള്‍ നവീനമാക്കി 


നവോഡ —navooDha (nn), young 
married woman; നവോഡ 
അണിഞ്ഞൊരുങ്ങി വന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 


നവ്യ 2൩൪ (42), modern; 
നവ്യമായ ഒരു ഉന്മേഷം 
അവനുണ്ടായി 


നശിക്ക്‌  naSikka (vt), be destroyed; 
ലോകത്ത്‌ എല്ലാം ഒരിക്കല്‍ 
നശിക്കും 


നശിപ്പിക്ക്‌ naSippikke ൨൧), destroy; 
അയാള്‍ എല്ലാം നശിപ്പിച്ചു 
കളഞ്ഞു 


നശീകരണം naSiikaraNaM (nn), 
destruction; മനുഷ്യന്‍ തന്നെ 
ലോകത്തിന്‍റെ നശീകരണം 
നടത്തുന്നു 


നശീകരിക്ക്‌ naSiikarikke (vt), ruin; 
യുദ്ധം എല്ലാം നശീകരിക്കുന്നു 


നശ്വര മഴ (adj), perishable; 
നശ്വരലോകത്ത്‌ അനശ്വരമായി 
ഒന്നുമില്ല 

നശ്വരം ഗമി (nn), perishable; 
നശ്വരമാണ്‌ ലോകം 
നഷ്ട സം (adj), 
നഷ്ടസ്വര്‍ഗങ്ങളെ 
കുറിച്ചോര്‍ത്ത്‌ വിലപിച്ചിട്ടു 
കാര്യമില്ല 

നഷ്ടം ഷ്മ 0൧), 15% 
അയാള്‍ക്ക്‌ കുറെ പണം നഷ്ടം 
വന്നു 


lost; 


നഷ്ടപ്പെടുത്ത്‌ na$aTapeTutta (vt), 





deprive; അയാള്‍ തന്റെ 
അവസരങ്ങളെല്ലാം 
നഷ്ടപ്പെടുത്തി 

നഷ്ടപ്പെട്‌ naSTappeTa (൮), loose; 
എനിക്ക്‌ ഒരു പുസ്തകം 
നഷ്ടപ്പെട്ടു 


297 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 


നഷ്ടമാക്‌ naSTamaake (vi), get lost; 
അയാളുടെ സമ്പാദ്യം 
നഷ്ടമായി 

നസ്യം ലിഗ്‌ (nn), treatment done 
in the nose; വൈദ്യന്‍ സസ്യം 
ചെയ്യുന്നു 

ന്ര്രാണി ബ്ന (nn), Christain; 
അയാള്‍ ഒരു നസ്രാണിയാണ്‌ 


മനസ്സ്മടുക്ക്‌ manassomaTukka 
(comp vb), despair; അവന്‍ 
തൊഴിലില്ലാതെ മനസ്സ്മടുത്തു 
നളന്‍ ൦ (nn), king Nala; നളന്‍ 
കാട്ടിലേക്ക്‌ പോയി 

നളപാകം naLapaakaM (nn,comp), 
expert cooking; നള പാകത്തില്‍ 
അവര്‍ പാകം ചെയ്യും 

നളിനം naLinaM (nn), lotus flower; 
നളിനത്തില്‍ വണ്ട്‌ ഇരിക്കുന്നു 
നറു naRu (adj), sweet and scented; 


നറുനിലാവിന്റെ ലഹരി 
വ്യാപിച്ചു 

നറുക്ക്‌ ഫ്ഡിള്‍ര (nn), 10; 
ആര്‍ക്കാണ്‌ നറുക്ക്‌ 
വീണതെന്നറിയില്ല 

നറുതേന്‍ naRuteen (nn,comp), pure 
honey; നറുതേന്‍ ഇവിടെ 
കിട്ടില്ല 

നറുനീണ്ടി naRuniiNTi (nn), Indian 
suraparilla; കഷായത്തിനു 
നറുനീണ്ടിക്കിഴങ്ങ്‌ വാങ്ങി 
MOZOMY —naRuneyya —(nn,comp), 
pure ghee, അമ്മ നറുനെയ്യ്‌ 
വാങ്ങി 


നാം naM (pron (incl), we; നാം 
വെറും മനുഷ്യര്‍ 
നാകം — naakaM (nn), _ heaven; 


നാകലോകത്ത്‌ ജീവിക്കുന്നവര്‍ 
അനശ്വരരാണ്‌ 


നാക്കുവടി ലാഡ്‌ (nn,comp), 
tongue cleaner, നാക്കുവടികൊണ്ട്‌ 
നാക്കുവടിച്ചു 


നാക്ക്‌ ചിര (nn), tongue; നാക്ക്‌ 
സംസാരിക്കാനുള്ളതാണ്‌ 


നാക്ക്‌ naakka— (nn), 02% 
നിനക്ക്‌ നാക്കും മൂക്കുമില്ലേ 
എന്താ മിണ്ടാണ്ടിരിക്കുന്നത്‌ 

നാഗം ളി (nn), __snake; 
നാഗദേവതയോടു പ്രാര്‍ഥിച്ചു 


നാഗരികത 
civilization; 
ഉടലെടുത്തത്‌ 
ഈജിപ്തിലാണത്രേ 
നാഗരികന്‍ naagarikan (nn), city 
dweller; അയാള്‍ ഒരു 
നാഗരികനാണ്‌ 


നാഗലോകം —_naagalookaM (൮), 
hades; നാഗലോകത്തേക്ക്‌ 
അവര്‍ പോയി 


നാഗസ്വരം naagasvaraM (nn), kind 
അയാള്‍ 
നാഗസ്വരം 


നമബിയമ (nn), 
നാഗരികത 


of musical instrument; 
നന്നായി 
വായിക്കും 

നാട naaTa (nn), tape; എല്ലാം 
നാടയില്‍ കുരുങ്ങിക്കിടക്കുന്നു 


നാടകം ബീവി (nn), 
എനിക്ക്‌ നാടകം ഇഷ്ടമല്ല 


drama; 





298 


MALAYALAM ~ ENGLISH DICTIONARY 


നാടകം = naaTakaM_=— (nn), 
അയാള്‍ നാടകം കാണുന്നു 


നാടകകൃത്ത്‌ naaTakakRtta 
(nn,comp), dramatist; നാടകകൃത്ത്‌ 
നാടകം രചിച്ചു 

നാടകശാല naaTakaSaala (nn,comp), 


theatre, നാടകശാലയില്‍ അവര്‍ 
പോയി 


play; 


നാടന്‍ naaTan (adj), indigenous; 
നാടന്‍ കറികള്‍ 
അവനിഷ്ടമാണ്‌ 

നാടുകടത്ത്‌ naaTukaTatta (comp 
vb), banish, സ്വദേശാഭിമാനിയെ 
നാടുകടത്തി 


നാടുനീങ്ങ്‌ naaTuniinne (comp vd), 
die (king or queen belonging to 
Travancore); രാജാവ്‌ നാടുനീങ്ങി 
നാടുവാഴി ഫ്ക (nn,comp), 
lord; നാടുവാഴി നാടുഭരിച്ചു 


നാടോടി ഗണന (adj), 01 
നാടോടി സാഹിത്യത്തില്‍ 
അസുലഭ ഭംഗിയുള്ള പല 
കാര്യങ്ങളുമുണ്ട്‌ 
നാടോടിനൃത്തം — naafooTinRttaM 
(nn,comp), folk dance, നാടോടി 
നൃത്തത്തില്‍ അവന്‍ 
ഒന്നാമനായി 


നാടോടിപ്പാട്ട്‌ 
അമ്മമ്മ, യിട്ടു; 
നാടോടിപ്പാട്ടു പാടുന്നു 


naaTooTippaaTTa 
അവര്‍ 


നാട്‌ naaTa (nn), country; വീടു 


നന്നായാല്‍ നാടു നന്നാകും 








299 


Compiled & Edited by Dr.V. Saratchandran Nair 


നാട്‌ naaTa (nn), native _ land; 
നിങ്ങളുടെ നാട്‌ 
എവിടെയാണ്‌ 

നാട്ടാചാരം naaTTaacaaraM 
(nn,comp), customs of the country; 
നാട്ടാചാരം അവര്‍ 
അനുസരിച്ചില്ല 


നാട്ടാന ഹിന (nn,comp), tamed 


elephant; നാട്ടാന കാട്ടാനയെ 
മെരുക്കുന്നു 
നാട്ടിമ്പുറം naaTTinpuRaM 


(nn,comp), country ടിം; നാട്ടിന്പുറം 
നന്മകളാല്‍ സമൃദ്ധം 


നാട്ടുകൂട്ടം naaTTukuuTTaM 
(nn,comp), village assembly; 
നാട്ടുകൂട്ടം ചേര്‍ന്ന്‌ ഒരു 
തീരുമാനമെടുത്തു 

നാട്ടുനടപ്പ്‌ naaTTunaTappa 
(nn,comp), customs of the country; 


നാട്ടുനടപ്പനുസരിച്ച്‌ അങ്ങിനെ 
ചെയ്യാന്‍ പാടില്ല 

നാട്ടുവഴി naaTTuvaaZi_(nn,comp), 
common road; നാട്ടു വഴിയിലൂടെ 
ഞങ്ങള്‍ നടന്നു 


നാട്ട്‌ ഗന്നം (vt), fix to stand; 
അവര്‍ എവറസ്റ്റില്‍ 
കൊടിനാട്ടി 

നാട്യം naaTyaM (nn), act of dancing 
or acting; നാട്യത്തില്‍ അയാളെ 
ജയിക്കാന്‍ ആരുമില്ല. 
നാട്യകല —naaTyakala (2,൧൭൧), 
stage art; നാട്യകലയില്‍ 
അദ്ദേഹം ആചാര്യനായിരുന്നു 
നാട്യശാസ്ത്രം 
(nn,comp), 


naaTyaSaastRaM 
dramatics; 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





നാട്യശാസ്ത്രത്തില്‍ അയാള്‍ 
വിദഗ്ദ്ധനായിരുന്നു 


നാട്യാചാര്യന്‍ naaTyaacaaryan 
(nn,comp), dance preceptor or tutor; 
നാട്യാചാര്യന്‍ അന്തരിച്ചു 


നാഡി naaDi (nn), pulse; വൈദ്യന്‍ 


നാഡിപിടിച്ചുനോക്കി 
നാഡീവ്യൂഹം naaDivyuuhaM 
(nn,comp), nervous system; 
നാഡീവ്യൂഹങ്ങള്‍ 
പൂര്‍ണ്ണമായി തളര്‍ന്നു 
നാഡീസ്പന്ദനം _naaDiispandanaM 
(nn,comp), pulse beat: 
നാഡീസ്പന്ദനം 
നിലച്ചുപോയി 

നാണം naaNaM (nn), shyness; 


നാണം കൊണ്ട്‌ കുട്ടി മുഖം 
പൊത്തി 


നാണംകുണുങ്ങി naaNaMkuNuyyi 
(nn,comp), bashful person; അവള്‍ 
ഒരു നാണം കുണുങ്ങിയാണ്‌ 


നാണംകെടുത്ത്‌ —_nnaaNaMkeTutta 
(nn,comp), put to shame; അവളെ 
അയാള്‍ നാണം കെടുത്തി 


നാണംകെട്ട naaNaMkeTTa (adj), 
shameless; അത്രയ്ക്കു 
നാണംകെട്ട ഒരു മനുഷ്യനാണ്‌ 


അയാളെന്ന്‌ എനിക്കു 
തോനുന്നില്ല 

നാണക്കേട്‌ naaNakeeTa (nn,comp), 
disgrace; ഇന്ത്യയ്ക്ക്‌ 
നാണക്കേടുണ്ടാക്കിയ ഒരു 
സംഭവമാണത്‌ 








300 


നാണയം naaNayaM (nn), coin; 
അവര്‍ നാണയം സൂക്ഷിച്ചു 
വച്ചു 


നാണയം naaNayaM (nn), currency; 
ഇന്ത്യയുടെ നാണയം പൈസാ, 
രൂപയാണ്‌ 

നാണയപ്പെരുപ്പം 


naaNayapperuppaM (nn,comp), inflation; 


നാണയപ്പെരുപ്പം കൊണ്ട്‌ 
സാമ്പത്തിക നില 
തകരാറിലായി 

നാണിക്ക്‌ = naaNikka (vi), blush; 
അതില്‍ എല്ലാവരും 
നാണിക്കുന്നു 

നാണിപ്പിക്ക്‌ —naaNippikke ൧൧. 
make a person shame; ആ സംഭവം 
എല്ലാവരെയും 
നാണിപ്പിക്കുന്നു 

നാണ്യം —naaNyaM മ), coin; 


രാജ്യത്ത്‌ നാണ്യം കുറഞ്ഞു 
നാണ്യവിള naaNyavila (nn,comp), 
cash crop; നാണ്യവിളകളുടെ 
ഉല്‍പ്പാദനം വര്‍ദ്ധിച്ചു 
നാതിദൂര naatiduura (adj), not very 
distant; നാതിദൂരമായ 
ഭാവിയില്‍ അങ്ങിനെയൊരു 
മാറ്റം സംഭവിക്കാം 


നാത്തൂന്‍ naattuun (nn), sister-in-law; 


നാത്തൂന്‍മാര്‍ തമ്മില്‍ 
വഴക്കിട്ടു 
നാഥന്‍ ഡ്മ (nn), ടി 
കൃഷ്ണന്‍ പശുക്കളുടെ 
നാഥനാണ്‌ 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





നാഥന്‍ ഗസ (൪), _ husband; 
കൃഷ്ണന്‍ രാധയുടെ 
നാഥനാണ്‌ 

നാഥന്‍ =—naathan = (nn), 10; 
നാഥനില്ലാത്ത കളരി 

നാദം naadaM (nn), sound; ആ 
നാദം എനിക്ക്‌ ആനന്ദം 
നല്കി 

നാദം സമാല്‌ (൬), ടര്‍; 
കുയിലിന്റെ നാദം കേട്ടു 
നാദബ്രഹ്മം naadabRamaM 
(nn,comp), pranavam; 


നാദബ്രഹ്മത്തിന്‍ സാഗരത്തില്‍ 
അവര്‍ മുങ്ങി 
നാദസ്വരം nadasvaraM (nn), musical 


instrument; നാദസ്വര കച്ചേരി 
എനിക്കിഷ്ടമാണ്‌ 

നാനാത്വം ദധി ദ), 
diversity; നാനത്വത്തില്‍ 
ഏകത്വം 


നാനാര്‍ഥം naanaaRthaM (nn,comp), 
different meanings for same word; 
നാനാര്‍ഥങ്ങളും പര്യായങ്ങളും 
ഭാഷയുടെ പ്രത്യേകതയാണ്‌ 


നാനാവര്‍ണ്ണ naanaavaRNNa (adj), 


many coloured; 
നാനാവര്‍ണ്ണത്തിലുള്ള പൂക്കള്‍ 
ഇവിടെയുണ്ട്‌ 

നാനാവിധം naanaavidhaM 
(nn,comp), __ disorder; ആ 
വസ്തുക്കള്‍ കൂട്ടി 
നാനാവിധമാക്കി 


നാന്ദി naandi (nn), introductory and 
benedictary address in a classical dance; 
നാന്ദി കഴിഞ്ഞു 


നാമ്പ്‌ ദ്ഷനിട (൪8), shoot; 
ചെടിയുടെ നാമ്പുകള്‍ 
പുറത്തേക്കു വന്നു 
നാന്മുഖന്‍ naanmukhan (2), 
ന്മ; നാന്മുഖനാണ്‌ സൃഷ്ടി 
കര്‍ത്താവ്‌ 

നാഭി സല്ലി മല, നമി; 


നാഭിയില്‍ ജലകണം പതിച്ചു 


നാമം naamaM (nn), denomination; 


ദൈവത്തിന്‍റെ നാമം വൃഥാ 
പ്രയോഗിക്കരുത്‌. 
നാമകരണം naamakaraNaM (nn), 
naming ceremony; അയാള്‍ 
കുട്ടിയ്ക്ക്‌ നാമകരണം 
ചെയ്തു 

നാമകീര്‍ത്തനം — naamakiiRttanaM 


(nn,comp), continuous repetition of god's 
name; അവള്‍ നാമകീര്‍ത്തനം 


ചെയ്തു 
നാമനിര്‍ദ്ദേശം naamaniRddeeSaM 
(nn,comp), nomination; പ്രസിഡണ്ട്‌ 


സ്ഥാനത്തേക്ക്‌ അയാളെ 
നാമനിര്‍ദ്ദേശം ചെയ്തു 
നാമനിര്‍ദ്ദേശപ്ത്രിക 
naamaniRddeeSapatRika (nn,comp), 
nomination _ paper; അയാള്‍ 
നാമനിര്‍ദ്ദേശപത്രിക 
സമര്‍പ്പിച്ചു 

നായ = naaya (nn), dog; നായ 
കടിക്കും സൂക്ഷിക്കുക 
നായകന്‍ naayakan (nn), leader; 


നായകന്‍ ജനങ്ങളെ നയിച്ചു 
നായര്‍ naayaR (nn), caste of Hindus 
in Kerala; നായര്‍ പടയില്‍ 
ജയിച്ചു 





301 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





നായാടി naayaaTi (nn), hunter; 
അയാള്‍ ഒരു നായാടിയാണ്‌ 


നായാട്‌ —naayaaTa 
അയാള്‍ നായാടുന്നു 
നാരകം naarkaM (nn), lemon tree; 
നാരകത്തില്‍ നാരങ്ങകാച്ചു 
കിടക്കുന്നു 

നാരദന്‍ സ്ഥ (nn), Narada; 
നാരദന്‍ വീണ വായിക്കുന്നു 
നാരായണക്കിളി _naarayaNakkiLi 
(nn,comp), small bird; 
നാരായണക്കിളി കൂടുവച്ചു 
നാരായം naaraayaM (nn), sharp 


piece of iron used for writing in palm 
leaf; നാരായംകൊണ്ട്‌ 


ഓലയില്‍ എഴുതി 
നാരായണന്‍ 


vishnu; 
സ്തുതിക്കൂ 
നാരായണീയം —_—naaraayaNiiyaM 
(nn), famous sanskrit poem written in 
palm leaf; ഭട്ടതിരി 
നാരായണീയം രചിച്ചു 
നാരായവേര്‌ 
(nn,comp), tap root; 
പടര്‍ന്നു 

നാരി naari (nn), woman; അവള്‍ 
ഉത്തമയായ നാരിയാണ്‌ 


നാര്‌ naara (nn), fibre, തെങ്ങിന്‍റെ 
നാര്‌ 


നാലമ്പലം naalambalaM (nn), 


surrounding temples of the main temple; 
നാലമ്പലത്തിലൂടെ ഞങ്ങള്‍ 


നടന്നു 


(vt), hunt; 


naaraayaNan (nn), 
നാരായണനെ 


naaraayaveera 
നാരായവേര്‌ 


നാലുകെട്ട്‌ naalukeTT (nn,comp), 
quadrangular building with inner 
coutryard; അവര്‍ 
നാലുകെട്ടിലൂടെ നടന്നു 


നാലുദിക്ക്‌ naaludikka (nn,comp), 
four directions, നാലുദിക്കിലും 
അയാള്‍ അന്വേഷിച്ചു 


നാലുപാടും naalupaaTuM 
(nn,comp), all the _ four sides; 
നാലുപാടും അവര്‍ തിരിഞ്ഞു 
നാല്‌ naala (nn), four; നാലു 
പേര്‍ അറിഞ്ഞാല്‍ മോശമല്ലേ 


നാല്‍ക്കവല naalkkavala (nn,comp), 
cross road where four roads meet; 
ഞങ്ങള്‍ നാല്‍ക്കവലയില്‍ 
വച്ച്‌ കണ്ടുമുട്ടി 

നാല്‍പാമരം naalpaamaraM 
(nn,comp), four milk producing trees 
whose barks are used in medicine; the 
four trees are atti, iti, arayal and peeral; 
നാല്‍പാമരത്തിന്‍റെ തൊലി 


ഒഷധമാണ്‌ 





നാല്‍പ്പത്‌ naalppata (nn), forty; 
പരിപാടിയില്‍ നാല്‍പതു 
കുട്ടികള്‍ പങ്കെടുത്തു 


നാവിക naavika (adj, pfx), naval; 


നാവിക രംഗത്ത്‌ ഇന്ത്യ 
വിജയിച്ചു 
നാവികന്‍ —naavikan (nn), sailor; 


നാവികന്‍ കപ്പല്‍ ഓടിക്കുന്നു 
നാവികസൈന്യം  naavikasainyaM 


(nn,comp), navy; നാവിക 
സൈന്യം ശ്ര്രുരാജ്യത്തെ 
ആക്രമിച്ചു 


302 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





നാവെടുക്ക്‌ naaveTukka (comp vb), 
tak, അയാള്‌ നാവെടുത്താല്‍ 
നുണയേ പറയൂ 


നാവ്‌ അര (nn), tongue; നാവ്‌ 
രുചിയറിയാന്‍ മാത്രമുള്ളതല്ല 
നാശം സ്ഥ (nn), _—_ disaster; 
നാശത്തിന്‍റെ വഴിയിലൂടെ 
അവര്‍ നടന്നു 

നാശകാരണം naaSakaaraNaM 
(nn,comp), cause of — destruction; 
അവന്റെ നാശകാരണം 


എന്തെന്ന്‌ അറിവായിട്ടില്ല 


നാശകാരി സമാട്ല്ക്ഥ്‌ (,ഠജ), 
destroyer; അവള്‍ ഒരു 
നാശകാരിയാണ്‌ 


നാശമാക്ക്‌ naaSamaakke (comp vb), 


perish; അയാള്‍ എല്ലാം 
നാശമാക്കി 

നാശരഹിത സാലി (24), 
indestructible, നാശരഹിതമായ 
ഒന്നും ലോകത്തില്ല 

നാസ നട (77൧20), 205 
നാസാരന്ധ്രങ്ങളിലൂടെ വായു 


പുറത്തേക്കു വിടുന്നു 
നാസാഗ്രം naasaagRaM (0), 


tip of the nose; നാസാഗ്രത്തില്‍ 
അയാള്‍ തൊട്ടു 

നാസാദ്വാരം naasaadvaaRaM 
(nn,comp), nasal passage; 
നാസാദ്വാരം അടച്ചു 
പിടിക്കുക 

നാസാരന്ധ്രം _nasaarandhRaM (nn), 
nostril; നാസാരന്ധ്രത്തിലൂടെ 


ശ്വാസം അകത്തേക്കു വലിച്ചു 


നാസിക 
അവളുടെ 
മനോഹരമായിരുന്നു 
നാസികാചൂര്‍ണ്ണം 
naasikaacuuRNNaM (nn,comp), snuff, 
നാസികാചൂര്‍ണ്ണം അയാള്‍ 
മൂക്കിലെടുത്തു 

നാസ്തി naasti (adv), state of being 
nothing; അവന്‍ വിഷാദം 
കാരണം നാസ്തിക 
വാദിയായി 


നാസ്തികത്വം naastikatvaM (nn), 
atheism; നാസ്തികത്വം 
ഭാരതത്തിലുണ്ടായിരുന്നു 
നാളം naLaM (nn), 
നാളത്തിലൂടെ 
പുറത്തേക്കു വന്നു 
നാളി മലി അജ, 
നാളിയിലൂടെ 
പുറത്തെത്തിച്ചു 
നാളികേരം —naaLikeeraM (nn), 
coconut; നാളികേരം 
കേരളത്തില്‍ സുലഭമാണ്‌ 


നാളെ മാലി (adv), 
ഭാഗ്യക്കുറി 
നറുക്കെടുക്കപ്പെടുന്നു 
നാള്‍കഴിക്ക്‌ —naaLkaZikka (comp 
vb), live, അവള്‍ അങ്ങനെ 
നാള്‍കഴിക്കുന്നു 

നാള്‍കഴിക്ക്‌ 
vb), gain a 
കഴിക്കാന്‍ 
കൂലിപ്പണി ചെയ്തു 


naasika (nn), നാടു 


നാസിക 


tube; ആ 
വാതകം 


tube; 
ജലം 


tomorrow; 
നാളെ 


naaLkaZikka (comp 
livelihood; നാള്‍ 
വേണ്ടി 





303 


MALAYALAM - ENGLISH DICTIONARY 


നാള്‍ക്കുനാള്‍ naaLkkunaal, (adv), 
day by day; നാള്‍ക്കുനാള്‍ 
അയാള്‍ ശോഷിച്ചുവന്നു 
നാള്‍തോറും naaLtooRuM (adv), 
daily; നാള്‍തോറും അവര്‍ 
വന്നു കൊണ്ടിരിക്കും 


നാള്‍വഴി —naaLvaZi —_(nn,comp), 
ledger; ഗുമസ്തന്‍ 
നാള്‍വഴിയില്‍ എഴുതി 

നാള്‍ 
നാളും 
കഴിച്ചുകൂട്ടുന്നു 

നാള്‍ naal (nn), star; അശ്വതി 
ആദ്യത്തെ നാള്‍ ആണ്‌ 

നാഴി naaZi (nn), measure in Kerala; 
നാഴികൊണ്ട്‌ അമ്മ അളന്നു 


നാഴിക നിര (nn), measure of 
time; ഓരോ നാഴികയും 
അവള്‍ തള്ളിനീക്കി 


നാഴിക 


distance; 
കഴിഞ്ഞു 


നാഴികക്കല്ല്‌ 
(nn,comp), milestone; അത്‌ ഒരു 
നാഴികകല്ലായി തീര്‍ന്നു 


നാഴികമണി —naaZikamaNi (nn), 
clock; നാഴികമണി ആറടിച്ചു 


നാഴികവട്ടം naaZikaveeTTaM 
(nn,comp), old type. of the clock; 
നാഴിക വട്ടത്തില്‍ സമയം 


കണ്ടു 
നാറുന്ന 
നാറുന്ന 
നടന്നു 


ഓരോ 
അങ്ങനെ 


naaL (nn), day; 


naaZika (nn), measure of 
ഒരു നാഴിക നടന്നു 


naaZikakalla 





naaRunna (24), stinking; 
മത്സ്യച്ചന്തയിലൂടെ 


Compiled & Edited by Dr.V. Saratchandran Nair 





304 





നാറ്‌ 
ഇവിടെ 
നാറുന്നു 
നാറ്റം naaRRaM (nn), bad smell; 
ഇവിടെ എന്തോ നാറ്റമുണ്ട്‌ 


നാറ്റ്‌ naaRRe (vt), cause to smell; 


naaR@ (vi), emit bad small; 
എന്തോ ചീഞ്ഞ്‌ 


സ്വന്തം അഴുക്കുകള്‍ 
മറ്റുള്ളവരെ നാറ്റുന്നു 

നികത്ത്‌ —nikatta ൮), 81 
സര്‍ക്കാര്‍ ഒഴിഞ്ഞ 


തസ്തികകള്‍ നികത്തുന്നു 


നികത്ത്‌ nikatta (v1), level; അവന്‍ 
പറമ്പിലെ കുഴി നികത്തി 
നികുതി പിഡി (nn), tax; അയാള്‍ 
സ്ഥലത്തിന്‍റെ നികുതി അടച്ചു 


നികുതിദായകൻ —_nikutidaayakan 
(nn,comp), മനമ; അയാള്‍ 
നികുതിദായകനാണ്‌ 


നികൃഷ്ട niKRSTa (adj), wretched; 
നികൃഷ്ടമായ ഒരു മനസ്സാണ്‌ 
അയാളുടേത്‌ 


നികൃഷ്ടത സിമ അ), 
wickedness; അയാളുടെ 
നികൃഷ്ടത എല്ലാവരേയും 
വെറുപ്പിച്ചു 


നികേതം nikeetaM (nn), dwelling; 
അയാള്‍ ആ നികേതത്തില്‍ 
വന്നു 

നികോചനം —nikoocanaM (nn), 
contraction; ശ്വാസകോശത്തിന്‌ 
നികോചനവും 
വികസനവുമുണ്ട്‌ 

നിക്കല്‍ പഫിചി (nn), __ nickel; 
നിക്കല്‍ ഒരു ലോഹമാണ്‌ 





MALAYALAM ~ ENGLISH DICTIONARY 





നിക്ഷിപ്ത nikSipta (adj), deposited; 
നിക്ഷിപ്ത തുക അയാള്‍ 
പിന്‍വലിച്ചു 


നിക്ഷേപം nikSeepaM (nn), deposit; 


ബാങ്കിലിട്ട നിക്ഷേപം 
മരവിപ്പിച്ചു 

നിക്ഷേപിക്ക്‌  nikKScepikka (1), 
deposit; അയാള്‍ ബാങ്കില്‍ 


പണം നിക്ഷേപിക്കുന്നു 
നിഖിലം nikhilaM (adv), all entirely; 
നിഖിലവും ഭരിക്കുന്ന 
ജഗന്നിയന്താവ്‌ ജയിക്കുന്നു 
നിഗമം nigamaM (nn), path; ഈ 
നിഗമത്തിലൂടെ വരൂ 


നിഗളിക്ക്‌ nigaLikka (vi), be proud; 
അയാള്‍ സ്വന്തം നേട്ടത്തില്‍ 
നിഗളിക്കുന്നു 

നിഗൂ്ദം niguuDhaM (adj), hidden; 
Magusarw ഒരു 
ബന്ധമായിരുന്നു അത്‌ 
നിഗൂഡ്ദാര്‍ഥം പ്ലീഡര്‍ 
(nn,comp), hidden meaning; 
നിഗൂദ്ദാര്‍ഥം അയാള്‍ക്കു 
മനസ്സിലായില്ല 

നിഗൂഹനം —niguuhanaM (nn), 
keeping secrecy; ലോകത്ത്‌ സത്യം 
നിഗൂഹനം ചെയ്തിരിക്കുന്നു 
നിഗ്രഹം nigRahaM (nn), 
subjugation; ഇന്ദ്രിയങ്ങളെ 
നിഗ്രഹം ചെയ്തവന്‍ ഉടഷി 
നിഘണ്ടു ല്ല്ച്‌സസ (nn), dictionary; 
അവന്‍ നിഘണ്ടുവില്‍ 
വാക്കിന്‍റെ അര്‍ഥം നോക്കി 


Compiled & Edited by Dr.V. Saratchandran Nair 


നിങ്ങള്‍ 0൦001. (pron, hon), you; 
നിങ്ങള്‍ ആരെ അന്വേഷിച്ചു 
വന്നു 


നിജ 


nija (adj, pfx), sure; 
നിജകാര്യങ്ങളേ അവന്‍ 
പറയാറുള്ളൂ 
നിടിലം niTilaM (nn), forehead; 
കുട്ടിയുടെ നിടിലത്തില്‍ 
എന്തോ ഇരിക്കുന്നു 
നിണം പീ്ചിഴ ൧), 1003; 
യുദ്ധത്തില്‍ നിണം ഏറെ 
ചൊരിഞ്ഞു 


നിതംബം nitaMbaM (nn), buttock; 
ഇരുന്നിരുന്ന്‌ നിതംബത്തില്‍ 
വല്ലാത്ത വേദന ഉണ്ടാകുന്നു 


നിയന്താവ്‌ niyantaava (nn), ruler; 


ജഗനിയന്താവ്‌ എല്ലാം 
കാക്കുന്നു 
നിതാന്ത —nitaanta (adj), utmost; 


നിതാന്ത ശ്രദ്ധയോടെ അയാള്‍ 
അതു ചെയ്തു 


നിത്യമായ nityamaaya (adj, pfx), 


eternal; നിത്യമായ ഒന്നും 
ലോകത്തില്ല 

നിത്യം പല്ലി (adv), ല്ല 
നിത്യവും പകലുറക്കം 
നല്ലതല്ല 

നിത്യകര്‍മ്മം nityakaRmmaM 
(comp n), daily duty; 
നിത്യകർമ്മങ്ങൾ അവര്‍ 
കൃത്യമായി ചെയ്തു 
നിത്യച്ചെലവ്‌ nityacelava 
(nn,comp), daily duty; 





305 


MALAYALAM - ENGLISH DICTIONARY 
നിത്യച്ചെലവിനു പോലും 
പണം ഇല്ല 

നിത്യത്തൊഴില്‍ nityattoZil 
(nn,comp), daily occupation; 


നിത്യത്തൊഴില്‍ അഭ്യാസം 
നിത്യവൃത്തി nityavReti (nn,comp), 
daily living; 
നിത്യവൃത്തിക്കുവേണ്ടി 
അയാള്‍ കഷ്ടപ്പെടുന്നു 
നിത്യേന nityeena (adj), everyday; 
നിത്യേനയുള്ള കാര്യങ്ങളെല്ലാം 
ചെയ്യണം 
നിദര്‍ശനം (nn), 
showing an example; 
സ്‌നേഹത്തിന്‍റെ നിദര്‍ശനമാണ്‌ 
അദ്ദേഹം 

നിദാനം nidaanaM (nn), fundamental 
എന്താണ്‌ അതിന്റെ 


nidaRSanaM 


cause; 
നിദാനം? 
നിദാനമാക്‌ nidaanamaake (vi), be 
the cause; അതിനു നിദാനമായ 
കാര്യം > എന്തെന്ന്‌ 
വ്യക്തമായില്ല 

നിദ്ര nidRa (nn), sleep; നിദ്രയില്‍ 
നീ കണ്ട സ്വപ്നമെന്തോ 
നിധനം nidhanaM (nn), destruction; 


അതിന്റെ നിധനമാണ്‌ 
അവിടെ നടന്നത്‌ 

നിധാനം nidhaanaM (nn), treasure 
house; സ്‌നേഹത്തിന്റെ 
നിധാനമാണവള്‍ 

നിധി പി മല), അഴ; 
അയാള്‍ക്ക്‌ നിധി കിട്ടി 
നിധിനിക്ഷേപം —nidhinikSeepaM 


(nn,comp), weasure kept under earth; 


Compiled & Edited by Dr.V. 





306 





tchandran Nair 


ഗ്രാമത്തില്‍ 
നിധിനിക്ഷേപം ഉണ്ട്‌ 


നിനപ്പ്‌ നല (nn), remembering; 


ഒരു 


അവളുടെ നിനപ്പില്‍ ഞാന്‍ 
എപ്പോഴുമുണ്ട്‌ 

നിനയ്ക്ക്‌ പ്യിിര (vi), think; 
അവള്‍ എപ്പോഴും 


അയാളെപ്പറ്റി നിനയ്ക്കുന്നു 
നിന്ദ ninda ദ), -—_abuse; 
അര്‍ജ്ജുനന്‍ കര്‍ണ്ണനു നേരെ 
നിന്ദ ചൊരിഞ്ഞു 

നിന്ദിക്ക്‌ സ്ഭ (vt), dishonour; 
രാജന്‍ രവിയെ നിന്ദിക്കുന്നു 
നിന്ദിതം ninditaM (adj), 
dishonourable; വളരെ 
നിന്ദിതമായ ഒരു കാര്യമാണ്‌ 
ചെയ്തത്‌ 

നിന്ന്‌ സന്ന (in), സന; വീട്ടില്‍ 
നിന്ന്‌ രാവിലെ പുറപ്പെട്ടു 
നിപതിക്ക്‌ nipatikka (vi), fall down; 
ആ കെട്ടിടങ്ങള്‍ ഭൂമിയില്‍ 
നിപതിക്കുന്നത്‌ നേരില്‍ കണ്ടു 
നിപാതം nipaataM (nn), ruin; 
കെട്ടിടങ്ങളുടെ നിപാതം കണ്ടു 
കൊണ്ടിരിക്കുകയായിരുന്നു 


നിപുണത nipuNata (nn), dexterity; 


അയാളുടെ നിപുണത 
ശ്രദ്ധിക്കപ്പെട്ടു 

നിബദ്ധം nibaddhaM (adj), tied up; 
നിബദ്ധമായ ശരീരത്തോടെ 


അയാള്‍ പ്രത്യക്ഷപ്പെട്ട 
നിബന്ധനം സിലി (൫), 
composition of literary work; അയാള്‍ 
ഒരു നിബന്ധനം എഴുതി 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





നിബിഡ —nibiDa (44), dense; 
ജനനിബിഡമായ ഒരു 
പ്രദേശമാണിത്‌ 

നിമഗ്ന സ്ന (adj), immersed; 
ധ്യാന നിമഗനനായ മുനി കണ്ണു 
തുറന്നില്ല 

നിമജ്ജനം nimajjanaM (൫), 
immersion _ bath; ഗംഗയില്‍ 
അയാള്‍ നിമജ്ജനം ചെയ്തു 
നിമന്ത്രണം —nimantRaNaM_— (nn), 
invitation; അയാള്‍ 
എല്ലാവരെയും നിമന്ത്രണം 
ചെയ്തു 


നിമിത്തം nimittaM (nn), mark; ആ 
സംഭവം ഒരു 
നിമിത്തമായിരുന്നു 
നിമിത്തം _nimittaM 
നല്ല നിമിത്തം 
പുറപ്പെട്ടു 
നിമിഷം സ്പ (nn), moment; 
ഓരോ നിമിഷവും 
യുഗങ്ങളായി തോന്നി 

നിമീലനം nimiilanaM (nn), winking 
of the eye; നക്ഷത്രങ്ങള്‍ 
നിമീലനം ചെയ്തു 

നിമേഷകം —nimee$akaM (8), 
winking of the eye; ദേവന്‍മാര്‍ 
നിമേഷകം ചെയ്യാത്തവരാണ്‌ 


(nn), motive; 
നോക്കി 


നിമ്ന = nimna (24), 1090 
നിമ്നമായ പ്രദേശങ്ങള്‍ 
കണ്ടു 

നിമ്നത nimnata (nn), depth; ആ 
പ്രദേശത്തിന്‍റെ നിമ്നത 


കണക്കാക്കി പാലങ്ങള്‍ കെട്ടി 


നിയത —niyata (94), 2൪; 
നിയതമായ ചില ചട്ടങ്ങള്‍ 
പാലിക്കപ്പെടുന്നു 

നിയതി സി 0൧), ജഃ; 
നിയതിയുടെ നിയമങ്ങള്‍ 
ആരറിവൂ! 

നിയന്ത്രണം —niyavtRaNaM_— (nn), 
control; രാജ്യത്തിന്‍റെ 
നിയന്ത്രണം അവര്‍ 
ഏറ്റെടുത്തു 

നിയന്ത്രിക്ക്‌ സൃ്ഡിര 0൧. 
supervise; കപ്പിത്താന്‍ കപ്പല്‍ 
നിയന്ത്രിക്കുന്നു 

നിയമം niyamaM (nn), — law; 
എനിക്ക്‌ നിയമങ്ങളൊന്നും 
അറിയില്ല, 

നിയമനം niyamaM (nn), 
appointment; രവിയുടെ 


നിയമനം റദ്ദാക്കി 


നിയമിക്ക്‌ niyamikka (vt), appoint; 
രവിയെ അവിടെ പുതുതായി 
നിയമിച്ചു 

നിയമോപദേശം 
niyamoopadeeSaM (nn), legal advice; 
രവി നിയമോപദേശം തേടി 
നിയാമക niyaamaka (vt), guiding; 
അതിനു നിയാമകമായ കാര്യം 
വ്യക്തമായില്ല 
നിയുക്ത സിഡി 
authorised; നിയുക്ത 
മന്ത്രി സ്ഥാനമേറ്റു 
നിയോഗം niyoogaM (adj), mission; 
ജീവിതം ഒരു നിയോഗമാണ്‌ 


(nn,comp), 
പ്രധാന 





307 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





നിയോഗിക്ക്‌ —niyoogikka (൮, 
engage; രവിയെ ആ ജോലിക്ക്‌ 
നിയോഗിച്ചു 

നിര സ്യ (nn), range; ഒരു 
നിരയില്‍ എത്ര 
പേരുണ്ടായിരിക്കും? 

നിര ദ്യ (nn), row; അവിടെ 
പർവ്വതനിരകൾ കാണാം 
നിരക്കെ ലിഖ (nn), in a row; 
കുട്ടികള്‍ നിരക്കെ 
അണിനിരന്നു 

നിരക്ക്‌ സ്ഖാര സ). ജഃ; 


ഇവിടുത്തെ ജനസംഖ്യാനിരക്ക്‌ 
എത്രയാണ്‌ 

നിരക്ക്‌ nirakka (adv), rate; 
നിരക്കില്‍ 
വാങ്ങണം 
നിരക്ക്‌ വ്ലീര (vi), stand in a row; 
കുട്ടികള്‍ നിരന്നു വരിയായി 
നിരക്ഷര nirakSara (nn), illiterate; 
നിരക്ഷരരായ ജനങ്ങള്‍ നാട്ടില്‍ 
ഏറെയുണ്ട്‌ 

നിരക്ഷരകുക്ഷി nirkSarakukSi (vi), 
illiterate person; അയാള്‍ ഒരു 
നിരക്ഷരകുക്ഷിയാണ്‌ 
നിരങ്കുശത്വം niraykuSatvaM (adj), 
freeness; നിരങ്കുശത്വം 
കവികള്‍ക്ക്‌ അത്യാവശ്യമാണ്‌ 
നിരങ്ങല്‍ 


ഈ 
സാധനങ്ങള്‍ 


niragnal (nn), crawling: 


കുട്ടികളുടെ പാര്‍ക്കില്‍ 
നിരങ്ങല്‍ കളിയില്‍ 
ഏര്‍പ്പെട്ടിരിക്കുന്നു 

നിരങ്ങ്‌ —niragna (nn), crawl; 


കുട്ടികള്‍ നിരങ്ങുന്ന 





നിരഞ്ജന niraj~na (nn), innocent; 
നിരഞ്ജനമായ ഒരു 
സൌഹൃദം ഞാന്‍ 
ഇഷ്ടപ്പെട്ടിരുന്നു 

നിരതദ്രവ്യം niratadRavyaM (vi), 
security deposit; അയാള്‍ 
നിരതദ്രവ്യം കെട്ടിവച്ചില്ല 
നിരത്ത്‌ പ്ഷര (44), അജി; 
നിരത്തില്‍ ടാറിടുന്നു 

നിരത്ത്‌ ഡ്ഷഭ (nn,comp), level; 
ജോലിക്കാര്‍ റോഡ്‌ 
നിരത്തുന്നു 

നിരന്തരമായ nirantaramaaya (adj), 
continuous; നിരന്തരമായ 
അഭ്യര്‍ത്ഥനയ്ക്ക്‌ 
ഫലമുണ്ടായി 

നിരപരാധം niraparaadhaM (nn), 


innocence; അവന്‍റെ നിരപരാധം 
ആരും മനസ്സിലാക്കിയില്ല 


നിരപരാധി പ്ജയാ്സ്‌ (2), 
innocent person; എത്രയെത്ര 
നിരപരാധികള്‍ 
ശിക്ഷിക്കപ്പെടുന്നു 
നിരപേക്ഷ പ്യാര്‍ (അ), 


indifferent; നിരപേക്ഷമായ ഒരു 
ബന്ധമായിരുന്നു അത്‌ 
നിരപ്പാക്ക്‌ nirappaakko (v1), level; 
അവര്‍ റോഡ്‌ നിരപ്പാക്കി 
നിര, nirapp2 (22), __level; 
റോഡിന്‍റെ നിരപ്പ്‌ ശരിയല്ല 
നിരര്‍ഥക niraRthaka (൭4, 
meaningless; നിരര്‍ഥകമായ കുറെ 
കാര്യങ്ങള്‍ അയാള്‍ ചെയ്തു 





308 


MALAYALAM ~ ENGLISH DICTIONARY 


നിരവലംബ —niravalaMba ൮). 
helpless; നിരവലംബമായ ഒരു 
അവസ്ഥയിലാണ്‌ അയാളിന്ന്‌ 


നിരസിക്ക്‌ nirasikke (adj), refuse; 


അയാള്‍ ചോദിച്ചപ്പോള്‍ 
എനിക്കു നിരസിക്കുവാന്‍ 
കഴിഞ്ഞില്ല 

നിരാകരിക്ക്‌ —niraakarikka (vt), 
reject; അവള്‍ അതെല്ലാം 
നിരാകരിച്ചു 


നിരാധാര niraadhaara (adj), baseless: 


നിരാധാരമായ ഒരു കാര്യം 
അദ്ദേഹം പറഞ്ഞു 

നിരാമയ _niraamaya (adj), having no 
worries or distress; നിരാമയ 
മനസ്സ്‌ ശാന്തമായിരിക്കും 


നിരാലംബ —niraalaMba (44, 
supportless; നിരാലംബമായ 
അവസ്ഥയാണ്‌ അവളുടേത്‌ 


നിരാശ വഡ്മം (5), despair; 
അയാള്‍ നിരാശയില്‍പ്പെട്ടു 
ജീവിക്കുന്നു 

നിരാശ്രയ niraaSRaya (9, 
supportless; നിരാശ്രയമായ ഈ 
അവസ്ഥ വേദനാകരമാണ്‌ 
നിരാഹാരം —niiraahaaraM — (nn), 
fasting, അയാള്‍ നിരാഹാരം 
കിടന്നു 

നിരീക്ഷണം —niriik$aNaM (nn), 
observation, അവള്‍ എല്ലാം 
നിരീക്ഷണം നടത്തി 


നിരീക്ഷിക്ക്‌ 


invigilate; 


niriikSikko (൧. 
അവള്‍ കുട്ടികള്‍ 








309 








‘ompiled & Edited by tchandran Nair 
പരീക്ഷ എഴുതുന്നതു 
നിരീക്ഷിക്കുന്നു 
നിരീശ്വര സ്ഥിടഷ്ഷേ (aj), atheist; 


നിരീശ്വരമായ ഒരു സിദ്ധാന്തം 
അയാള്‍ അവതരിപ്പിച്ചു 


നിരീശ്വരവാദം _niriiSvaravaadaM 
(nn,comp), atheism; നിരീശ്വരവാദം 
ഇന്ത്യയിലുണ്ടായിരുന്നു 
നിരീശ്വരവാദി _niriiSvaravaadi 
(nn), ട്ട അയാള്‍ ഒരു 
നിരീശ്വരവാദിയാണ്‌ 
നിരുക്തം 
etymology; 
പഠിച്ചു 
നിരുത്തരവാദം 
(nn), irresponsibility; 
നിരുത്തരവാദം 
ചെയ്യപ്പെട്ടു 
നിരുത്സാഹം —nirutsaahaM (nn), 
lazyness; നിരുത്സാഹം കൊണ്ട്‌ 
കുട്ടി പരീക്ഷയില്‍ തോറ്റു 


niruktaM — (n,comp), 
അയാള്‍ നിരുക്തം 


niruttaravaadaM 
അയാളുടെ 
ചോദ്യം 


നിരുദ്ധകണ്ഠമായ 
niruddhkaNTamaaya (nn,comp), 
suffocated throat; 


നിരുദ്ധകണ്ഠമായ അവസ്ഥ 
നിരുപദ്രവ nirupadRava (adj), free 
from danger/harm; നിരുപദ്രവമായ 
ഒരു കളിയാണത്‌ 

നിരുപമ 
comparable; 
സൌന്ദര്യം 
അവള്‍ക്കുണ്ടായിരുന്നു 
നിരുപയോഗ —nirupyooga (adj), 
useless; നിരുപയോഗമായ 
സാധനങ്ങള്‍ വാരിക്കൂട്ടി 


nirupama (94), 1 
നിരുപമമായ 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





നിരപരാധിയായ 
niraparaadhiyaaya (24), 
നിരപരാധിയായ 
ശിക്ഷിക്കപ്പെട്ട 2 
നിരുപാധിക nirupaadhika (adj), 
unconditional; നിരുപാധികമായ 
സ്വാതന്ത്ര്യം പൌരന്റെ 
ജന്‍മാവകാശമാണ്‌ 

നിരൂപണം —nirwupaNaM (nn), 
criticism; നിരൂപണം 
ക്രിയാത്മകമായിരിക്കണം 


നിരൂപണം —nirwupaNaM (nn), 
അയാള്‍ നിരൂപണം 


innocent; 
കുട്ടി 


criticism; 
വായിച്ചു 
നിരൂപിക്ക്‌ nirwupikka (v1), think; 
അയാള്‍ ആരെയോ 
നിരൂപിക്കുന്നു 
നിരൂപിക്ക്‌ niruupikka (v1), criticize; 
[തയെ നിരൂപിക്കാന്‍ 
വിഷമമാണ്‌ 


നിരോധം niroodhaM (8), 
obstruction; അവിടെ നിരോധം 
ഏര്‍പ്പെടുത്തി 

നിരോധനാജ്ഞ ——niroodhanaaj~a 
(nn,comp), curfew; നിരോധനാജ്ഞ 
ലംഘിച്ച്‌ ജനം തള്ളിക്കയറി 


നിരോധിക്ക്‌ —niroodhikka (vt), 
prohibit; ഇവിടെ പുകവലി 
നിരോധിച്ചിരിക്കുന്നു 

MOYO nikggatti (nn), poverty; 
MAO കൊണ്ടാണ്‌ 
അയാള്‍ക്ക്‌ ആ ഗതി വന്നത്‌ 


310 


നിര്‍ഗ്ഗമനംചെയ്യെ 
niRggamanaMceyya (൭), exit; 
അയാള്‍ നിര്‍ഗ്ഗമനം ചെയ്തു 
നിര്‍ഗ്ഗുണന്‍ niRgguNan (nn,comp), 
good for nothing fellow; അയാള്‍ 
ഒരു നിര്‍ഗ്ഗുണനാണ്‌ 
നിര്‍ഗുണമായ —niRgguNamaaya 
(adj), without any uality; 
നിര്‍ഗുണമായ ഒരു മരുന്ന്‌ 
നിര്‍ജ്ജീവമായ nRrjjitvamaaya 
(adj), lifeless; നിര്‍ജ്ജീവമായ ഒരു 


മുഖം കാട്ടി അയാള്‍ 
പുറത്തേക്ക്‌ പോയി 
നിര്‍ത്ധരം niRj~raM (nn), nectar; 


അയാള്‍ ഒരു നിര്‍ത്ധരം കണ്ടു, 
കുറച്ചു കൂടി നോക്കി 


നിര്‍ണ്ണയം niRNayaM (nn), definite 


knowledge; നിര്‍ണ്ണയമായും 
അവള്‍ വരും 

നിര്‍ണ്ണയിക്ക്‌ ബ്ര (൧, 
determine; അതിനെ 
നിര്‍ണ്ണയിക്കുന്ന കാര്യമെന്ത്‌ 
നിര്‍ണ്ണായകമായ 
niRNNaayakamaaya (adj), deciding; 
നിര്‍ണ്ണായകമായ 
മണിക്കൂറുകള്‍ കൊണ്ട്‌ 


പലരേയും രക്ഷപ്പെടുത്തി 
നിര്‍ത്ത്‌ niRta (vt), stop one self, 
ജാഥ വരുന്നതുകൊണ്ട്‌ 
വാഹനങ്ങളെല്ലാം നിര്‍ത്തി 
നിര്‍ത്ത്‌ nikua (vy), discontinue; 
അയാള്‍ കഴിഞ്ഞമാസം 
പുകവലി നിര്‍ത്തി 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





നിര്‍ത്ത്‌ —niktta 
എല്ലാവണ്ടികളും 
നിര്‍ത്തുന്നു 
നിര്‍ദ്ധന niRddhana (adj), poor; 
അവള്‍ നിര്‍ദ്ധന 
കുടുംബത്തില്‍ പിറന്നു 
നിര്‍ദ്ദയ niRddaya (adj), pitiless; 
ആരോടും നിര്‍ദ്ദയമായ 
പെരുമാറ്റം പാടില്ല 
നിര്‍ദ്ദയത്വം niRddayatvaM (adj), 
cruelty; അയാളുടെ നിര്‍ദ്ദയത്വം 
എല്ലാവരും വെറുത്തു 
നിര്‍ദ്ദാക്ഷിണ്യം പ്രാ്ഷേര്‍സ്യക് 


(vt), stop; 


ഇവിടെ 


(adj), lack പ ~—_ compassion; 
അയാളുടെ പെരുമാറ്റം 
നിര്‍ദ്ദാക്ഷിണ്യമായിരുന്നു 


നിര്‍ദ്ദിഷ്ട ബ്രസ (nn), directed; 
നിര്‍ദ്ദിഷ്ട സ്ഥലത്ത്‌ അവര്‍ 
എത്തിച്ചേര്‍ന്നു 

നിര്‍ദ്ദേശം niRddeeSaM (nn), order; 
അയാള്‍ നിര്‍ദ്ദേശങ്ങള്‍ 
പാലിച്ചു 

നിര്‍ദ്ദേശിക്ക്‌ niRddeeSekka (vt), 
give direction; അച്ഛന്‍ മകനോട്‌ 
ചിലകാര്യങ്ങള്‍ ചെയ്യാന്‍ 
നിര്‍ദ്ദേശിച്ചു 


നിര്‍ദ്ദോഷ niRddoo$a (adj), faultless; 


ഒരു നിര്‍ദ്ദോഷമായ ഫലിതം 
നിര്‍ദ്ദോഷി niRddooSi (nn), innocent 


person; അവന്‍ ഒരു 
നിര്‍ദ്ദോഷിയാണ്‌ 

നിര്‍ദ്ധനന്‍ niRddhanan (adj), poor 
person; അയാള്‍ ഒരു 
നിര്‍ദ്ധനനാണ്‌ 


നിര്‍ധാരണം niRddhaaraNaM (nn), 


solution; അയാള്‍ അതു 
നിര്‍ധാരണം ചെയ്തു 


നിര്‍ന്നിമേഷം niRnnimee$aM (nn), 


without winking; നിര്‍ന്നിമേഷം 
അവള്‍ കാത്തിരുന്നു 
നിര്‍ബന്ധം —niRbandhaM (8), 


compulsion; കുട്ടികള്‍ എപ്പോഴും 
നിര്‍ബന്ധം പിടിക്കുന്നു 
നിര്‍ബന്ധിക്ക്‌ niRbandhikke (adv), 
compel; അയാളെ അവള്‍ 
നിര്‍ബന്ധിച്ചു 

നിര്‍ബ്ബാധം —niRbbaadhaM (adv). 
uninterruptedly; മൃഗങ്ങള്‍ 
അവിടെ നിര്‍ബ്ബാധം ജീവിച്ചു 
നിര്‍ഭയം niRbhayaM (nn), brave; 
നിര്‍ഭയമായ മനസ്സുമായി 
അവന്‍ ജോലിക്ക്‌ പുറപ്പെട്ടു 
നിര്‍ഭയമായ niRbhayamaya (adj), 


bold; നിര്‍ഭയമായ ആ 
പ്രവൃത്തികള്‍ 
മേലധികാരികളെ 
ചൊടിപ്പിച്ചു 

നിര്‍ഭര niRbhara (adj), excessive; 





നിര്‍ഭരമായ സ്‌നേഹത്തിന്റെ 
പ്രതീകം അമ്മയാണ്‌ 


നിര്‍ഭാഗ്യ niRvhaagya (adj), unluck; 


നിര്‍ഭാഗ്യസന്തതിയായിരുന്നു 
അവന്‍ 
നിര്‍മ്മലമായ niRmmalamaaya 


(adj), flawless; നിര്‍മ്മലമായ ഒരു 
മനസ്സായിരുന്നു അയാളുടേത്‌ 


311 


MALAYALAM ~ ENGLISH DICTIONARY. 


Compiled & Edited by Dr.V. Saratchandran Nair 





നിര്‍മ്മല niRmmala (adj), defectless; 
നിര്‍മ്മമമായ സ്നേഹം ഞാന്‍ 
പ്രതീക്ഷിക്കുന്നു 


നിര്‍മ്മലമാക്‌ —niRmmalamaaka 
(adj), be sinless; അയാള്‍ മനസ്സ്‌ 
നിര്‍മ്മലമാക്കി 


നിര്‍മ്മാണം niRmmaaNaM (adj), 
construction; പുതിയ 
പാലത്തിന്റെ നിര്‍മ്മാണം 
പൂര്‍ത്തിയായി 

നിര്‍മ്മാതാവ്‌ niRmmaataave 
(comp vb), producer; നിര്‍മ്മാതാവ്‌ 
ഒരു പുതിയ ചലച്ചിത്രം 
നിര്‍മ്മിക്കുന്നു 

നിര്‍മ്മാര്‍ജ്ജനം niRmmaaRjjanaM 
(nn), — eradication; അയിത്തം 
കേരളത്തില്‍ നിന്ന്‌ 


നിര്‍മ്മാര്‍ജ്ജനം ചെയ്യപ്പെട്ടു 


നിര്‍മ്മാല്യം niRmmaalyaM (nn), 
anything which is offered to the deity; 
അവള്‍ നിര്‍മ്മാല്യം തൊഴാന്‍ 
പോയി 


നിര്‍മ്മിക്ക്‌ = niRmmikka (൧. 
construct; അവിടെ ഒരു കെട്ടിടം 
നിര്‍മ്മിക്കുന്നു 

നിര്‍മ്മുക്ത niRmmukta (nn), freed; 
നിര്‍മ്മുക്തമായ അവസ്ഥ 
നിര്യാണം niRyaaNaM (nn), death; 
അദ്ദേഹത്തിന്റെ നിര്യാണം 
പെട്ടെന്നായിരുന്നു. 
നിര്യാതനാക്‌ niRyaatanaaka (vi), 
die; അദ്ദേഹം നിര്യാതനായി 
നിര്‍ലക്ഷ്യ niRlak$ya (adj), aimless; 
നിര്‍ലക്ഷ്യമായ ഒരു ജീവിതം 


നിര്‍ലജ്ജം niRlajjaM (44), 
shameless; അയാള്‍ നിര്‍ലജ്ജം 
അങ്ങിനെ പറഞ്ഞു 


നിര്‍വൃതി nikvRui (adj), ecstacy; 
അയാള്‍ നിര്‍വൃതി പൂണ്ടു 
നിര്‍വ്വഹണം niRvvahaNaM (nn), 
accomplishment; 
ഉല്‍ഘാടനയോഗത്തിന്റെ 
നിര്‍വ്വഹണം 
അദ്ദേഹത്തിനായിരുന്നു 


നിര്‍വ്വഹിക്ക്‌ —niRwahikka (൧. 
manage _ perform; പുതിയ 
പാലത്തിന്റെ ഉല്‍ഘാടനം 
മന്ത്രി നിര്‍വ്വഹിച്ചു 
നിര്‍വാച്യമായ _niRwvacyamaaya 
(adj), definable, വികാരങ്ങളുടെ 
നിര്‍വ്വാച്യമായ പ്രവാഹം 
നിര്‍വ്വാണം സ്സ്‌ (അ), 
salvation; ഗൌതമന്‍ നിര്‍വ്വാണം 
പൂകി 

നിര്‍ശ്ശൂന്യ niRSuunya (adj), desolate; 
നിര്‍ശ്ശൂന്യമായ ഒരു 
പ്രദേശമാണിത്‌ 

നില nila (nn), position; തപസ്സു 
ചെയ്യുന്ന പാര്‍വ്വതിയുടെ 
നില കാളിദാസന്‍ വര്‍ണ്ണിച്ചു 
നിലം nilaM (nn), paddy ൧616; 
കൃഷിക്കാരന്‍ നിലം ഉഴുതു 
നിലം niLaM (nn), land; അച്ഛന്‍ 
നിലം മക്കള്‍ക്ക്‌ 
ഭാഗിച്ചുകൊടുത്തു 
നിലം niLaM (nn), 
നിലത്തു വീണു 


കുട്ടി 


floor; 








312 


MALAYALAM ~ ENGLISH DICTIONARY 





നിലംപൊത്ത്‌ nilaMpotta (vi), lie; 
പക്ഷി വെടിയേറ്റ്‌ 
നിലംപൊത്തി 


നിലക്കടല nilakkaTala (nn), ground 
ന്ധ നിലക്കടലയിൽ പ്രോട്ടിന്‍ 


കൂടുതലുണ്ട്‌ 

നില്‍ക്ക്‌ പിര ൨), ടു; 
അയാള്‍ അവിടെ കാവല്‍ 
നിന്നു 


നിലതെറ്റ്‌ nilateRRa (vi), slip off; 
നിലതെറ്റി ആന വീണു 

നിലത്തെഴുത്ത്‌ nilatteZutta_(vi), 
writing in sand; കൂട്ടിയെ 
നിലത്തെഴുത്തിനിരുത്തി 

നിലനിര്‍ത്ത്‌ nilanitkka (comp vb), 
perpetuate; ജീവന്‍ 
നിലനിര്‍ത്തുന്ന മരുന്നു നല്‍കി 
നിലനില്‍ക്ക്‌ nilanilkka (vi), exist; 
അന്നത്തെ കൊച്ചുവീട്‌ ഇന്നും 


നിലനില്‍ക്കുന്നുണ്ട്‌ 
നിലനില്‍പ്പ്‌ പിബി (൧) 
existence; നിലനില്‍പിന്റെ 
പ്രശ്നമാണ്‌ 
എല്ലാമനുഷ്യര്‍ക്കും 
നിലംതല്ലി nilaMtalli ആവ, 
instrument used for leveling the ground; 
നിലംതല്ലി കൊ നിലം 
ഉറപ്പിച്ചു 

നിലംപരിചാക്ക്‌ പീലി 
(൧. level; ആ പഴയ കെട്ടിടം 


നാട്ടുകാര്‍ നിലംപരിചാക്കി 


നിലപാട്‌ പിട ദഅവ), 
position, രവി തന്‍റെ നിലപാട്‌ 
വ്യക്തമാക്കി 


Compiled & Edited by Dr.V. Saratchandran Nair 





313 





നിലയ്ക്ക്‌ —nilykka 
ജനപ്രവാഹം 
നിലച്ചു 


നിലവറ nilavaRa (nn,comp), cellar; 


(vi), cease; 


പെട്ടെന്ന്‌ 


നിലവറയില്‍ ധാന്യം 
സൂക്ഷിച്ചുവച്ചു 
നിലവാരം ബിബി (nn), 


standard; സാഹിത്യകൃതികളുടെ 
നിലവാരം വളരെ താണു 
നിലവിളക്ക്‌ nilaviLakka (nn,comp), 
traditional stand lamp; നിലവിളക്കു 
കൊളുത്തി യോഗം 
ഉല്‍ഘാടനം ചെയ്യപ്പെട്ടു 
നിലവിളി niLaviLi (nn,comp), loud 
cry; അവളുടെ നിലവിളികേട്ട്‌ 
ആളുകള്‍ ഓടിവന്നു 


നിലാവെളിച്ചം nilaaveLiccaM 
(nn,comp), moonlight; 
നിലാവെളിച്ചത്ത്‌ ഞങ്ങള്‍ 
നടന്നു 


നിലാവ്‌ ലിഷ (nn), moonshine; 
ഇത്‌ നല്ല നിലാവുള്ള രാത്രി 
നില്‍ക്കക്കള്ളി nilkkakkaLLi 
(nncomp), place to stick on when 
situation is embarrasing; 
നില്‍ക്കക്കള്ളിയില്ലാതെ 

അയാള്‍ അവിടം വിട്ടു 


നില്‍ക്ക്‌ nilkka (vi), stand; 
മണിക്കൂറിനുള്ളില്‍ 
പൈപ്പിലെ വെള്ളം നില്‍ക്കും 


ഒരു 


നില്‍പ്പ്‌ nilpa (nn,comp), standing; 
അയാളുടെ നില്പ്‌ 
ഗൌരവപൂര്‍ണ്ണമായിരുന്നു 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





നിവര്‌ nivara (vi), 
ഒന്നു നിവരാന്‍ 
കഴിയാത്തവണ്ണം 
ജോലിത്തിരക്കായിരുന്നു 


നിവര്‍ത്തിക്ക്‌ nivaRttikke (vt), be 
fulfilled; അവന്‍ ആഗ്രഹ 
ങ്ങളെല്ലാം നിവര്‍ത്തിച്ചു 


നിവര്‍ത്ത്‌ nivaRtta (vi), straighten; 
കൂട്ടി പുസ്തകം നിവര്‍ത്തി 
നിവര്‍ന്ന്‌ നടക്ക്‌ 


nivaRnnanaTakke (vi), walk proudly; 
അയാള്‍ എപ്പോഴും നിവര്‍ന്നു 
നടക്കുന്നു 


stand erect; 
പോലും 


നിവസിക്ക്‌ nivasikka (vt), live; 
ജനങ്ങള്‍ ഈ പ്രദേശത്ത്‌ 
നിവസിക്കുന്നില്ല 

നിവൃത്തി —nivRiti_ (comp vb), 
certainly; 


നിവൃത്തിയില്ലാത്തതുകൊണ്ട്‌ 


അയാള്‍ ആ ശ്രമം 
ഉപേക്ഷിച്ചു 

നിവൃത്തിക്ക്‌ nivRetikke (vi), fulfil; 
കുട്ടിയുടെ ആഗ്രഹങ്ങള്‍ 


അച്ഛന്‍ നിവൃത്തിച്ചു 
നിവൃത്തിയാക്‌ nivRttiyaake (vi), 
get accomplished; കാര്യങ്ങളെല്ലാം 
നിവൃത്തിയായി 
നിവൃത്തിവരുത്ത്‌ nivRitivaruita 
[ arrive 20 a __ solution; 
കാര്യങ്ങള്‍ക്ക്‌ എന്തെങ്കിലും 
നിവൃത്തി വരുത്തണം 
നിവേദനം 
niveedanaMnalka 


നല്‍ക്‌ 


(vt), give 


memorandum; ജനങ്ങള്‍ മന്ത്രിക്ക്‌ 
നിവേദനം നല്കി 


നിവേദിക്ക്‌ niveedikka (comp vb), 
offer somethin; to deity; 
ഈശ്വരനുമുമ്പില്‍ അവള്‍ 


പൂക്കള്‍ നിവേദിച്ചു 
നിവേദ്യം niveedyaM (nn), offering 


of food to god; നിവേദ്യം 
ദൈവത്തിനര്‍പ്പിച്ചു 

നിവേശം niveeSaM (vt), entrance, 
abode; അവരുടെ 
നിവേശത്തോടെ 


സ്ഥിതിഗതികള്‍ മാറി 


നിവേശിക്ക്‌ niveeSikka (vi), dwell; 
ആര്യന്മാര്‍ അവിടെ 
നിവേശിച്ചു 

നിശ niSa (vb), night, നിശയുടെ 
സംഗീതം കവി കേട്ടു 

നിശങ്കം niSankaM (adj), fearlessly; 
നിശങ്കം മൃഗങ്ങള്‍ അവിടെ 
വിഹരിച്ചു 


നിശബ്ദമായിരിക്ക്‌ 


niSabdamaayirikka (nn), keep quiet; 
എല്ലാവരും 
നിശബ്ദമായിരിക്കാന്‍ 
അധ്യാപകന്‍ പറഞ്ഞു 
നിശാന്തം niSaantaM (adv), end of 
the night; നിശാന്തം വരെ 
നിലാവുണ്ടാകും 

നിശേഷം niSeeSaM —(adv), 
completely; നിശേഷം അച്ചടക്കം 


കുട്ടികള്‍ പാലിച്ചില്ല 





314 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





നിശ്ചയമായി niScayaMaayi (adv), 
definitely; നിശ്ചയമായും 
അവന്‍ വരും 

നിശ്ചയിക്ക്‌ പടം്യദിിര (൮൧. 
determine; അവളെ വിവാഹം 
ചെയ്യാന്‍ അവന്‍ നിശ്ചയിച്ചു 


നിശ്ചലമായ —niScalamaaya (adj), 
motionless; നിശ്ചലമായ 
ഹിമാലയപര്‍വ്വതം 

ഇന്ത്യയുടെ വടക്കന്‍ 
അതിര്‍ത്തിയിലാണ്‌ 

നിശ്ചലത niScalata (nn), 
unshakableness; പര്‍വ്വതത്തിന്‍റെ 


നിശ്ചലത കവി നോക്കിനിന്നു 
നിശ്ചിത niScita (adj), preordained; 
നിശ്ചിത തുക കൊടുത്താല്‍ 
മാത്രമേ അവിടെനിന്നു 
വിടുകയുള്ളൂ 

നിശ്ചേഷ്ടു niScee$Ta ര, 
unconscious; ഒരു നിമിഷം 
നാലുദിക്കുകളിലുള്ള മരങ്ങള്‍ 
നിശ്ചേഷ്ടം നിന്നു 

നിശ്വസനം niSvasanaM (vi), sigh; 
കുട്ടി നിശ്വസനം ചെയ്തു 
നിശ്വസിക്ക്‌ nSvasikka (adj), sigh; 
രവി നിശ്വസിക്കുന്നു 


നിശ്വാസം niSvaasaM (nn), sigh of 


relief, അവളുടെ നിശ്വാസം 
അവര്‍ കേട്ടു 
നിശബ്ദത niSSabdata (vi), silence; 
ഇവിടെ നിശബ്ദത 
പാലിക്കണം 


നിഷാദന്‍ 
നിഷാദന്‍ 
പക്ഷിയെ കൊന്നു. 


നിഷിദ്ധ niSiddha (nn), prohibited; 


niSaadan (nn), hunter; 
അമ്പെയ്ത്‌ 


പുകവലി ഇവിടെ 
നിഷിദ്ധമാണ്‌ 
നിഷേധം ni$eedhaM (nn), denial; 


അവളുടെ നിഷേധം അയാളെ 
കോപാകുലനാക്കി 


നിഷേധി പം (nn), rebel; രവി 
ഒരു നിഷേധി യായിരുന്നു 


നിഷേധിക്ക്‌ niSeedhikka (vt), deny; 


മനുഷ്യന്റെ പ്രാഥമിക 
സൌകര്യങ്ങള്‍ പോലും 


ഇവിടെ നിഷേധിക്കപ്പെടുന്നു 
നിഷ്കപട ni$kapaTa (adj), upright; 
നിഷ്കപടമായ 
സ്‌നേഹമായിരുന്നു 
അവളുടേത്‌ 


നിഷ്കര്‍ഷം 
definitely; 
നിഷ്കര്‍ഷമായി 
ഉണ്ടായിരിക്കണം 


നിഷ്കര്‍ഷിക്ക്‌ ni$kaRSikka (vi), 
ആരും സ്ഥലം വിട്ടു 
പോലീസ്‌ 


ni$kaR$aM_ (൮, 


എല്ലാവരും 
ഇവിടെ 


insist; 
പോകരുതെന്ന്‌ 
നിഷ്കര്‍ഷിച്ചു 


നിഷ്കളങ്കമായ —_ni$kaLakamaya 
(adj), innocent; നിഷ്കളങ്കമായ 
പെരുമാറ്റമായിരുന്നു 
അവന്റേത്‌ 
നിഷ്കാസനം 
ni$kaasanaMceyya 





ചെയ്യ്‌ 


(vt), impeach; 


315 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





രാജാവിനെ അധികാരത്തില്‍ 
നിന്ന്‌ നിഷ്കാസനം ചെയ്തു 


നിഷ്ക്കരുണം niSkaruNaM (adv), 
mercilessly, വേടന്‍ പക്ഷിയെ 
നിഷ്ക്കരുണം വധിച്ചു 


നിഷ്ക്രിയമായ —_ni$kRiiyamaaya 
(adj), inactive; നിഷ്ക്രിയമായ 
ഒരവസ്ഥയിലാണ്‌ ആ 
സ്ഥാപനമിപ്പോള്‍ 


നിഷ്ഠ പനം (nn), strict observance; 
തികഞ്ഞ നിഷ്ഠയിലുള്ള 
ജീവിതമായിരുന്നു 
അയാളുടേത്‌ 


നിഷ്ഠൂരം ni$ThuuraM (nn), cruelty; 
മനുഷ്യന്‍ മൃഗങ്ങളോട്‌ 
നിഷ്ഠൂരം കാട്ടരുത്‌ 
നിഷ്ണാതന്‍ —ni$Naatan (nn), 
dexterious person; അയാള്‍ എല്ലാ 
കലകളിലും 
നിഷ്ണാതനായിരുന്നു 
നിഷ്പക്ഷ ni$pak$a (adj), impartial; 
നിഷ്പക്ഷമായ ഒരഭിപ്രായം 
അയാള്‍ പറഞ്ഞു 
നിഷ്പന്നമായ ni$pannamaaya 
(adj), accomplished; നിഷ്പന്നമായ 
അറിവിന്റെ വെളിച്ചത്തില്‍ 
അയാള്‍ പറഞ്ഞു 


നിഷ്പാദനം ni$paadanaM (nn), 
attainment; അങ്ങിനെ ആ 
വസ്തുവിന്റെ നിഷ്പാദനം 
സാധ്യമാക്കി 





നിഷ്പാദിക്ക്‌ niSpaadikke (vt), top 
achievement or accomplish; 
ഗവേഷണത്തിലൂടെ അയാള്‍ 


ആ പുതിയ വിത്തിനം 
നിഷ്പാദിപ്പിച്ചു 

നിഷ്പ്രയോജന —_—ni$pRayoojana 
(adj), futile; വളരെ 
നിഷ്പ്രയോജനമായ ഒരു 


പ്രവൃത്തിയായിരുന്നു അത്‌ 
നിഷ്ഫല ni$phala (adj), fruitless; 
നിഷ്ഫലമായ പ്രവൃത്തികള്‍ 
കൊണ്ട്‌ ആരും ഒന്നും 
നേടുന്നില്ല 


നിഷ്ഫലമാക്ക്‌ 

(comp vb), make futile; 
പ്രവൃത്തികളെല്ലാം 
നിഷ്ഫലമാക്കി 

നിസാരമായ _nissaaramaaya (adj), 
easy; നിസാരമായ കാര്യമായി 
ഒന്നിനേയും പരിഗണിക്കരുത്‌ 


ni$phalamaakko 
അയാളുടെ 
അവള്‍ 


നിസ്കരിക്ക്‌ —niskarikka ൮൮) 
prostrate; മുഹമ്മദ്‌ 
നിസ്കരിക്കുന്നു 


നിസ്‌കാരം ടിമി (nn), prayer 
of muslims; നിസ്കാരം കഴിഞ്ഞ്‌ 
അഹമ്മദ്‌ യാത്രയായി 


നിസ്തര്‍ക്കം nistaRkKkaM (adv), 
indisputably, അയാള്‍ വരില്ലെന്ന്‌ 


നിസ്തര്‍ക്കം എല്ലാവരും 
സമ്മതിച്ചു 

നിസ്വന്‍ പ്‌െ (nn), pamper; 
അയാള്‍ ഒരു 
നിസ്വനായിരുന്നു 

നിസ്സംഗ nissaMga (adj), detached; 
നിസ്സംഗമായ ഒരു മറുപടി 


അയാള്‍ കൊടുത്തു 





316 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 


നിസ്സംഗതം nissaMgataM (nn), state 
of — detachment; അയാളുടെ 
അവസ്ഥ നിസ്സംഗതമായിരുന്നു 


നിസ്സങ്കോചം nissankoocaM (adv), 
unhesitatingly; നിസ്സങ്കോചം 
അവന്‍ അവിടെ പോയി 
നിസ്സന്ദേഹം nissandeehaM (adv), 
undoubtedly; നിസ്സന്ദേഹം 
അയാള്‍ അവിടെ നിന്നു 


നിസ്സുരിക്ക്‌ പിര (vi), flow out; 
അയാളുടെ ഓപ്പറേഷനുശേഷം 
രക്തം 
നിസ്സരിക്കുന്നുണ്ടായിരുന്നു 
നിസ്സഹകരണം —_niSahakaraNaM 
(nn), non co-operation, ഗാന്ധിജി 
നിസ്സഹകരണം 
സമരമുറയാക്കി 


ായ 
helpless; നി 


nissahaaya (94, 
ഹായമായ ഒരു 
ഘട്ടത്തിലാണ്‌ അവനിപ്പോള്‍ 
നിസ്സാര —nissaara (adj), trivial; 
നിസ്സാരമായ ചില വഴക്കുകള്‍ 
[യ പ്രശ്നങ്ങളായി 

നി! nissiima (adj), boundless; 
നിസ്സീമമായ സ്നേഹത്തിന്‍റെ 
ഉറവിടമാണ്‌ അവള്‍ 


നിഹനിക്ക്‌ nihanikka (vt), kill; 
അയാള്‍ ജന്തുക്കളെ 
നിഹനിച്ചു 


നിഴലാട്ടം niZalaaTTaM (nn,comp), 


indication of future event, (shadow 
representation); ഇത്‌ 
ജീവിതത്തിന്‍റെ വെറും 
നിഴലാട്ടമാണ്‌ 





നിഴലിക്ക്‌ likka (vi), ൦ 
reflected; ദുഃഖത്തിന്‍റെ തീവ്രത 
അയാളുടെ മുഖത്ത്‌ 
നിഴലിച്ചു 

നിഴല്‍ പ്ല (൮), ടര്‍; 
മരത്തിന്‍റെ നിഴലില്‍ കുറേ 
നേരം നിന്നു 

നിറം niRaM (nn), colour; വിവിധ 
നിറത്തിലുള്ള വസ്ത്രങ്ങള്‍ 
കണ്ടു 

നിറകുടം പിഡി (മ്മ), 
full of water; നിറകുടം തുളുമ്പില്ല 
നിറതിങ്കല്‍ niRatinkal. (nn,comp), 
full moon; നിറതിങ്കള്‍ മാനത്ത്‌ 
കാണപ്പെട്ടു 

നിറനാഴി niRanaaZi (nn,comp), full 
measure of rice or _ paddy; 
നിറനാഴിയില്‍ അളന്ന്‌ 
പുഴയിലേക്ക്‌ ഒഴുക്കി 
നിറപറ niRapaRa (nn,comp), full 
measure of rice filled in para; 
നിറപറയും നിലവിളക്കും 
സാക്ഷിയായി വിവാഹം 
നടന്നു 

നിറപ്പൊലിമ niRappolima 
(nn,comp), colourful; 
നിറപ്പൊലിമയുള്ള 


ഒരുഘോഷമായിരുന്നു അത്‌ 
നിറയെ niRaye (adv), full; കുട്ട 
നിറയെ പഴങ്ങളാണ്‌ 

നിറയ്‌ niRaya 
കുളത്തില്‍ 
നിറയുന്നു 


be filled; 
വെള്ളം 


(vi), 





317 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





നിറയ്ക്ക്‌ nikykka ൧൮. fill; 
കുപ്പിയില്‍ പുതിയ വീഞ്ഞ്‌ 
നിറയ്ക്കുന്നു 

നിറവേറ്‌ niRaveeRa (vi), become 


gratified; കുട്ടിയുടെ ആഗ്രഹം 
നിറവേറി 


നിറവേറ്റ്‌ niRaveeRRa (v1), ഉസ 
അച്ഛന്‍ കുട്ടിയുടെ ആഗ്രഹം 
നിറവേറ്റി 

നിറുത്ത്‌ പ്ഡ ൮), stop; 
അയാള്‍ ഒരു വാഹനം 
കൈകാണിച്ചു നിറുത്തി 


നീ ഫി (pron, non-hon), you; നീ 
ഇവിടെ നില്‍ക്കൂ ഞാന്‍ 
പോകാം 

നീക്കംചെയ്യ്‌ niikkaMceyya (vt), 
remove; മന്ത്രിയെ 
സ്ഥാനത്തുനിന്നു നീക്കം 
ചെയ്തു 

നീക്കം niikkaM (vb, nn), movement; 
ശ്ര്രുസൈന്യം നീക്കം 
ആരംഭിച്ചു 

നീക്കുപോക്ക്‌ niikkupookka (comp 
vb), adjustment; അവര്‍ ചില 


നീക്കുപോക്കുകള്‍ നടത്തി 
നീക്കുപോക്ക്‌ niikkupookks (comp 
vb), concession; അവന്റെ 
കോളേജ്‌ അഡ്മിഷന്‌ ചില 
നീക്കുപോക്കുകള്‍ നടത്തേണ്ടി 
വന്നു 

നീക്ക്‌ niikka ൮), take off, ആ 
രേഖകളെല്ലാം പെട്ടെന്നു തന്നെ 
നീക്കിക്കളഞ്ഞു 


നീക്ക്‌ സ്മിഭ (vt), സബ; 
പോലീസുകാര്‍ ജനക്കൂട്ടത്തെ 
മൈതാനത്തു നിന്നു നീക്കി 


Mead niinna (vi), move; ജനങ്ങള്‍ 
അവിടെ നിന്ന്‌ നീങ്ങി 

നീച പി (൧൪), മ്മാ; 
നീചമായ ഒരു 
കൊലപാതകമായിരുന്നു അത്‌ 
നീചവൃത്തി പധ (nncomp), 
wicked conduct; നീചവൃത്തികള്‍ 
കൊണ്ട്‌ അയാള്‍ 
എല്ലാവരെയും വെറുപ്പിച്ചു 
നീളം സ. (adj), long: നീളമുള്ള 
മുടി അവള്‍ക്കുണ്ടായിരുന്നു 
നീട്ടിവയ്ക്ക്‌ —niiTTivaykka ൮. 
postpone; കുട്ടികളുടെ പരീക്ഷ 
നീട്ടി വച്ചു 

നീട്ട്‌ ചന്നം (vi), stretch one's hand; 
അവന്‍ പേനയ്ക്കുവേണ്ടി 
കൈ നീട്ടി 

നീഡം niiDaM (nn), nest; 
കെട്ടുന്നതിനു 
പക്ഷികള്‍ 
ശേഖരിക്കുന്നു 
നീതി niiti 
നീതിക്കുവേണ്ടി 
പോരാടി 
നീതീകരണം 
justification; 
ആവശ്യമുള്ള 
കാര്യമായിരുന്നില്ല അത്‌ 
നീതീകരിക്ക്‌ ഫിലിഷിദ്ദ 
ഷ്യ; അയാള്‍ 
നീതീകരിച്ചില്ല 


നീഡം 
വേണ്ടി 
ചപ്പുചവറുകള്‍ 
(nn), justice; 
അവര്‍ 


niitikaraNaM ര), 
നീതീകരണം 


(vt), 
ഒന്നും 





318 


ബബ 


Compiled & Edited by Dr.V. Saratchandran Nair 





നീതികേട്‌ —niitikeeTa (ഗജ), 
injustice; നീതികേട്‌ കണ്ട്‌ 
ഞങ്ങള്‍ കൈനീട്ടി നിന്നില്ല 

നീതി നിര്‍വ്വഹണം 


niitiniRvvahaNaM (nn,comp), 
administration of the justice; നീതി 


നിര്‍വ്വഹണം നടത്തുന്നവര്‍ 
തന്നെ തെറ്റു ചെയ്തു 
നീതിന്യായം niitinyaayaM 
(nncomp), 19 മര്‍, പല്ലിട; 
നീതിന്യായം രാജാവ്‌ നേരിട്ടു 
നടത്തി 


നീതിമാന്‍ (nn,comp), 
righteous _ person; സോളമന്‍ 
രാജാവ്‌ നീതിമാനായിരുന്നു 
നീതിശാസ്ത്രം niitiSaastRaM 
(nn,comp), . ethical __ jurisprudence; 
നീതിശാസ്ത്രത്തില്‍ അദ്ദേഹം 
വിശാരദനായിരുന്നു 

നീന്തല്‍ പിഡി (ലാ), swimming; 
നീന്തല്‍ മത്സരത്തില്‍ കുട്ടികള്‍ 
പങ്കെടുത്തു 

നീന്ത്‌ niinta (vi), swim; അയാള്‍ 
പുഴ നീന്തി അക്കരെ കടന്നു 


niitimaan 


നീരസം niirasaM (nn), displeasure; 
അവള്‍ക്ക്‌ അയാളോട്‌ 
നീരസം തോന്നി 


നീരസപ്പെട്‌ niirasappeTa (vi), be 
displeased; നീരസപ്പെട്ടിട്ടൊന്നും 
കാര്യമില്ലെന്ന്‌ അയാള്‍ 
പറഞ്ഞു 


നീരാട്‌ niiraaTa (vi), 
രാജ്ഞി നീരാടി 


take bath; 


നീരാട്ട്‌ niiraaTTa (nn), bathing; 
രാജ്ഞിയുടെ നീരാട്ട്‌ കഴിഞ്ഞു 


നീരാവി aiiraavi (nn), steam; ജലം 
തിളച്ച്‌ നീരാവിയാകുന്നു 


നീരാളി സ്ഥല (nn), octopus; 
നീരാളിയുടെ കൈകളിലാണ്‌ 
അയാള്‍ അകപ്പെട്ടത്‌ 
നീരിറക്കം niiriRakkaM (nn,comp), 
disease affecting in nose and throat; 
കുട്ടിക്ക്‌ നീരിറക്കം വന്നു 
നീരുറവ പിഡ്മ (0), water 
spring; നീരുറവയില്‍ നിന്ന്‌ 
അല്‍പ്പം വെള്ളം കൂടിച്ചു 
നീര്‍ക്കാങ്കുഴിയിട്‌ 
niiRkkaankuZiyiTa (comp yb), dive; 
കുട്ടികള്‍ വെള്ളത്തില്‍ 
നീര്‍ക്കാങ്കുഴിയിട്ടു കളിച്ചു 
നീര്‍ക്കോലി niiRkkooli (nn,comp), 
non poisonus water snake; 
നീര്‍ക്കോലി കടിച്ചാല്‍ 
അത്താഴം മുടങ്ങും 

നീര്‍ച്ചാല്‍ niiRecaal (nn,comp), water 
channel, നീര്‍ച്ചാലിലൂടെ വെള്ളം 
പുറത്തേക്കു ഒഴുകി 
നീര്‍നായ്‌ niiRnaaya (nn,comp), otter; 
കടലില്‍ ഒരു നീര്‍നായയെ 
കണ്ടു 

നീര്‍ പ്പോള niiRppooLa (nn,comp), 
water ധം; നീര്‍പ്പോളയ്ക്കു 
തുല്യമായ മനുഷ്യജീവിതം 
അവന്‍ നയിച്ചു 

നീര്‍വീക്കം niiRviikkaM (nn,comp), 
hydropsy; നീര്‍വീക്കം ഒരു തരം 
അസുഖമാണ്‌ 





319 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





നീര്‍ 
നീര്‌ 
നീര്‍ 
നീര്‍ 
നീര്‍ 
അവ 
ഉണ്ടായ്‌ 
നീല സിം (adj), blue; 
നിറമുള്ള പേന വേണ്ട 
നീലിക്ക്‌ niilikka (vi), become bluish; 
അവന്റെ മുഖം നീലിച്ചിരുന്നു 
നീലിമ niilima (nn), blue colour; 
ആകാശത്തിന്റെ നീലിമ അവര്‍ 
നോക്കിനിന്നു 

നീലോല്‍പ്പലം niiloolppalaM (nn), 
blue വട; നീലോല്‍പ്പല 
ന്ത്രങ്ങളോട്‌ കൂടിയവള്‍ 
നീഹാരം  niihaaraM (nn), snow; 
ഹിമാലയ പര്‍വ്വതത്തിലുള്ള 
നീഹാരം ഉരുകിത്തുടങ്ങി 
നീളം പഫിചിധ (nn), 
മേശയ്ക്ക്‌ നല്ല നീളമുണ്ട്‌ 
@Mgayge_niiLamuLLa (adj), long; 
നീളമുള്ള ഒരു വടി കിട്ടി 


niiR (nn), water; പൂജാരി 
തളിച്ചു പൂജ തുടങ്ങി 
niiR (nn), juice, ഓറഞ്ചിന്റെ 
രോഗിയ്ക്കു നല്കി 

niiR (nn), swelling of the body; 
കാലില്‍ നീര്‌ 


നീല 


length; 


നീള്‌ പിട (vi), become _ long; 
ദിവസങ്ങള്‍ ഇങ്ങനെ നീളുന്നു 
നീള്‌ niiLa (൮), മിണ; 
പ്രതീക്ഷിച്ചതിനെക്കാള്‍ 
ഓപ്പറേഷന്‍ നീളുന്നു 
നീറ്‌ പനം (vi), bum; മുളക്‌ 


അരച്ചപ്പോള്‍ കൈ നീറുന്നു 
നീറ്‌ പരം (vi), experience a vexed 
ഭര്‍ത്താവിന്റെ 


feeling; 


വേര്‍പാടില്‍ അവളുടെ മനസ്സ്‌ 
നീറുന്നു 


നീറ്‌ niiRa (nn), red ച; കുട്ടിയെ 
നീറ്‌ കടിച്ചു 


നീറ്‌ പം (nn), ashes; വെണ്ണീറ്‌ 


കൊണ്ട്‌ കുറി വരച്ചു 

നീറ്റ്‌ വം ൧, ധന 1൩% 
കുമ്മായം ഉണ്ടാക്കാന്‍ കക്ക 
നീറ്റണം 

നുകം സഡ്ധിധ്ദ്‌ ൫). ദുരിത 


കാളയ്ക്കു നുകം വച്ചു 


നുകംവയ്ക്ക്‌ nukaMvaykka (v7), 
yoke; കാളയ്ക്ക്‌ നുകം 
വയ്ക്കുന്നു 
നുകര്‌ nukara (vi), suck; പൂമ്പാറ്റ 
പൂക്കളില്‍ നിന്ന്‌ തേന്‍ 
നുകരുന്നു 
നുകര്‌ സ്ഡക്ഭ ൮. ടട 
അവളുടെ ചുണ്ടിലെ തേന്‍ 
നുകരുന്നു 


നുണ nuNa (nn), lie; അവന്‍ ഒരു 
നുണ പറഞ്ഞു 

നുര മ ആ, രണ 
വെള്ളത്തില്‍ നുര പൊങ്ങി 
കിടക്കുന്നു. 

നുണക്കുഴി nuNakkuZi (nn,comp), 
dimple, കുട്ടിയുടെ നുണക്കുഴി 
വിരിഞ്ഞു 

നുണപറയ്‌ nuNapaRaye (comp vb), 


tell fies; അവള്‍ എപ്പൊഴും 
നുണ പറയുന്നു 
നുണയന്‍ = nuNayan ൧), _ liar; 


അവന്‍ ഒരു നുണയനാണ്‌ 


320 


MALAYALAM ~ ENGLISH DICTIONARY 


നുണയ്‌ nuNaya (vi), smack the lips; 


കുട്ടി മിഠായി നുണഞ്ഞു 
നുരയ്‌ സദ്യഭ (vi), foam; 
നുരയുന്നു 

നുള്ള്‌ ഡിവി. (v1), pinch; കുട്ടിയെ 
ആരോ നുള്ളി 

നുഴച്ചല്‍ nuZaccal (nn), creeping; 
പാമ്പിന്‍റെ നുഴച്ചല്‍ അവര്‍ 
നോക്കി നിന്നു 


പാല്‍ 


നുഴയ്‌ nuZaya (vi), ബേ in; 
അവന്‍ ആ ദ്വാരത്തിലൂടെ 
നുഴഞ്ഞുകയറി 
നുറുക്ക്‌ nuRukka (nn), _ piece; 
പഴത്തിഒ ഒരു നുറുക്ക്‌ 
അവന്‍ തിന്നു 


നുറുക്ക്‌ nuRukka (nn), bit; അവര്‍ 
ഒരു നുറുക്ക്‌ മുറിച്ചെടുത്തു 
നുറുങ്ങല്‍ ഡ്ഡ്വാല (nn), breaking; 
പാത്രത്തിന്‍റെ നുറുങ്ങല്‍ ശബ്ദം 
കേട്ടു 

നുറുങ്ങ്‌ ഡ്ഡാ0ട (vi), be shattered; 


പാത്രം പല കഷണങ്ങളായി 
നുറുങ്ങി 

നുറുങ്ങ്‌ ഡ്ഡ് (nn), slice; 
ചില്ലിന്റെ ഒരു നുറുങ്ങ്‌ 
കാലില്‍ കൊണ്ടു 

നൂതന —nuutana’ (adj), ന്നേ 


നൂതനമായ ഒരു വിദ്യ കണ്ടു 
ടിച്ചു 

നൂനം nuunaM = (adv), __ surely; 

കുട്ടികള്‍ അതു ചെയ്യുമെന്നു 

നൂനം പറഞ്ഞു 


Compiled & Edited by Dr.V. Saratchandran Nair 


നൂപുരം nuupuraM = (nn), 
നൂപുരങ്ങളുടെ 
ഉയരുന്നു 

നൂലാമാല nuulaamaala (nn,comp), 
complication; നൂലാമാലകള്‍ 
ഒരോന്നും അഴിച്ചെടുത്തു 
പരിശോധിച്ചു 

നൂലേണി nuuleeNi (nn,comp), rope 
ladder; നൂലേണിയിലൂടെ 
അവര്‍ മുകളിലേക്ക്‌ കയറി 
നൂല്‍ക്ക്‌ —nuulkka ൧, 
നെയ്ത്തുകാരന്‍ 
നൂല്‍ക്കുന്നു 

നൂല്‍ nuul (nn), thread; കുട്ടി ഒരു 
നൂല്‍ എടുത്തു 

നൂഴ്‌ nuvZa (vi), squeeze in through 
bottom; അയാള്‍ ആ ചെറിയ 
വാതിലിലൂടെ നൂഴുന്നു 

നൂറ്‌ 
ഒന്നു 
DRS 
നൂറ്റവര്‍ nuuRRavaR (nn), kaurvas; 
നൂറ്റവര്‍ പാണ്ഡവരോട്‌ 
തോറ്റു 


നൂറ്റാണ്ട്‌ സ്ധ്സിന്നു (മ), 


anklet; 
ധ്വനി 





spin; 


നൂല്‍ 


ന്‌ (ഷു), hundred; 
മുതല്‍ നൂറുവരെ 


century; നൂറ്റാണ്ടുകളിലൂടെ 
നേടിയ അറിവ്‌ 
സംരക്ഷിക്കണം 

നൃത്തം —aRttaM ൫), dance; 


അവള്‍ നൃത്തം പഠിക്കുന്നു 
നൃത്തംചെയ്യ്‌ nRattaMcayya (vi), 
dance; അവള്‍ നന്നായി നൃത്തം 
ചെയ്യും 


321 





MALAYALAM - ENGLISH DICTIONARY 


നഖച്ചുറ്റ്‌ naKhaccuRRa (nn,comp), 
disease affecting the finger toes; 


അയാള്‍ക്ക്‌ നഖച്ചുറ്റ്‌ 
ബാധിച്ചിരുന്നു 

നെഞ്ചിടിക്ക്‌ ne~ciTikka (vb, comp), 
heart beat; പാമ്പിനെ കണ്ടപ്പേള്‍ 
അയാളുടെ നെഞ്ചിടിപ്പു കൂടി 


നെഞ്ച്‌ ne~ca (nn), chest; എനറെ 


നെഞ്ചിലാണ്‌ അവന്‍ 
കുത്തിയത്‌ 
നെഞ്ച്‌ ne~ca (nn), chest; 


നെഞ്ചില്‍ ആഴത്തില്‍ മുറിവു 
പറ്റി 

നെടു neTu (adj), steep; നെടുതായ 
ഒരു കയറ്റമാണത്‌ 

നെടുകെ neTuke (adv), vertically; 
മരം നെടുകെ പിളര്‍ന്നു 


നെടുത്‌ neTuta (nn), tallness; ആ 
തൂണ്‌ നെടുതായിരുന്നു 
നെടുനീളം സിഗ്‌ (ഗ്ല), 
great length; നെടുനീളത്തിലുള്ള 
കട്ടൌട്ടുകള്‍ 
സമ്മേളനസ്ഥലത്ത്‌ 
അണിനിരന്നു 

നെന്മണി nenmaNi (nn,comp), grain 


of paddy; കാക്ക ഒരു നെന്മണി 
കൊത്തി പറന്നു 


നെന്മേനിവാക nenmeenivaaka (nn), 


acacia sirissa; നെന്മേനി 
വാകയ്ക്ക്‌ ഒപ്പമാം നിന്‍മേനി 
നെപ്ട്യൂണ്‍ nepTuuN (nn), planet 


Neptune; നെപ്ട്യൂണ്‍ 
സൌരയൂഥത്തിലെ ഒരു 
ഗ്രഹമാണ്‌ 





Compiled & Edited by Dr.V. Saratchandran Nair 






നെയ്ത്തുകാരന്‍ neyttukaaran 
(an,comp), weaver; 
നെയ്ത്തുകാരന്‍ തുണി 
നെയ്യുന്നു 

നെയ്ത്ത്‌ neytta (nn), weaving; 
നെയ്ത്ത്‌ ഒരു പ്രധാന 
തൊഴിലാണ്‌ 


നെയ്യപ്പം neyyappaM (nn), cake fried 
in oil or ghee; അയ്യപ്പന്റെ അമ്മ 
നെയ്യപ്പം ചുട്ടു 


നെയ്ക്ക്‌ neyya (vi), weave; 
നെയ്ത്തുകാരന്‍ തുണി 
നെയ്യുന്നു 

നെയ്ക്ക്‌ neyya (nn), ghee; നെയ്യ്‌ 
ചേര്‍ത്ത്‌ പായസമുണ്ടാക്കി 
നെരിപ്പോട്‌ nerippoTa (൧), 


portable fire; അമ്മ നെരിപ്പോട്‌ 
കത്തിച്ചു 


നെര്‌ neripp2 അ), മജു 
നെരിപ്പില്‍ പൂത്തത്‌ 
വെയിലത്തു വാടുമോ 
നെല്‍ക്കതിര്‌ nelkkatira (nn,comp), 
an ear of paddy; നെല്‍ക്കതിരുകള്‍ 
തലകുനിച്ച്‌ നില്ക്കുന്നു 
നെല്‍ക്കൃഷി — nelkRSi 
paddy cultivation; 
നെല്‍ക്കൃഷിക്കു 
സ്ഥലമാണ്‌ 
നെല്ലറ nellaRa (nn,comp), granary; 
തഞ്ചാവൂര്‍ തമിഴ്‌നാടിന്‍റെ 
നെല്ലറയാണ്‌ 


(nn,comp), 
കുട്ടനാട്‌ 
പ്രധാനപ്പെട്ട 


261 (nn), gooseberry tree; 


നെല്ലിമരത്തില്‍ നെല്ലിക്കയുണ്ട്‌ 


322 


MALAYALAM ~ ENGLISH DICTIONARY 


nellikka (nn), gooseberry; 
ക്ക ആദ്യം കയ്ക്കും 
പിന്നെ മധുരിക്കും 
നെല്ലുകുത്ത്‌ nellukutta (comp vb), 
husking _ paddy; അമ്മ 
നെല്ലുകുത്തുന്നു 
നെല്ലരി nellari (nn), rice; നെല്ലരി 
കൊണ്ട്‌ അമ്മ കഞ്ഞിവച്ചു 


നെല്ല്‌ nella (nn), paddy; നെല്ല്‌ 
കൊയ്തു തുടങ്ങി 


നെറി neRi (nn), good behaviour; 


നേരും നെറിയും 
വിട്ടുനടക്കുന്നവന്‍ 

നെറികെട്ട neRikeTTa (adj), bad 
behaviour; നെറികെട്ട 
പെരുമാറ്റത്തിന്‌ ശിക്ഷകിട്ടി 
നെറികേട്‌ neRikeeTa (nn,comp), 
dishonesty; നെറി കേടിന്‍്റെ 


കഥകള്‍ മാത്രമേ അയാള്‍ക്കു 
പറയാനുള്ളൂ 


നെറ്റി ഫ്ഡ്‌ (nn), __ forehead: 
നെറ്റിയില്‍ അവള്‍ 
കുങ്കുമപൊട്ടണിഞ്ഞു 
neRRicuLikka 
(compn), knit the brows; അവള്‍ 
അയാളുടെ നേരെ നെറ്റി 
ചുളിച്ചു 
നെറ്റിത്തടം neRRittalTaM (comp n), 
surface of മം പിയാ; 
നെറ്റിത്തടത്തില്‍ 
വിയര്‍പ്പുകണങ്ങള്‍ പറ്റി 
പിടിച്ചിരുന്നു 


neRRippaTTaM (nn), an 
ormamental dress worn on the head of 
the elephant during _ festivals; 


Compiled & Edited by Dr.V. Saratchandran Nair 





ome dso കെട്ടിയ ആനകള്‍ 
അണിനിരന്നു 

-നേക്ക: oneekkaLnallata 
(adv), better; രാജനേക്കാള്‍ 
നല്ലതാണ്‌ രാജന്റെ അനുജന്‍ 
“നേക്കാള്‍മോശമായത്‌ 
neekkaaLmooSamayata (adv), worse; 
സീതയേക്കാള്‍ മോശമാണ്‌ 
അവളുടെ കൂട്ടുകാരി 


നേട്‌ neeTa ൨൧), achieve; അവന്‍ 
പല സമ്മാനങ്ങളും നേടി 
നേട്‌ neeTa (vt), acquire; പലതും 
നേടണമെന്ന്‌ 
നാമാഗ്രഹിക്കുന്നു എല്ലാം 
നേടുമ്പോള്‍ പിന്നെ വിണ്ടും 
പുതുതായി പലതും നേടാൻ 
ആഗ്രഹമുണ്ടാകുന്നു 
നേട്‌ neeTa (vi), attain; 
എല്ലാം സ്വയം നേടി 


നേട്ടം neettaM (nn), achievement; 
ഇന്ത, കോമണ്‍ വെല്‍ത്ത്‌ 
ഗെയിംസില്‍ കൂടുതല്‍ 
സ്വര്‍ണ്ണം നേടിയത്‌ വലിയ 
നേട്ടമായി കരുതുന്നു 

നേതാവ്‌ 
നേതാവ്‌ 
കൊല്ലപ്പെട്ടു 

നേതൃത്വം netRtvaM (nn), leadership; 
അയാളുടെ നേതൃത്വത്തില്‍ ആ 
സംഘം നീങ്ങി 


നേത്രം neetRaM 


ന്റത്രങ്ങളിലൂടെ 
ധാരധാരയായി ഒഴുകി 


അയാള്‍ 


meetaava (nn), leader; 
ആക്രമണത്തില്‍ 


(nn), eye; 


കണ്ണീര്‍ 


323 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ന്േത്രഗോളം neetRagooLaM (nn), 
eye ball; നേത്രഗോളത്തില്‍ ഒരു 
അസുഖം പിടിച്ചു 

നേത്രരോഗം neetRaroogaM 


(nn,comp), disease in | the eyes; 
നേത്രരോഗം പെട്ടെന്ന്‌ പടര്‍ന്നു 


പിടിച്ചു 


നേന്ത്രക്കായ്‌ neentRakkaaya (nn), 
banana, നേന്ത്രക്കായ കൊണ്ട്‌ 
ഉപ്പേരി ഉണ്ടാക്കി 


നേന്ത്രവാഴ neentRavaaZa 
(nn,comp), banana plant; 
നേന്ത്രവാഴയില്‍ നേന്ത്രക്കായ്‌ 
ഉണ്ടായി 


നേരം neeraM (nn), time; നേരം 
വളരെ വൈകിയിരിക്കുന്നു 


നേരംപോക്ക്‌ neeraMpookke (nn), 
entertainment; അവര്‍ ഓരോ 
നേരം പോക്കുകള്‍ പറഞ്ഞ്‌ 
ചിരിച്ചു 


നേരംവൈക്‌ 
vb), come late; 
വൈകിയിട്ടും 
എത്തിയില്ല 


നേരത്തെ  neeratte (adv), early 
(before time); നേരത്തെ 
എത്തിയവര്‍ക്ക്‌ സീറ്റ്‌ കിട്ടി 

നേരത്തെയുള്ള neeratteyuLLa 
(adj), previous; നേരെത്തേയുള്ള 
വൈരാഗ്യമാണ്‌ തമ്മില്‍ 
തമ്മില്‍ വഴക്കില്‍കലാശിച്ചത്‌ 


നേരത്ത്‌ neeratta (adv), in time; 
അവന്‍ തക്കനേരത്ത്‌ അവിടെ 
എത്തിച്ചേര്‍ന്നു 


neeraMvaike (comp 
ഇപ്പോള്‍ നേരം 
അവള്‍ 


നേരാക്‌ neeraaka (vi), become equal; 
എല്ലാം ഒടുവില്‍ നേരായി 


നേരാംവണ്ണം —_neeraaMvaNNaM 
(adv), properly; നേരാംവണ്ണം 
നോക്കിയില്ലെങ്കില്‍ കൃഷി 
മോശമാകും 


നേരിട്‌ 
അവര്‍ 
നേരിടുകയാണ്‌ 


GMOIY neeriTTa (adv), face to face; 
നേരിട്ട്‌ വെട്ടിമരിച്ചാല്‍ 
കുലത്തിന്‌ നല്ലതാണ്‌ 
നേരിയ (adj), 
കുട്ടിക്ക്‌ 
പനിയുണ്ടായിരുന്നു 


മണ്ട ൮), _ confront; 
ഒരാക്രമണത്തെ 


neeriya slight; 


നേരിയ 


നേരിയത്‌ neeriyta (nn), upper 
garment worn as a shawl for the men or 
women; അയാള്‍ ഒരു 


നേരിയത്‌ അണിഞ്ഞിരുന്നു 


നേരുകാരന്‍ neerukaaran (nn,comp), 
righteous person; അയാള്‍ ഒരു 
നേരുകാരനായിരുന്നു 


നേരുകേട്‌ ബിന (8,202), 
untruth; നേരുകേട്‌ 
വരുത്താതിരിക്കാന്‍ 

ശ്രമിക്കാം 


നേരെ neere (adv), straight; 
നടന്നാല്‍ വീട്ടില്‍ എത്തും 


നേരെതിരിച്ച്‌ necRetiricca (adv), 
ഞാന്‍ പറഞ്ഞതിനു 
തിരിച്ച്‌ അവന്‍ 


നേരെ 


reverse; 
നേരെ 
പറഞ്ഞു 





324 


MALAYALAM ~ ENGLISH DICTIONARY 


നേരെനില്‍ക്ക്‌ neerenilkka (comp 
vb), stand straight; നേരെ 
നില്‍ക്കുന്ന ഒരു വടി എടുത്തു 
നേരെമറിച്ച്‌ neeremaRicca (adv), 
on the contrary; നേരെ മറിച്ച്‌ 
അയാള്‍ വന്നില്ലെങ്കില്‍ 
സംഭവം നടക്കില്ലായിരുന്നു 
നേരെയുള്ള neereeyuLLa (adj), 
straight; അടുത്തു കാണുന്ന 
നേരെയുള്ള വഴിയിലൂടെ 
പോയാല്‍ മതി 


നേര്‌ neera (nn), straight forwardness; 


നേര്‌ പറഞ്ഞാല്‍ ചിലര്‍ 
വിശ്വസിക്കില്ല 

നേര്‌ neera (vi), offer something to 
deity; അമ്മ ഭഗവതിക്ക്‌ 
നേര്‍ന്നു 

നേര്‍ക്ക്‌ —neeRkka (൮), become 
diluted; സള്‍ഫ്യൂരിക്കാസിഡ്‌ 
നേര്‍ക്കുന്നു 


നേര്‍ക്ക്‌ neeRkka (adv), face to face; 
നേര്‍ക്കു നേരെ ഏറ്റുമുട്ടാന്‍ 
അയാള്‍ തയ്യാറായില്ല 


നേര്‍ച്ച neeReca (nn), vow; അവള്‍ 
ക്ഷേത്രത്തില്‍ നേര്‍ച്ച നടത്തി 


നേര്‍ച്ചകഴിക്ക്‌ —_neeRecakaZikka 
(vt), giving offer to a god; അമ്മ 
മകനുവേണ്ടി നേര്‍ച്ച 
കഴിക്കുന്നു 


നേര്‍പ്പിക്ക്‌ neeRppikka (vt), dilute; 
ആസിഡ്‌ നേര്‍പ്പിക്കുന്നു 
നേര്‍മ്മ neeRmma (nn), fineness; 
ല്ല നേര്‍മ്മയുള്ള 
വിഗ്രഹമാണത്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 





നേര്‍വര neeRvara (nn), straight line; 
കുട്ടികളോട്‌ അധ്യാപകന്‍ ഒരു 
നേര്‍വര വരയ്ക്കാന്‍ 
ആവശ്യപ്പെട്ടു 

നേര്‍വഴി neeRvaZi (nn), truthful 
way, നേര്‍വഴി വിട്ട്‌ അയാള്‍ 
നടക്കാറില്ല 


നൈപുണ്യം —naipuNyaM (nn), 
skilfulness; പാചകത്തില്‍ 
അവളുടെ നൈപുണ്യം 
എല്ലാവരും ശ്ലാഘിച്ചു 
നൈരന്തര്യം —nairantaryaM (nn), 
continuity; പ്രവൃത്തിയുടെ 
നൈരന്തര്യം 
നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു 
നൈരാശ്യം —nairaaSyaM_—_ (nn), 
disappointment; നൈരാശ്യം 
ബാധിച്ച മനുഷ്യര്‍ക്കു 


ഉപദേശം നല്‍കണം 
നൈര്‍മ്മല്യം naiRmmalyaM (nn), 


purity; ഹൃദയത്തിന്‍റെ 
നൈര്‍മ്മല്യം 
അവള്‍ക്കുണ്ടായിരുന്നു 


നൈവേദ്യം naiveedyaM (nn), food 
offered to the diety; നൈവേദ്യം 
ദൈവത്തിനര്‍പ്പിച്ചു 
നൈസര്‍ഗ്ഗിക naisaRggika (adj), 
natural; നൈസര്‍ഗ്ഗികമായ 
വികാരങ്ങള്‍ പുറത്തു വന്നു 
നൊടി ഹന്‌ (nn), ഒരു 
നൊടിയ്ക്കുള്ളില്‍ അവന്‍ 
വന്നു ചേര്‍ന്നു 

നൊടിക്ക്‌ 
സംഗീതം 


snap; 


noTikka = (vi), ബ്ലോ; 
ആലപിക്കുന്ന 


325 


MALAYALAM - ENGLISH DICTIONARY 





അധ്യാപിക നൊടിച്ചു 
കൊണ്ടു താളം ചൊല്ലി 


നൊണ്ണ്‌ noNNa (nn), gums; കുട്ടി 
നൊണ്ണു കാട്ടി ചിരിച്ചു 


നൊണ്ണ്‌ ഹി (nn), eat with gums; 
കുഞ്ഞുങ്ങള്‍ ആഹാരം 
നൊണ്ണി നൊണ്ണി കഴിക്കുന്നു 
നൊമ്പരം സിമ്പ (nn), pain; 
അയാള്‍ക്ക്‌ ശരീരത്തില്‍ 
നൊമ്പരമനുഭവപ്പെട്ടു 


നെ: ട്ട്‌ nombarappeTa (comp 
vb), ache; അവള്‍ അതു കേട്ട്‌ 
നൊമ്പരപ്പെട്ടു 

നൊയമ്പ്‌ —noyamba (nn), 
അമ്മ നൊയസപ്‌ നോക്കി 


OMIPY നാട (nn),__madness; 
അവള്‍ക്ക്‌ നൊസ്സ്‌ പിടിപെട്ടു 


നോക്കു —nookkuu (nn), ടിള്ഡ 
അവളുടെ നോക്കു കണ്ടാല്‍ 
പേടിതോന്നും 


നോക്കുകുത്തി —nookkukutti (nn), 
scare crow; വയലില്‍ ഒരു 
നോക്കു കുത്തി 
നില്‍ക്കുന്നുണ്ടായിരുന്നു 


നോക്ക്‌ nookka (vi), look; അവള്‍ 
ചിത്രം നോക്കി 


fast; 


നോക്ക്‌ nookka (vi), look after; 
വേലക്കാരി കൂട്ടിയെ 
നോക്കുന്നു 
നോക്ക്‌ —nookka ൮), examine; 
ഡോക്ടർ രോഗിയെ 
നോക്കുന്നു 





Compiled & Edited by 0൦൪. Saratchandran Nair 


നോട്ടം nooTTaM (nn), 
അവന്‍റെ നോട്ടം 
അറപ്പുതോന്നും 
നോട്ടക്കാരന്‍ nooTTakkaaran 
(nn,comp), marksman; അയാള്‍ 
ഒരു നോട്ടക്കാരനായിരുന്നു 


നോട്ടക്കുറവ്‌ nooTTakkuRava (nn), 





viewing; 
കണ്ടാല്‍ 


inattentiveness; നോട്ടക്കുറവു 
കൊണ്ട്‌ രോഗി മരിച്ചു 
നോട്ടപ്പിശക്‌ nooTTappiSaka 


(nn,comp), fault in finding anything; 
ഡോക്ടറുടെ നോട്ടപ്പി പിശകാണ്‌ 
മരണത്തിനു കാരണം 


നോട്ടീസ്സ്‌ nooTTiissa (nn), notice; 


അയാള്‍ നോട്ടീസ്‌ 
എല്ലാവര്‍ക്കും വിതരണം 
ചെയ്തു 

നോട്ടുബുക്ക്‌ nooTTubukka (nn), 
note book; കുട്ടി ഒരു 
നോട്ടുബുക്കു വാങ്ങി 

നോട്ട്‌ ഫ്ന (nn), small script; 
അയാള്‍ ഒരു നോട്ടെഴുതി 
കൊടുത്തു 


നോട്ട്‌ ന്ന (nn), bunches of 





currency; മേശയുടെ ഡ്രായില്‍ 
നൂറിഒ നോട്ടുകള്‍ 
ഉണ്ടായിരുന്നു 
നോമ്പ്നോല്‍ക്ക്‌ — noombanoolkka 
(comp vb), observe vow or fast; 
അവള്‍ നോമ്പുനോറ്റു 
നോവല്‍ —nooval ൫), മായി; 
അവള്‍ ഒരു നോവല്‍ 
വായിക്കുന്നു 


326 


MALAYALAM - ENGLISH DICTIONARY 


ന്യായമായ —nyaayamaaya (൭4, 
lawful; ന്യായമായ കാര്യങ്ങള്‍ 
മാത്രമേ അയാള്‍ പറയൂ 
ന്യായം പുദ്ധി! (nn), justice; 
എന്താണ്‌ ഇതിന്‍റെ ന്യായം? 
ന്യായക്കാരന്‍ nyaayakkaaran (nn), 





lawyer; ന്യായക്കാരന്‍ 
കോടതിയില്‍ അന്യായം 
ബോധിപ്പിച്ചു 


ന്യായാധിപന്‍ nyayaadhipan (nn), 
judge; ന്യായാധിപന്‍ വിധി 
പറഞ്ഞു 

ന്യായാസനം _—nyaayaasanaM (nn), 
judgement seat; ന്യായാസനത്തില്‍ 
അദ്ദേഹം ഇരിക്കുന്നു 

ന്യൂന സ്ഥ (adj), —_ deficient; 
ന്യൂനമായ കാരണങ്ങള്‍ 
കൊണ്ട്‌ അയാളുടെ അപ്പീല്‍ 


തള്ളി 


ന്യൂനത nuunata (nn), deficiency; 
ന്യൂനതകളില്ലാത്ത 
മനുഷ്യരുണ്ടോ 

പംക്തി ച സദ), സജു 
കുട്ടികളുടെ പംക്തിയില്‍ 
അവന്‍ ഇരുന്നു 

പക പര ൫൪), ബേ്യു 
അയാള്‍ക്ക്‌ എല്ലാവരോടും 
പക തോന്നി 

പകച്ചുനില്‍ക്ക്‌  pakaccunilkke (vi), 
stand astonished; അയാള്‍ ആ 


ദൃശ്യം കണ്ട്‌ പകച്ചുനിന്നു 


പകപോക്ക്‌ pakapookka (comp vb), 
take revenge, അയാള്‍ ഒടുവില്‍ 
പക പോക്കി 


Compiled & Edited by Dr.V. Saratchandran Nair 


പ്രകരം —pakaraM (adv), instead; 
അവനു പകരം ഞാന്‍ 
പോയി 


പകരം വീട്ട്‌ pakaramviiTTe (comp 
vb), revenge; അവന്‍ അയാളോട്‌ 
പകരം വീട്ടി 


പകരക്കാരന്‍ pakarakkaaran 
(nn,comp), _ substitute; ഷിഫ്റ്റ്‌ 
ഡ്യൂട്ടിയ്ക്കു ഒരു 


പകരക്കാരനെ നിയോഗിച്ചു 


പകര്‌ ച്ച (vb), transfer from one 
person to another; ഇവിടെ രോഗം 
പകരുന്നു 
പകര്‍ച്ച രോഗം pakaRccaroogam 
(nn, compn), contagious; പകര്‍ച്ച 
രോഗ നിവാരണത്തിന്‌ 
കുത്തി വയ്പു നടത്തി 
പകര്‍ച്ചവ്യാധി —pakaRccavyaadhi 
(nn,comp), epidemic; കോളറ ഒരു 
പകര്‍ച്ചവ്യാധിയാണ്‌ 
പകര്‍ത്തല്‍ pakaRttal (nn), copying; 
അയാള്‍ പകര്‍ത്തല്‍ 
മതിയാക്കി 
പകര്‍പ്പവകാശം 
pakaRppavakaaSaM (nn,comp), 
copyright; പകര്‍പ്പവകാശം 
പ്രസാധകര്‍ക്കു മാത്രം 
പകര്‍പ്പെഴുത്ത്‌ —— pakaRppeZutta 
(nn,comp), . copying; 
പകര്‍പ്പെഴുത്ത്‌ 
ജോലിയായിരുന്നു അയാള്‍ക്ക്‌ 
pakaRppa (nn), 
അയാള്‍ അതിന്റെ 
പകര്‍പ്പെടുത്തു 


Copy; 
ഒരു 


327 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പകല്‍ pakalee (adv), day; പകലേ 
പുറപ്പെട്ടാല്‍ ശരിയാകൂ 


പകലോന്‍ = pakaloon (nn), 
പകലോന്‍ ഉദിച്ചു 


പകല്‍ക്കിനാവ്‌ ച്ചി 
(nn,comp), day dream; അവള്‍ 
പകല്‍ക്കിനാവുകള്‍ കാണുന്നു 
പകിട pakiTa (nn), dice; അവര്‍ 
പകിട കളിക്കുന്നു 

പകുതി pakuti (nn), half; ആ 
പേജിന്‍റെ പകുതി മാത്രം മതി 
പക്കം pakkaM (nn), lunar day; ഒരു 
പക്കം കഴിഞ്ഞു 

പക്കമേളം pakkameeLaM (nn), 
instrumental music; 


പക്കമേളത്തിനുള്ള ആളുകള്‍ 
എത്തി 


sun; 


പക്കാവട pakkaavaTa (nn), kind of 
food item prepared in oil with gram flour; 
അമ്മ പക്കാവട ഉണ്ടാക്കി 
പക്കീര്‍ pakkiiR (nn), Mohammadan 
fakir; പക്കീര്‍ പ്രാര്‍ത്ഥിച്ചു 
പക്വത  pakvata (nn), maturity; 
അയാള്‍ക്ക്‌ പ്രായത്തേക്കാള്‍ 
പത്വത ഉണ്ടായിരുന്നു 


പക്വമാക്‌ pakvamaaka (vi), grow 
ripe; ആ ഫലങ്ങള്‍ പക്വമായി 


പക്ഷപാതം pakSapaataM 
(nn,comp), _ partiality; അയാള്‍ 
ചിലരോട്‌ പക്ഷപാതം 
കാണിച്ചുവത്രേ 


പക്ഷപാതി pakSapaati (nn,comp), 
partial person; അയാള്‍ ഒരു 
പക്ഷപാതി ആയിരുന്നു 


പക്ഷഭേദം pak$abheedaM 
(nn,comp), partiality; അയാള്‍ 
ആരോടും പക്ഷഭേദം 
കാട്ടാറില്ല 

പക്ഷവാതം pak$avaataM 
(nn,comp), partial paralysis; 
അയാള്‍, പക്ഷവാതം 
ഉണ്ടായിരുന്നു 

പക്ഷി pakSi (nn), ല്‍; 
സന്ധ്യയായതോടെ പക്ഷികള്‍ 
കൂട്ടിലേക്ക്‌ മടങ്ങി 
പക്ഷിനിരീക്ഷണം 
pakSiniriikSNaM —(nn,comp), __ bird 
watching; പക്ഷിനിിക്ഷണം 
രവിയുടെ ഹോബിയാണ്‌ 


പക്ഷെ pakSee (in), but; ഞാന്‍ 


വരാം, പക്ഷെ നീ എങ്ങും 
പോകരുത്‌ 

പങ്ക panka (nn), ceiling fan; ആ 
മുറിയില്‍ ഒരു പങ്ക 
ഉണ്ടായിരുന്നു 

പങ്കജം — pagkajaM (nn), 1; 
പങ്കജം വിടര്‍ന്നു 

പങ്കപ്പാട്‌ pankappaaTa (2), 
hazardous task; അയാള്‍ ജോലി 
തീര്‍ക്കാന്‍ പങ്കപ്പാടുപെട്ടു 
പങ്കായം —pankaayaM (nn), oar; 
പങ്കായം നഷ്ടപ്പെട്ട 


തോണിക്കാരന്‍ എങ്ങനെയോ 
തീരത്ത്‌ എത്തി 
പങ്കാളി  paykaaLi (nn), partner; 
അയാള്‍ ബിസിനസ്സില്‍ എന്റെ 
പങ്കാളിയാണ്‌ 





328 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പങ്കിട്‌ pankiTa (vi), share; അവര്‍ 
ജീവിതം പങ്കിടുന്നു 


പങ്കെടുക്ക്‌ pokeTukke ൧. 
participate; ഞാന്‍ ഒരു 
യോഗത്തില്‍ പങ്കെടുത്തു 

പങ്ക്‌ panka ൫൭), ടിജു 


അയാള്‍ക്ക്‌ തന്റെ പങ്കു കിട്ടി 
പചനം pacanaM (nn), cooking; 
അവന്‌ പചനം അറിയില്ല 
പചിക്ക്‌ — pacikke ൮൮), cook; 
ആഹാരം പചിച്ച്‌ ഭക്ഷിക്കുന്ന 
ജീവിയാണ്‌ മനുഷ്യന്‍ 


പച്ച മാമേ (adj), ഈട 
ഇലകളുടെ നിറം പച്ചയാണ്‌ 


പച്ചകുത്ത്‌ paccakutta (nn), tatoo; 
അവര്‍ കൈയ്യില്‍ പച്ചകുത്തി 


പച്ചക്കറി —paccakkaRi_ ൫), 
vegetable; വെണ്ടയ്ക്ക നല്ല 
പച്ചക്കറിയാണ്‌ 


പച്ചക്കായ്‌ paccakkaaya (nn,comp), 
unripen fruit; പച്ചക്കായ കൊണ്ട്‌ 
അമ്മ കറിവച്ചു 

പച്ചക്കിളി 14 (nn,comp), 
parrot; പച്ചക്കിളി കൂടു വച്ചു 
പച്ചവിട്ടില്‍ paccaviiTTil (nn,comp), 


grass hopper; അയാള്‍ ഒരു 
പച്ചവിട്ടിലിനെ പിടിച്ചു 

പച്ചവെള്ളം paccavel.LaM 
(nn,comp), cold water, അയാള്‍ 


പച്ചവെള്ളം കുടിച്ചു 

പച്ചില paccila (nn,comp), green leaf; 
അവിടെ പച്ചിലകള്‍ ചിതറി 
ക്കിടക്കുന്നു 


പഞ്ച pa~ca (adj), five; 
പഞ്ചപാണ്ഡവന്മാര്‍ 


കാട്ടിലേക്ക്‌ പോയി 


പഞ്ചതന്ത്രം pa~catantRaM 
(nn,comp), panchathantra (a treatise on 
ethics); പഞ്ചതന്ത്രത്തിലെ 


കഥകള്‍ അമ്മൂമ്മ 
പറഞ്ഞുതന്നു 

പഞ്ചഭൂതം pa~cabhuutaM (nn), five 
elements namely earth water, sky, light 


& air, പഞ്ചഭൂതങ്ങളേയും 
അവള്‍ ധ്യാനിച്ചു 
പഞ്ചവാദ്യം pa~cavaadyaM 
(nn,comp), five kinds of musical 
instruments; അവിടെ 
പഞ്ചവാദ്യത്തിന്‍റെ മേളങ്ങള്‍ 
കേട്ടു 


പഞ്ചസാര pa~csara (nn), sugar; 
ചായ ഉണ്ടാക്കാൻ പഞ്ചസാര 
വേണം 
പഞ്ചാംഗം 
calendar; 
നോക്കി 


പഞ്ചാഗ്നി pa~cagni (comp vb), five 
fires including the sun which a devotee 


pa~caamgaM — (nn), 
അവള്‍ പഞ്ചാംഗം 


performs durin penance; 
പഞ്ചാഗ്നിമധ്യത്തില്‍ അവള്‍ 
തപസ്സുചെയ്തു 


പഞ്ചായത്ത്‌ —pa~caayatta (nn), 
Panchayat; അയാള്‍ പഞ്ചായത്ത്‌ 
ഭരിച്ചു 

പഞ്ചേന്ദ്രിയങ്ങള്‍ 
pa~ceentRiyanjaL (nn,comp), _ five 


organs of sense namely eye, car, nose, 
mouth, and skin; 





329 


MALAYALAM - ENGLISH DICTIONARY 


പഞ്ചേന്ദ്രിയങ്ങളും അയാള്‍ 
അടക്കി 
പഞ്ഞം pa~~aM (nn), famine; 


പഞ്ഞമുള്ള കാലത്ത്‌ അവര്‍ 
നാടുപേക്ഷിച്ചു 


പഞ്ഞപ്പുല്ല്‌ pa~~appulla (nn,comp), 


Ragi; അമ്മ പഞ്ഞപ്പുള്ല്‌ 
കൊണ്ട്‌ കഞ്ഞി വച്ചു 
പഞ്ഞി .-- ദ), ദേ 


മുറിവു വച്ചുകെട്ടാന്‍ കുറച്ചു 
പഞ്ഞി വേണമായിരുന്നു 


പട paTa (nn), army; 
പടയെപേടിച്ച്‌ പന്തളത്തു 
ചെന്നപ്പോള്‍ പന്തം 


കൊളുത്തി പട 

പട paTa (nn), war, അവര്‍ പട 
നീക്കം നടത്തി 

പടം paTaM (nn), picture; അവന്‍ 
അയാളുടെ ഒരു പടം വരച്ചു 
പടം paTaM (nn), cinema; മമ്മൂട്ടി 
ആ പടത്തില്‍ അഭിനയിച്ചു 
പടം paTaM (nn), expanded hood of 
snake; മൂര്‍ഖന്‍ പാമ്പ്‌ പടം 
വിരിച്ചു നിന്നു 

പടം paTaM (nn), discarded skin of 


snake; ചില കാലങ്ങളില്‍ 
പാമ്പിന്റെ പടം ഉതിര്‍ന്നു 
പോകുന്നു 


പടംപിടിക്ക്‌ paTaMpiTikka (comp 
vb), take photograph; അവള്‍ പടം 
പിടിക്കുന്നു 

പടക്കം paTakkaM (nn), crackers; 
അവന്‍ പടക്കം പൊട്ടിച്ചു 


Compiled & Edited by Dr.V. Saratchandran Nair 





330 


പടക്കപ്പല്‍ paTakkappal (nn,comp), 
war ship; പടക്കപ്പല്‍ ദൂരെ 
ചക്രവാളത്തില്‍ കാണപ്പെട്ടു 

പടക്കുതിര വാഡ (nn,comp), 
battle horse; പടക്കുതിര ഓടുന്നു 


പടക്കോപ്പ്‌ paTakkoppa (nn,comp), 
armaments; അവര്‍ യുദ്ധത്തില്‍ 
തോറ്റപ്പോള്‍ പടക്കോപ്പുകള്‍ 
ഉപേക്ഷിച്ചു ഓടിപ്പോയ്‌ 


പടച്ചട്ട paTaccaTTa (nn), armour; 
അവന്‍ യുദ്ധത്തിനു മുനമ്പ്‌ 
പടച്ചട്ട അണിഞ്ഞു 


പടച്ചോന്‍ ൭൦00൩ (nn), God; 


പടച്ചോന്റെ കൃപകൊണ്ട്‌ 
രക്ഷപ്പെട്ടു 

പടനായകന്‍ paTanaayakan 
(nn,comp), commander of an army; 
ഇരവിക്കുട്ടിപ്പിള്ള 
ആയിരുന്നു യുദ്ധത്തില്‍ 
പടനായകന്‍ 

പടനിലം ബിപി! —(nn,comp), 


battle field; പടനിലങ്ങളി ലൂടെ 
അവര്‍ നടന്നു. 

പടയാളി paTayaaLi (nn), warrior; 
പടയാളി യുദ്ധം ചെയ്യുന്നു 
പടയോട്ടം paTayooTTaM (nn,comp), 


battle movement; 
ടിപ്പുസുല്‍ത്താന്‍്റെ പടയോട്ടം 


പാലക്കാട്ട്‌ വരെ 
എത്തിയിരുന്നു 

പടയ്ക്ക്‌ paTaykka (vt), create; 
പടച്ചോന്‍ മനുഷ്യനെ 
പടയ്ക്കുന്നു 


MALAYALAM - ENGLISH DICTIONARY 


പടര്‌ paTara (vi), spread; രോഗം 
നാടുമുഴുവന്‍ പടര്‍ന്നു 

പടര്‌ 1൭ (vi), scatter, തറയില്‍ 
വീണ എണ്ണ എല്ലായിടത്തും 
പടര്‍ന്നു 

പടര്‌ paTara (vi), ലബ്‌ യ; 
മുല്ലവള്ളികള്‍ മുകളിലേയ്ക്കു 
പടര്‍ന്നു കയറി 

പടല paTala (nn), bunch of plantain; 
അവള്‍ ഒരു പടല പഴം 
എടുത്തു 

പടലം ്ല്ച്! (nn), _—_ canto; 
കാവ്യത്തിന്റെ ഒന്നാം പടലം 
വായിച്ചു 

പടലം paTalaM (nn), thin film 
covering something; കണ്ണില്‍ 
നേര്‍ത്ത ഒരു പടലം മൂടി 
പടവലം paTavalaM (nn), snake 
gourd — plant; പടവലത്തില്‍ 
പടവലങ്ങ ഉണ്ടായി 
പടവലങ്ങ paTavalagna (nn), snake 





gourd; പടവലങ്ങ തോരന്‍ 
എനിക്കിഷ്ടമാണ്‌ 

പടവ്‌ paTava (nn). stone steps; 
പടവുകളിലൂടെ അയാള്‍ 
ഇറങ്ങിവന്നു 


പടഹം paTahaM (nn), sound of little 
drum; പടഹധ്വനികള്‍ അവിടെ 
ഉയര്‍ന്നുകേട്ടു 

പടറ്റി paTaRRi (nn), kind of plantain; 
പടറ്റി അവന്‌ ഇഷ്ടമായിരുന്നു 
പടി ൩ (nn), stair മേടം steps; 
പടികളിലൂടെ അയാള്‍ 
കയറിപ്പോയി 





331 


Compiled & Edited by Dr.V. Saratchandran Nair 





പടി paTi (nm), ൩൪. 2.൧. 
അയാള്‍ക്ക്‌ യാത്രപ്പടി കിട്ടി 
പടിഞ്ഞാറ്‌ paTi~~aaRa (nn), west; 
ഇന്ത്യയുടെ പടിഞ്ഞാറ്‌ 
ഭാഗത്ത്‌ അറബിക്കടലാണ്‌ 
paTippura (nn,comp), gate 
house; പടിപ്പുരയില്‍ ആരോ 
വന്നിരിക്കുന്നു 
പടു paTu (adj), utter fool; അയാള്‍ 
പടു വിഡ്ഡിയാണ്‌ 


പടുകിഴവന്‍ paTukiZavan 
(nn, comp), very old person; 
പടുകിഴവന്‍ ആയ ഒരു 
ബ്രാഹ്മണന്‍ അതുവഴി 
പോയി 


പടുക്ക paTukka (nn), sleeping bed; 
അയാള്‍ പടുക്കയും എടുത്തു 
നടന്നു 

പടുതാ curtain; 
അവള്‍ പെട്ടെന്ന്‌ 
പടുതായ്ക്കുള്ളില്‍ ഒളിച്ചു 


പടുത്വം paTutvaM (nn), smartness; 


paTutaa (nn), 


അയാള്‍ക്ക്‌ നല്ല പടുത്വം 
ഉണ്ടായിരുന്നു 

പടുമുള ്ധന്ധ —(nn,comp), 
ruined tendershoot; പടുമുളകള്‍ 


വേഗം കരിഞ്ഞുപോയി 


പടുവങ്കനായ ——paTuvankanaaya 
(nn,comp), good for nothing fellow; 


പടുവങ്കനായ അയാള്‍ ഒരു 
വിഡ്ഡിത്തം കാട്ടി 
പട്ട ന്ന (nn), bark of trees; 
കറുവാപ്പട്ട ഒരു 
സുഗന്ധദ്രവ്യമാണ്‌ 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പട്ട ഉണ (nn), coconut leaf; 
തേങ്ങാവെട്ടുകാരന്‍ 
തെങ്ങിന്‍റെ പട്ട എടുത്തു 
മാറ്റി 

പട്ട ന്ന = (nn), 1൩ മിണ; 
ചക്രത്തിന്‍റെ 
ഇരുമ്പുകൊണ്ടുള്ള പട്ട മാറ്റി 
പട്ട ന്ന (nn), cheap ദ്ധ 


അയാള്‍ പട്ട കുടിച്ചു 


പട്ടം paTTaM (nn), title of kings & 
അദ്ദേഹത്തിന്‌ സാര്‍ 


priests; 

പട്ടം കിട്ടി 

പട്ടണം paTTaNaM (nn), town; 
ഞാന്‍ പട്ടണങ്ങള്‍ തോറും 
അലഞ്ഞു നടന്നു 

പട്ടക്കാരന്‍ paTTakkaaran 
(nn,comp), Christian priest; 
പട്ടക്കാരന്‍ കുറെ 
ഉപദേശങ്ങള്‍ നല്കി 
പട്ടച്ചാരായം paTTacaaraayaM 
(nn,comp), alcohol; പട്ടച്ചാരായം 
കൂടിച്ച്‌ അയാള്‍ക്ക്‌ ബോധം 


കെട്ടു 

പട്ടട paTTaTa (nn), funeral pyre; 
പട്ടട വരെ മാത്രമേ എല്ലാ 
ബന്ധങ്ങളും ഉള്ളൂ 

പട്ടന്‍ ണ്ണം (nn), tamil brahmin; 
അയാള്‍ ഒരു പട്ടനാണ്‌ 
പട്ടമഹിഷി ണ്മ! (nn), 
main queen; രാജാവിന്റെ 
പട്ടമഹിഷിയാണ്‌ അവള്‍ 
പട്ടയം paTTayaM (nn), right to hold 


a land as given by government; 
അവര്‍ക്ക്‌ പട്ടയം കിട്ടി 


പട്ടാണി paTTaaNi (nn), kind of 
beans; പട്ടാണിക്കടല കൊണ്ട്‌ 
ഒരു കറിയുണ്ടാക്കി 


പട്ടാണിക്കടല —_paTTaaNikkaTala 
(nn), ഉമ്മു പട്ടാണിക്കടല 
എനിക്കിഷ്ടമാണ്‌ 


പട്ടാപ്പകല്‍ paTTaappakal (nn,comp), 


mid day; പട്ടാപ്പകല്‍ കൊള്ള 
നടന്നു 

പട്ടാഭിഷേകം —_ paTTaabhiSeekaM 
(nn), coronation of a__ king; 
രാജാവിന്റെ പട്ടാഭിഷേകം 


ഇപ്പോള്‍ നടക്കാറില്ല 
പട്ടാളം paTTaaLaM (nn), military; 


അവന്റെ അച്ഛന്‍ 
പട്ടാളത്തിലാണ്‌ 
പട്ടി ന്ന (nn), dog, പട്ടി 
കുരയ്ക്കുന്ന 
പട്ടിക ന്നി (nn), __ table; 
സാധനങ്ങളുടെ വിലയുടെ 


വിവരപ്പട്ടിക കടയിലുണ്ട്‌ 
പട്ടികജാതി paTTikajaati (nn,comp), 
scheduled caste; അയാള്‍ ഒരു 
പട്ടികജാതിക്കാരനാണ്‌ 


പട്ടിണി 0 (nn), starvation; 
അവള്‍ പട്ടിണി കിടന്നു 
മരിച്ചു 


പട്ടിണികിടക്ക്‌ — pal TiNikiTakka 
(vi), starve; മനുഷ്യന്‌ എത്രകാലം 
പട്ടിണി കിടക്കാന്‍ കഴിയും 

പട്ടീസ്‌ ഉണട (nn), kind of long 


narrow cloth used to wrap the ankles; 
അവള്‍ കാലിലെ വേദന 


മാറ്റാന്‍ പട്ടീസ്‌ ധരിച്ചു 





MALAYALAM -~ ENGLISH DICTIONARY 


പട്ടുചേല paTTuceela  (nn,comy 
silk saree; അവര്‍ കല്യാണത്തിനു 
ഒരു പട്ടുചേല അണിഞ്ഞു 





പട്ടുനൂല്‍പ്പുഴു സ്റ്റ 
(nn), silkworm; മള്‍ബറിയുടെ 
ഇലകളില്‍ 


പട്ടുനൂല്‍പ്പുഴുക്കള്‍ ഇഴഞ്ഞു 
നീങ്ങുന്നു 
പട്ടുനൂല്‍ നസി (nn,comp), silk 


thread; പട്ടുനൂല്‍ കൊണ്ട്‌ 
നെയ്തെടുത്ത സാരി 

പട്ട്‌ ഉന്ന (nn), silk; അയാള്‍ 
അവള്‍ക്ക്‌ ഒരു പട്ടുസാരി 
വാങ്ങി 

പഠനം paThanaM (nn), reading; 


അയാള്‍ പഠനം മതിയാക്കി 


പഠിക്ക്‌ paThikka (vt), study; മധു 
നന്നായി പഠിക്കും 


പഠിക്ക്‌ വദ ൨൧). അമര്‍; 
അവള്‍ എം.എസിക്ക്‌ 
പഠിക്കുന്നു 

പഠിക്ക്‌ = paThikka ൧), lear; 


പൂജാരി വേദം പഠിക്കുന്നു 
പഠിപ്പിക്ക്‌ paThippikke (vt), teach; 
അധ്യാപകന്‍ വിദ്യാര്‍ഥികളെ 
പഠിപ്പിക്കുന്നു 


പണം paNaM (nn), cash; പണം 
ചെലവഴിക്കാനുള്ളതാണ്‌ 
പണക്കാരന്‍ paNakkaaran 
(nn,comp), rich man; അയാള്‍ 
പണക്കാരനായത്‌ സമീപ 
കാലത്താണ്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 





പണക്കിഴി paNakkiZi (nn), bundle 
of money; അയാള്‍ ആ 
പണക്കിഴി ഒളിച്ചു വച്ചു 
പണയം paNayaM (nn), mortgage; 
അയാള്‍ സ്വര്‍ണ്ണാഭരണങ്ങള്‍ 
പണയം വച്ചു 


പണയക്കാരന്‍ paNayakkaaran 
(nn,comp), one who borrows money on 
mortgage; അയാള്‍ 
പണയക്കാരനാണ്‌ 
പണയാധാരം —_—paNayaadhaaraM 
(nn,comp), mortgage deed; 
പണയാധാരം 


കൈമാറിയപ്പോള്‍ അയാള്‍ക്കു 
പണം കിട്ടി 


പണി paNi (nn), work; അയാള്‍ 
ഒരു പണിയും ചെയ്യുന്നില്ല 


പണിക്കാരന്‍ paNikkaaran 
(nn,comp), worker; അയാള്‍ നല്ല 
പണിക്കാരനായിരുന്നു 
പണിക്കൂലി paNikkuuli (nn,comp), 
wage; അയാള്‍ പണിക്കാര്‍ക്ക്‌ 
പണിക്കൂലി കൊടുത്തു 
പരണിത്തരം paNittaraM (nn,comp), 
workmanship; നല്ല 
പണിത്തരങ്ങളൊക്കെയുള്ള 
ആളാണ്‌ അയാള്‍ 

പണിപ്പുര —paNippura (൫), 
workshop; കൊല്ലന്‍ 
പണിപ്പുരയില്‍ 
പണിയെടുക്കുന്നു 


പണിപ്പെട്‌ paNippeTa (vi), be 





worried and in difficulty; അയാള്‍ 
ജീവിക്കാന്‍ വളരെ 
പണിപ്പെടുന്നു 


333 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പണിമുടക്ക്‌ — paNimuTakka (vi), 
strike; ഇന്നു മുതല്‍ ഇവിടെ 


പണിമുടക്കാണ്‌ 

പണിയ്‌ paNiya (v2), build; ഞാന്‍ 
ഒരു പുതിയകെട്ടിടം 
പണിയുന്നു 

പണ്ടം paNTaM (nn), omament; 
അയാള്‍ പണ്ടം പണയം 
വച്ചു 

പണ്ടകശ്ശാല paNTakaSSaala 
(nn,comp), godown; 


പണ്ടകശാലയില്‍ സാധനങ്ങള്‍ 
സംഭരിച്ചു വച്ചു 


പണ്ടാരവക paNTaaravaka 
(nn,comp), Government _ property; 
പണ്ടാരവക സ്വത്തില്‍ 


അതിക്രമിച്ചു കടന്നു 

പണ്ട്‌ paNTa (adv), olden days; 
പണ്ട്‌ ഒരു 
രാജാവുണ്ടായിരുന്നു 
പണ്ഡിതന്‍ paNDhitan (nn), scholar; 
യഥാര്‍ത്ഥ പണ്ഡിതന്‍ 
എപ്പോഴും 
വിനയാമ്പിതനായിരിക്കും 
പരത pata (nn), foam; സോപ്പിന്‌ 
നല്ല പതയുണ്ട്‌ 

പതം pataM (nn), softness; പതം 
വരുന്നതും വരെ അയാള്‍ 
തല്ലി 

പതവും പക്വതയും വര്‍ 
patavum pakvatayum vare (vi), become 
leamed and moderate; പതവും 
പക്വതയും വരുന്നതു വരെ 
അവന്‌ ഒന്നും മനസ്സിലായില്ല 


334 


പതക്കം ഉച്ചി (nn), locket; 
അയാള്‍ക്ക്‌ ഒരു പതക്കം 
സമ്മാനമായി കിട്ടി 

പതനം patanaM (nn), decline; 
ജോലിയില്‍ നിന്നു 
പുറത്താക്കല്‍ വലിയ ഒരു 
പതനമായിരുന്നു 

പതയ്‌ pataya, (vi), emit foam; 


അവര്‍ സോപ്പ്‌ വെള്ളത്തില്‍ 
പതരയുന്നു 

പതയ്ക്ക്‌ pataykka (vi), make a 
foam, നീര്‍ച്ചാലില്‍ വെള്ളം 
പതയ്ക്കുന്നു 

പതര്‍ച്ച റഷ (nn), perplexity; 
അവന്റെ പതര്‍ച്ച കണ്ട്‌ 
പോലീസുകാരന്‌ സംശയം 
തോന്നി 


പരതറ്‌ pataRa (vi), be puzzled; 
പോലീസിന്റെ മുമ്പില്‍ അവന്‍ 
വല്ലാതെ പതറി 


പതാക pataaka (nn), flag; 
അയാള്‍ വിജയപതാക 
ഉയര്‍ത്തി 
പതി ച സ്വ, സ്മ; 
പതിയോട്‌ ചേര്‍ന്നവള്‍ 
പത്നി 
പതിക്ക്‌ ഉര ൮, ല്ലി; 
ജലത്തുള്ളികള്‍ ഭൂമിയില്‍ 
പതിച്ചു 


പതിച്ചി paticci (nn), mid wife; 
പതിച്ചി വന്ന്‌ 
പ്രസവമെടുത്തു 


MALAYALAM ~ ENGLISH DICTIONARY 


പതിഞ്ഞ 
പതിഞ്ഞ ശബ്ദത്തില്‍ അയാള്‍ 
സംസാരിക്കുന്നു 


പതിഞ്ഞ pati~~a (adj), impressed; 


pati~~a (adj), meek; 


സീതാദേവിയുടെ 
പതിഞ്ഞ പാറ 
നമസ്ക്കരിച്ചു 
പതിനഞ്ച്‌ ഷി (അ), 
fifteen; പതിനഞ്ചാമത്തെ 
വയസ്സിലാണ്‌ മെട്രിക്കുലേഷന്‍ 
പരീക്ഷ പാസാകുന്നത്‌ 


കാലുകള്‍ 
ജനങ്ങള്‍ 


പതിനായിരം patinaayiraM 
(nn,num), ten thousand; 
പതിനായിരക്കണക്കിന്‌ 
ജനങ്ങള്‍ യോഗത്തില്‍ 
പങ്കെടുത്തു 

പതിനാല്‌ —patinaala—_(nn,nwm), 
fourteen; ഈ വള്ളത്തില്‍ 
കുറഞ്ഞത്‌ പതിനാലു 
പേര്‍ക്ക്‌ ഇരിക്കാം 
പതിനാറ്‌ —patinaaRa ദല), 
sixteen; പത്ത്‌ ആണ്‍കുട്ടികളും 
പതിനാറ്‌ പെൺകുട്ടികളും 
ഞങ്ങളുടെ 
ഗ്രൂപ്പിലുണ്ടായിരുന്നു 
പതിനെട്ട്‌ ഫ്ന (അ), 
eighteen; പതിനെട്ട്‌ 
പുരാണങ്ങളും 
വായിച്ചിട്ടുണ്ടോ 

പതിനേഴ്‌ —patineeZa_—(nn,num), 
seventeen; അവളുടെ പ്രായം 
മധുരപ്പതിനേഴാണ്‌ 
പതിനൊന്നാമത്തെ 
patinonnaamatte (nn,num), eleventh; 


Compiled & Edited by Dr.V. Saratchandran Nair 


335 





പതിനൊന്നാമത്തെ  enugiflaas 
രോഗിക്ക്‌ ബോധമില്ല 


പതിനൊന്ന്‌ 
eleven; 
പതിനൊന്ന്‌ 
താമസിക്കുന്നു 

പത്‌ patippikka (vt), stick; 
അവിടെ ഒരു ചിത്രം 
ചുവരില്‍ പതിപ്പിക്കുന്നു 


patipp? (nn), — edition; 


പു ലി പുതിയ 
പതിപ്പിറങ്ങിയിട്ടില്ല 


പതിമൂന്ന്‌ patimuunna (nn), thirteen; 


patinonna (nn,num), 
ഈ തെരുവില്‍ 
കുടുംബങ്ങള്‍ 


പതിമൂന്ന്‌ അശുഭമായ 
അക്കമാണെന്ന്‌ ചിലര്‍ 
വിശ്വസിക്കുന്നു 


പതിര്‌ patira (nn), chaff; നെല്ലും 
പതിരും വേര്‍തിരിക്കുന്നു 


പതിവ്‌ ഫ്ര (nn), custom; 
എല്ലാം പതിവുപോലെ 
നടക്കുന്നു 


പതിവ്രത pativRta (nn), faithful 
wife; അവള്‍ പതിവ്രതയാണ്‌ 


പതുക്കെ patukke (adv), slowly; 
വാഹനം പതുക്കെ നീങ്ങി 


പതുക്ക്‌ patukka (vt), keep as a 


seciet; അയാള്‍ എല്ലാം 
പതുക്കി വച്ചു 

പതുങ്ങ്‌ —patung2 ൮). crouch; 
അയാള്‍ അവിടെ പതുങ്ങി 
നിന്നു 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പതുപതുപ്പ്‌ — patupatuppa (adj), 
sofiness; നല്ല പതുപതുപ്പുള്ള 
മണ്ണാണിത്‌ 

പത്തല്‍ pattal (nn), stake used to 
make fence; പത്തലെടുത്ത്‌ 
അയാള്‍ പശുവിനെ ഓടിച്ചു 


പത്തായം pattaayaM (nn), granary; 
എലി പത്തായത്തില്‍ കടന്നു 
പരിശോധിച്ചു 

പത്തി patti (nn), row; 
പത്തിയിലുള്ള കാര്യം 
പത്തി patti (nn), expanded hood of a 


ഒന്നാം 


snake; പാമ്പിന്റെ പത്തി 
വിടര്‍ത്തി 

പത്തി patti (nn), plam of hand; 
കൈയ്യുടെ പത്തിയാണ്‌ 
വോട്ടു ചെയ്യാനുള്ള ഒരു 
അടയാളം 

പത്തിരി pattiri (nn), kind of cake 
made of rice; വീട്ടില്‍ പത്തിരി 


ഉണ്ടാക്കി 


പത്തുകോടി ര്‌ (nn), one 
hundred million; പത്തുകോടി 
ജനങ്ങള്‍ ഈ സംസ്ഥാനത്തുണ്ട്‌ 


പത്തേമാരി patteemaari (nn), kind 
of big boat, കടലില്‍ ഒരു 
പത്തേമാരി കണ്ടു 


പത്തൊമ്പത്‌ pattombata (nn,num), 
nineteen; പത്തൊമ്പത്‌ 
അംഗങ്ങളുള്ള ഒരു 
കമ്മിറ്റിയാണ്‌ തീരുമാനങ്ങള്‍ 
എടുക്കുന്നത്‌ 

പത്ത്‌ pata 2), ten; പത്തും 
പത്തും ഇരുപത്‌ 


പന്ഥാവ്‌ patthaava (nn), path; 
അയാള്‍ ആ പന്ഥാവിലൂടെ 
നീങ്ങി 


പത്ഥ്യം യമി (nn), diet in 
accordance to the medicine; 
വൈദ്യന്‍ പറഞ്ഞ 
പത്ഥ്യമെല്ലാം എടുത്തു 
പത്നി ബി 0). — wife; 
കുചേല പത്നി അവല്‍ 
തയ്യാറാക്ക്‌ 

പത്മം patmam (nn), lotus; 
പത്മത്തില്‍ ഇരിക്കുന്ന 
ബ്രഹ്മാവിന്റെ നാഭിയില്‍ 
നിന്ന്‌ ഈശ്വരന്‍ ഉണ്ടായി 
പത്മനാഭന്‍ ചന (nn), 


Lord vishnu; പത്മനാഭന്‍ പള്ളി 
കൊണ്ട്‌ കിടക്കുന്നു 


പത്മാസനം —patmaasanaM (അ), 
posture in yoga; അയാള്‍ 
പത്മാസനത്തില്‍ ഇരുന്നു 


പത്മരാഗം patmaraagaM (nn), ruby; 


പത്മരാഗം മനോഹരമായ 
രത്നമാണ്‌ 
പത്മവ്യൂഹം patmavyuuhaM 


(nn,comp), arrangement of army in the 
shape of lotus flower, അഭിമന്യു 


പത്മവ്യൂഹം ഭേദിച്ചു 
പ്ര്രം patRaM (nn), news paper; 
പ്രതത്തില്‍ വന്ന വാര്‍ത്ത 





പ്രരം ലീ ദ), ച്‌ 
ശകുന്തളയുടെ പത്രലേഖനം 
ദുഷ്യന്തനു വേണ്ടിയായിരുന്നു 
പ്ത്രം patRaM (nn), wing; 
പക്ഷിയുടെപത്രം 
ഒടിഞ്ഞുപോയി 


336 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





at(@o patRaM (nn), stamp paper; 
പ്രമാണ പ്ര്രത്തില്‍ എഴുതി 
പ്രതപ്രവര്‍ത്തനം 
patRapRavaRttanaM (nn), journalism; 
പ്രരപ്രവര്‍ത്തനം 
സത്യസന്ധമായിരിക്കണം 
പ്രര്രാസ്‌ patRaasa (nn), pomposity; 
അയാളുടെ പട്ടവും പത്രാസും 
ആരും ഇഷ്ടപ്പെട്ടില്ല 

പ്രതിക —patRika (nn), letter; 
അവള്‍ ഒരു പത്രിക എഴുതി 
പ്രതിക patRika (nn), news paper; 
ഇന്നത്തെ പത്രിക വന്നില്ല 
പഥം pathaM (nn), path; അയാള്‍ 
തന്റെ പഥത്തിലൂടെ 
സഞ്ചരിച്ചു 

പദം padaM (nn), word; 
പദങ്ങള്‍ക്കും അര്‍ഥമുണ്ട്‌ 
പദം padaM (nn), foot step; ഓരോ 
പദവും 
ശ്രദ്ധാപൂര്‍വ്വമായിരിക്കണം 
പദം padaM (nn), status; മന്ത്രി 
പദം നിലനിര്‍ത്താന്‍ 
കഠിനശ്രമം നടത്തി 


എല്ലാ 


പദം പാട്‌ padaMpaada (nn), stanza 
in a poem; അവര്‍ പദം പാടി 
നൃത്തം ചെയ്തു 

പദവി padavi (nn), rank; അയാള്‍ 
വലിയ പദവികളെ സ്വപ്നം 
കാണുന്നു 

പദവി ണി (nn), ലം; 
പദവിയും പണവും മാത്രമല്ല 
മനുഷ്യനെ നയിക്കേണ്ടത്‌ 


പദവിന്യാസം 
(nn,comp), ലിസ 
നര്‍ത്തകിയുടെ 
പദവിന്യാസത്തിനനുസരിച്ച്‌ 
താളം പിടിച്ചു 

പദവിന്യാസം —_padavinyaasaM 
(nn,comp), placing the word in poetry; 
കവിതയില്‍ പദവിന്യാസം 
ഒരു പ്രധാന ഘടകമാണ്‌ 
പദാര്‍ത്ഥം —padaaRtthaM (൧), 
material; എല്ലാ 
പദാര്‍ത്ഥങ്ങള്‍ക്കും വിലയേറി 
പദാര്‍ത്ഥം = padaaRtthaM =—(nn), 
matter; എല്ലാ 
പദാര്‍ത്ഥങ്ങള്‍ക്കും 
മൂന്നവസ്ഥകള്‍ ഉണ്ടാകും 
പദാവലി പില! (മേ), 
glossary; പദാവലി 
ക്രമരഹിതമായിരുന്നു 


പദ്ധതി 
അയാളുടെ 
പൊളിഞ്ഞു 

പദ്യം padyaM (nn), poetry; 
അവന്‍ ഒരു പദ്യം രചിച്ചു 
പന ഹ്മ (nn), 
പനയില്‍ 
കയറി 
പനങ്കള്ള്‌ ഉല. (nn), liquor 
from palm സം; പനയില്‍ നിന്ന്‌ 
പനങ്കള്ള്‌ എടുക്കുന്നു 
പനങ്കുല ഉഡി (അജി), 
bunch of palmyra fruits; പനങ്കുല 
കാണാന്‍ മനോഹരമാണ്‌ 


padavinyaasaM 
the feet; 





paddhati (nn), ല്ലി; 


പദ്ധതി 


palmyra tree; 
ചെത്തുകാരന്‍ 


337 


MALAYALAM -~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പനയോല panayoola (nn), palm leaf; 
പനയോല പണ്ട്‌ എഴുതാനുള്ള 
വസ്തുവായി ഉപയോഗിച്ചു 
പനി pani (nn), fever; എനിക്ക്‌ 
ഇന്നലെ പനിയായിരുന്നു 
പനിക്ക്‌ panikka (vi), be feverish; 
അവള്‍ക്ക്‌ പനിക്കുന്നു 
പനിനീര്‍ paniniiR (nn), rose water; 


കല, വള്ളി വന്നവരെ 
പനിനീര്‍ തളിച്ച്‌ സ്വീകരിച്ചു 
പനിമതി panimati (nn), moon; 
പനിമതി മാനത്ത്‌ 
പുഞ്ചിരിച്ചു 


പന്തം pantaM (nn), torch; പകല്‍ 


ആരും പന്തം 
കത്തിക്കാറില്ലല്ലോ 
പന്തയം മുഖീ (nn), 19% 


പന്തയത്തില്‍ ആമ ജയിച്ചു 
പന്തലിക്ക്‌ pantalikka (vi), grow and 


spread 1൫. ച ലിമ; 
പയറുവള്ളികള്‍ ഇവിടെ 
പന്തലിക്കുന്നു 


പന്തല്‍ pantal (nn), pandal; വീട്ടു 
മുറ്റത്ത്‌ ഒരു പന്തലിട്ടു 

പന്തി ലി (nn), row; ഒന്നാം 
പന്തിയില്‍ അവര്‍ ഇരുന്നു 
പന്ത്‌ panta (nn), ball; കുട്ടികള്‍ 
പന്ത്‌ എറിയുന്നു 

പന്ത്രണ്ട്‌ = pantRaNTa_—(nn,num), 
twelve; ഒരു ഡസണ്‍ എന്നാല്‍ 
പ്ര്ത്രണ്ട്‌ എണ്ണമാണ്‌ 

പന്നഗം pannagaM (nn), ബല്യ; 
കേരളത്തിലെ ജനങ്ങള്‍ 
പന്നഗത്തിനെ ആരാധിക്കുന്നു 


പന്നച്ചെടി ഥാന (comp 24), 
നേ; പന്നച്ചെടികള്‍ ഇവിടെ 
ധാരാളം വളര്‍ന്നു കിടക്കുന്നു 
പന്നി ഷി (nn), നിള; പന്നികള്‍ 
ചെളിയില്‍ കളിക്കുന്നു 

പന്നിത്തേറ്റ pannitteeRRa (comp n), 


pig's tusk; പന്നിത്തേറ്റ കൊണ്ട്‌ 
മുറിഞ്ഞു 


പന്നിയിറച്ചി panniyiRacci (nn), 


pork; ഞാന്‍ പന്നിയിറച്ചി 
കഴിച്ചിട്ടില്ല 

പന്നിയെലി panniyeli (nn), 
bandicoot; പറമ്പില്‍ കുറെ 
പന്നിയെലികളുണ്ട്‌ 


പമ്പ pamba (nn), important river in 
Kerala; പമ്പയില്‍ കുളിച്ച്‌ 
അവര്‍ മലകയറി 

പമ്പരം pambaraM (nn), top; കുട്ടി 
പമ്പരം വാങ്ങി 


പമ്പ്‌ pamba (nn), pump; അയാള്‍ 
പമ്പ്‌ ശരിയാക്കി 
പപ്പടം pappaTaM = മജ), 
പപ്പടം പൊടിച്ച്‌ കഴിച്ചു 
പപ്പായ papaya (nn), pappaya; 
പപ്പായ മരത്തില്‍ പപ്പയ്ക്ക 
പഴുത്തു കിടക്കുന്നു 

പരമ്മ്‌ pamma (vi), crouch; അയാള്‍ 
അവിടെ പമ്മി നിന്നു 

പയര്‍ payaR (nn), beans; 
തോട്ടത്തില്‍ പയര്‍ വിളഞ്ഞു 
കിടക്കുന്നു 


papad; 





338 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പെരുംപയര്‍  perumpayaR (nn), 
french beans; പെരുംപയര്‍ 
വള്ളി പടര്‍ന്നു 

പയറ്റ്‌ payaRRa (vi), excercise in 
arms; ഒതേനന്‍ പയറ്റ്‌ നടത്തി 
പയ്യെ ൮൦ (4൧%), 
അയാള്‍ പയ്യെ നടന്നു 
പര para (adj), other; 
പരസഹായം 
നടക്കാന്‍ പറ്റില്ല 
പരകായം parakaayaM (nn,comp), 
another body; അയാളുടെ 
ആത്മാവ്‌ പരകായത്തില്‍ 
പ്രവേശിച്ചു 


slowly; 


എനിക്ക്‌ 
ഇല്ലാതെ 


പരക്ക്‌ parakka (vi), spread(physical); 


പ്രഭാതത്തില്‍ 
പരന്നു 


പരക്ക്‌ parakka (vi), spread; ആ 
വാര്‍ത്ത എല്ലായിടത്തും 
പെട്ടെന്നു തന്നെ പരന്നു 
പരന്ന paranna (adj), flat; ഒരു 
പരന്ന പാത്രത്തില്‍ 
കുറേപ്പഴങ്ങള്‍ കൊണ്ടുവന്നു 
പരമ്പര parambara (nn), lineage: 
പരമ്പരയിലെ ഒടുവിലത്തെ 
രാജാവായിരുന്നു അദ്ദേഹം 


പരലുപ്പ്‌ paraluppa (മജ), 


crystaline salt; പരലുപ്പിന്‍റെ 
വെള്ളം കറിയിലൊഴിച്ചു 


വെളിച്ചം 


പരവതാനി paravataani (nn), carpet; 


മന്ത്രി പരവതാനിയിലൂടെ 
നടന്നു വന്നു 


പരിചയപ്പെട്‌ paricayappeTa (vt), 
introduce, ഞങ്ങള്‍ കഴിഞ്ഞ 
ആഴ്ച പരിചയപ്പെട്ടു 
പരിചയമുള്ളവന്‍ 
paricayamuLLavan (nn), acquaintance; 
എനിക്ക്‌ 


പരിചയമുള്ളവനാണ്‌ അയാള്‍ 
പരിതാപകരമായ 
paritaapakaramaya (adj), _pitiable; 
ഇപ്പോള്‍ അയാളുടെ നില 
വളരെ 
പരിതാപകരമായതാണ്‌ 


പരിശോധിക്ക്‌ pariSoodhikka (vt), 
check; അധ്യാപകന്‍ എല്ലാ 
നോട്ടുപുസ്തകങ്ങളും 
പരിശോധിക്കുന്നു 


പരിശോധിക്ക്‌ pariSoodhikka (vt), 
examine; ഡോക്ടര്‍ രോഗിയെ 
പരിശോധിക്കുന്നു 


പരിശ്രമിക്ക്‌ pariSRamikka (vi), try; 
കൂട്ടി നന്നായി പരിശ്രമിക്കുന്നു 
പരിസരം parisaraM രജ), 
surrounding; വീടും പരിസരവും 
വൃത്തിയായി സൂക്ഷിക്കണം 


പരുത്തി parutti (nn), cotton; അത്‌ 
പരുത്തികൊണ്ടുള്ള 
വസ്ത്രമാണ്‌ 

പരുപരുത്ത ഗ്വാ (adj), 
rough; പരുപരുത്ത 
സ്വഭാവക്കാരനായിരുന്നു 
അയാളെന്ന്‌ 
പിന്നീടാണറിഞ്ഞത്‌ 
പരുപരുത്ത paruparutta 
coarse; ചുവരിന്റെ 
പരുപരുത്തതായിരുന്നു 


(adj), 
പ്രതലം 


339 


MALAYALAM - ENGLISH DICTIONARY 


പര്‍ദ്ദ paRdda (nn), purdha worn by 
muslim woman; കുഞ്ഞിപ്പാത്തുമ്മ 
പര്‍ദ്ദ അണിയാറില്ല 


പര്‍വ്വതം paRvvataM (nn), mountain; 


ഇന്ത്യയുടെ വടക്കു ഭാഗത്തു 
ഹിമാലയപര്‍വ്വതം സ്ഥിതി 
ചെയ്യുന്നു 

പലക palaka (nn), plank; 
ഒരു പലകമേല്‍ ഇരുന്നു 
പലിശ 
അയാള്‍ 
വാങ്ങുന്നു 
പല്ലി palli (nn), lizard; പല്ലി ഒരു 
ഷഡ്പദത്തെ പിടിച്ചു 

alg] palla (nn), tooth; കുഞ്ഞിന്‍റെ 
വായില്‍ പല്ലു മുളച്ചു 


പല്ലിളിക്ക്‌ pallaiLikke (comp vb), 


രവി 


paliSa (nn), _ interest; 


കൊള്ളപ്പലിശ 


ജ്ല കുരങ്ങന്‍ പല്ലിളിച്ചു 
കാട്ടി 
പള്ളി 4 അ), church; 


ക്രിസ്ത്യാനികളുടെ പള്ളിയില്‍ 
പ്രാര്‍ത്ഥനാഗീതം പാടുന്നു 
പള്ളി paLLi (nn), mosque; അവര്‍ 
പള്ളിയില്‍ നിസ്ക്കരിക്കാന്‍ 
പോയി 


പ്രഴം paZaM (nn), fruit, അവന്‌ 
പഴം വലിയ ഇഷ്ടമായിരുന്നു 
പഴഞ്ചൊല്ല്‌ — paZa-colla (൧), 
proverb; അമ്മയ്ക്കു ധാരാളം 
പഴഞ്ചൊല്ലുകള്‍ അറിയാം 
പഴയ paZaya (adj), old; അവിടെ 
പഴയ ഒരു ക്ഷേത്രമുണ്ട്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 





പഴുപ്പ്‌ സ്ഥ ദ), ലട 
മുറിവുകളില്‍ നിന്ന്‌ പഴുപ്പ്‌ 
വരുന്നുണ്ടായിരുന്നു 

പറക്ക്‌ —paRakka = (vi), മും 
പക്ഷികള്‍ ആകാശത്ത്‌ 
പറക്കുന്നു 

പറയ്‌ paRaya (vi), say; ഇപ്പോള്‍ 
പറയുക വയ്യ 

പറിച്ചെടുക്ക്‌ paRicceTukka (vt), 
pluck; കുട്ടി പൂക്കള്‍ 
പറിച്ചെടുക്കുന്നു 


പറ്റി paRRi (in), about; അവര്‍ 
പല കാര്യങ്ങളെ പറ്റി ചര്‍ച്ച 
ചെയ്തു 

പാചകംചെയ്യാത്ത 
paakaMcayyatta (adj), raw; പാചകം 
ചെയ്യാത്ത 
ഭക്ഷണപദാര്‍ഥങ്ങള്‍ 
ഭക്ഷിക്കരുത്‌ 

പാചകം paacakaM (nn), cooking; 
അമ്മയുടെ പാചകം വളരെ 
നന്നായിരുന്നു 

പാചകകല — paacakakala (nn), 
cookery; എനിക്ക്‌ പാചക കല 
തീരെ വശമില്ല 

പാട്‌ paaTa (nn), scar; കൈയ്യില്‍ 
നിറയെ പാടാണ്‌ 


പാട്‌ paaTa (nn), difficulty; വളരെ 
പാട്‌ പെട്ടാണ്‌ അവനെ 
രക്ഷിച്ചത്‌ 

പാട്‌ റമ (nn), _ suffering; 
കുഴിവെട്ടുന്നവര്‍ വളരെ 


പാട്പെട്ട്‌ കുഴിവെട്ടുന്നു 


340 


MALAYALAM - ENGLISH DICTIONARY 





പാട്‌ paaTa (vi), sing, അവന്‍ 


നന്നായി പാടും 
പാട്ട paaTTa (nn), tin; 
പാട്ടയില്‍ ധാന്യം നിറച്ചു 


ഒരു 


പാട്ട്‌ paatta (vb), song; അവന്‍ 
നന്നായി പാട്ടു 
പാടുമായിരുന്നു 

പാത്രം paatRaM (nn), vessel; ഒരു 
ചെറിയ പാത്രം കൊണ്ടു 
വരൂ 


പാദം paadaM (nn), foot; അവന്റെ 
പാദം കഴുകി 


പാദസരം paadsaraM (nn), anklet; 


അവള്‍ പാദസരം 
അണിഞ്ഞിരുന്നു 

പാമ്പ്‌ = paamba = (nn), __ snake; 
പാമ്പുകള്‍ക്ക്‌ മാളമുണ്ട്‌ 
പരായ paaya (nn), mat; അവള്‍ 
പായയില്‍ കിടന്നു 

പായല്‍ ലി (22), ലിജ; 
കുളത്തില്‍ നിറയെ 
പായലായിരുന്നു 

പാരമ്പര്യം parambaryaM = (nn), 
tradition; പാരമ്പര്യത്തിന്‍റെ 
നിഷേധമാണ്‌ അയാളുടെ 
കൃതികള്‍ 

പാലം paalaM (nn), bridge; പാലം 
കടക്കുന്നതുവരെ നാരായണ 
നാരായണ 

പാലുകറക്ക്‌ —paalukaRkke (൮), 
milk മം ജേ അയാള്‍ 
പശുവിന്റെ പാലുകറക്കുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 





341 





പാല്‌ paala (nn), milk; പാല്‌ ഒരു 
സമീകൃത ആഹാരമാണ്‌ 
പാവ paava (nn), doll; കുട്ടിക്ക്‌ 
കളിക്കാന്‍ പാവ വേണം 


പാവാട സ (nn), 
അവള്‍ പാവാട ഉടുത്തു 


പാള pala (nn), fruit stalk of a palm 
with its calyx; കവുങ്ങില്‍ നിന്ന്‌ 
പാള വീണു 

പാഴാക്ക്‌ paaZaakka (v1), waste; 
ഒരു അവസരം പാഴാക്കാന്‍ 
അയാള്‍ക്കു മനസ്സുവന്നില്ല 


skirt; 


പാറ paaRa (nn), rock; പാറ 
പൊടിഞ്ഞാണ്‌ മണല്‍ 
ഉണ്ടാകുന്നത്‌ 


പിച്ചനടക്ക്‌ piccanaTakke (comp n), 
walk with faltering steps; കുട്ടി 
പിച്ച നടക്കുന്നു 

പിച്ചാത്തി piccaatti (nn), kitchen 
knife; ഞാന്‍ പിച്ചാത്തികൊണ്ട്‌ 
പച്ചക്കറികള്‍ അരിഞ്ഞു 


പിച്ച്‌ picca iv), pinch; കുട്ടിയെ 


കൂട്ടുകാരന്‍ പിച്ചി 
പിഞ്ഞാണം pi-~aaNaM_— (nn), 
porcelain; പിഞ്ഞാണത്തില്‍ 


അല്പം പഞ്ചസാര വേണം 
പിഞ്ഞാണം pi~~aaNaM (nn), china 


pottery; ചൈന 
പിഞ്ഞാണംകൊണ്ടു അനവധി 
കാഴ്ച വസ്തുക്കള്‍ 
നിര്‍മ്മിക്കുന്നു 


പിടക്കോഴി piTakkooZi (nn), hen; 
പിടക്കോഴി മുട്ടയിടുന്നു 





MALAYALAM -~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പിടലി piTali (nn), മിടു 
അയാളുടെ പിടലിക്ക്‌ വേദന 
അനുഭവപ്പെട്ടു 

പിടിക്ക്‌ = piTikka (vt), catch; 


നിലത്തു വീഴുന്നതിനു മുമ്പെ 
പന്ത്‌ അയാള്‍ പിടിച്ചു 


പിടിച്ചടക്ക്‌ piTiccaTakka (vt), seize; 
അക്ബര്‍ ആ പ്രദേശം 
പിടിച്ചടക്കി 

പിണ്ഡം piNDaM ൫൭), mass; 
പദാര്‍ത്ഥത്തിന്റെ പിണ്ഡം 
അളക്കുന്നതെങ്ങിനെയാണ്‌? 
പിത്തം pittaM (nn), bile; വാതം, 
പിത്തം, കഫം എന്നിവ 
ത്രിദോഷങ്ങളാണ്‌ 


പിന്നെ pinne (adv), then; അവിടെ 
നം 
ന്നെ അയാളെ കണ്ടിട്ടില്ല 


പിന്‍വലിക്ക്‌ സ്ഭ ൫൧. 
withdraw; മുഖ്യമന്ത്രി തന്റെ 
അഭിപ്രായം പിന്‍വലിച്ചു 
പിന്ന്‌ pin (nn), pin; ഒരു ചെറിയ 
പിന്നു കൊണ്ട്‌ അയാള്‍ 
കുത്തി 

പിരിക്ക്‌ pirikka (v1), twist; രാമന്‍ 
ck ole പിരിച്ചു 


(vi), twist; 


കമ്പി 


[ 
മാട്‌ 

രിയുന്നു 
പിശാച്‌ piSaaca (nn), satan; 
പിശാച്‌ പാമ്പിന്‍റെ രൂപത്തില്‍ 
വന്ന്‌ ആദത്തോട്‌ 
വിലക്കപ്പെട്ട കനി ഭക്ഷിക്കാന്‍ 
പറഞ്ഞു 


പിശുക്കനായ piSukkanaaya (adj), 
stingy; വളരെ പിശുക്കനായ 
മനുഷ്യനാണ്‌ അയാള്‍ 
പിളര്‍ക്ക്‌ pilaRkka (v1), break; 
പഴയ ചുമര്‍ പിളര്‍ക്കണം 
പിഴ piZa (nn), fine; 
താമസിച്ചതിന്‌ പിഴയടക്കണം 
പിഴയ്ക്കാതെ —piZykkaate (in), 
without fail; ഒന്നും പിഴയ്ക്കാതെ 
എല്ലാം ചെയ്തുതീര്‍ത്തു 
പിഴിയ്‌ piziya (v1), squeeze; രാധ 
പഴങ്ങളുടെ ചാറ്‌ പിഴിയുന്നു 
പിഴിയ്‌ — piziya ൨. 
അവള്‍ തുണി പിഴിഞ്ഞു 


wring; 





പിറകില്‍ ച (adj), back; 
പിറകിലേക്ക്‌ തിരിഞ്ഞു 
നോക്കരുത്‌ 

പിറക്ക്‌ pikakke (vi), be born; 


നങ്ങേലിക്ക്‌ ഒരുണ്ണി പിറന്നു 


പിറന്നാള്‍ piRannal (nn), birth day; 
എന്‍റെ പിറന്നാള്‍ ഒരിക്കലും 


ആഘോഷിക്കാറില്ല 
പിറവി ൧൦ (nn), __ birth; 
അവന്റെ പിറവിയറിഞ്ഞ്‌ 


പണ്ഡിതന്മാര്‍ വന്നെത്തി 
പിറുപിറുക്ക്‌ piRupiRukka (vi), 
murmur; എന്തിനാണ്‌ അയാള്‍ 
പിറുപിറുക്കുന്നത്‌ 

പീള piiLa (nn), secretion in the eyes; 
അയാളുടെ കണ്ണില്‍ പീള 
കെട്ടി 


342 


MALAYALAM - ENGLISH DICTIONARY 





ക puka (nn), smoke; മുറിയില്‍ 
സിഗരറ്റിന്റെ പുക കാരണം 


ഇരിക്കാന്‍ വയ്യ 

പുകക്കുഴല്‍ — pukakkuZal (nn), 
chimney; പുകക്കുഴലിലൂടെ 
പുകവരുന്നു 


പുകയില pukayila (nn), tobacco; 


പുകയിലയില്‍ നിക്കോട്ടിന്‍ 
എന്ന വിഷവസ്തു 
അടങ്ങിയിരിക്കുന്നു 


പുകയ്‌ ധിദ്യര (൮), smoke; 
വീട്ടിനുള്ളില്‍ തീ പുകയുന്നു 
പുകഴ്ത്ത്‌ pukaZtta (vt), praise; 
പുകഴ്ത്തുന്നതു കേള്‍ക്കാന്‍ 
പലര്‍ക്കും ഇഷ്ടമാണ്‌ 
പുച്ഛിക്ക്‌ pucchikka (vt), look down 
upon; അയാള്‍ എല്ലാവരെയും 
പുച്ഛിക്കുന്ന 

പുഞ്ചിരിക്ക്‌ pu-cirikka (vi), smile; 


കുട്ടി മനോഹരമായി 
പുഞ്ചിരിക്കുന്നു 

പുതപ്പ്‌ putapp2 (nn), blanket; 
തണുപ്പുകാലത്ത്‌ പുതപ്പ്‌ 
അത്യാവശ്യമാണ്‌ 

പുതിയ putiya (adj), new; അത്‌ 
പുതിയ ഒരുതരം 
വസ്ത്രമാണ്‌ 

പുതുവര്‍ഷം putuvaR$aM (adj), 
new year; പുതുവര്‍ഷത്തിന്റെ 


പുലരിയില്‍ അയാള്‍ വന്നു 


പുത്തനായ puttanaaya (adj), novice; 


പുത്തനായ അനുഭവങ്ങള്‍ക്ക്‌ 
വേണ്ടിയാണ്‌ അയാള്‍ യാത്ര 
ചെയ്യുന്നത്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 


343 








പുനഃസ്ഥാപിക്ക്‌ — punasthaapikka 
(vt), replace; ഗ്രാമത്തിലെ 
വായനശാല 
പുനഃസ്ഥാപിക്കുവാനുള്ള 


ശ്രമം നടന്നില്ല 


പുന്ന ഉമ (nn), tree (calophyllum 
inophyllum); പുന്ന പൂത്തു, 
പൂമണം പരന്നു 
പുരാതനകാലം —puraatanakaalaM 
പുരാതനകാലത്ത്‌ 
ഗുഹകളില്‍ 


(nn), ancient; 
മനുഷ്യര്‍ 
താമസിച്ചിരുന്നു 
പുരികം purikaM (nn), eye brow; 
കണ്ണില്‍ തട്ടേണ്ടത്‌ 
പുരികത്തില്‍ തട്ടി 
പുരുഷലിംഗം puru$aliMgaM (nn), 
penis; പുരുഷലിംഗത്തിന്റെ 
അഗ്ര ചര്‍മ്മം നീക്കം 
ചെയ്യുന്ന കര്‍മ്മത്തിന്‌ 
പരിച്ഛേദന കര്‍മ്മം എന്നു 
പറയുന്നു 
പുരോഹിതന്‍ —puroohitan (nn), 
priest; പുരോഹിതന്‍ 
പ്രാര്‍ത്ഥന തുടങ്ങി 
പുലര്‌ pulara (v1), day breaks open; 
നേരം പുലരാന്‍ ഇനി കുറച്ചു 
സമയമേയുള്ളൂ 
പുലി puli (nn), tiger; പുലി 
അതിന്‍റെ ഇരയെ കടിച്ചു 
കിറി 

pulla (nn), 


പള തിന്നുന്നു 


പുല്ല്‌ തിന്ന്‌ pullatinna (nn), graze 
the grass; ആടുമാടുകള്‍ക്ക്‌ 


ടട; പശു 


MALAYALAM - ENGLISH DICTIONARY 


പുല്ലു തിന്നുന്നതിന്‌ പ്രത്യേകം 
സ്ഥലം ഉണ്ടാക്കി 

പുസ്തകം pustakaM (nn), book; 
അയാള്‍ ഒരു പുസ്തകം 
എഴുതി 

പുളി puli (nn), tamarind; പുളി 
ഉപയോഗിച്ചു മീന്‍കറി വച്ചു 
പുളി ധി (nn), tamarind tree; 
പുളിമരത്തില്‍ നിറയെ 
പുളിയാണ്‌ 

പുളിക്കുന്ന puLikkunna (adj), sour; 
പുളിക്കുന്ന ഒരു ദ്രാവകമാണ്‌ 
അവര്‍ കുടിക്കാന്‍ തന്നത്‌ 
പുള്ളിപ്പുലി ധ്യ (nn), 
leopard; പുള്ളിപ്പുലികളുടെ 
ശരീരത്തില്‍ പുള്ളിയുണ്ട്‌ 
പുഴുങ്ങ്‌ puZuyya (vt), boil; കപ്പ 
പുഴുങ്ങി ഞങ്ങള്‍ കഴിച്ചു 


പുറം —puRaM (adj), _ outside; 
പുറത്തുനിന്നു വരുന്ന 
ആള്‍ക്കാര്‍ ഇവിടെ 
ഇരിക്കണം 

പുറം puRaM (44), exterior, 
വീട്ടിഒ പുറം പൂശാന്‍ 


പെയിന്റ്‌ വാങ്ങി 


പുറം puRaM (nn), back; പുറം 
വേദനകൊണ്ട്‌ അയാള്‍ കുറെ 
കഷ്ടപ്പെട്ടു 


പുറംകൈ puRaMkai (nn), back of 


the hand; അയാള്‍ ആ പാത്രം 
പുറംകൈകൊണ്ട്‌ തട്ടി 
ക്കളഞ്ഞു 





Compiled & Edited by Dr.V. Saratchandran Nair 





പുറത്തുവര്‌ —puRattuvara ൫). 
come out; സ്‌ക്കൂള്‍ വിട്ടതോടെ 
കുട്ടികള്‍ പുറത്തു വന്നു 
പുറത്തേക്കുള്ളവഴി 
puRatteekkuLLavaZi (nn), ഒ 
പുറത്തേയ്ക്കുള്ള 
വഴിയിലൂടെ തന്നെ പുറത്തു 
പോകണം 


പുറത്ത്‌ puRatta (adv), outside; 
പുറത്ത്‌ ആരോ 
കാത്തുനില്‍ക്കുന്ന 


പുറത്ത്പോക്‌ puRattapooke (vi), 
go out; അയാള്‍ വന്നയുടനെ 
പുറത്തേക്കുപോയി 

പൂക്ക്‌ — pukka ൮൭൮. blossom; 
ചെടികള്‍ വസന്തത്തില്‍ 
പൂക്കുന്നു 

പൂച്ച puucca (nn), cat; പൂച്ച ഒരു 
വളര്‍ത്തുമൃഗമാണ്‌ 
പൂച്ചക്കണ്ണന്‍ puuccakkNNan 
(nn,comp), cat eyed fellow; അയാള്‍ 
ഒരു പൂച്ചക്കണ്ണനായിരുന്നു 
പൂജ്യം — puujyaM (nn), മജ; 
പൂജ്യത്തില്‍ നിന്നാണ്‌ ഞാന്‍ 
ആരംഭിച്ചത്‌ 

പൂട ധന (nn), small feathers; 
പക്ഷിയുടെ പൂട നനഞ്ഞു 


പൂട്ട്‌ റിന്ന (nn), lock; വീട്‌ 
വലിയ പൂട്ടുകൊണ്ട്‌ പൂട്ടി 


പൂട്ട്‌ ന്ന ൧൧, lock; ഞാന്‍ 
ഓഫീസില്‍ വന്നപ്പോള്‍ 
മുറികള്‍ എല്ലാം 


പൂട്ടിക്കിടക്കുന്നു 


MALAYALAM ~ ENGLISH DICTIONARY 


പൂനിലാവ്‌ puunilaava (nn,comp), 


beautiful moon shine; 
പൂനിലാവിന്‍്റെ മനോഹാരിത 
ഞങ്ങള്‍ കണ്ടുനിന്നു 


പൂന്തേന്‍ ൧൦൦ (nn,comp), honey 


in flowers; വണ്ട്‌ പൂന്തേന്‍ 
നുകര്‍ന്നു 

പൂന്തോട്ടം puuntooTTaM ദല, 
garden; പൂന്തോട്ടത്തില്‍ 


പൂക്കളൊന്നും ഇപ്പോഴില്ല 


പൂമ്പാറ്റ puumbaaRRa (nn), butterfly; 


പൂമ്പാറ്റകള്‍ 
നുകര്‍ന്നു 
പൂമ്പൊടി റധന്ന (nn), pollen 
grains; പൂവില്‍ നിന്ന്‌ 
പൂമ്പൊടി പൊഴിഞ്ഞു. 

പൂപ്പ്‌ 8 (nn), fungi formed on 
old things; ആ റൊട്ടിയില്‍ 
പൂപ്പ്‌ പിടിച്ചു 

പൂമാല puumaala (nn,comp), garland 
of flowers; അവള്‍ ഒരു പൂമാല 
കഴുത്തിലണിഞ്ഞു 


പൂമുഖം puumukhaM (nn), portico; 


പൂന്തേന്‍ 


പൂമുഖത്ത്‌ ആരോ വന്നു 
നില്‍ക്കുന്നു 

പൂമൊട്ട്‌ puumoTTa (ആമ), 
flower bud; കുട്ടി പൂമൊട്ട്‌ 
പറിച്ചു 


പൂയം punyaM (nn), eighth lunar day: 


പൂയം ഒരു നക്ഷത്രമാണ്‌ 
പൂരം ധരി (nn), festival on a 
Junar day at Thrissur; പൂരത്തിന്‌ 
വെടിക്കെട്ടുണ്ടായിരുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 


പൂരക puuraka (adj), complementary, 
അതിനോട്‌ പൂരകമായ 
ഒരവസ്ഥ അവിടെ 
ഉണ്ടായിരുന്നു 

ത്ത ഉ (adj), blossomed; 
പൂത്തമരങ്ങള്‍ക്കിടയിലൂടെ 
ഞങ്ങള്‍ നടന്നു 


പൂരാടം puuraaTaM (nn), twentieth 
lunar day; പൂരാടത്തില്‍ 
പിറന്നവന്‍ 

പൂരി puuri (nn), cake fried in oil; 
അമ്മ പൂരി ഉണ്ടാക്കി 
പൂര്‍ണ്ണ — puuRNNa (adj), 
പൂര്‍ണ്ണചന്ദ്രന്‍ മാനത്തുദിച്ചു 
പൂര്‍ണ്ണ puuRNNa (adv), complete; 
അവരുടെ ജോലിയെല്ലാം 
പൂര്‍ണ്ണമായപ്പോള്‍ ശമ്പളം 
ഭക 

പൂര്‍ണ്ണം puuRNNaM ൫൮, 
completion, അയാള്‍ക്ക്‌ ഒന്നും 
പൂര്‍ണ്ണമാക്കാന്‍ കഴിയാറില്ല 
പൂര്‍ണ്ണമായി puuRNNamayi (adv), 
completely; രോഗം പൂര്‍ണ്ണമായി 
മാറിയശേഷം അയാള്‍ 
ആശുപത്രി വിട്ടു 
പൂര്‍ണ്ണവിരാമം 


puuRNNaviraamaM (nn,comp), full stop; 
അയാള്‍ തന്റെ രചനയ്ക്ക്‌ 
പൂര്‍ണ്ണ വിരാമമിട്ടു 
പൂര്‍ണ്ണിമ puuRNNima (nn), full 
moon day; അന്ന്‌ 
പൂര്‍ണ്ണിമയായിരുന്നു 


full; 





345 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പൂര്‍ത്തിയാക്ക്‌ puuRuiyaakka (v1), 


complete; അയാള്‍ക്ക്‌ ആ ജോലി 
പൂര്‍ത്തിയാക്കാന്‍ കഴിഞ്ഞില്ല 
പൂര്‍വ്വ (adj), eastern; 
പൂര്‍വ്വ ഭാഗത്തുനിന്ന്‌ 
വന്നവന്‍ 

പൂര്‍വ്വജന്മം 


(nn,comp), 


puuRwva 


puuRvvajanmaM 
previous birth; 
പൂര്‍വ്വജന്മ സുകൃതം 
കൊണ്ടാണത്രേ ഈ ജന്മം 
സുഖമായി ജീവിക്കുന്നത്‌ 
പൂര്‍വ്വദിക്ക്‌ 
(nn,comp), eastern 
aQeqdlena നിന്ന്‌ 
പണ്ഡിതന്മാര്‍ വന്നു 
പൂര്‍വ്വഭാഗം puuRvvabhaagaM 
(nn,comp), eastern side; 
പൂര്‍വ്വഭാഗത്തുനിന്ന്‌ 
ഉത്തരഭാഗത്തേക്ക്‌ 
നിന്നു. 
പൂര്‍വ്വാധികം 
(adj), സൂ ൭൧ ഉപ; 
പൂര്‍വ്വാധികം ഭംഗിയായി 


ഉത്സവം ആഘോഷിക്കപ്പെട്ടു 
പൂര്‍വ്വികര്‍ — puuRviikaR (nn), 
ancestor; പൂര്‍വ്വികര്‍ ഉണ്ടാക്കി 
വച്ച സല്‍പ്പേര്‌ അയാള്‍ 
കളഞ്ഞു കുളിച്ചത്രേ 
പൂവന്‍കോഴി puuvankooZi (nn), 
cock; പൂവന്‍ കോഴിക്ക്‌ 
പൂവുണ്ട്‌ 

പൂവിടല്‍ puuviTal (nn), decorating 
the yard with flower, ഓണത്തിന്‌ 
പൂവിടല്‍ പ്രധാനമാണ്‌ 


puuRwadikka 
side; 


ചില 


നോക്കി 


puuRwvadhikaM 


പൂവ്‌ ധര ൫), __ flower, 
ചെടിയില്‍ പൂവ്‌ വിരിഞ്ഞു 
പൂശ്‌ puuSa (vt), paint; മുറിയില്‍ 
പച്ച നിറം പൂശുന്നു 

പൂശ്‌ puuSa (v1), smear; അവള്‍ 
മുഖത്തു ചായം പൂശി 

പൂള്‌ puula (v1), cut into pieces; 
അമ്മ മാങ്ങ പൂളി 


പൂഴി puuZi സ്മി, ടമ; 
പൂഴിയില്‍ കുട്ടികള്‍ ഓടി 
ക്കളിച്ചു 

പൂഴ്ത്തിവയ്പ്‌ puuZttivaypa 
(nn), hiding things; 
പൂഴ്ത്തിവയ്പും 
കരിഞ്ചന്തയും തടയണം 
പൂഴ്ത്ത്‌ ധര (vt), വി 
something; അവര്‍ 
എന്തൊക്കെയോ പൂഴ്ത്തി 
വയ്ക്കുന്നു 

പൃഥ്വി pRathvi (nn), earth; 
പൃഥ്വിയില്‍ കണ്ട 
കാഴ്ചകളെല്ലാം വളരെ 


ഭംഗിയായിരിക്കുന്നു. 

പൃഷ്ഠം pROSThaM (nn), back side; 
അയാള്‍ പൃഷ്ഠം ചൊറിഞ്ഞു 
കൊണ്ടിരിക്കുന്നു 
പെങ്ങള്‍ 00. 
(address by brothers); 
ഇന്നലെ വന്നു 
പെടുക്ക്‌ peTukka (vi), urinate; 
അവന്‍ പെടുക്കുന്നു 

പെട്ട നം (nn), female bird; 
പെട്ടയില്‍ ഒന്നിനെ എനിക്കു 
തരൂ 


(nn,ks), sister 
പെങ്ങള്‍ 





MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പെട്ടകം — peTTakaM 
നോഹയുടെ പെട്ടകം 
പെട്ടി peTTi (nn), box; ആ പെട്ടി 
നിറയെ പണമായിരുന്നു 


(nn), box; 


പെട്ടെന്ന്‌ peTTenna (adv), soon; 
അയാള്‍ പെട്ടെന്നു 
തിരിച്ചുവന്നു 


പെട്ടെന്ന്‌ peTTenna (adv), suddenly; 
പെട്ടെന്ന്‌ വന്ന മഴ കാരണം 
കളി നിര്‍ത്തിവച്ചു 


പെട്ടെന്ന്‌ peTTenna (2൧), 
immediately; പെട്ടെന്ന്‌ ഒരാള്‍ 
ചാടി വീണു 

പെട്രോളിയം peTRooLiyaM (nn), 
petroleum; പെട്രോളിയം 
ഭൂമിയില്‍ നിന്നു 
കുഴിച്ചെടുക്കുന്നു 

പെട്രോള്‍ peTRooL (nn), petrol; 
അയാള്‍ സ്‌ക്കൂട്ടറില്‍ 


പെട്രോള്‍ നിറച്ചു 


പെണ്‍കുഞ്ഞ്‌ peNku~~a (comp nn), 
female child; അവര്‍ക്ക്‌ ഒരു 
പെണ്‍ കുഞ്ഞു പിറന്നു 
പെണ്‍കുട്ടി peNkuTTi (nn), girl; 
പെൺകുട്ടികള്‍ ഓടികളിക്കുന്നു 
പെണ്‍കുതിര peNkutira (nn,comp), 
mare; പെണ്‍കുതിര പതുക്കെ 
ഓടി 

പെണ്ഡുലം — peNDulaM ദ), 
pendulam; ക്ലോക്കില്‍ 
പെണ്ഡുലം നിശ്ചലമായ്‌ 
പെണ്ണാള്‍ ബിഷ. (nn), female 
worker; പെണ്ണാള്‍ക്ക്‌ കൃത്യമായ 
കൂലി കൊടുത്തില്ല 


പെണ്ണ്‌ സി (൧), woman; 
ആണും പെണ്ണും കെട്ടവന്‍ 

ഒ peNNa = (nn), ബ്ര 
പെണ്ണൊരുവ്പെട്ടാല്‍ ബ്രഹ്മനും 
നടുങ്ങും 

പെണ്‍ peN (adj), female; 
കുതിര പതുക്കെ ഓടി 
പെന്‍ഷന്‍ peN$an (nn), pension; 


പെണ്‍ 


അയാള്‍ പെന്‍ഷന്‍ പറ്റി 
പിരിഞ്ഞു 
പെന്‍സില്‍ ടി! (nn), ഉണി; 
ഞാന്‍ പെന്‍സില്‍ കൊണ്ട്‌ 
എഴുതുന്നു 


പെയ്യ്‌ peyya (vi), rain; ഇപ്പോള്‍ 
മഴ പെയ്യുന്നു 


പെരള്‌ peraLa (vt), roll; ആ 
കുട്ടികള്‍ മണ്ണില്‍ കിടന്ന്‌ 
പെരളുന്നു 


പെരിയാര്‍ periyaaR (nn), river in 
Kerala, പെരിയാറില്‍ വെള്ളം 
നിറഞ്ഞു കിടക്കുന്നു 


പെരുക്‌ ബ്ര (vi), _ increase; 
ഇവിടെ കൊതുകുകള്‍ 
പെരുകിയിരിക്കുന്നു 


പെരുക്‌ peruka ൪൧). enlarge; കുട്ടി 
ബലൂണ്‍ ഉഈതിപ്പെരുക്കി 





പെരുക്കല്‍ perukkal (nn), 
multiplication; കുട്ടിക്ക്‌ 
പെരുക്കാൻ അറിയില്ല 
പെരുങ്കായം perunkaayaM (nn), 
asafoetida; അമ്മ പെരുങ്കായം 
വാങ്ങി 


347 


MALAYALAM - ENGLISH DICTIONARY. 


Compiled & Edited by Dr.V. Saratchandran Nair 





പെരുച്ചാഴി —perucchaaZi (൫), 
bandicoot; ഈ പറമ്പു നിറയെ 
പെരുച്ചാഴിയാണ്‌ 
പെരുഞ്ചീരകം peru~ciirakaM (nn), 
sweet fennen; പെരുഞ്ചീരകം 
അരോഗ്യത്തിനു നല്ലതാണ്‌ 
പെരുന്തച്ചന്‍ 
chief carpenter; 
മകനോട്‌ തോറ്റു 

പെരുന്നാള്‍ perunnaal. (nn), festival; 
പെരുന്നാള്‍ കഴിഞ്ഞു 
പെരുമ്പട perumbaTa (comp nn), big 
army; അവിടെ ഒരു പെരുമ്പട 
തമ്പടിച്ചിരിക്കുന്നു 


പെരുമ്പാമ്പ്‌ — perumbaamba 
python; പെരുമ്പാമ്പ്‌ 
ആടിനെ വിഴുങ്ങി 


പെരുപ്പം peruppaM (adj), numerous; 


peruntacchan (nn), 
പെരുന്തച്ചന്‍ 


(nn), 
ഒരു 


ജീവികളുടെ പെരുപ്പം 
കുറഞ്ഞു വരുന്നു 

പെരുമ  peruma (nn), greatness; 
അയാള്‍ എപ്പോഴും സ്വന്തം 
പെരുമ പറഞ്ഞു 

പെരുമഴ perumaZa (comp nn), 
heavy rain; പെരുമഴയത്ത്‌ 
ഞങ്ങള്‍ നടന്നു 

പെരുമാറ്റം perumaaRRaM (nn), 
behaviour; അയാളുടെ 
പെരുമാറ്റം വളരെ 
മോശമായിരുന്നു 

പെരുവഴി സേഥി (comp mn), 
public road; പെരുവഴി വിട്ട്‌ 
നടക്കരുത്‌ 


പെരുവിരല്‍ peruviral (nn), thumb; 
ഏകലവ്യന്‍ പെരുവിരല്‍ 
മുറിച്ചു കൊടുത്തു 

പെറുക്കി peRukki (nn), beggar; 
അയാള്‍ ഒരു പെറുക്കിയാണ്‌ 


പെറുക്ക്‌ peRukka (vt), pick; രാധ 
അരിയില്‍ നിന്ന്‌ കല്ലു 
പെറുക്കുന്നു 

പെറ്‌ peRa (vi), give birth; അവള്‍ 
ഒരു കുഞ്ഞിനെ പെറ്റു 


പെറ്റമ്മ = peRRamma (nn), own 
mother; പെറ്റമ്മയോളം 
വരുമോ പോറ്റമ്മ 


പേക്കൂത്ത്‌ peekkuutta (nn), devil's 
dance; അവിടെ എന്തൊക്കെയോ 
പേക്കൂത്ത്‌ നടക്കുന്നു 
പേക്കോലം peekkoolaM (nn), dress 
of devil; അയാളുടെ പേക്കോലം 
എല്ലാവരും കണ്ടു 


പേട peeTa (nn), female animal; 
മാന്‍പേട ഭയന്ന്‌ ഓടി 

പേടി peeTi (nn), fear; അവന്‌ 
migraines 
പേടിയായിരുന്നു 

പേടിക്ക്‌ —peeTikka (vi), afraid; 
ആരെയാണ്‌ ഇത്ര 
പേടിക്കുന്നത്‌ 

പേട്‌ peeTa (nn), hollow; ആ 
തേങ്ങ പേടായിരുന്നു 

പേന peena (nn), pen; അയാള്‍ 


പേനകൊണ്ട്‌ എഴുതി 


പേനാക്കത്തി peenaakkatti_ (comp 
pen knife; പേനാക്കത്തി 





nn), 


348 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 








കൊണ്ട്‌ 
മുറിച്ചു 
പേന്‍ peen (nn), louse; തലയില്‍ 
പേന്‍ ഉണ്ടോ 

പേപ്പട്ടി peeppaTTi (nn,comp), mad 
dog: Gatnj§] കടിച്ച്‌ ഒരാള്‍ 
മരിച്ചു 

പേപ്പര്‍ peeppaR (nn), news paper; 
അയാള്‍ ഒരു പേപ്പര്‍ വാങ്ങി 
പേപ്പര്‍ ഉം (൧), _ paper; 
അവന്‍ പേപ്പറില്‍ എഴുതി 
പേപ്പിടി peeppiTi (nn), threat; 
അയാളുടെ പേപ്പിടിയൊന്നും 
വിലപ്പോയില്ല 

പേയ്‌ 
അയാള്‍ 
പേയ്‌ പറഞ്ഞു 


പേയ്പിടിക്ക്‌ peeypiTikke (comp 


അയാള്‍ 


അതു 


peeya (nn), —_ madness; 


എന്തൊക്കെയോ 


vb), become mad; അവള്‍ക്കു 
പേയ്‌ പിടിച്ചു 
പേര peera (nn), guava tree; 


പേരയില്‍ പേരയ്ക്കയുണ്ട്‌ 
പേരയ്ക്ക pecraykka (nn), guava; 


കൂട്ടി പേരയില്‍ കയറി 
പേരയ്ക്ക പറിച്ചു 
പേരക്കിടാവ്‌ peerakkiTaava 
(nn,ks), grand child; അവന്‍ എന്റെ 
പേരക്കിടാവാണ്‌ 

പേരക്കുട്ടി —peerakkuTTi ദ), 
grandchild; അവന്‍ എന്റെ 
പേരക്കുട്ടിയാണ്‌, അവള്‍ 


എന്റെ പേരക്കുട്ടിയാണ്‌ 





349 


പേരപ്പന്‍ peerappan (nn,ks), father's 
elder brother; പേരപ്പന്‍ ഇന്നലെ 
വന്നു 

പേരാല്‍ peeraal (nn), banyan tree; 
പേരാലില്‍ ഒരു കുരങ്ങന്‍ 
ഇരിക്കുന്നു 

പേരിട്‌ peeriTa (nn,comp), give 
name; അവന്‌ പേരിടുന്നു 


പേരുപറയിക്ക്‌ peerupaRayikka 


(comp vb), acquire a bad name; 
വെറുതെ അച്ഛന്റെ പേരു 
പറയിക്കരുത് 


പേരെച്ചം peerecchaM (nn), relative 
participle form; നാമത്തോടൊപ്പം 
നില്‍ക്കുന്നത്‌ പേരെച്ചം 
പേരെടുക്ക്‌ peereTukka (comp vb), 
obtain fame; അയാള്‍ പെട്ടെന്ന്‌ 
പേരെടുത്തു 

പേരേട്‌ സന്ന (nn), ledger; 
അയാള്‍ പേരേടില്‍ 
എന്തൊക്കെയോ കുറിച്ചിട്ടു 
പേര്‌ peerd (nn), name; എന്റെ 
പേര്‌ കൃഷ്ണന്‍ എന്നാണ്‌ 


പേശി 9൦554 (nn), muscle; 
അവന്റെ പേശികളെല്ലാം 
വേദനിക്കുന്നു 


പേശ്‌ peeSa (vi), talk; അവള്‍ 
എല്ലാവരോടും പേശുന്നു 


പേഴ്‌സ്‌ ററംഗ്ട 


(nn), purse; 
അയാളുടെ പേഴ്‌സ്‌ 
കളഞ്ഞുപോയി 
പേറെടുക്ക്‌ peeReTukka (comp vb), 
act as mid wife; വയിറ്റാട്ടി 
പേറെടുക്കുന്നു 


MALAYALAM -~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പേറ്‌ peeRa (nn), child birth; 
വയിറ്റാട്ടി പേറെടുത്തു 


പേറ്‌ peeRa (vt), bear weight; 
അയാള്‍ ആ ഭാരം പേറി 


പേറ്റച്ചി peeRRacchi (nn), mid wife; 


പേറ്റച്ചി വരാന്‍ 
താമസിച്ചുപോയി 

പൈങ്കിളി painkiLi (nn), parrot; 
പൈങ്കിളി പാടി 

പൈജാമ ലിമ (nn), pyjama; 
സര്‍ദ്ദാര്‍ജി പൈജാമ ഇട്ടു 
പൈതല്‍ paital (nn), baby; ഇളം 
പൈതല്‍ ചിരിക്കുന്നു 
പൈതൃകം —paitRakaM (adj), 
paternal; പൈതൃകമായ 
ഭൂമിയില്‍ അവര്‍ 
കൃഷിചെയ്തു 

പൈന്‍ pain (nn), pine; പൈന്‍ 
മരത്തിന്റെ ചോലയില്‍ 
ഞങ്ങള്‍ ഇരുന്നു 

പൈ paipp2 = (nn), 20% 
പൈ, ലൂടെ ജലം 
പുറത്തേയ്ക്കു വന്നു 

പൈസ ടം (nn), —_paise; 


അയാള്‍ക്ക്‌ പൈസ കിട്ടി 
പൊക്കം pokkaM (nn), height; ഈ 


ഗോപുരത്തിനു നല്ല 
പൊക്കമുണ്ട്‌ 

പൊക്കണം pokkaNaM (nn), bundle; 
പൊക്കണത്തില്‍ കുറെ 
തുണികള്‍ മാത്രമേ 
ഉണ്ടായിരുന്നുള്ളൂ 


പൊക്കിള്‍ ൦94. (nn), 


navel; 


പൊക്കിളിനു ചുറ്റും 
സൂചിവച്ചു 

പൊക്ക്‌ ദേ (nn), lift; ഭ്രാന്തന്‍ 
ഒരു വലിയ കല്ലെടുത്തു 
പൊക്കി 

പൊങ്കല്‍ ponkal (nn), ponkal festival 
of tamils; അവര്‍ പൊങ്കല്‍ 
ആഘോഷിച്ചു 

പൊങ്ങച്ചം ponnacchaM (nn), pride; 
അയാള്‍ എപ്പോഴും 
പൊങ്ങച്ചം പറയുന്നു 
പൊങ്ങച്ചംപറയ്‌ 
ponjaccaMpaRaye (vt), boast of; 


അയാള്‍ എന്നോട്‌ എപ്പോഴും 
പൊങ്ങച്ചം പറയുന്നു 
പൊങ്ങി കിടക്ക്‌ 0൦! kiTakke 
(vi), float; ആ തടി വെള്ളത്തില്‍ 
പൊങ്ങി ക്കിടന്നു 
പൊങ്ങുതടി ponnutaTi (nn,comp), 
catamaran, വെള്ളത്തില്‍ ഒരു 
പൊങ്ങുതടി കിടക്കുന്നു 


പൊങ്ങ്‌ 9൦3 = (vi), സി; 
പക്ഷികള്‍ ആകാശത്തിലേക്ക്‌ 
പറന്നു പൊങ്ങി 





പൊങ്ങ്‌ 0൦93 (vi), ascent; പാല്‍ 
തിളച്ചു പൊങ്ങി 


പൊങ്ങ്‌ 0൦ (nn), substance inside 
coconut; തേങ്ങയ്ക്കുള്ളില്‍ 
പൊങ്ങുണ്ടായിരുന്നു 
പൊടി poTi (൧൭), മീ 
ഗോതമ്പിന്‍റെ പൊടികൊണ്ട്‌ 
ചപ്പാത്തി ഉണ്ടാക്കി 


350 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പൊടി poTi (nn), dust; ens 
പോയപ്പോള്‍ വല്ലാതെ പൊ; 
അടിച്ചു 


പൊടിക്കൈ poTikkai (nn), tick; 
അവന്‍ ഒരു പൊടിക്കൈ 
പ്രയോഗിച്ചു 
പൊടിക്ക്‌ സിര ൨൮), crush; 
ഇവിടെ ധാന്യങ്ങള്‍ 
പൊടിക്കുന്നു 


പൊടിപ്പ്‌ _poTippa (nn), sprout; 


മരക്കൊമ്പില്‍ ഒരു 
പൊടിപ്പുണ്ടായി 

പൊടിമഴ poTimaZa (comp n), 
മ്മം; ഇപ്പോള്‍ പൊടിമഴ 


പെയ്യുന്നു 

പൊടിയരി poTiyari (comp ൮), 
broken rice; അമ്മ പൊടിയരി 
കൊണ്ട്‌ കഞ്ഞി വച്ചു 
പൊടിയ്‌ ൦൩൭ (vi), 
powder; ധാന്യം 
പൊടിയുന്നു 
പൊടിയ്ക്കല്‍ ൦1104 (nn), 
powdering; അരയ്ക്കലും 
പൊടിക്കലും കഴിഞ്ഞില്ല 
പൊടിയ്ക്ക്‌ poTikka (vt), crush; 
വലിയ കല്ലുകള്‍ 
പൊടിക്കുന്നു 

പൊടിവ്‌ poTiva (nn), breakage; 
ഓലയ്ക്ക്‌ പൊടിവ്‌ ഉണ്ടായി 
പൊടുന്നനെ —poTunnave (adv), 
immediately; പൊടുന്നനെ ഒരാള്‍ 
അവിടെ പ്രത്യക്ഷപ്പെട്ടു 


become 
നന്നായി 


broken; 


വെള്ളം 


പൊട്ട ഗ്ന 
പൊട്ടക്കലത്തില്‍ 
നിറച്ചു 
പൊട്ടത്തരം pol TattaraM (nn), 
foolishness; അവളുടെ 
പൊട്ടത്തരം കണ്ട്‌ എല്ലാവരും 
ചിരിച്ചു 


പൊട്ടിക്കരയ്‌ poTTikkaraya (comp 
vb), cry loudly; അവള്‍ വളരെ 
ഉച്ചത്തില്‍ പൊട്ടിക്കരഞ്ഞു 


പൊട്ടിക്ക്‌ സഭ (vt), break; 
അയാള്‍ ആ കമ്പു പൊട്ടിച്ചു 
പൊട്ടിച്ചിരി poTTicchiri (comp n), 
loud laughter; അവന്റെ 
പൊട്ടിച്ചിരി അവിടെയെല്ലാം 
മുഴങ്ങിക്കേട്ടു 

പൊട്ടിട്‌ poTTiTa (comp n), put 
bindhi; സീത പൊട്ടിടുന്നു 
പൊട്ടിത്തെറിക്ക്‌ —poTTitteRikka 
(comp vb), explode; ഒരു ബോംബ്‌ 
പൊട്ടിത്തെറിച്ചു 
പൊട്ടിപ്പോക്‌ poTTippooka (vi), be 
broken; മുഖം നോക്കുന്ന 
കണ്ണാടി പൊട്ടിപ്പോയി 

പൊട്ട്‌ poTTa (nn), bindi put on the 
forehead; സീത പൊട്ട്‌ 
കുത്തുന്നു 

പൊട്ട്‌ poTTa (vi), break; ആ മരം 
പൊട്ടി വീണു 

പൊട്ട്‌ ൦ ൨, ടജധ; 
മരത്തില്‍ ഒരു മുള പൊട്ടി 
പൊണ്ണന്‍ ൦10൧ (adj), 
അവന്‍ ഒരു പൊണ്ണനാണ്‌ 


(adj), 


fat; 





351 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പൊതി poti (nn), package; അവള്‍ 
ഒരു പൊതി അഴിച്ചു നോക്കി 
പൊതിക്കെട്ട്‌ potikkeTTa (comp n), 
packet; ഒരു പൊതിക്കെട്ട്‌ 
എടുക്കാന്‍ അയാള്‍ മറന്നു 


പൊതിക്ക്‌ potikka (vt), remove the 


husk of a coconut; അമ്മ തേങ്ങ 
പൊതിക്കുന്നു 

പൊതിച്ചോറ്‌ poticchooRa 
(nn,comp), packet of cooked ice; 
അയാള്‍ പൊതിച്ചോറ്‌ 


കൊണ്ടുവന്നു കഴിച്ചു 
പൊതിയ്‌ potiya (vt), pack; ആ 
സാധനങ്ങളെല്ലാം ഒരു 
കടലാസ്സില്‍ പൊതിയൂ 


പൊതിയ്‌ potiya (vz), cover; ഒരു 
വെളുത്തതുണി കൊണ്ട്‌ 
ശരീരം പൊതിഞ്ഞിരുന്നു 


പൊതിയ്‌ ദുര (vi), wrap; 
അവള്‍ ആ പുസ്തകം 
പൊതിഞ്ഞു 
പൊതിരെ potire (adv), much; ആ 
സാധുമൃഗത്തിന്‌ പൊതിരെ 
തല്ലുകിട്ടി 


പൊതു potu (adj), public; ഇന്ന്‌ 
പൊതു ഒഴിവാണ്‌ 


പൊതുഒഴിവ്‌ potuoZiva (comp n), 
public holiday; ഇന്ന്‌ പൊതു 
ഒഴിവുദിവസമാണ്‌ 
പൊതുവെ potuve (adv), generally; 
പൊതുവെ ഇവിടെ മഴ 
കുറവാണ്‌ 


പൊത്തി potti (vz), close with hands; 
അവള്‍ ആ ദൃശ്യം കണ്ട്‌ 
കണ്ണു പൊത്തി 


പൊത്ത്‌ potta (nn), hole in trees or 
grounds; പാമ്പ്‌ ഒതു പൊത്തില്‍ 


ഒളിച്ചു 


പൊന്ത ponta (nn), bush; ഒരു 
പൊന്തയില്‍ അവര്‍ 
ഒളിച്ചിരുന്നു 

പൊത്തിക്കിടക്ക്‌ —_pontikkiTakka 
(comp vb), float; പൊങ്ങുതടി 
വെള്ളത്തില്‍ 
പൊത്തിക്കിടക്കുന്നു 

പൊന്ത്‌ ബര വല), മിട; 
പക്ഷികള്‍ കൂട്ടത്തോടെ 
പൊന്തി 

പൊന്ന്‌ ഗണ (nn), ഉയിര്‍; 
മിന്നുന്നതെല്ലാം പൊന്നല്ല 
പൊന്മാന്‍ ന്ധ (nn), King 
fisher; പൊന്മാന്‍ മീനിനെ 
പിടിച്ചു 


പൊന്‍ pon (adj), golden; പൊന്‍ 
നിറമുള്ള സൂര്യകിരണങ്ങള്‍ 
വിടര്‍ന്നു 

പൊന്‍ pon (adj), dear; എന്റെ 
പൊന്നുംകുടമേ ചക്കരക്കുടമേ 
നീയൊന്നു വായോ 


പൊയ്‌ 0൦8 (nn), വിടാ; 
അയാള്‍ ഒരു പൊയ്‌ 
പറഞ്ഞു 


പൊയ്ക poyka (nn), lake; അവര്‍ 
ഒരു പൊയ്കയുടെ അടുത്ത്‌ 
ഇരുന്നു 





352 


MALAYALAM ~ ENGLISH DICTIONARY 


പൊയ്മുഖം —poymukhaM (nn), 
mask; മനുഷ്യര്‍ ഓരോരോ 
പൊയ്മുഖങ്ങള്‍ അണിയുന്നു 
പൊരി pori (nn), spark; അവന്റെ 
കണ്ണില്‍ തീപ്പൊരി വീണു 

പൊരി pori (nn), parched rice; 


പൂജയ്ക്ക്‌ അവലും 
പൊരിയും പഴവും വച്ചു 
പൂജിച്ചു 


പൊരിക്ക്‌ porikka (v1), fry; അമ്മ 
മത്സ്യം പൊരിക്കുന്നു 


പൊരിയ്‌ poriya (vi), be parched to 
dry; ഡല്‍ഹിയിലെ 
പൊരിയുന്ന വെയിലില്‍ 
നിന്ന്‌ രക്ഷപ്പെട്ടു 


പൊരുത്‌ —poruta (vt), _fight; 
തമ്മില്‍ തമ്മില്‍ പൊരുതുന്നതു 


നല്ലതല്ല 


പൊരുത്തം poruttaM (nn), 
matching; അവര്‍ 
വിവാഹത്തിന്‌ പൊരുത്തം 
നോക്കി 

പൊരുന്നയിരിപ്പ്‌ porunnayirippa 
(ancomp), brooding of hen to hatch; 
കോഴ്‌ എപ്പോഴും 


പൊരുന്നയിരിപ്പ്‌ തന്നെ 
പൊരുള്‍ ഡി. (nn), സമ; 
അതിനറെ പൊരുള്‍ 
എന്താണെന്ന്‌ മനസ്സിലായില്ല 
പൊലി poli (nn), heap of trashed 
paddy; അമ്മാവന്‍ പൊലി 
നോക്കിനിന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 


പൊലിമ a(n), plentiness; 
നല്ല പൊലിമ തോന്നിക്കുന്ന 
ആഭരണങ്ങള്‍ 

പൊലിയ്‌ poliya (vi), be put out; 
ആ സുവര്‍ണ്ണതാരം 
പൊലിഞ്ഞുപോയി 
പൊല്ലാപ്പ്‌ pollaappa (nn), mischief; 
ഇത്‌ വല്ലാത്ത പൊല്ലാപ്പ്‌ 
തന്നെ 
പൊളി poli 
അവന്‍ 
പറഞ്ഞു 


പൊളിക്ക്‌ ൦149൪൭ (vt), peel; ആ 





(nn), ടാര്‍; 
പൊളിവാക്കു 


ജീവിയുടെ തോല്‍ 
പൊളിക്കുന്നു 

പൊള്ള ൦1൧൦ (nn), hollow; 
അയാള്‍ പൊള്ള 


വാഗ്ദാനങ്ങള്‍ നല്കി 


പൊളിള്‌ ൦.൦ (vi), hurt by bums; 
അവളുടെ കൈപൊള്ളി 


പൊളിളിയ്ക്ക്‌ pollikka (vt), putting 
in oil and frying; അവള്‍ പൂരി 


പൊള്ളിച്ചെടുത്തു 

പൊഴി ൦2 (nn), sand bank; 
അവര്‍ ആ പൊഴിയില്‍ 
ഇരുന്നു 

പൊഴിക്ക്‌ poZikka (vt), pour out in 
tears; അവള്‍ കണ്ണീര്‍ 
പൊഴിക്കുന്നു 





പൊഴുത്‌ poZuta (nn), time; ആ 
പൊഴുതില്‍ അവന്‍ രക്ഷപ്പെട്ടു 


പൊഴുതുപോക്ക്‌ —_pozutupookka 
(vt), ഡെ time; അവന്‍ 


353 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പൊഴുതു പോക്കാന്‍ 
സിറ്റിയില്‍ ചുറ്റിത്തിരിഞ്ഞു 
പൊറുക്ക്‌ poRukka (vi), for give; 
അവള്‍ അവന്റെ തെറ്റു 
പൊറുത്തു 


പൊറുക്ക്‌ poRukka (vi), be cured; 


അവന്‌ മരുന്നു 
കൊടുത്തപ്പോള്‍ പനി 
പൊറുത്തു 


പൊറുതി poRuti (nn), patience; 
അവന്‌ ഒടുവില്‍ പൊറുതി 
മുട്ടി 

പൊറുതി ൦ (nn), dwelling; 
അവര്‍ പുതിയ വീട്‌ കെട്ടി 
പൊറുതി മാറ്റി 


പൊറുതിമുട്ട്‌ porutimuTTa (comp 
vb), — discontent; അയാള്‍ക്ക്‌ 
പൊറുതിമുട്ടിയെന്നു 
പറഞ്ഞാല്‍ മതി 


പൊറുപ്പിക്ക്‌ — poRuppikka (൧. 
mitigate; പാവങ്ങളുടെ 
കഷ്ടപ്പാടുകള്‍ പൊറുപ്പിക്കാന്‍ 
മിഷനറിമാര്‍ പല 
നടപടികളും എടുക്കുന്നു 


പൊറുപ്പിക്ക്‌ poRuppikke (v1), stay; 


അയാള്‍ ആരെയും 
പൊറുപ്പിക്കാറില്ല 

പൊറ്റ poRRa (nn), useless; ആ 
പൊറ്റക്കാട്ടില്‍ അവര്‍ 
ഒളിച്ചിരുന്നു 


പോക്‌ പിര (vi), go; അതു 
വഴി ആരൊക്കെയോ നടന്നു 
പോകുന്നു 


പോക്കണം — pookkaNaM (2), 


prosperity, അവന്‍ പോക്കണം 
കെട്ടവനാണ്‌ 

പോക്കറ്റടി pookkaRRaTi (nn,comp), 
pick _ pocketing; അവന്റെ 
തൊഴില്‍ പോക്കറ്റടിയാണ്‌ 
പോക്കറ്റ്‌ pookkaRRa (nn), pocket; 
പോക്കറ്റില്‍ പണം 
ഉണ്ടായിരുന്നില്ല 


പോക്കിരി pookkiri (nn), rogue; 


അവന്‍ ഒരു ഗജ 
പോക്കിരിയാണ്‌ 
പോക്കുവരവ്‌ pookkuvarava 
(nn,comp), transport; 
പോക്കുവരവിനുള്ള പണം 
കരുതിയിരുന്നു 
പോക്ക്‌ — pookka (nn), ഘി 
അവന്റെ പോക്കു നോക്കി 
ഞാന്‍ നിന്നു 


പോച്ച pooccha (nn), meaningless 
word; അവന്‍ എപ്പോഴും 
ഇങ്ങനെ പോച്ച പറയുന്നു 
പോത്ത്‌ ൦ (nn), _ buffalo; 
പോത്ത്‌ ചളിയില്‍ കിടക്കുന്നു 
പോരാ 90 (neg), not enough; 
എനിക്ക്‌ രാവിലെ രണ്ട്‌ 
Mwel പോരാ മൂന്നെങ്കിലും 
വേണം 





പോരാട്‌ = pooraaTa (vt), fight; 
അയാള്‍ എല്ലാവരോടും 
പോരാടി 

പോരായ്മ pooraayma (2), 
deficiency; അയാളുടെ 
പോരായ്മകൊണ്ടാണ്‌ 


354 


MALAYALAM - ENGLISH DICTIONARY 


എല്ലാവരും അയാളെ 
വെറുക്കുന്നത്‌. 

പോര്‌ ൯ (vi), നം with; 
അവള്‍ അവന്റെ കൂടെ 
പോരുന്നു 

പോര്‌ poord (nn), war, അവര്‍ 


പോരില്‍ പരാജയപ്പെട്ടു 


പോര്‍ക്കളം pooRkkaL.aM 
(nn,comp), battle field; 
പോര്‍ക്കളത്തില്‍ വച്ച്‌ 
കര്‍ണ്ണന്‍ വധിക്കപ്പെട്ടു 

പോലീസുകാരന്‍ —_poliisukaaran 
(nn), policeman; പോലീസുകാരന്‍ 
പ്രതിയെ വിലങ്ങുവച്ചു 


പോലീസ്‌ pooliisa (nn), police; 


സംഭവം കഴിഞ്ഞ്‌ പോലീസ്‌ 
വന്നു 
പോലീസ്‌ സ്റ്റേഷന്‍ 


poliisasRRee$an (nn), police station; 
പോലീസ്‌ ജനം 


സ്റ്റേഷന്‍ 
പിക്കറ്റു canta 
പോലും pooluM (in), it might be; 
അവള്‍ അവിടെ വന്നിട്ടില്ല 
പോലും 
പോലും pooluM (in), even; 
പോലും കള്ളം പറഞ്ഞു 
പോലെ poole (in), 
രാമനെപ്പോലെ 
ലക്ഷ്മണനും 
സമ്പന്നനാണ്‌ 
പോലെയാണ്‌ 
if, 
അടിക്കുന്നതു 


മധു 


similarly; 
mam 
സത്ഗുണ 


poleeyaaNa (in), as 
കന്നുകാലികളെ 
പോലെയാണ്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 





അയാള്‍ 
അടിക്കുന്നത്‌ 
പോഷക pooSaka (adj), nutritious; 
പോഷകാഹാരത്തിന്റെ 
കുറവുകൊണ്ട്‌ കുട്ടി മരിച്ചു 


pooSippikka (vt), 


കൂട്ടികളെ 


nourish; പുതിയ സ്ഥാപനത്തെ 
പോഷിപ്പിക്കാന്‍ ആരും 
തയ്യാറായില്ല 


പോഷിപ്പിക്ക്‌ pooSippikke (v1), 


support; ആ അഭിപ്രായത്തെ 
അയാള്‍ കൂടുതല്‍ 
പോഷിപ്പിച്ചു 

പോസ്റ്റുമാര്‍ട്ടം 
poosRRumaaRTTaM (nn), postmortem; 
പോസ്റ്റുമാര്‍ട്ടം റിപ്പോര്‍ട്ടില്‍ 
മരണം അപകടം 
മൂലമാണെന്ന്‌ സമ്മതിക്കുന്നു 
പോസ്റ്റ്‌ poosRRa (nn), 2൦50 
അവന്‍ ഒരു പോസ്റ്റ്‌ 
കുഴിച്ചിട്ടു 

പോസ്റ്റ്‌ poosRRa (nn), post (in the 
sense of letter); ഇന്നത്തെ 


പോസ്റ്റ്‌ വന്നില്ല 
പോസ്റ്റ്മാന്‍ —poosRRamaan (nn), 


postman; കൃത്യമായി എന്റെ 
വീട്ടില്‍ വരാറുള്ള 
പോസ്റ്റ്മാനെ സ്ഥലം മാറ്റി 
പോള pooLa = (nn), eyelid; 
അവന്റെ കണ്‍പോള 
വേദനിക്കുന്നു 

പോളിഷ്‌ pooLi$a (nn), polish; 


അയാള്‍ മേശയ്ക്ക്‌ പോളിഷ്‌ 
അടിച്ചു 


355 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പോളിസി pooLisi (nn), policy; 


അയാള്‍ ഒരു പോളിസി 
എടുത്തു 
പോറല്‍ pooRaL (nn), scratch; 


ശരീരത്തില്‍ പോറലേറ്റു 


പോറ്‌ 9൦൨9 (vi), scratch; 
കണ്ണാടി മുഴുവന്‍ പോറി 


ആ 


പോറ്റ്‌ pooRRa (vt), foster; അമ്മ 
കുട്ടിയെ പോറ്റി 

പൌഡര്‍ pauDaR (nn), talcum 
powder; അവള്‍ പൌഡര്‍ ഇട്ടു 
പൌണ്ട്‌ pauNTa (nn), pound in the 
sense of currency, അയാള്‍ ഒരു 
പൌണ്ട്‌ നേടി 


പൌത്രന്‍ pautRan (nn,ks), grand son; 


അവന്‍ എന്റെ പൌത്രനാണ്‌ 
പെൌരരത്വം ദ്ധ്ഥയി്‌ (൫), 
citizenship; പൌരത്വം 
തെളിയിക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ 
വേണം 

പൌരന്‍ = pauran (nn), citizen; 
പൌരന്‌ ചില കടമകളുണ്ട്‌ 
പൌരസ്ത്യ — paurastya (24, 
pertaining to the east; പൌരസ്ത, 
ദേശങ്ങളെല്ലാം അയാള്‍ ചുറ്റ്‌ 
സഞ്ചരിച്ചു 


പൌരാണിക —pauraaNika (adj), 
ancient; പൌരാണികകാലം 
മുതല്‍ തന്നെ വിദേശികള്‍ 


ഇന്ത്യയില്‍ വന്നിരുന്നു 

പൌരുഷം pauruSaM (൮), man 
hood; പൌരുഷമുള്ള 
മുഖമായിരുന്നു അയാളുടേത്‌ 





പൌരോഹിത്യം —_pauroohityaM 
(nn), priest hood; 
പൌരോഹിത്യത്തിന്‍്റെ 

സുവര്‍ണ്ണ ജൂബിലി 


ആഘോഷിക്കുന്ന ഫാദര്‍ 


പൌര്‍ണ്ണമി pauRNNami (nn), full 
moon; ആ പൌര്‍ണ്ണമി 
രാത്രിയില്‍ ഞങ്ങള്‍ വെറുതെ 
നടക്കാന്‍ ഇറങ്ങി 

പ്യൂണ്‍ piyuuN (nn), peon; പ്യൂണ്‍ 
ഇന്നലെ ലീവായിരുന്നു 

പ്രകട = pRakaTa (adj), _—_ clear; 
പ്രകടമായ വ്യത്യാസങ്ങള്‍ 
കണ്ടുതുടങ്ങിയിരിക്കുന്നു 
പ്രകടനം pRakaTanaM (nn), show; 
അവരുടെ പ്രകടനം 
ഗംഭീരമായിരുന്നു 
പ്രകടനപത്രിക — pRakaTanaptRika 
(nn,comp), _ manifesto; പ്രകടന 
പ്രതികയില്‍ പറഞ്ഞിട്ടുള്ള 
കാര്യങ്ങള്‍ എല്ലാം 
നേടിയെടുത്തു 
പ്രകാരം —pRakaaraM 
accordingly; 
പറഞ്ഞപ്രകാരം 
നീങ്ങി 

പ്രകാശ ്ഖിധട്ം (adj), bright; 
പ്രകാശവത്തായ ഒരു മുഖം 
അവള്‍ക്കുണ്ട്‌ 


(adv), 
അയാള്‍ 
അവന്‍ 


പ്രകാശം —pRakaaSaM (nn), light; 
ഇരുട്ടിനെ അകറ്റാന്‍ ഒരു 
കൈത്തിരിയുടെ പ്രകാശം 
മതി 


പ്രകാശിക്ക്‌ ഖിഷടിര (vi), glow; 
സൂര്യന്‍ പ്രകാശിക്കുന്നു 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പ്രകീര്‍ത്തിക്ക്‌ pRakiiRttikka ( 
praise; സമ്മാനം കിട്ടിയത്‌ 
കൊണ്ട്‌ എല്ലാവരും അവനെ 
പ്രകീര്‍ത്തിക്കുന്നു 


പ്രകൃതി pRakRti (nn), nature; 
പ്രകൃതിയോട്‌ മനുഷ്യന്‍ നീതി 
പുലര്‍ ത്തേണ്ടിയിരിക്കുന്നു 


പ്രകൃതി pRakRti (nn), natural state; 
അയാളുടെ ശരീരപ്രകൃതി 
വളരെ മെലിഞ്ഞതായിരുന്നു 
പ്രകോപനം pRakoopanaM (nn), 
making somebody angry; വളരെ 
പ്രകോപനം സൃഷ്ടിച്ച 
സംഭവമാണ്‌ അത്‌ 

പ്രക്രിയ pRakRiya (nn), method of 


performance; Es 
ജോലിയിലെടുക്കുന്നതിന്‌ കുറെ 


പ്രകരിയകളുണ്ട്‌ 

പ്രക്ഷാളനം pRak$aaLanaM (nn), 
washing; അയാള്‍ പ്രക്ഷാളനം 
ചെയ്യപ്പെട്ടു 

പ്രക്ഷേപണം pRakSeepaNaM (nn), 
broad cast; ആകാശവാണിയില്‍ 
നിന്നു പ്രക്ഷേപണം ചെയ്യുന്ന 
വാര്‍ത്തകളാണ്‌ ഇപ്പോള്‍ 
കേള്‍ക്കുന്നത്‌ 

പ്രക്ഷേപിക്ക്‌ pRak$eepikka (vt), 
broadcast; ആകാശവാണി ആ 
വാര്‍ത്ത പ്രക്ഷേപിച്ചു 
പ്രക്ഷോഭണം —pRakS$oobhanaM 
(nn), agitation, അവര്‍ അവിടെ 
പ്രക്ഷോഭണം ആരംഭിച്ചു 
പ്രഖ്യാതം —pRakhyaataM ൫), 
നാടേ, വളരെ പ്രഖ്യാതമായ 
കഥാവസ്തുവാണ്‌ അത്‌ 





പ്രഖ്യാപനം pRakhyaapanaM (nn), 


announcement; അയാള്‍ 
വിജയിച്ചതായി 
പ്രഖ്യാപനമുണ്ടായി 

പ്രചരണം —pRacaraNaM_— (nn), 
campaign; അയാള്‍ 
തെരഞ്ഞെടുപ്പിന്‌ പ്രചരണം 
ചെയ്തു 

പ്രചരിപ്പിക്ക്‌ ലി (vt), 
spread; ആ വാര്‍ത്ത 


നാടുമുഴുവന്‍ പ്രചരിപ്പിച്ചു 


പ്രചാരം pRacaaraM (nn), famous; 
ആ രീതി നാട്ടില്‍ 
പ്രചാരമാണ്‌ 

പ്രചുര = pRacura (adj), much; 
പ്രചുര പ്രചാരം നേടിയ 
നോവലാണത്‌ 

പ്രചോദനം —pRacoodanaM (൮), 
stimulation; കവിക്ക്‌ ആ 
സംഭവത്തില്‍ നിന്ന്‌ 


പ്രചോദനം കിട്ടി 


പ്രച്ഛന്ന pRacchanna (adj), concealed; 
പ്രച്ഛന്നവേഷത്തില്‍ അയാള്‍ 


നടക്കുന്നു 
പ്രജാ ദലം ൫), ട്വ 
പ്രജാതല്‍പരന്‍ ആയിരുന്നു 
ആ രാജാവ്‌ 

പ്രജാഹിതം pRajaahitaM 
(nn,comp), interest of the subjects; 
പ്രജാഹിതത്തിനനുസരിച്ച്‌ 
പ്രവര്‍ത്തിക്കുന്ന 
ഭരണകര്‍ത്താവിനെ 


എല്ലാവരും ആദരിക്കുന്നു 





357 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പ്രജ്ഞ pRaj~a (nn), consciousness; 
അത്യാഹിതം കണ്ടപ്പോള്‍ 
അവള്‍ പ്രജ്ഞയറ്റു വീണു 
പ്രണയം pRaNayam (nn), love; 
അവളോടുള്ള പ്രണയം 
അനുദിനം വര്‍ദ്ധിച്ചു വന്നു 
പ്രണയകലഹം —_pRaNayakalaham 
(nn,comp), petty quarrels between lovers; 
പ്രണയകലഹം ഒരു തരത്തില്‍ 
കാമുകികാമുകന്‍മാര്‍ 
തമ്മിലുള്ള 
ദൃഡ്ധപ്പെടുത്തുന്നു 
പ്രണയിക്ക്‌ pRaNayikke (v1), love; 
ശകുന്തളയുടെ സൌന്ദര്യം 
കണ്ടു ദുഷ്യന്തമഹാരാജാവ്‌ 
പ്രണയിച്ചുപോയി 

പ്രണയിനി ച്ച്‌ (nn), lady 
love; പ്രണയിനിയുടെ 
കത്തുകള്‍ക്കുവേണ്ടി 
ദിവസങ്ങള്‍ തള്ളിനീക്കി 


പ്രണവം pRaNavam (nn), manthra 


ബന്ധം 


ohm; ആദ്യത്തെ 
പ്രണവത്തിലൂടെ 
അടിസ്ഥാനമായ തത്വങ്ങള്‍ 
ഉടലെടുത്തു 

പ്രണാമം പല്ല്‌ ദ), 


prostration; ഗുരുദേവിനെ കണ്ടു 
പലരും പ്രണാമം ചെയ്തു 


പ്രതലം ഖി (nn), surface; 
മിനുമിനുത്ത പ്രതലത്തില്‍ 


ഛായകള്‍ കാണാം 
പ്രതാപം pRataapam (nn), pomp; 


അയാള്‍ പ്രതാപം മാത്രം 
മനസ്സില്‍ കണ്ടുകൊണ്ട്‌ 
ജോലിചെയ്തു 


പ്രതാപശാലി pRataapaSaali 
(nn,comp), dignified man; 
ജനസമ്മതത്തോടെ അയാള്‍ 
പ്രതാപശാലിയായിത്തീര്‍ന്നു 
പ്രതി ഫ്‌ accused; 
കൊലചെയ്ത പ്രതികളെ 
തടങ്കലില്‍ പാര്‍പ്പിച്ചു 

പ്രതി 8൧ (nn), copy; ചില 
പുസ്തകങ്ങള്‍ക്ക്‌ കുറച്ചു 
പ്രതികളേ അച്ചടിച്ചുള്ളൂ 
പ്രതികാരം 


(nn), 


pRatikaaram — (nn), 
revenge; താങ്കളോടു 
ചെയ്തതിനു പ്രതികാരം 
വീട്ടുകയല്ല, പൊറുക്കുകയാണ്‌ 
വേണ്ടത്‌ 

പ്രതികൂല pRatikuula (adj), contrary; 
പ്രതികൂല നില 
ഉറച്ചുനില്‍ക്കുകയാ 

വേണ്ടത്‌ 

പ്രതിക്ഷണം pRatikSaNaM (adv), 
every moment; അയാള്‍ 
വിവശതയോടെ പ്രതിക്ഷണം 
കാത്തിരുന്നു 

പ്രതിച്ഛായ pRaticchaaya (nn,comp), 
reflection; ദൂരെ നീങ്ങുന്ന 
ഒട്ടകത്തിന്റെ പ്രതിച്ഛായ 
തടാകത്തില്‍ കാണാം 
പ്രതിജ്ഞ pRati~a (nn), pledge; 
സ്വാതന്ത്ര്യദിനത്തില്‍ പ്രതികള്‍ 
പ്രതിജ്ഞ ഏറ്റു 


പ്രതിദിനം  pRatidinaM (nn,comp), 


daily; വീട്ടിന്റെ മുറ്റത്തു 
പ്രതിദിനം കോലം 
വരയ്ക്കുന്നു 





358 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 








പ്രതിധ്വനി pRatidvani_(nn,comp), 
echo; മലയോരങ്ങളിലൂടെ 
നടന്നപ്പോള്‍ മറുവശത്ത്‌ 
താമസിക്കുന്ന ജനങ്ങളുടെ 
ആരവം പ്രതിധ്വനിയായി 
കേട്ടു 

പ്രതിനിധി pRatinidi (nn), 
Tepresentative; ഇന്ത്യയുടെ 
പ്രതിനിധി കാഷ്മീര്‍ പ്രശ്നം 
ചര്‍ച്ചചെയ്യാന്‍ 
പാകിസ്ഥാനില്‍ എത്തി 
പ്രതിപക്ഷം ചലി (nn), 
opposition; അയാള്‍ 
പ്രതിപക്ഷത്തിന്‍റെ വോട്ടു 
നേടി 


പ്രതിപത്തി 
affection; 
വിദ്വേഷത്തിനു 
രാജനോടു 
പ്രതിപത്തിയുണ്ടായി 
പ്രതിപാദനം pRatipaadanaM (nn), 
തകഴിയുടെ 


ഈ 


pRatipatti (nn), 
വളരെ നാളത്തെ 
രമയ്ക്കു 


narration; 
കഥയെക്കുറിച്ചു 
പുസ്തകത്തില്‍ 
പ്രതിപാദിച്ചിട്ടുണ്ട്‌ 


പ്രതിപാദിക്ക്‌ pRatipaadikke (vt), 
describe; ചുവട്ടില്‍ 
കൊടുത്തിരിക്കുന്ന 
കവിതയെക്കുറിച്ചു 
പ്രതിപാദിക്കുക 

പ്രതിപാദ്യം pRatipaadyaM (nn), 
topic narrated; 
കവിതകളെക്കുറിച്ചുള്ള 
പ്രതിപാദ്യമുണ്ടോ? 


359 


പ്രതിപ്രവര്‍ത്തനം 
pRatipRavaRttanaM (nn,comp), reaction; 
പ്രതി പ്രവര്‍ത്തനം നല്ലതല്ല 
പ്രതിഫലം —pRatiphalaM (അ), 
ജ്ജ്‌; അയാളുടെ അശ്രാന്ത 
പരിശ്രമത്തിന്‌ പ്രതിഫലമായി 
പത്മശ്രീ നല്‍കി 


പ്രതിഫലം —pRatiphalaM ൫൫൮). 
compensation; ജോലി ചെയ്താല്‍ 
പ്രതിഫലം വേണം 


പ്രതിഫലനം  pRatiphalanaM (nn), 
reflection; കഠിനപ്രയത്നത്തിന്റെ 
പ്രതിഫലനം അവന്റെ 
കൃതികളില്‍ കാണാം 


പ്രതിബിംബം pRatibiMbaM (nn), 
Teflection; കുളത്തില്‍ 
കുളക്കരയിലെ വൃക്ഷങ്ങളുടെ 
പ്രതിബിംബം കാണാം 


പ്രതിഭ pRatibha (nn), genius; 
പ്രതിഭകള്‍ അപൂര്‍വമായേ 
ജനിക്കാറുള്ളൂ 

പ്രതിഭാസം ചിട (nn), 
phenomenon; മാമ്പഴം താഴെ 
വീഴുന്നതിന്റെ പിന്നിലുള്ള 
പ്രതിഭാസത്തെക്കുറിച്ചു 
അറിയാമോ 

പ്രതിയോഗി pRatiyoogi (nn), 


opponent; ഈ ധര്‍മ്മയുദ്ധത്തില്‍ 
അവര്‍ നിന്‍റെ 
പ്രതിയോഗിയെന്ന്‌ അറിയില്ലേ 


പ്രതിരൂപം — pRatiruupaM (nn), 
reflection; അവളുടെ പ്രതിരൂപം 
ഛായാചിത്രത്തില്‍ 
പതിഞ്ഞുകാണാം 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പ്രതിരോധം pRatiroodhaM (nn), 
resistance; കുത്തിവയ്പിലൂടെ 
പ്രതിരോധശക്തി 
വര്‍ദ്ധിപ്പിക്കാം 


പ്രതിരോധിക്ക്‌ pRatiroodhikka (v1), 
defend; അയാള്‍ പറയുന്നതിനെ 


പ്രതിരോധിക്കാൻ എനിക്കു 
കഴിയില്ല 

പ്രതിരോധിക്ക്‌ pRatiroodhikka (v1), 
counter attack; അതിര്‍ത്തിയില്‍ 
ശ്ര്രുക്കളില്‍ നിന്ന്‌ 
രക്ഷപ്പെടാന്‍ 


പ്രതിരോധിക്കേണ്ട നടപടികള്‍ 
എടുക്കണം 

പ്രതിവിധി pRatividhi (nn), remedy; 
മഞ്ഞുനോവ്‌ രോഗത്തിന്‌ ഒരു 
പ്രതിവിധിയേയുള്ളൂ 
പ്രതിഷേധിക്ക്‌ pRatiSeedhikka (v1), 
protest; കുറഞ്ഞ വേതനം 
കിട്ടിയപ്പോള്‍ തൊഴിലാളികള്‍ 
പ്രതിഷേധിച്ചു 

പ്രതിഷ്ഠ ഷണം (nn), idol; 
പൂജാരി ഗണപതിയുടെ 
പ്രതിഷ്ഠ സ്ഥാപിച്ചു 

പ്രതീകം pRateekaM (nn), image; 
അവന്റെ കഥകളുടെ പ്രതീകം 
ലേഖനങ്ങളിലും വ്യക്തമാണ്‌ 
പ്രതീക്ഷ pRatiikSa (nn), expectation; 


രാമനെ ക്കുറിച്ച്‌ വലിയ 
പ്രതീക്ഷകള്‍ 
മാതാപിതാക്കള്‍ക്ക്‌ 
ഉണ്ടായിരുന്നു 

പ്രതീക്ഷിക്ക്‌ — pRatiikSikke ൧. 
expect; എല്ലാവരും വലിയ 








360 


സ്ഥാനമാനങ്ങള്‍ 
പ്രതീക്ഷിക്കുന്നു 
പ്രതീക്ഷിക്ക്‌ ചക്ര (vt), wait 
for some body; ബസ്സില്‍ 
വരുമെന്ന്‌ അവര്‍ 


പ്രതീക്ഷിച്ചു നിന്നു 
പ്രതീതി 080 (nn), feeling about 


some body inward or hidden part; 
അവളുടെ മനസ്സില്‍ 
അവനെക്കുറിച്ച്‌ ഗൂഡ്ദമായ 


പ്രതീതി വളര്‍ന്നുവന്നു 


പ്രത്യക്ഷ pRatyaksa (adj), visible; 
പ്രത്യക്ഷരൂപം കണ്ടപ്പോള്‍ 
ഭയാനകമായി തോന്നി 


പ്രത്യക്ഷപ്പെട്‌ pRatyakSappeTa (vi), 


appear; പെട്ടെന്ന്‌ അവന്‍ 
എവിടെ നിന്നോ 
പ്രത്യക്ഷപ്പെട്ട 
പ്രത്യഭിവാദനം 
pRatyabhivaadanaM (nn,comp), 
salutation in return; 
പഴയവിദ്യാര്‍ഥിയെ കണ്ട 
അധ്യാപകന്‍ പ്രത്യഭിവാദനം 
ചെയ്തു 

പ്രത്യയം pRatyayaM (an), suffix; 
മലയാള ഭാഷയില്‍ 
ധാതുക്കളും പ്രത്യയങ്ങളും 
ഉണ്ട്‌ 

പ്രത്യാഘാതം —_—_—pRatyaaghaataM 
(nn,comp), reaction, താന്‍ചെയ്ത 


പ്രവൃത്തിയുടെ പ്രത്യാഘാതം 
അയാളെ വേദനിപ്പിച്ചു 


പ്രത്യാദാനം pRatyaadaanaM 
take പിരുച്ചു 


(nn,comp), care; 


MALAYALAM - ENGLISH DICTIONARY 


വിട്ടവരെ 
ചെയ്തു 
പ്രത്യാരോപണം 
pRatyaaroopaNaM (nn,comp), counter 
allegation; മന്ത്രി 
പ്രതിപക്ഷനേതാവിനെതിരെ 
പ്രത്യാരോപണം നടത്തി 
പ്രത്യാശ —pRatyaaSa_ (nn), hope; 
അവന്‍റെ മനസ്സില്‍ യാതൊരു 
പ്രത്യാശയും ഉണ്ടായിരുന്നില്ല 
പ്രത്യുത്തരം pRatyuttaraM 
(nn,comp), counter reply; അയാള്‍ 
ചോദിച്ചതിന്‌ അവന്‍ ഒന്നും 
പ്രത്യുത്തരം നല്കിയില്ല 
പ്രത്യുപകാരം —_pRatyupakaaraM 
(nn,comp), help in retum; രവി 
എല്ലാവര്‍ക്കും പ്രത്യുപകാരം 
ചെയ്തു 

പ്രത്യുല്പ്പന്നമതി 


pRatulppannamati (nn), resourceful 
person (one having presence of mind); 


പ്രത്യാദാനം 


ര ഒരു 
പ്രത്യുല്‍പ്പന്നമതിയായിരുന്നു 
പ്രത്യേകം —pRatyeekaM (൧), 


special; പ്രത്യേകം സീറ്റുകളില്‍ 
അവര്‍ ഇരുന്നു 

പ്രത്യേകമായ ഒഡിഷ (adj), 
ദ്ധ; ഞാന്‍ പ്രത്യേകമായ 
ഒരു മുറിയിലാണ്‌ 
ഇരിക്കുന്നത്‌ 

പ്രത്യേകിച്ച്‌ ഷി (in), 
apart; പ്രത്യേകിച്ച്‌ നല്ല 
ഗുണമൊന്നും അയാള്‍ക്കില്ല 
പ്രത്യേകിച്ച്‌ pRatyeekicca (in), in 
particular; ഭാരതത്തില്‍ 


Compiled & Edited by Dr.V. Saratchandran Nair 





361 





പ്രത്യേകിച്ച്‌ കേരളത്തില്‍ 
ജനസംഖ്യാ നിരക്ക്‌ 
കൂടുതലാണ്‌ 

പ്രഥമ = pRathama (adj), അധ 
പ്രഥമസംരംഭത്തില്‍ തന്നെ 
പാളിച്ചപറ്റി 

പ്രഥമപുരുഷന്‍ pRathamapuru$an 
(nn,comp), third person; അവന്‍ 
പ്രഥമപുരുഷനാണ്‌ 
പ്രദക്ഷിണം pRadakSiNaM (nn), 


circumambulation; അവള്‍ 
ക്ഷേത്രത്തെ പ്രദക്ഷിണം വച്ചു 


പ്രദക്ഷിണംവയ്ക്ക്‌ 
pRak$iNaMvykka (ജല ഖു, 
circumambulate; അവര്‍ 
ക്ഷേത്രത്തെ പ്രദക്ഷിണം 
വയ്ക്കുന്നു 

പ്രദര്‍ശനം —pRadaRSanaM_— (nn), 
exhibition; നഗരത്തില്‍ ഒരു 


പ്രദര്‍ശനം നടക്കുന്നു 


പ്രദര്‍ശിപ്പിക്ക്‌ —_pRadaRSippikke 


(vi), show; അവന്‍ തന്റെ 
ധൈര്യം പ്രദര്‍ശിപ്പിച്ചു 


പ്രദര്‍ശിപ്പിക്ക്‌ പ്ഡാചിടിര 
(vt), exhibit, പ്രദര്‍ശനശാലയില്‍ 
വിവിധ സംസ്ഥാനങ്ങളിലെ 
വസ്തുക്കള്‍ 
പ്രദര്‍ശിപ്പിച്ചിരുന്നു 

പ്രദേശം pRadeeSaM (nn), area; ആ 
പ്രദേശം സ്വന്തമായിരുന്നു 
പ്രദേശം pRadeeSaM (nn), region; 
ആ പ്രദേശം തികച്ചും 
വിജനമായിരുന്നു 





MALAYALA! 

പ്രധാന >yRadhaana (adj, pfx), most 
important; പ്രധാനവിഷയങ്ങള്‍ 
യോഗത്തില്‍ ചര്‍ച്ച 
ചെയ്യപ്പെട്ടില്ല 

പ്രധാനം ഫിലി (nn), most 
important thing; ആ ചര്‍ച്ച 
വളരെ പ്രധാനമായിരുന്നു 
പ്രധാനമന്ത്രി ഫിന്‌ 


(nn), prime minister; പ്രധാനമന്ത്രി 
ജപ്പാന്‍ സന്ദര്‍ശിച്ചു 
പ്രധാനമായ pRadhaanamaaya (adj), 


important; വളരെ പ്രധാനമായ 
ചില കാര്യങ്ങളില്‍ 
തീരുമാനമെടുക്കേണ്ടതുണ്ട്‌ 


പ്രപഞ്ചം pRapa~caM (nn), universe; 
പ്രപഞ്ചം മുഴുവന്‍ നിറഞ്ഞു 
നില്‍ക്കുന്ന ജ്യോതിസ്സ്‌ 
പ്രബന്ധം pRabandhaM (nn), essay; 
അദ്ദേഹം ഒരു പ്രബന്ധം 
രചിക്കുന്നു 

പ്രബല pRabala (adj), very strong; 
പ്രബലശക്തികള്‍ തമ്മിലുള്ള 
ഏറ്റുമുട്ടല്‍ 

പ്രബലത pRabalata (nn), strength; 


അയാളുടെ പ്രബലത 
പരീക്ഷിക്കപ്പെട്ട 
ദിവസമാണിത്‌ 
പ്രബലപ്പെടുത്ത്‌ pRabalappeTutta 
(vt), bring ലം force; പുതിയ 
നിയമങ്ങള്‍ പ്രബലപ്പെടുത്തി 
പ്രബുദ്ധ pRabuddha (44). 
enlightened; പ്രബുദ്ധമായ 
ചിന്തകളുമായി അയാള്‍ 
ജീവിക്കുന്നു 





362 


ENGLISH DICTIONARY Compiled ക Edited by Dr.V. Saratchandran Nair 


പ്രബോധനം pRaboodhanaM (nn), 
awakening; ഗുരു ശിഷ്യന്‌ 
പ്രബോധനം നല്കി 

പ്രഭവം  pRabhavaM (nn), origin; 
ഗംഗയുടെ പ്രഭവം 
എവിടെയാണ്‌ 


പ്രഭ റഷ 
അദ്ദേഹത്തിന്‍റെ 
പ്രഭയുണ്ടായിരുന്നു 
പ്രഭാഷണം —pRabhaak$NaM_ (nn), 
lecture; അയാള്‍ 
പ്രഭാഷണത്തില്‍ മുമ്പനാണ്‌ 


പ്രഭാവം pRabhaavaM (nn), majestic; 
നല്ല പ്രഭാവമുള്ള 
ഭരണാധികാരിയായിരുന്നു 
അദ്ദേഹം 
പ്രഭാഷണംനടത്ത്‌ 
pRbhaa$aNaMnaTatta 
deliver a 
വി.കെ.കൃഷ്ണമേനോൻ 
അന്താരാഷ്ട സഭയില്‍ 
നടത്തിയ പ്രഭാഷണം 
ലോകപ്രസിദ്ധമാണ്‌ 
പ്രഭു pRabhu (nn), lord; 
അനത്തരിച്ചു 

പ്രഭുത്വം pRabhutvaM (nn), lordship; 
അയാളുടെ പ്രഭുത്വം ആരും 
അംഗീകരിച്ചില്ല 

പ്രമാണം pRamaaNaM (nn), records; 
പ്രമാണങ്ങള്‍ 
എല്ലാംകൊണ്ടുവന്നു 

പ്രമാണം pRamaaNaM (nn), deed; 
അവര്‍ ഒരു പ്രമാണത്തില്‍ 


ഒപ്പു വച്ചു 


ദ്ധ; 
മുഖത്ത്‌ 


(nn), 


(comp ൨), 


talk; 


പ്രഭു 


MALAYALAM - ENGLISH DICTIONARY 


പ്രമാണപത്രം — pRamaaNpatRaM 
(nn,comp), testimony; അയാള്‍ ഒരു 


പ്രമാണപത്രം എഴുതി 
വാങ്ങി 

പ്രമാണിച്ച്‌ pRamaaNicca (adv), 
pertaining to, ഉത്സവം പ്രമാണിച്ച്‌ 
കട ഞായറാഴ്ച 
തുറക്കുന്നതാണ്‌ 


പ്രമാദമായ _pRamaadamaaya (adj), 
well known; പ്രമാദമായ ഒരു 
കേസിന്‍റെ വിധിയാണിന്ന്‌ 
പ്രമുഖ pRamukha (adj), important; 
പ്രമുഖ വ്യാപാരികളെല്ലാം 
കടകളടച്ചു 

പ്രമേഹം pRameehaM (nn), diabetes 
mellitus; അവര്‍ക്ക്‌ 
പ്രമേഹമായിരുന്നു 


പ്രമോദം pRamoodaM (nn), pleasure; 
പ്രമോദത്തിനു വേണ്ടി 
മാത്രമാണോ ജീവിതം? 
പ്രയത്നം pRayatnaM (nn), effort; 
പ്രയത്നത്തിനു 
ഇപ്പോഴല്ലെങ്കില്‍ 
ഫലമുണ്ടാകും 
പ്രയാസം pRayeasaM (nn), 
difficulty; അയാള്‍ക്ക്‌ ആ 
ജോലിക്കിടയില്‍ പല 
പ്രയാസങ്ങളും അനുഭവപ്പെട്ടു 
(21@IMVO_4S_pRayaasappeTa (nn), 
laboured hard; ജീവിക്കാന്‍ വേണ്ടി 
അയാള്‍ പ്രയാസപ്പെടുന്നു 


പിന്നീട്‌ 


പ്രയാസമുള്ള —_—pRayaasamuLLa 
(adj), difficult; ലോകത്ത്‌ 
പ്രയാസമുള്ള ഒന്നുമില്ല 


Compiled & Edited by Dr.V. Saratchandran Nair 





363 






പ്രയോഗം 42൮4 ൮), 
application; മരുന്നിന്‍റെ പ്രയോഗം 
ഫലിച്ചില്ല, ഒരു 


പ്രയോഗവുമില്ലാത്ത മരുന്ന്‌ 


പ്രയോഗിക്ക്‌ — pRayoogikka ൧. 
employ; അയാള്‍ ഒരു പുതിയ 
സൂത്രം പ്രയോഗിച്ചു 
പ്രയോജനം = pRayoojanaM = (nn), 
usefulness; എന്താണ്‌ 
ജീവിതത്തിന്‍റെ പ്രയോജനം 
പ്രയോജകം —pRayoojakaM (nn), 
transitive verb; എടുപ്പിക്കുക 
പ്രയോജകമാണ്‌ 

പ്രലപനം ലിലി! അ), 
weeping, അവളുടെ പ്രലപനം 
ഉച്ചത്തിലായി 

പ്രലപിക്ക്‌ pRalapikka (vi), blabber 
to weep; അയാള്‍ എപ്പോഴും 
പ്രലപിച്ചുകൊണ്ടിരിക്കുന്നു 
പ്രലോഭനം pRaloobhanaM (nn), 
temptation; അവര്‍ യാതൊരു 
പ്രലോഭനത്തിനും 
വഴങ്ങിയില്ല 

പ്രവചനം — pRavacanaM ~—(nn), 
prophecy; അയാളുടെ പ്രവചനം 
ശരിയായിരുന്നില്ല 
പ്രവചിക്ക്‌ pRavacikka (vi), predict; 
അയാള്‍ അങ്ങനെ പ്രവചിച്ചു 


പ്രവണത pRavaNata (nn), tendency; 


ഇത്തരം ക്ഷുദ്രമായ 
പ്രവണതകള്‍ മുളയിലെ 
നുള്ളിക്കളയണം 





MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പ്രവര്‍ത്തനം pRavaRttanaM (om, | പ്രവേശനം = pRaveeSanaM (5), 


activity; ഫാക്ടറിയില്‍ 
പ്രവര്‍ത്തനം നിലച്ചു 
പ്രവര്‍ത്തിക്ക്‌ pRavaRitikka (vi), 
work; ഇന്ന്‌ ഓഫീസ്‌ 
പ്രവര്‍ത്തിക്കില്ല 


പ്രവഹിക്ക്‌ pRavahikkai (vi), flow; 
ഇവിടെ ജലം പ്രവഹിക്കുന്നു 
പ്രവാചകന്‍ = pRavaacakan (nn), 
Prophet; പ്രവാചകന്‍ അങ്ങനെ 
അരുളിചെയ്തു 

പ്രവാസം pRavaasaM (nn), living 
far from home; പ്രവാസത്തിന്റെ 
കാലം കഴിഞ്ഞ്‌ അവള്‍ 
നാട്ടിലേക്ക്‌ മടങ്ങി 

പ്രവാസി pRavaasi (nn), emigrant; 
അയാള്‍ ഒരു 
പ്രവാസിയെപ്പോലെ അലഞ്ഞു 
നടന്നു 


പ്രവാഹം pRavaahaM (nn), flow; 


ജലത്തിന്റെ പ്രവാഹം 
തടസ്സപ്പെട്ടു 

പ്രവാളം pRavaalaM (nn), coral; 
നവരത്നത്തില്‍ ഒന്നാണ്‌ 
പ്രവാളം 


പ്രവൃത്തി ലി (nn), action; 
പ്രവൃത്തിക്ക്‌ ഫലം കിട്ടും 
പ്രവേഗം pRaveegaM (nn), velocity; 
അതി പ്രവേഗം 
കണ്ടുപിടിക്കാന്‍ കഴിഞ്ഞില്ല 
പ്രവേശം pRaveeSaM (nn), entry; 


ഇങ്ങോട്ടുള്ള പ്രവേശം 
തടസ്സപ്പെട്ടിരിക്കുന്നു 





364 


getting 1൨, അന്യര്‍ക്ക്‌ 
പ്രവേശനമില്ല 
പ്രവേശിക്ക്‌ = pRaveeSikka (vi), 


enter; അനുവാദമില്ലാതെ 
അകത്തു പ്രവേശിക്കരുത്‌ 

പ്രവേശിക്ക്‌ — pRaveeSikka— (vi), 
enter into; അയാള്‍ 
വീട്ടിനകത്തേക്ക്‌ പ്രവേശിച്ചു 
പ്രശംസ pRaSaMsa (nn), praise; 
അയാള്‍ക്ക്‌ നല്ല പ്രശംസ കിട്ടി 


പ്രശംസിക്ക്‌ pRaSaMsikka ൨൧. 
applaud; അയാളെ പലരും 
പ്രശംസിക്കുന്നു 

പ്രശസ്ത pRaSasta (adj), famous; 
പ്രശസ്ത ചിത്രകാരനായ 
വാന്‍ഗോഗ്‌ 

പ്രശാന്ത ഡ്മ (24), clam; 
പ്രശാന്തമായ ഒരു 
കാലാവസ്ഥയാണിത്‌ 


പ്രശ്നം pRaSnaMi (nn), problem; 


ആ പ്രശ്നത്തിന്‌ പരിഹാരം 
കണ്ടെത്തിയില്ല 

പ്രശ്നംവയ്ക്ക്‌ — pRaSnaMvaykko 
(comp vb), foretell; അയാള്‍ 


ഇവിടെ പ്രശ്നം വയ്ക്കുന്നു 
പ്രസംഗം pRasaMgaM (nn), speech; 


അയാള്‍ നന്നായി പ്രസംഗം 
നടത്തി 
പ്രസംഗിക്ക്‌ — pRasaMgikka (vb), 


speak; നേതാവ്‌ പ്രസംഗിക്കുന്നു 


MALAYALAM ~ ENGLISH DICTIONARY 


പ്രസംഗിക്ക്‌ — pRasaMgikka (൮). 
deliver മ speech; അദ്ദേഹം 
ഇപ്പോഴും പ്രസംഗിക്കുന്നു 
പ്രസക്ത pRaSakta (adj), pertinent; 
പ്രസക്തഭാഗങ്ങള്‍ അയാള്‍ 
ഉള്‍പ്പെടുത്തി 

പ്രസക്തി pRasaktii (nn), relevance; 
എന്താണ്‌ ഇതിന്‍റെ 
പ്രസക്തിയെന്ന്‌ അയാള്‍ 
ചോദിക്കുന്നു 

പ്രസന്ന = pRasanna (24), _ bright; 
പ്രസന്നമായ ഒരു മുഖമാണ്‌ 
അയാള്‍ക്ക്‌ 





പ്രസന്നത ്ലടബ്ണലമ (2), 
brightness; അവളുടെ മുഖത്ത്‌ 
പ്രസന്നത കളിയാടി 
പ്രസന്നവദനനാക്‌ 


pRasannavadananaake (vi), be with a 
radiant face; അവന്‍ പ്രസന്ന 
വദനനായി 

പ്രസരണം —pRasaraNaM_— ൫). 
spreading; ബാക്ടീരിയകളുടെ 
പ്രസരണം തടഞ്ഞു 

പ്രസരിക്ക്‌  pRasarikka (vi), extend; 
രോഗം പെട്ടെന്ന്‌ പ്രസരിച്ചു 


പ്രസരിപ്പ്‌ pRasarippa (nn), vitality; 


അവന്‌ നല്ല 
പ്രസരിപ്പുണ്ടായിരുന്നു 
പ്രസവശുശ്രൂഷ 
pRasavaSuSRuu$a_ (ജ്യ വു, 
midwifery; അവള്‍ക്ക്‌ 
പ്രസവശുശ്രൂഷ ചെയ്തു 


Compited & Edited by Dr.V. Saratchandran Nair 





365 





പ്രസാദം pRasaadaM (nn), brightness; 
അയാളുടെ മുഖത്തെ 
പ്രസാദം കുറഞ്ഞു 


പ്രസാദിക്ക്‌ ടി 
become pleased; 
അയാളുടെ 
പ്രസാദിച്ചു 


പ്രസാദിപ്പിക്ക്‌ pRasaadippikke (v1), 


make gratified; അയാളെ 
പ്രസാദിപ്പിക്കാന്‍ ആരും 
തയ്യാറായില്ല 

പ്രസാധകന്‍ =~ pRasaadhakan (nn), 
publisher; പ്രസാധകന്‍ 
പുസ്തകം പ്രസിദ്ധീകരിച്ചു 
പ്രസാധനം pRasaadhanaM (nn), 
publishing; പുസ്തകത്തിന്‍റെ 
പ്രസാധനം മുടങ്ങി 
പ്രസരണം —pRasaaraNaM (൩), 
spreading; പ്രസരണത്തിനിടയില്‍ 
തടസ്സം നേരിട്ടു 

പ്രസിദ്ധ pRasiddha (adj), famous; 
പ്രസിദ്ധകവി അന്തരിച്ചു 


(vi), 
ദേവി 
മുന്നില്‍ 


പ്രസിദ്ധമാക്‌ pRasiddhamaake 
(comp vb), become famous; ഈ 
കവിത പ്രസിദ്ധമായി 
പ്രസിദ്ധീകരിക്ക്‌ 
pRasiddhiikarikka (vt), മിട; 
അയാളുടെ പുസ്തകം 
പ്രസിദ്ധീകരിച്ചു 

പ്രസ്താവം —pRastaavaM (൫), 


announcement; അയാള്‍ ഒരു 
പ്രസ്താവം നടത്തി 


ച്ച ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പ്രസ്താവന —pRastaavana (nn), 
statement; തന്‍റെ പ്രസ്താവന 
അയാള്‍ പിന്‍വലിച്ചു 


പ്രസ്താവിക്ക്‌ pRastaavikke (vi), 
state; മന്ത്രി പുതിയ നികുതി 
നിര്‍ദ്ദേങ്ങള്‍ പ്രസ്താവിച്ചു 
പ്രസ്തുത pRastuta (adj), certain; 
പ്രസ്തുത കാര്യത്തിനുവേണ്ടി 
അയാള്‍ അവിടെ പോയി 
പ്രസ്ഥാനം —pRasthaanaM അ, 
establishment; പ്രസ്ഥാനത്തിന്‍റെ 
വിജയത്തിനുവേണ്ടി ജീവന്‍ 
ബലിയര്‍പ്പിച്ചവര്‍ 


പ്രസ്ഥാപിക്ക്‌ pRasthaapikka (vb), 


declare; മന്ത്രി എല്ലാ 
ഗ്രാമങ്ങളിലും കുടിവെള്ളം 
നല്‍കും എന്നു 
പ്രസ്താവിക്കുന്നു 


പ്രസ്ഫുരണം pRasphuraNaM (nn), 
sparkling; ഒരു തീജ്വാലയുടെ 
പ്രസ്ഫുരണം അവിടെ കണ്ടു 


പ്രസ്ഫുരിക്ക്‌ pRasphurikka (vi), 


shine; സൂര്യന്‍ 
പ്രസ്ഫുരിക്കുന്നു 
പ്രഹരം pRaharaM (nn), blow; 


അയാള്‍ക്ക്‌ ശക്തമായ പ്രഹരം 
കിട്ടി 

പ്രഹരണം —pRaharaNaM_— (nn), 
beating; ഹനുമാന്റെ 
പ്രഹരണമേറ്റ്‌ അയാള്‍ വീണു 
പ്രഹരിക്ക്‌ pRaharikke (vt), thrash; 
അയാള്‍ അവനെ ഇപ്പോഴും 
പ്രഹരിക്കുന്നു 


പ്രഹസനം — pRahasanaM ൫) 
mockery, സി.വി.രാമന്‍ പിള്ള 
പ്രഹസനം രചിച്ചു 
പ്രഹേളിക pRaheeLika (nn), riddle; 
ജീവിതം ഒരു 
പ്രഹേളികയാണ്‌ 

പ്രഹ്ലാദം pRahLaadaM (nn), great 
joy: അവള്‍ക്ക്‌ പ്രഹ്ലാദം 
തോന്നി 

പ്രളയം pRaLayaMi (nn), flood; 
പ്രളയം വന്ന്‌ എല്ലാം നശിച്ചു 
പ്രാക്‌ ചി: (2), _ ancient; 
പ്രാക്ചരിത്രം രചിക്കാന്‍ 
പണ്ഡിതന്മാര്‍ ശ്രമിച്ചു 


പ്രാകൃത pRakRata (44), 
uncivilized; പ്രാകൃതമായ 
ആചാരങ്ങള്‍ ഇന്നും 
നിലനില്ക്കുന്നു 

പ്രാകൃതം pRaakRataM (nn), state 
of being uncultured or uncivilized; 
വളരെ പ്രാകൃതമായ 
ഒരവസ്ഥയിലാണ്‌ ഇപ്പോള്‍ 
ആ വീട്‌ 


പ്രാക്ക്‌ ചാര! (nn), ബു 
അയാള്‍ക്ക്‌ ഒരു പ്രാക്ക്‌ കിട്ടി 
പ്രാചീന pRaaciina (adj), ancient; 
പ്രാചീനകാലത്ത്‌ മനുഷ്യന്‍ 
നദീതീരങ്ങളില്‍ ജീവിച്ചു 
പ്രാചുര്യം — pRaacuryaM ദ), 
plentitude; പുസ്തകങ്ങളുടെ 
പ്രാചുര്യം വായനയുടെ 
ഗുണം വര്‍ദ്ധിപ്പിച്ചില്ല 

പ്രാഞ്ച്‌ ൧-൭ ൮), creep; 
അവള്‍ പ്രാഞ്ചി നടക്കുന്നു 





366 


MALAYALAM ~- ENGLISH DICTIONARY 
പ്രാണന്‍ = pRaaNan (nn), breath; 
അയാളുടെ പ്രാണന്‍ പോയി 
പ്രാണവായു pRaaNavaayu (comp 


nn), oxygen; പ്രാണ 
വായുവിനുവേണ്ടി അയാള്‍ 
വലിച്ചു 

പ്രാണവേദന pRaaNaveedana 
(comp nn), ജി പ്‌ death; 
പ്രാണവേദന കൊണ്ട്‌ 
അയാള്‍ പുളഞ്ഞു 


പ്രാണസഖി pRaaNasakhi (comp 
nn), female companion; അവള്‍ 
എന്‍റെ പ്രാണസഖിയാണ്‌ 


പ്രാണാപായം —_ pRaaNaapaayaM 
(comp മജു കേ ൦ 14%; 
അയാള്‍ക്ക്‌ പ്രാണാപായം 
സംഭവിച്ചു 


പ്രാണി pRaaNi (nn), living being; 
പ്രാണികളെ കൊല്ലരുത്‌ 
പ്രാതല്‍ = pRaatal (nn), break fast; 
അമ്മ രാവിലെ പ്രാതല്‍ 
കഴിക്കുന്നു 

പ്രാതിനിധ്യം pRaatinidhyaM (nn), 


state of being a representative; 
സര്‍ക്കാരില്‍ എല്ലാ 
തരക്കാരായ ജനങ്ങളുടേയും 
പ്രാതിനിധ്യം വേണം 

പ്രാഥമിക = pRaathamika (24), 
primary; പ്രാഥമികമായ 
ആവശ്യങ്ങള്‍ പോലും 


ഇവിടെ നിറവേറപ്പെടുന്നില്ല 
പ്രാധാന്യം pRaadhaanyaM (2), 
significance; അതിന്‍റെ പ്രാധാന്യം 
എനിക്ക്‌ മനസ്സിലായില്ല 


Compiled & Edited by Dr.V. Saratchandran Nair 


പ്രാധാന്യം —pRaadhaanyaM (nn), 
importance; വൈറ്റാമിനുകളുടെ 
പ്രാധാന്യം ജനങ്ങള്‍ക്കറിയില്ല 
പ്രാന്തം pRaantaM (nn), out skirts; 
നഗരത്തിന്‍റെ പ്രാന്തങ്ങളില്‍ 
എല്ലാവരും സുരക്ഷിതരാണ്‌ 
പ്രാപഞ്ചിക  pRaapa~cika (adj), 
pertaining to the world; പ്രാപഞ്ചിക 
ജീവിതം കഷ്ടപ്പാടുകള്‍ 
നിറഞ്ഞതാണ്‌ 


പ്രാപിക്ക്‌ pRaapikka (vt), reach; 
കുചേലന്‍ ഒടുവില്‍ 
കൃഷ്ണനെ ശരണം പ്രാപിച്ചു 


പ്രാപിക്ക്‌ pRaapikka (vt), attain; 
ഒറ്റക്കല്ല്‌ മണ്ഡപത്തില്‍ നിന്നു 
തൊഴുതാല്‍ മോക്ഷം 
പ്രാപിക്കാമെന്ന്‌ 
വിശ്വസിക്കുന്നു 

പ്രാപിക്ക്‌ —pRaapikka (vt), have 
sexual pleasure; കാമുകന്‍ 
കാമുകിയെ പ്രാപിച്ചു 
പ്രാപ്പിടിയന്‍ —pRaappiTiyan_ (nn), 
falcon; ഒരു പ്രാപ്പിടിയന്‍ 
പെട്ടെന്ന്‌ പറന്നു വന്നു 
പ്രാപ്യ pRaapya (adj), attainable; 
ഇന്റര്‍നെറ്റ്‌ പ്രാപ്യമായ 
അകലത്തിലുള്ള ഒരു വസ്തു 
ആയിക്കഴിഞ്ഞു 

പ്രാബല്യം 
predominance; 
പാര്‍ട്ടിയില്‍ 
പ്രാബല്യമുണ്ടായിരുന്നു 
പ്രാബല്യത്തില്‍വര്‌ pRaabalyattil 
ഇന്നു 


pRaabalyaM (nn), 
അയാള്‍ക്ക്‌ 
നല്ല 


vara (vi), come in to effect; 





367 


MALAYALAM -~ ENGLISH DICTIONARY 


മുതല്‍ പെട്രോള്‍ വില 
കൂടിയത്‌ പ്രാബല്യത്തില്‍ 
വന്നു 

പ്രാഭവം — pRaabhavaM — (nn), 


superiority; അയാളുടെ പ്രാഭവം 
ആരും 
അംഗീകരിച്ചുകൊടുത്തില്ല 
പ്രാമാണിക pRaamaaNika (adj), 
authoritative; പ്രാമാണിക 
ഗ്രസ്ഥങ്ങളില്‍ പോലും 
കാണാത്ത ചില കാര്യങ്ങള്‍ 
ഇതിലുണ്ട്‌ 

പ്രാമാണികത്വം 
pRaamaaNikatvaM (nn), 
authoritativeness; പുസ്തകത്തിന്‍റെ 
പ്രാമാണികത്വം ചോദ്യം 
ചെയ്യപ്പെട്ടു. 

പ്രാമാണ്യം pRaamaaNyaM (nn), 
authoritativeness; അദ്ദേഹത്തിന്‍റെ 


പ്രാമാണ്യം ആരും 
അംഗീകരിച്ചില്ല 

പ്രായം — pRaayaM (0൧), age; 
അയാള്‍ക്ക്‌ പ്രായം 
കുറവായിരുന്നു 

പ്രായം pRaayaM (nn), stage of life; 
അവനവന്റെ പ്രായത്തിനുള്ള 
പ്രവൃത്തിയുണ്ടാകണം 
പ്രായംചെല്ല്‌ pRaayaMcella (comp 
vb), grow 66; പ്രായം 
ചെല്ലുമ്പോള്‍ മനുഷ്യന്‍ 
കൂടുതല്‍ 
വിശാലമനസ്ക്കരാകുന്നു 
പ്രായശ്ചിത്തം ചെയ്യ്‌ 
pRaayaScittaM (vi), repent; തെറ്റു 


Compiled & Edited by Dr.V. Saratchandran Nair 


ചെയ്തതിനെ ഓര്‍ത്തു കുട്ടി 
പ്രായശ്ചിത്തം ചെയ്തു 


പ്രാരംഭം — pRaaraMbhaM (൫), 
begining; അങ്ങിനെ പുതിയ 
സംരംഭത്തിന്‌ പ്രാരംഭം 
കുറിച്ചു 

പ്രാരബ്ദം ധി ൫), 
domestic worries; 
പ്രാരാബ്ദങ്ങള്‍ക്കിടയില്‍ 
ജീവിതം നീങ്ങി 


പ്രാര്‍ത്ഥന pRaaRtthana (nn), prayer; 
അയാളുടെ പ്രാര്‍ത്ഥന ദൈവം 
സ്വീകരിച്ചു 

പ്രാര്‍ത്ഥനാലയം 


PRaaRthanaalayaM (nn,comp), prayer 
hall; പ്രാര്‍ത്ഥനാലയത്തിലേക്ക്‌ 


ഞങ്ങള്‍ പ്രവേശിച്ചു 


പ്രാര്‍ത്ഥിക്ക്‌ pRaaRthikka (v1), pray 
for; അയാള്‍ ദൈവത്തോട്‌ 
പ്രാര്‍ത്ഥിക്കുന്ന 
പ്രാവര്‍ത്തികമാക്ക്‌ 
pRaavaRttikmaakk@ (comp vb), make 
onething into action; അയാള്‍ 
ഒരിക്കലും ഒരു കാര്യവും 
പ്രാവര്‍ത്തികമാക്കാറില്ല 
പ്രാവീണ്യം —pRaaviiNyaM (nn), 
dexterity; അയാള്‍ക്ക്‌ 
സംഗീതത്തില്‍ നല്ല 
പ്രാവീണ്യമുണ്ട്‌ 

പ്രാവ്‌ 
പ്രാവ്‌ 
ചിഹ്നമാണ്‌ 


പ്രാസം pRaasaM (nn), rhyme; നല്ല 
പ്രാസമുള്ള കവിത 


pRaava (nn), pigeon; 
സമാധാനത്തിന്‍റെ 





368 


MALAYALAM ~ ENGLISH DICTIONARY 


പ്രാസംഗികന്‍ pRaasaMgikan (nn), 


speaker; പ്രാസംഗികന്‍ കുറെ 
നേരം പ്രസംഗിച്ചു 

പ്രിയ = pRiya (adj), 10; 
പ്രിയമുള്ള നാട്ടുകാരെ, 
സുഹൃത്തുക്കളെ ... 
പ്രിയങ്കരമായ —pRiynkaramaaya 
(adj), lovable; നെല്ലരിയാണ്‌ 
കേരളീയര്‍ക്ക്‌ പ്രിയങ്കരമായ 
ഭക്ഷ്യവസ്തു 

പ്രിയതമന്‍ = pRiyataman (8), 
beloved; പ്രിയതമന്‍ 
പ്രിയതമയോട്‌ സ്വകാര്യം 
പറഞ്ഞു 


പ്രീണനം pReeNanaM (nn), giving 


satisfaction and leasure; 
സര്‍ക്കാറിഒ പ്രീണനം 
അവസാനിപ്പിക്കണം 

പ്രീണിപ്പിക്ക്‌ pRiiNippikke (v1), 
gladden; ന്യൂനപക്ഷങ്ങളെ 


അവര്‍ പ്രിണിപ്പിക്കുന്നു 


പ്രീതി ഉയ (mn), __ fondness; 
അമ്മയ്ക്ക്‌ മകളോട്‌ പ്രീതി 
തോന്നി 

പ്രേക്ഷകന്‍ pReek$akan (2), 
spectactor; പ്രേക്ഷകന്‍ ഒന്നും 


മനസ്സിലാകാതെ ഇരുന്നു 


പ്രേതം pReetaM (nn), _ ghost; 
പ്രേതം, പിശാച്‌ 
തുടങ്ങിയവയില്‍ 


വിശ്വസിക്കുന്നവര്‍ ഇപ്പോഴും 
ഉണ്ടോ 
പ്രേമം pReemaM (nn), __ love; 
അയാള്‍ക്ക്‌ അവളോട്‌ പ്രേമം 
തോന്നി 


Compiled & Edited by Dr.V. Saratchandran Nair 


പ്രേമകഥ pReemakatha (comp nn), 


love story; ഒരു പ്രമകഥയിലെ 
ദുരന്തരംഗം പോലെ 
അവരുടെ ബന്ധവും 
അവസാനിച്ചു 

പ്രേമഗാനം pReemagaanaM (comp 
nn), love song; അവള്‍ ഒരു 


പ്രേമഗാനം പാടി 


പ്രേമബന്ധം pReemabndhaM (comp 
nn), bond of love; അവള്‍ ഒരു 
പ്രേമബന്ധത്തില്‍ കുടുങ്ങി 
പ്രേമവിവാഹം pReemavivaahaM 
(comp nn), love marriage; അവരുടെ 
ബന്ധം പ്രേമവിവാഹത്തില്‍ 
കലാശിച്ചു 

പ്രേയസി pReeyasi (nn), beloved; 
അയാള്‍ തന്റെ പ്രേയസിയെ 
നോക്കി 

പ്രേരക pReeraka (adj), inspiring; 
പ്രേരകമായ ചില കാര്യങ്ങള്‍ 
അയാള്‍ പറഞ്ഞു 

പ്രേരണ pReeraNa (nn), motive; 
അവിടെ പോകാനുള്ള 
പ്രേരണ എന്തായിരുന്നു 
പ്രേരിപ്പിക്ക്‌ 
induce; 
ചെയ്യാന്‍ 
പ്രേരിപ്പിച്ചു 
പ്രേരിപ്പിക്ക്‌ ബലി (vx), 
prompt; ഉത്തരം പറയാന്‍ 
പറ്റാത്ത കുട്ടികളെക്കൊണ്ടു 
ഉത്തരം പറയിക്കാന്‍ 
അധ്യാപിക പ്രേരിപ്പിച്ചു 


(vt), 
അതു 
പലരും 


pReerippikka 
അയാളെ 





369 


MALAYALAM ~ ENGLISH DICTIONARY 


പ്രോത്സാഹനം _pRootsaahanaM 
(nn), encouragement; അയാള്‍ക്ക്‌ 
അല്പം പോലും 


പ്രോത്സാഹനം കിട്ടിയില്ല 


പ്രോത്സാഹിപ്പിക്ക്‌ 


pRootsaahippikke (vt), encourage; 
സീതയെ എല്ലാവരും 
പ്രോത്സാഹിപ്പിക്കുന്നു 


പ്രൌഡം pRauDhaM (adj), noble; 


പ്രൌഡമായ ചില 
തീരുമാനങ്ങള്‍ അവര്‍ 
എടുത്തു 
പ്രൌഡി pRauDhi (nn), proud; 
അയാള്‍ക്ക്‌ 
പ്രൌഡ്ടിയിലൊന്നും 
വിശ്വാസമില്ലായിരുന്നു 

plan (nn), plan; 
bee ഒരു പ്ലാന്‍ 
വരച്ചു 


plaava (nn), jack fruit tree; 


പ്ലാവില്‍ ചക്ക ഉണ്ടായിരുന്നു 


ഫക്കീര്‍ phakkiiR (nn), fakir; ഒരു 
ഫക്കീര്‍ അതുവഴി വന്നു 


ഫണം phaNaM (nn), hood of a snake; 


പാമ്പ്‌ ഫണമുയര്‍ത്തി 
നില്ക്കുന്നു 

ഫയല്‍മാന്‍ ~~ phayalmaan (൩), 
gladiator; ഫയല്‍മാന്‍ 
ഗോദയിലേക്ക്‌ ഇറങ്ങി 

ഫലം മിലി! ൧). effect; 
തെറ്റിന്റെ ഫലം അയാള്‍ 
അനുഭവിച്ചു 


ഫലം phalaM (nn), fruit; 
ഫലവുമില്ലാത്ത വൃക്ഷം 


ഒരു 


Compiled & Edited by Dr.V. Saratchandran Nair 





ഫലം phalaM (nn), profit, ഒരു 
ഫലവുമില്ലാത്ത കാര്യം 

ഫലം = phalaM (൩), അഖി; 
പരീക്ഷയുടെ ഫലം 
പുറത്തായി 

ഫലം phalaM (nn), utility; അവള്‍ 
വാങ്ങിച്ച ഫ്രിഡ്ജ്‌ വളരെ 
ഫലപ്രദമായി 

ഫലകം —phalakaM = (nn), ലിബു 
അയാള്‍ ഒരു ഫലകത്തില്‍ 
ഇരുന്നു 

ഫലപ്രദം ററിവിച്ചിഡര്‍ച്ി (൭2, 
fruitful; ഫലപ്രദമായ ചില 


മരുന്നുകള്‍ കഴിച്ചു 


ഫലവൃക്ഷം phalavRek$aM (comp 
nin), fruit യം; ഫലവൃക്ഷത്തില്‍ 


ഫലങ്ങള്‍ ഉണ്ടായി 

ഫ്ലിക്ക്‌ phalikka (vi), materialise; 
അയാളുടെ പ്രവചനം 
ഫലിച്ചു 


ഫലിക്ക്‌ ചിലി (vi), materialise; 
അവന്റെ സൂത്രം ഫലിച്ചു 


ഫലിതം phalitaM (nn), ഡി 
അയാള്‍ ഒരു ഫലിതം 
പറഞ്ഞു 

ഫാക്ടറി phakTaRi (nn), factory; 
ഫാക്ടറിയില്‍ സമരം തീര്‍ന്നു 
ഫെബ്രുവരി ഡ്‌ (nn), 
february; ഫെബ്രുവരി ഞങ്ങളുടെ 
നാട്ടില്‍ ഉത്സവങ്ങളുടെ 
കാലമാണ്‌ 


ഫോട്ടോ 2൩൦൦൩൦ (nn), photograph; 
ഞാന്‍ ഇന്നലെ ഒരു ഫോട്ടോ 
എടുത്തു 





370 


MALAYALAM - ENGLISH DICTIONARY 


ഫോട്ടോഗ്രാഫി —_ phooTToograaphi 
(nn), art of taking _ protographs; 
ഫോട്ടോഗ്രാഫിയില്‍ അയാള്‍ 
നല്ല കഴിവുള്ളവനാണ്‌ 

ഫൌണ്ടന്‍ പേന phauNTanpeena 
(nn), fountain pen; അച്ഛന്‍ അവന്‌ 


ഒരു ഫൌണ്ടന്‍ പേന 
വാങ്ങിക്കൊടുത്തു 
ബട്ടണ്‍ = baTTaN = (nn), __ button; 


അവന്റെ ഷര്‍ട്ടിന്റെ ബട്ടണ്‍ 
പൊട്ടിപ്പോയി 

ബഡായി ഫു (nn), boasting; 
അയാള്‍ എപ്പോഴും ബഡായി 
പറഞ്ഞുകൊണ്ടിരിക്കുന്നു 
ബദ്ധ ദി (൭4), 0; 
കര്‍ത്തവ്യങ്ങളാല്‍ ബദ്ധമായ 
ജീവിതം 


ബദ്ധപ്പാട്‌ baddhappaaTa (nn), haste; 
അയാളുടെ ബദ്ധപ്പാട്‌ 
അയാള്‍ക്കേ അറിയൂ 


ബദ്ധപ്പെട്‌ baddhappeTa (comp vb), 


hurry — up: അവള്‍ ഒരു 
അവസരത്തിനുവേണ്ടി 
ബദ്ധപ്പെട്ടു നടന്നു 

ബദ്ധശ്രദ്ധ —baddhaSRaddha (adj), 
attentive; ബദ്ധശ്രദ്ധനായ 
കുട്ടിയാണ്‌ അവന്‍ 

ബധിരന്‍ —badhiran (nn), deaf, 
അയാള്‍ ബധിരനും അവര്‍ 
ബധിരയുമാണ്‌ 


ബനിയന്‍ ൦ (nn), banian; 
അവന്‍ ബനിയന്‍ ഇടാറില്ല 
ബന്ദി 0 (nn), captive slave; 
ബന്ദികളെ വിട്ടു കൊടുത്തു 


Compiled & Edited by Dr.V. Saratchandran Nair 


ബന്ധം =bandhaM = (nn), relation; 
ബന്ധങ്ങള്‍ എപ്പോഴും 
ബന്ധനങ്ങളാണ്‌ 


ബന്ധനം bandhanaM (nn), binding; 
ജീവിതം കര്‍മ്മബന്ധമാണ്‌ 

ബന്ധനം bandhanaM മമ), 
imprisonment, കള്ളന്‍ പോലീസ്‌ 


ബന്ധനത്തില്‍ നിന്നും 
രക്ഷപ്പെട്ടു 

ബന്ധിക്ക്‌ ഫലി ൧, മം; 
അയാള്‍ കുതിരയെ ഒരു 


മരത്തോടു ബന്ധിച്ചു 

ബന്ധു bandhu (nn), relative; ഞാന്‍ 
ഒരു ബന്ധുവിനെ സന്ദര്‍ശിച്ചു 

ബന്ധുത bandhuta (nn), kinsmanship; 
ബന്ധുതപറഞ്ഞ്‌ അയാള്‍ 
വന്നു 

ബലം balaM (adj), strong; അവള്‍ 
ബലമുള്ള ഒരു വടിയെടുത്തു 

ബലം balaM (nn), force; കൈയ്യില്‍ 


ബലമായി പിടിച്ചു 
ബലം ച്ച്‌ (nn), __ strength; 
അയാളുടെ ബലം 
പരിശോധിക്കപ്പെട്ടു 
ബലക്ഷയം balakSayaM (comp nn), 
weak; ബലക്ഷയം 


നേരിട്ടുകൊണ്ട്‌ അയാള്‍ ആ 
കസേര നീക്കം ചെയ്തു 
ബലപ്പെട്‌ dalappeTa (vi), become 
strong; അയാള്‍ ആ 
ശക്തികൊണ്ട്‌ ബലപ്പെടുന്നു 


ബലവത്ത്‌ balavatta (adj), powerful; 
ബലവത്തായ പാറക്കെട്ടുകള്‍ 





371 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ബലവാന്‍ —balavaan (nn), strong 


person; ബലവാനായ ഒരു 
മനുഷ്യന്‍ ആയിരുന്നു 
അയാള്‍ 

ബലഹീനത —dalahiinata (2), 
weakness; അയാളുടെ 
ബലഹീനതകള്‍ പലരും 
മുതലെടുത്തു 

ബലഹീനന്‍ dalahiinan (nn), weak 
person; അയാള്‍ 
ബലഹീനനായിരുന്നു 


ബലാല്‍സംഗം balaalsaMgaM (nn), 
rape; ആ സ്ത്രീയെ ആരോ 
ബലാല്‍സംഗം ചെയ്തു 

ബലാല്‍ ചിഷി (adv), ദിവ 
അയാള്‍ ബലാല്‍ പിടിച്ചടക്കി 
ബലി bali (nn), sacrifice, ആട്ടിന്‍ 
കുട്ടിയെ ബലി നടത്തി 

ബലികര്‍മ്മം balikaRmmaM (comp 


nn), sacrifical ritual; 
ബലികര്‍മ്മത്തിന്‌ ചില 


മൃഗങ്ങളെ കൊണ്ടുവന്നു 
ബലികഴിക്ക്‌ balikaZikke (comp 
vb), sacrifice; ഒരു ആടിനെ 
ബലികഴിക്കാന്‍ ആവശ്യപ്പെട്ടു 
ബലികൊടുക്ക്‌ balikoTukka (vt), 


be killed as ൭ sacrificial offering; 
അയാള്‍ ഒരു ആടിനെ oni 


കൊടുത്തു 
ബലിക്കല്ല്‌ balikkalla (comp nn), 
sacrificial altar; ബലിക്കല്ലില്‍ 
തലവച്ച്‌ അവന്‍ കിടന്നു 


ബലിപീഠം balipiiThaM (nn), altar; 
ബലിപീഠത്തിനുമുമ്പില്‍ 
വൈദികന്‍ നിന്നു 


ബലിയിട്‌ baliyiTa (vb), perform 
obsequies by _ heirs; അച്ഛന്‍ 
പൂര്‍വ്വികന്മാർക്ക്‌ ബലിയിട്ടു 
GUY പന്നു (nn), belt; അവന്‍ 
ബല്‍ട്ട്‌ കെട്ടുന്നു 

ബഹളം bahal.aM (adj), agiation; 


അവിടെ എന്തോ ബഹളം 
നടക്കുന്നു 

ബഹിരാകാശം —_dahiraakaaSaM 
(nn), outer space; 
ബഹിരാകാശത്ത്‌ അവര്‍ 
സഞ്ചരിച്ചു 

ബഹിര്‍മുഖ —bahiRmukha (adj), 
extrovert; അയാള്‍ക്ക്‌ 
ബഹിര്‍മുഖമായ 
വ്യക്തിത്വമാണ്‌ 
ബഹിഷ്ക്കരണം ചിപ്‌ 
(nn), boycotting; 
ബഹിഷ്ക്കരണത്തില്‍ 
എല്ലാവരും അപലപിച്ചു 
ബഹികഷ്ക്കരിക്ക്‌ ahi $kkarikke 


(vt), boycott; അയാളെ സഭയില്‍ 
നിന്നു ബഹിഷ്ക്കരിച്ചു 





ബഹുജനം —bahujanaM_— (nn), 
common folk; ബഹുജനം 
പലവിധം 

ബഹുമതി bahumati (nn), honour; 
അന്യനാട്ടില്‍ പോയ 
അയാള്‍ക്ക്‌ പല 


ബഹുമതികളും കിട്ടി 


372 


MALAYALAM - ENGLISH DICTIONARY 


ബഹുമാനം —bahumaanaM (nn), 
reverence; അയാളുടെ 
ബഹുമാനം പിടിച്ചുപറ്റാന്‍ 
കഴിഞ്ഞു 


ബഹുമാനപ്പെട്ട bahumanappeTTa 
(adj), honourable; ബഹുമാനപ്പെട്ട 
മെമ്പർ സഭയില്‍ നിന്നു 
പുറത്തുപോകണം 


ബഹുമാനിക്ക്‌ —bahumanikke (v4), 
respect; മാതാപിതാക്കളെ 
ബഹുമാനിക്കണം 

ബഹുമാനിക്ക്‌ bahumaanikke (vb), 
honour; അയാള്‍ എല്ലാവരേയും 


ബഹുമാനിക്കുന്നു 

ബഹുമുഖ —bahumukha (44), 
multifarious; 
ബഹുമുഖപ്രതിഭയായ 
അദ്ദേഹത്തെ അവര്‍ 
അഭിനന്ദിച്ചു 

ബാക്കി ച (nn), balance; ഇനി 
ബാക്കി എന്തുണ്ട്‌ 
ബാക്ടീരിയ ചിന്നു (nn), 
bacteria; അഴുക്കുകളില്‍ 
ബാക്ടീരിയ പിടിപെടുന്നു 
ബാങ്ക്‌ baanka (nn), bank; ബാങ്ക്‌ 
ഇന്ന്‌ ഉച്ചയ്ക്കുശേഷം 
തുറക്കില്ല 

ബാഡീസ്‌ 45൭ (nn), _brasier; 
അവള്‍ ബാഡീസ്‌ അണിയുന്നു 
ബാണം ചി (nn), arrow; 
അയാള്‍ ഒരു ബാണം 
തൊടുത്തു 


Compiled & Edited by Dr.V. Saratchandran Nair 


ബാധ baadha (nn), possessed by spirit; 
ബാധയൊഴിപ്പിക്കാൻ അവര്‍ 
മന്ത്രം ചൊ 


ബാധക baadhaka (adj), applicable to; 


തീരെ ബാധകമല്ലാത്ത 
ചോദ്യങ്ങള്‍ ചോദിക്കരുത്‌. 
ബാധകം —baadhakaM (nn), that 
which is applicable to; ഈ 
ചോദ്യങ്ങള്‍ എനിക്കു 
ബാധകമല്ല 


ബാധയൊഴിപ്പിക്ക്‌ 


baadhayoZippikke (comp : +}. exorcise; 
las കോഴിയെ കൊന്ന്‌ 
ബാധയൊഴിപ്പിക്കുന്നു 


ബാധിക്ക്‌ baadhikka (vi), affected; 
രോഗം ബാധിച്ചശേഷം 
ചികിത്സ നടത്തണം. 

ബാധ്യത baadhyata (nn), obligation; 
അയാള്‍ക്ക്‌ ഇതില്‍ യാതൊരു 
ബാധ്യതയും ഇല്ലത്രേ 
ബാധ്യസ്ഥന്‍ baadhyasthan (nn), one 
who is liable to; ഇക്കാര്യത്തില്‍ 
താന്‍ ബാധ്യസ്ഥനല്ലെന്ന്‌ 
അയാള്‍ പറഞ്ഞു 

ബാപ്പ baappa (nn), father; കുട്ടി 
ബാപ്പയോട്‌ പിണങ്ങി 
ബാര്‍ലി baaRli (nn), barley; ഞാന്‍ 
ബാര്‍ലി ചേര്‍ത്തവെള്ളം 
കുടിച്ചു 

ബാല baala (nn), girl; ബാലയുടെ 
മനസ്സില്‍ ചില സംശയങ്ങള്‍ 
ഉടലെടുത്തു 

ബാലന്‍ ലി (nn), boy; ആ 
ബാലന്‍ അവരോട്‌ ചോദിച്ചു 





373 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ബാലാരിഷ്ടത ഖിഫ്‌ (nn), 
infantile disease; ബാലാരിഷ്ടതകള്‍ 


കൊണ്ട്‌ നിറഞ്ഞ ഒരു 
ബാല്യകാലം 

ബാലിശ ഷ്ടം (adj), childish; 
ബാലിശമായ ചില 
സംശയങ്ങള്‍ അവന്‍ 
എപ്പോഴും ചോദിക്കും 
ബാലിശത baaliSata (nn), 


childishness; അവന്‍റെ ബാലിശത 
എല്ലാവരും കളിയാക്കി 
ബാല്യം baalyaM (nn), childhood; 
ജീവിതത്തിലെ ഏറ്റവും നല്ല 
ഘട്ടമാണ്‌ ബാല്യം 

ബാഷ്പം ഷഘ്‌ (nn), vapour; 


ആ ബാഷ്പം തണുത്ത്‌ 
ജലകണങ്ങളായി പതിച്ചു 
ബാഷ്പീകരണം — baaSpiikaraNaM 
(nn), evaporation; നീരാവി 
ബാഷ്പീകരണം സംഭവിച്ച്‌ 
ജലമാകുന്നു 

ബാഷ്പീകരിക്ക്‌ — daaSpiikarikka 


(vt), evaporate; ഇവിടെ വെള്ളം 
പെട്ടെന്ന്‌ 


ബാഷ്പീകരിക്കപ്പെടുന്നു 
ബാഹുല്യം —baahulyaM (൫), 
multiude; ആളുകളുടെ 
ബാഹുല്യം നിമിത്തം 
അങ്ങോട്ടുപോകാനെ 
കഴിഞ്ഞില്ല 

ബാഹുല്യം —daahulyaM ൫), 
plentitude; പുസ്തകങ്ങളുടെ 


ബാഹുല്യം ആ ലൈബ്രറിയെ 
മികച്ചതാക്കി 


ബിന്ദു bindu (nn), point; ഒരു 
ബിന്ദുവില്‍നിന്ന്‌ മറ്റൊരു 
ബിന്ദുവിലേക്ക്‌ 
ദൂരമെത്രയാണ്‌ 

ബിന്ദു bindu മമ്മു, 60% 
വൃത്തത്തിന്റെ നടുക്ക്‌ ഒരു 

ന്ദു ഇട്ടു 

ബീജം 4ച൧ = (nn), ടേ; 
ബീജവും അണ്ഡവും 
സംയോജിക്കുന്നു 

ബീജം biijaM (nn), seed; ബീജം 
മുളച്ച്‌ ചെടിയുണ്ടാകുന്നു 
ബീജഗണിതം diijagaNitaM (nn), 
algebra; ബീജഗണിതത്തില്‍ 


അയാള്‍ വിശാരദനാണ്‌ 


ബീഭത്സം biibhalsaM (adj), terrible; 
ബീഭത്സമായ ചില രംഗങ്ങള്‍ 


അവിടെ നടന്നു 
ബീഭത്സം biibhatsaM (nn), 
horrendous; അയാള്‍ ബീഭത്സം 


അഭി നയിച്ചു കാട്ടി 


ബുദ്ധന്‍ buddhan (nn), Gautama 
buddha; ബുദ്ധന്‍ അവിടെ നിന്ന്‌ 
യാത്രയായി 


ബുദ്ധമതം buddhamataM (nn,comp), 


buddism; ബുദ്ധമതം പല 
സ്ഥലങ്ങളിലും പ്രചരിച്ചു 
ബുദ്ധി ഡല്‍ ദ), wisdom; 


അയാളുടെ ബുദ്ധിയില്‍ ഉദിച്ച 
ആശയം പ്രയോഗിച്ചു 
ബുദ്ധിപൂര്‍വ്വം — buddhipuuRvvaM 
(adj), intelligently; ബുദ്ധിപൂര്‍വ്വം 
അയാളെ അവന്‍ 
സഹായിച്ചു 





374 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ബുദ്ധിഭ്രമം buddhibhRamaM 
(nn,comp), madness; അയാള്‍ക്ക്‌ 
ബുദ്ധിഭൂമമുണ്ടായിരുന്നു 
ബുദ്ധിമാന്‍ —buddhimaan (nn), 
intelligent’ man; അയാള്‍ നല്ല 
ബുദ്ധിമാനാണ്‌ 

ബുദ്ധിമുട്ടിക്ക്‌ ഡാസേസ്സ്നി്ദ 


൫൧. drive to difficulty; അയാളെ 
ബുദ്ധിമുട്ടിക്കേണ്ടെന്ന്‌ അവന്‍ 
കരുതി 


enyavlay —buddhimuTTa (vi), 
difficulty; എനിക്ക്‌ പല 
ബുദ്ധിമുട്ടുകളും 
അനുഭവപ്പെട്ടു 
ബുദ്ധിമുട്ട്‌ ധാ്വിസ്‌ന്നു (൮, 
struggle; അയാള്‍ ജീവിക്കാന്‍ 
ബുദ്ധിമുട്ടുന്നു 
ബുദ്ധിമോശം buddhimooSaM 
(nncomp), folly; എനിക്ക്‌ 
അങ്ങിനെയൊരു 


ബുദ്ധിമോശം സംഭവിച്ചു 
ബുദ്ധിയുള്ള dhudhiyuLLa (adj), 


wise; രമേശ്‌ ബുദ്ധിയുള്ള 


കുട്ടിയായിരുന്നു 

ബുദ്ധിശാലി ാദ്സ്ടഷ്‌! (9), 
intelligent person; അയാള്‍ നല്ല 
ബുദ്ധിശാലി തന്നെ 

ബുദ്ധീഹീന — buddhihiina (adj), 
lacking intelligence; 
ബുദ്ധിഹീനമായ ഒരു 


പ്രവൃത്തിയായിപ്പോയി അത്‌ 


ബുധനാഴ്ച bhudhanaaZca (nn), 
wednesday; ബുധനാഴ്ച രാവിലെ 





375 


മണിക്ക്‌ 
ആരംഭിക്കുന്നു 
ബുധന്‍ budhan (nn), planet mercury; 


ബുധന്‍ സൂര്യനോട്‌ ഏറ്റവും 
അടുത്ത ഗ്രഹമാണ്‌ 


പരിപാടി 


ബൃഹത്‌ bRahata (adj), large; ഒരു 
ബൃഹത്‌ ലൈബ്രറിയില്‍ ഞാന്‍ 
ചേര്‍ന്നു 


ബൃഹസ്പതി bRahaspati (nn), 
preceptor of gods; ബൃഹസ്പതി 
ദേവന്മാരുടെ ഗുരുവാണ്‌ 


ബേജാറ്‌ പി (nn), confusion; 
അയാള്‍ക്ക്‌ എപ്പോഴും 
ബേജാറാണ്‌ 

ബൈബിള്‍ ലിം. (nn), bible; 
ബൈബിള്‍ ക്രിസ്ത്യാനികളുടെ 
വേദപുസ്തകമാണ്‌ 

ബൊമ്മ ന്മ (nn), doll; കുട്ടി 
ബൊമ്മ വാങ്ങി 

ബോധം boodhaM (nn), consiousness; 
അയാള്‍ക്ക്‌ ബോധം 
തെളിഞ്ഞു 

ബോധപൂര്‍വ്വം boodhapuuRvvaM 
(nn), consciously; ബോധപൂര്‍വ്വം 
ഞാന്‍ ആ കണ്ടുമുട്ടല്‍ 
ഒഴിവാക്കി 

ബോധിക്ക്‌ boodhikka (vi), realize; 
അയാള്‍ക്ക്‌ തന്‍റെ തെറ്റുകള്‍ 
ബോധിച്ചു 

ബോധി, 0000813൭ (vt), 
submit; അയാള്‍ രാജാവിന്റെ 
പക്കല്‍ സങ്കടം ബോധിപ്പിച്ചു 
ബോധിവൃക്ഷം —_boodhivRkSaM 
(nn), tree under which one attains 


വച ENGLISH DICTIONARY 


enlightment; 
ബോധിവൃക്ഷത്തിന്‍റെ 

ചുവട്ടില്‍ വെച്ച്‌ ബുദ്ധന്‌ 
ജ്ഞാനം ലഭിച്ചു 
ബോധ്യപ്പെടുത്ത്‌ 
boodhyappeTutta (vt), convince; 
അയാളോട്‌ എത്ര പറഞ്ഞിട്ടും 
ബോധ്യപ്പെടുത്താന്‍ പറ്റിയില്ല 
ബൌദ്ധ bauddha (adj), pertaining to 
Lord buddha; ബൌദ്ധമായ ചില 
ree ge ഞങ്ങള്‍ ചര്‍ച്ച 


ബ്രഷ്‌ bRaSa (nn), brush; അയാള്‍ 
ബ്രഷ്‌ കൊണ്ട്‌ ചിത്രം വരച്ചു 


ബ്രഹ്മം bRahmaM (nn), supreme soul; 


ബ്രഹ്മത്തിന്റെ 
മറ്റുരൂപമാണ്‌ നാമെല്ലാം 
ബ്രഹ്മചര്യം bRamacaryaM (nn), 
celibacy; അയാള്‍ ബ്രഹ്മചര്യം 
ആചരിച്ചു 

ബ്രഹ്മചാരി ണ്‌ (nn), 
celibate person; അയാള്‍ ഒരു 
ബ്രഹ്മചാരിയാണ്‌ 
ബ്രഹ്മജ്ഞാനം —-bRahmaj~aanaM 


(അ), realisation of ultimate power; 
അയാള്‍ക്ക്‌ ബ്രഹ്മജ്ഞാനം 


ലഭിച്ചു 

ബ്രഹ്മാണ്ഡം bRahmaaNDaM (nn), 
universe; അയാള്‍ ബ്രഹ്മാണ്ഡം 
മുഴുവന്‍ അലഞ്ഞു 

ബ്രഹ്മാവ്‌ bRahmaava (nn), Lord 
brahma; ബ്രഹ്മാവാണ്‌ 
സ്രഷ്ടികര്‍ത്താവ്‌ 


തന്നെ 


Compiled & Edited by Dr.V. Saratchandran Nair 


ബ്രാഹ്മണത്വം bRahmaNatvaM (nn), 


brahminhood; ബ്രാഹ്മണത്വം ഒരു 
വരമായി പഴയ മനുഷ്യന്‍ 
കരുതി 
ബ്രാഹ്മണന്‍ bRaahmaNan (nn), 
brahmin; ബ്രാഹ്മണനും 
ru മറ്റും 

blayDa (nn), blade; 
se കൊണ്ട്‌ കൈ 
ബ്ലൌസ്‌ —blausa_ (nn), _ blouse; 


അവള്‍ ബ്ലൌസ്‌ ഇട്ടു 


ഭംഗി ളി (nn), beauty; 
ഭംഗി അയാള്‍ ആസ്വദിച്ചു. 


ഭംഗികേട്‌ bhangikeeTa (comp nn), 


ആ 


awkwardness; അയാള്‍ ആ 
ശില്പത്തിന്‍റെ ഭംഗികേട്‌ 
ഒഴിവാക്കി 

ഭംഗിവാക്ക്‌ bhangivaakka 
(nn,comp), sweet words; അയാള്‍ 
ഓരോ ഭംഗിവാക്കുകള്‍ 
പറഞ്ഞുകൊണ്ടു 


അവിടെനിന്നു സ്ഥലംവിട്ടു. 
ഭംഗുരമായ bhaMguramaaya (adj), 
fragile; ക്ഷണഭംഗുരമായ 
ജീവിതം കടന്നുപോയി. 


ഭക്തിപൂര്‍വ്വം —_bhaktipuuRvvaM 
(മ), with devotion, അവള്‍ 
ഭക്തിപൂര്‍വ്വം പ്രാര്‍ഥിച്ചു 
ഭക്ഷണം dhak$aNaM (nn), food; 
കൃത്യസമയത്ത്‌ ഭക്ഷണം 
കഴിക്കണം 





376 


MALAYALAM - ENGLISH DICTIONARY 


ഭക്ഷ്യ —bhakSya (adj), 3 
ഭക്ഷ ee അവന്‍ 
ശ്രദ്ധിക്കാറില്ല 

ഭക്ഷ്യവസ്തു ചെയ (nn), 
food stuff; ഭക്ഷ്യവസ്തുക്കള്‍ക്ക്‌ 
ഇവിടെ ക്ഷാമമൊന്നുമില്ല 


ഭഗവതി bhagavati (nn), goddess; 
ഭഗവതിയുടെ മുന്നില്‍ അയാള്‍ 
നമസ്‌ക്കരിച്ചു 

ഭഗവാന്‍ —bhagavaan (nn), god; 
ഭഗവാന്‍റെ അനുഗ്രഹത്തിനായി 
അയാള്‍ പ്രാര്‍ത്ഥിച്ചു 
ഭഗീരഥപ്രയത്നം 
bhagiirathapRayatnaM (comp 04), 
herculean effort; അയാള്‍ ഒരു 
ഭഗീരഥപ്രയത്നം നടത്തി 

ഭഗ്ന bhagna (adj), broken; ഭഗ്നമായ 
ഒരു ഹൃദയവുമായി അയാള്‍ 
ജീവിച്ചു 

ഭജന dhajana (nn), ceremony of 
worship; അയാള്‍ ഭജന ഇരുന്നു 


ഭജനം ലിബി (nn), _ worship; 
അയാള്‍ ഭജനം നടത്തി 
ഭജിക്ക്‌ ചില (vi), adore; 
അവള്‍ ആ വിഗ്രഹത്തെ 
ഭജിച്ചു 

ഭജിക്ക്‌ — bhajikka (൮), __ break; 
അവള്‍ മൌനം ഭജിച്ചു 
ഭണ്ഡാരം —bhaNDaaraM (൮). 


treasure; ഭണ്ഡരത്തില്‍ അയാള്‍ 
പണം നിക്ഷേപിച്ചു 

ഭയ bdhaya (adj), pertaining to fear; 
ഭയമുണ്ടാക്കുന്ന ഒരു ദൃശ്യം 
അവന്‍ കണ്ടു 


Compiled & Edited by Dr.V. Saratchandran Nair 





ഭയം bhayaM (nn), fear, അവന്‌ 
ആരെയും ഭയമില്ലായിരുന്നു 
ഭയങ്കര bhayankara (adj), dreadful; 
ഭയങ്കരമായ ചില സത്യങ്ങള്‍ 
അവനറിഞ്ഞു 


ഭയപ്പാട്‌ യന (nn), fear; 
അയാള്‍ക്ക്‌ ഭയപ്പാട്‌ തോന്നി 
ഭയപ്പെട്‌ bhayappeTa (v1), be afraid; 
അവള്‍ ആരെയോ 
ഭയപ്പെടുന്നു 

ഭയഭക്തി dhayabhakti (comp nn), 
devotion, അയാളുടെ ഭയഭക്തി 
ചോദ്യം ചെയ്യപ്പെട്ടില്ല 
ഭയാനക bhayaanaka (adj), terrific; 


ഭയാനകമായ ഒരു കാഴ്ച 
കണ്ടു 
ഭരണ ലയി (adj), governing; 


ഭരണകാര്യങ്ങളില്‍ അയാള്‍ 
ശ്രദ്ധിച്ചു 

ഭരണം (nn), 
administration; ഭരണം 
നടത്തിയത്‌ മന്ത്രിയായിരുന്നു 


ഭരണകക്ഷി bharaNakak$i (comp 
nn), ruling party; ഭരണകക്ഷി 
ഭൂരിപക്ഷത്തോടെ വിജയിച്ചു 
ഭരണകൂടം bharaNakuuTaM (nn), 
government; ഭരണകൂടം 
പൊളിഞ്ഞാല്‍ രാജ്യത്തിന്‍റെ 
സ്ഥിതി അവതാളത്തിലാകും 

ഭരണഘടന bharaNaghaTana (nn), 


bharaNaM 


constitution; ows ന്‍ 
ഭരണഘടനയുടെ ശില്പി 
ആരാണ്‌ 





377 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഭരണാധികാരി —_bharaNaadhikaari 
(nn), യിണ ഭരണാധികാരികള്‍ 
എന്നും 
സുഖലോലുതല്‍പരരാണ്‌ 
ഭരണി bharaNi (nn), ൮7 
അച്ചാറുകള്‍ ഭരണിയില്‍ 
സൂക്ഷിക്കുന്നു 

ഭരതവാക്യം bharatavaakyaM 
(comp nn), closing benedictory stanza in 
classical drama; അങ്ങിനെ 
നാടകത്തിന്‍റെ 
ഭരതവാക്യമായി 

ഭരിക്ക്‌ ക്ഷീര ൧). സഃ; 


രാജാവ്‌ നാടു ഭരിക്കുന്നു 


ഭര്‍ത്യ bhaRtRa (adj), pertaining to 
husband; ഭര്‍തൃഗൃഹത്തിലേക്ക്‌ 
അവള്‍ പോയി 


ഭര്‍തൃത്വം bhaRtRatvaM (nn), state 


of being husband; അയാളുടെ 
ഭര്‍തൃത്വത്തില്‍ അവള്‍ക്ക്‌ 
താല്‍പര്യമില്ലായിരുന്നു 
ഭര്‍തൃഹീന —bhaRRehiina (nn), 
widow; അവള്‍ 
ഭര്‍തൃഹീനയായ ഒരു 
സ്ത്രീയാണ്‌ 

ഭര്‍ത്താവ്‌ bhaRttaava (nn), husband; 
അവളുടെ ഭര്‍ത്താവ്‌ 
ഗള്‍ഫിലാണ്‌ 

ഭവതി ഷി (nn), pronoun for 
adressing a woman; ഭവതി 
എന്താണ്‌ പറയുന്നത്‌ 

ഭവനം bhavanaM (nn), residence; 
അയാള്‍ സ്വഭവനത്തില്‍ 
താമസിച്ചു 


ഭവിക്ക്‌ bdhavikka (vi), become; 
അയാള്‍ ഒരു മൂഡനായി 
ഭവിച്ചു 


ഭവിഷ്യം bhavisyaM (nn), future; 
ജോല്‍സ്യന്‍ അവളുടെ 
ഭവിഷ്യം മുന്‍ കൂട്ടി പറഞ്ഞു 
ഭവ്യം ൭൮൪൪ (nn), auspicious; 
അവന്റെ വളരെ ഭവ്യമായ 
പെരുമാറ്റം എല്ലാവരെയും 
ആകര്‍ഷിച്ചു 

ഭസ്മം  bhasmaM = (nn), _—_ ash; 
അയാള്‍ ശരീരത്തില്‍ ഭസ്മം 
തേച്ചു 

ഭസ്മക്കുറി bhasmakkuRi (comp 


nn), strokes on the forehead made with 
ashes; അയാള്‍ ഭസ്മക്കുറി 


അണിഞ്ഞു 
ഭസ്മമാക്ക്‌ 


make into ashes; 


വീട്‌ ഭസ്മമാക്കി 
ഭാഗം 


വീടിഒ 
വാടകയ്ക്കു 
കൊടുത്തിരിക്കുകയാണ്‌ 


ഭാഗം bhaagaM (nn), part; തന്റെ 
ഭാഗം മാത്രം മനുഷ്യന്‍ 
ശരിയാണെന്നു 
വിചാരിക്കുന്നു 

ഭാഗധേയം bhaagadheeyaM (nn), 
fortune; അയാളുടെ ഭാഗധേയം 
അയാള്‍ക്കറിയില്ലായിരുന്നു 


ഭാഗഭാക്കാക്‌ bhagabhakkaaka 
(comp vb), taking part; അവള്‍ ആ 
യോഗത്തില്‍ ഭാഗഭാക്കായി 


bhasmamaakka (൧, 
അയാള്‍ ആ 


bhaagaM 
ഒരു 


(nn), portion; 


ഭാഗം 





378 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഭാഗിക്ക്‌ bhaagikka (൧. 


രാജ്യത്തെ രണ്ടായി ഭാഗിച്ചു 


ഭാഗ്യ dhaagya (adj), pertaining to 


fortune; നല്ല ഭാഗ്യമുള്ള 
കുട്ടിയാണ്‌ അവന്‍ 

ഭാഗ്യം bhagyaM = (nn), ൮൧9൦ 
ഭാഗ്യംകൊണ്ടുമാത്രം അയാള്‍ 
രക്ഷപ്പെട്ടു 

BINJ@OZO1 —bhaagyakkuRi (nn), 
lottery; അയാള്‍ ഒരു 
ഭാഗ്യക്കുറി എടുത്തു 
ഭാഗ്യദോഷം ളാല്‌ (nn), 
misfortune; അയാളുടെ 
ഭാഗ്യദോഷം കൊണ്ട്‌ ആ 
ജോലി നഷ്ടപ്പെട്ടു 
ഭാഗ്യമില്ലാത്ത —_bhaagyamillaatta 
(adj), unfortunate; തീരെ 
ഭാഗ്യമില്ലാത്ത 


കുട്ടിയായിരുന്നു അവന്‍ 


ഭാഗ്യമുള്ള bhaagyamuLLa (adj), 
fortunate; വളരെ ഭാഗ്യമുള്ള 
ഒരു കുട്ടിയാണ്‌ അവന്‍ 
ഭാഗ്യവശാല്‍ bhaagyavaSaal (adv), 
luckily; ഭാഗ്യവശാല്‍ അയാള്‍ 
ഒന്നും ചോദിച്ചില്ല 
ഭാഗ്യശാലി ഇടി! (൧), 
lucky person; അയാള്‍ വലിയ 
ഭാഗ്യശാലിയാണ്‌ 

ഭാണ്ഡം bhaNDaM (nn), package; 
അയാള്‍ ഭാണ്ഡത്തില്‍ 
എന്തൊക്കെയോ നിറച്ചു 
ഭാണ്ഡക്കെട്ട്‌ bhaaNDakeTTa 


(nn,comp), bundle, അയാള്‍ ആ 
ഭാണ്ഡക്കെട്ട്‌ തലയില്‍ ഏറ്റി 





379 


ഭാരം bhaaraM (nn), weight; ആ 
പുസ്തകത്തിന്‌ നല്ല ഭാരമുണ്ട്‌ 


ഭാരത dhaarata (adj), pertaining to 


bharata; ഭാരത ഭൂമിയില്‍ 
ആര്‍ഷ സംസ്ക്കാരമാണുള്ളത്‌ 
ഭാരതം bhaarataM = (nn), _ India; 
ഭാരതം എന്റെ 
മാതൃഭൂമിയാണ്‌ 

ഭാരതീയന്‍ bhaaratiiyan (nn), native 
of India; നാമെല്ലം 
ഭാരതീയരാണ്‌ 


ഭാരവാഹി ഷമ്മി (nn), one 
who holds responsibility; അയാള്‍ 
ആ കമ്മിറ്റിയുടെ 
ഭാരവാഹിയാണ്‌ 

ഭാര്യ bhaarya (nn), wife; അന, Jom 
ഭാര്യയെ മോഹിക്കരുത്‌ 


ഭാര്യാത്വം bhaaryaatvaM (nn), wife 


hood; അവളുടെ ഭാര്യാത്വം 
അംഗീകരിക്കപ്പെട്ടു 
ഭാര്യാഭര്‍ത്താക്കന്മാര്‍ 
bhaaryaabhaRttaakkanmaR (nn), 
husband & wife; 


ഭാര്യാഭര്‍ത്താക്കന്മാര്‍ തമ്മില്‍ 
എന്നും 
കലഹിക്കാറുണ്ടായിരുന്നില്ല 
ഭാവം ഖി (nn), superior; 
അയാള്‍ക്ക്‌ എപ്പോഴും 
താനെന്ന ഭാവമാണ്‌ 
ഭാവഗീതം dhaavgiitaM (nn), lyric; 
കുമാരനാശാന്റെ ഭാവഗീതങ്ങള്‍ 
സുന്ദരമാണ്‌ 

ഭാവന bhaavana (nn), imagination; 
അയാളുടെ ഭാവനയില്‍ 
വിരിഞ്ഞ ഒരു രൂപം 


MALAYALAM - ENGLISH DICTIONARY 


ഭാവനാശക്തി bhaavanaaSakti 
(nn,comp), | power of — magination; 
അവള്‍ക്ക്‌ നല്ല 
ഭാവനാശക്തിയുണ്ട്‌ 

ഭാവി bhaavi (nn), future; നമ്മുടെ 
ഭാവി വളരെ 
ഇരുളടഞ്ഞതാണോ? 

ഭാവി ലി (nn), future time; 


അവന്‍റെ നല്ല ഭാവിയെപ്പറ്റി 
ഞങ്ങള്‍ ചര്‍ച്ചചെയ്തു 


ഭാവിക്ക്‌ baavikka (vi), pretend; 
അയാള്‍ താന്‍ 
വലിയവനാണെന്ന്‌ ഭാവിച്ചു 
ഭാവിപ്രവചനം 
bhaavipRavacanaM (nn), _ prophecy; 


ഭാവിപ്രവചനം 
ശരിയായിരിക്കണമെന്നില്ല 

ഭാവുകം ഡിഷ്‌ (nn), good luck; 
അയാള്‍ ഭാവുകങ്ങള്‍ നേര്‍ന്നു 


ഭാഷ 0225൭ (2), 1; 
ഭാഷയിലൂടെ 
ആശയവിനിമയം നടത്തുന്നു 
ഭാഷണം bhaa$aNaM മമ), 
conversation; ഭാഷണത്തില്‍ 
നേരിടുന്ന അപാകതകള്‍ 
ചൂണ്ടിക്കാട്ടി 

ഭാഷാശാസ്ത്രം bhaa$aaSaastRaM 
(nn), linguistics; ഭാഷാ 
ശാസ്ത്രത്തില്‍ ഇന്ന്‌ പല 
നൂതനസരണികളുമുണ്ട്‌ 


ഭാഷ്യം bhaaSyaM (nn), commentary; 
അയാള്‍ ആ കൃതിക്ക്‌ ഒരു 
ഭാഷ്യം രചിച്ചു 

ഭിക്ഷ ലീദ്‌ ൫), ള്ള; 
അയാള്‍ ഭിക്ഷ യാചിക്കുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 


ഭിക്ഷക്കാരന്‍ ലിലി (nn), 


beggar; ഒരു ഭിക്ഷക്കാരന്‍ 
എന്നോട്‌ ചോദിച്ചു 
ഭിക്ഷാടനം ലിസ്റ്‌ (nn), 
wandering for begging; 
ഭിക്ഷാടനത്തിന്‌ അയാള്‍ 
പോയി 

ഭിത്തി ധി അആ, ജല; 
ഭിത്തിയില്‍ ഒരു ചിത്രം ഉണ്ട്‌ 
ഭിന്ന ന്മ (24), _—_ divided; 


ഭിന്നമായ ആശയങ്ങള്‍ തമ്മില്‍ 
എപ്പോഴും ഏറ്റുമുട്ടുന്നു 


ഭിന്ന bhinna (adj), split; 
സ്വാതന്ത്ര്യം കിട്ടിയപ്പോള്‍ 
ഇന്ത്യയും പാക്കിസ്ഥാനും 
ഭിന്ന രാജ്യങ്ങളായി 

ഭിന്നിക്ക്‌ —bhinnikka (vi), ടലി 
അയാള്‍ അവിടെ നിന്ന്‌ 
ഭിന്നിച്ചു 


ഭിന്നിപ്പ്‌ ബി (nn), separation; 
അയാളുടെ lav. ഒരു 
മാറ്റവും ഉണ്ടാക്കിയില്ല 

ഭീകര ദിഷ (adj), __ fearful; 
അയാള്‍ ഭീകരസ്വപ്നങ്ങള്‍ 
കണ്ടു 

ഭീതി dhiiti (nn), fear; അവള്‍ക്ക്‌ 
ഭീതി തോന്നി 

ഭീമ ലിന (adj), creating fear (huge); 
ഒരു ഭീമരൂപിയാണ്‌ അയാള്‍ 
ഭീമന്‍ dhiiman (nn), bhima; ഭീമന്‍ 
ഗദായുദ്ധം ചെയ്തു 

ഭീരു dhiiru (nn), coward; അയാള്‍ 
ഒരു ഭീരുവാണ്‌ 





380 


MALAYALAM - ENGLISH DICTIONARY 


ഭീരുത്വം dhiirutvaM (nn), cowardice; 
അയാളുടെ ഭീരുത്വം മൂലം ആ 


കള്ളന്‍ മുതല്‍ മോഷ്ടിച്ചു 


ഭീരുവായ —dhiiruvaaya (24), 
cowardly; വളരെ ഭീരുവായ 
കുട്ടിയാണ്‌ അവനെന്ന്‌ 
എല്ലാവരും പറയുന്നു 

ഭീഷണ = dbhiiSaNa (adj), _ fearful; 
ഭീഷണമായ ഒരു 
രംഗമായിരുന്നു അത്‌ 


ഭീഷണി bhiiSaNi (nn), threatenining; 


അയാളുടെ ഭീഷണി ആരും 
സ്വീകരിച്ചില്ല 
ഭുജം — bhujaM (nn), _ shoulder, 
അവന്റെ ഭുജത്തില്‍ തട്ടി 
ഉണര്‍ത്തി 


ഭുജിക്ക്‌ bhujikka ൪൧), eat; അവന്‍ 
മാംസം ഭുഴജിക്കുന്നു 


ഭുവനം bhuvanaM (nn), heaven; 
ഭുവനം നിറയെ സംഗീതം 
ഭൂകമ്പം bhuukambaM (nn), earth 
quake; ജപ്പാനില്‍ 
ഭൂകമ്പമുണ്ടായി 

ഭൂഖണ്ഡം —bhuukhaNDaM ൮, 
continent, ഈ ഭൂഖണ്ഡത്തിന്റെ 
പ്രശ്നങ്ങള്‍ പരിഹരിക്കണം 
ഭൂഗര്‍ഭശാസ്ത്രം 
bhuugaRbhaSastRaM (nn,comp), 
geology, ഭൂഗര്‍ഭശാസ്ത്രത്തില്‍ 
അയാള്‍ ബിരുദമെടുത്തു 
ഭൂഗോളം bhuugooLaM (nn), earth; 
ഭൂഗോളത്തിന്റെ ആകൃതി 
മുട്ടയുടെതു പോലെയാണ്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 





381 





ഭൂതം ധന = (nn), ഒട; 
മുക്കുവനും ഭൂതവും എന്ന 
കഥ കേട്ടിട്ടില്ലേ 

ഭൂതകാലം bhuutakaalaM (nn), past; 
ഭൂതകാലത്തെക്കുറിച്ചു 
സംസാരിച്ചിട്ടു എന്തു 
പ്രയോജനം 

ഭൂതക്കണ്ണാടി bhuutakaNNaaTi (nn), 
microscope; അയാള്‍ 
ഭൂതക്കണ്ണാടികൊണ്ട്‌ 
പരിശോധിച്ചു 

ഭൂതദയ bhuutadaya (nn,comp), love 
of fellow beings; അയാള്‍ക്ക്‌ 


ഭൂതദയ ഉണ്ടായിരുന്നു 
ഭൂതലം — bhuutalaM 
ഭൂതലം 

വെള്ളമായിരുന്നു 
ഭൂതോദയം bhuutoodayaM ദ), 


sudden thought (coming to mind without 
proper reason); അയാള്‍ക്ക്‌ 


പെട്ടെന്ന്‌ ഭൂതോദയം ഉണ്ടായി 
ഭൂനികുതി —bhuunikuti (nn.comp), 
land revenue; അയാള്‍ ഭൂനികുതി 
കൊടുത്തില്ല 


ഭൂപടം bhuupaTaM (nn), map; 
ഇന്ത്യയുടെ ഭൂപടത്തില്‍ 
കേരളം കണ്ടു പിടിക്കാമോ 
ഭൂമി bhuumi (nn), earth; ഭൂമിയെ 
സംരക്ഷിക്കേണ്ട കടമ 
നമുക്കുണ്ട്‌ 

ഭൂമിക bhuumika (nn), fore word; 
അയാള്‍ ഒരു ഭൂമിക 
തയ്യാറാക്കി 


(nn), _ earth; 
നിറയെ 


MALAYALAM - ENGLISH DICTIONARY 


ഭൂമികുലുക്കം — bhuumikulukkaM 
(nn,comp), earth quake; ഇവിടെ 
ഭൂമി കുലുക്കമുണ്ടായിരുന്നു 
ഭൂമിശാസ്ത്രം —_bhuumiSaastRaM 
(nn,comp), geography; ഭൂമി 
ശാസ്ത്രത്തില്‍ അവന്‌ നല്ല 
മാര്‍ക്കുണ്ട്‌ 


ഭൂരിപക്ഷം bhuuripak$aM (nn), 
majority; ഭൂരിപക്ഷം പേരും 
പാര്‍ട്ടി വിട്ടു 

ഭൂഷണം bhuuSaNaM (nn), ornament; 
അവള്‍ ഭൂഷണങ്ങള്‍ 
അണിഞ്ഞു 

ഭൃത്യന്‍ വഗ (nn), servant; 


ഭൃത്യന്‍ ഒരു പാത്രം കൊണ്ടു 
വന്നു 

ഭേദം bheedaM (nn), difference; 
അവര്‍ തമ്മില്‍ ഭേദമുണ്ട്‌ 


ഭേദഗതി 0൦ (൩൧,൧൧൧), 
difference of state; അയാള്‍ ഒരു 
ഭേദഗതി നിര്‍ദ്ദേശിച്ചു 

ഭേദപ്പെട്‌ bheedappeTa (vi), recover; 
കുട്ടിയുടെ രോഗം ഭേദപ്പെട്ടു 
ഭേദിക്ക്‌ —bheedikka (vt), ടലി; 
അയാള്‍ ആ വില്ലു ഭേദിച്ചു 
ഭേരി ൧൦ (nn), trumpet; 
അവിടെ ഒരു ഭേരി മുഴങ്ങി 
ഭോഗം 100൭൮0 (nn), happines; 
ഭോഗത്തിനുവേണ്ടി മാത്രമല്ല 
മുനുഷ്യന്‍ ജീവിക്കുന്നത്‌ 
ഭോഗലോലുപ bhoogaloolup (adj), 
lustful; ഭോഗലോലുപരായ 
രാജാക്കന്മാര്‍ 


Compiled & Edited by Dr.V. Saratchandran Nair 





ഭോജനം bhoojanaM (nn), food; 
അയാള്‍ ഭോജനം കഴിച്ചു 
ഭോഷത്തം 02൧൧58 (8), 
foolishness; അയാളുടെ 
ഭോഷത്തം കാരണം പണം 
നഷ്ടപ്പെട്ടു 
ഭോഷന്‍ 0൧05൧ (nn), ൯0; 
അയാള്‍ വെറും ഭോഷനാണ്‌ 
ഭൌതികവാദം —_bhautikavaadaM 
(nn,comp), materialism; ഭൌതിക 
വാദത്തിന്‌ പല 
പ്രശ്നങ്ങളുമുണ്ട്‌ 
ഭ്രംശം bhRaMSaM (nn), miss the way; 
അയാള്‍ക്കു മാര്‍ഗ്ഗഭ്രംശം പറ്റി 
ഭൂമം bhRamam (nn), revolving; 
aes (6Qo 
ലയ്ക്കുന്നില്ല 
ഭ്രമം bhRamam (nn), fascination; ആ 
പെണ്ണിനെ കണ്ട്‌ അവന്‍ 
ഭ്രമിച്ചുപോയി 
ഭ്രമണം bhRamaNaM (nn), whirling; 
ഭൂമിയ്ക്കുചുറ്റും ചന്ദ്രന്റെ 
ഭ്രമണം തുടര്‍ന്നു 
ഭ്ൂഷ് സ (adj), ഒലി; 
ദേശ്രഭഷ്ടനായ അയാളെ 


ഗ്രാമത്തിനു പുറത്താക്കി 

ഭ്രഷ്ട്‌ ഡം (nn), out caste; 
അയാള്‍ക്ക്‌ ഭൂഷ്ട്‌ കല്പിച്ചു 
ഭ്രാന്തന്‍ വ (nn), madman; 
അയാള്‍ ഒരു ഭ്രാന്തനാണ്‌ 
ഭ്രാന്ത്‌ വ (nn), madness; 
അയാള്‍ക്ക്‌ ഭ്രാന്താണെന്ന്‌ ജനം 
പറയുന്നു 





382 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഭ്രൂണം bhRuuNaM (nn), 
ഭ്രൂണം ജീവനുള്ളതാണ്‌ 
മംഗലമായ maMgalaMaaya (adj), 
auspicious; വളരെ മംഗലമായ 
ഒരു ദിവസമാണിത്‌ 

മംഗല്യ maMgalya (adj), auspicious; 
മംഗല്യപ്രദമായ ഒരു ദിവസം 
മംഗല്യവതി 
(nn,comp), married woman; 
മംഗല്യവതിയായി 
മംഗളം maMgalaM (nn), well being; 


foetus; 


maMgalyavati 
രാധ 


ഞാന്‍ അവള്‍ക്ക്‌ മംഗളം 
നേര്‍ന്നു 

മകം makaM (nn), tenth constellation; 
അവന്‌ മകം നക്ഷത്രത്തില്‍ 
കുഞ്ഞ്‌ ജനിച്ചു 

മകയിരം  makayiraM (nn), fifth 
constellation, അവന്റെ നക്ഷത്രം 
മകയിരം ആണ്‌ 

മകന്‍ നലിക്ഥ = (nnks), ടു 


അയാളുടെ മകനാണ്‌ ഇവന്‍ 


മകരം makaraM (nn), sixth month of 
Hindu _ calender; മകരത്തില്‍ 
വിളവ്‌ കൊയ്തു 


മകരസംക്രാന്തി 
makarasaMkRaanti (nn,comp), ദനം 
when the sun enters the mansion of 
capricorn; മകരസംക്രാന്തിക്ക്‌ 
ഞാന്‍ ശബരിമലയില്‍ 
പോയി 

മകള്‍ നലിഷ്‌. (nn,ks), 
നെഹ്‌റുവിന്റെ 
ഇന്ദിരാഗാന്ധി 


daughter; 
മകളാണ്‌ 


മകുടം makuTaM (nn), crown; 
അയാള്‍ വിജയത്തിന്‍റെ മകുടം 
ചൂടി 

മക്കള്‍ —makkal (nn), children; 
അയാളുടെ മക്കളെല്ലാം നല്ല 
നിലയിലാണ്‌ 

മത്ത നല്വിര (nn), woman; അവള്‍ 


ധീരയായ ഒരു മങ്കയാണ്‌ 
മങ്ങ്‌ mappa (vi), മം; 
അയാളുടെ എഐശ്വര്യമെല്ലാം 
മങ്ങി 

മച്ചി macci (nn), barren; 
ഒരു മച്ചിയാണത്രേ 
മച്ചുനന്‍ = maccunan (nn,ks), brother 
മ law; രവി രാജന്റെ 
മച്ചുനനാണ്‌ 

മച്ച്‌ macca (nn), ceiling; അയാള്‍ 
ഏണിയിലൂടെ മച്ചിലേക്ക്‌ 
കയറി 
മജിസ്‌ട്രേട്ട്‌ 
magistrate; 
കേട്ടു 
മജ്ജ maja (nn), marrow of the bones; 
അയാളുടെ മജ്ജകളെല്ലാം 
വേദനിക്കുന്നു 

മഞ്ചം ma~caM (nn), bed stead; 


അവള്‍ 


majisTReeTTa == (nn), 
മജിസ്ട്രേട്ട്‌ വാദം 





അയാള്‍ ഒരു മഞ്ചം ചുമന്നു 
കൊണ്ടുവന്നു 

മഞ്ചല്‍ സമ-0 (nn), _ palanquin; 
രാജാവ്‌ മഞ്ചലില്‍ വന്നു 
മഞ്ചാടി ma~caaTi (nn), denanthena 
pavonica; കുട്ടി മഞ്ചാടി എണ്ണി 
നോക്കി 





383 


MALAYALAM ~ ENGLISH DICTIONARY. 


Compiled & Edited by Dr.V. Saratchandran Nair 





മഞ്ജു —ma~juu (22), അബ 
മഞ്ജുഭാഷിണിയാണ്‌ അവള്‍ 


മഞ്ഞ ൭-2 (adj), __ yellow; 
കൊന്നപ്പൂവിന്റെ നിറം 
മഞ്ഞയാണ്‌ 


മഞ്ഞക്കരു ma~~akkaru (nn,comp), 
yolk ജേ; മുട്ടയുടെ മഞ്ഞക്കരു 
എനിക്കിഷ്ടമല്ല 

മഞ്ഞപ്പിത്തം ma~~appittaM (nn), 
jaundice; രവിക്ക്‌ മഞ്ഞപ്പിത്തം 
വന്നു 


മഞ്ഞളിക്ക്‌ ma~~Likka (comp vb), 
become pale; അവള്‍ നാണം 


കൊണ്ട്‌ മഞ്ഞളിച്ചുപോയി 
മഞ്ഞള്‍ ma~~al (nn), turmeric; 
മഞ്ഞള്‍ 
ഓഷധഗുണമുള്ളതാണ്‌ 
മഞ്ഞുകട്ടി ma~~ukaTTi (nn), ice; 
മഞ്ഞുകട്ടി കൊണ്ടു ഇഗ്ലൂ 
ഉണ്ടാക്കുന്നു 

മഞ്ഞുകാലം —ma~~ukaalaM (nn), 
winter; മഞ്ഞുകാലത്ത്‌ 


പുതയ്ക്കാന്‍ പുതപ്പുവേണം 

മഞ്ഞ്‌ ma~~a (nn), dew; കിഴക്കന്‍ 
മലകളില്‍ ഇപ്പോള്‍ മഞ്ഞു 
പെയ്യുന്നു 

മട maTa (nn), hollow; അയാള്‍ 
പുലിമടയിൽ ചെന്നു കയറി 


മടക്കം maTakkaM (nn), return; 
രവിയുടെ മടക്കം 
പെട്ടെന്നായിരുന്നു 

മടക്ക്‌ maTakka (vt); രാമന്‍ 


പായ മടക്കുന്നു 


മടങ്ങല്‍ = maTanyal. (nn), return; 


അയാള്‍ രവിയുടെ തോറ്റു 
മടങ്ങല്‍ കണ്ടു 

മടങ്ങ്‌ = maTanna (nn), 016 
കടലാസില്‍ ഒരു മടങ്ങ്‌ 
വീണു 

മടങ്ങ്‌ = maTanna (vi), ജിദ്‌; 


പുസ്തകത്തിലെ ഒരു കടലാസ്‌ 
അകത്തേക്ക്‌ മടങ്ങി 


മടയന്‍ maTayan (nn), fool; രവി 
ഒരു മടയനായിരുന്നു 


മടയ്ക്ക്‌ maTaykka (vi), labour hard; 
അയാള്‍ വല്ലാതെ 
മടയ്ക്കുന്നുണ്ടായിരുന്നു 

മടല്‍ maTal (nn), coconut palm leaf 
with midrib; തെങ്ങിന്‍റെ മടല്‍ തീ 
കത്തിക്കാന്‍ ഉപയോഗിക്കുന്നു 





മടി maTi (nn), laziness; രവി 
മടികൊണ്ട്‌ അവിടെ 
പോയില്ല 

മടി സ്‌ (nn), ap; കുട്ടി 


അമ്മയുടെ മടിയില്‍ ഇരുന്നു 


asle6y = maTikka ൫൮), waver; 
അവള്‍ പുറത്തേക്കു വരാന്‍ 
മടിച്ചു 

മടിയന്‍ maTiyan (nn), lazy fellow; 
രവി വലിയ മടിയനാണ്‌ 
മടിശ്ശീല — maTissiila 
money മള 
മടിശ്ലീലയില്‍ 
പണമുണ്ടായിരുന്നു 


മടുക്ക്‌ സന്ധി (vi), be tired; 
അയാള്‍ക്ക്‌ ജീവിതം മടുത്തു 


(nn,comp), 
അമ്മയുടെ 


384 


MALAYALAM ~ ENGLISH DICTIONARY 


മടുമലര്‍ = maTumalaR (nn,comp), 
opened flower with honey; 
മടുമലരില്‍ തേന്‍ വണ്ട്‌ 
വന്നിരുന്നു 

മട്ടം maTTam (nn), set square; 
ആശാരി മട്ടമുപയോഗിച്ച്‌ 
പരിശോധിച്ചു 

മട്ടുപ്പാവ്‌ ന്ധ ദ), 
terrace; അവര്‍ 
മട്ടുപ്പാവിലിരുന്നു ചന്ദ്രനെ 
ആസ്വദിച്ചു 

മട്ട്‌ സന്ന മദ), __ sediment, 


അരിഷ്ടത്തിന്‍റെ മട്ട്‌ കുപ്പിയില്‍ 
കണ്ടു 

മട്ട്‌ സന്ന (8), 
അയാളുടെ മട്ടും 
ആര്‍ക്കും ഇഷ്ടമാ 

മഠം നാന്‌ (nn), സേ 
അവന്‍ മഠത്തില്‍ ചേര്‍ന്നു 


manner; 


ഭാവവും 


മഠം maThaM (nn), bramin's house; 
മഠത്തില്‍ നിന്നും 
പൂജാമന്ത്രങ്ങളുയര്‍ന്നു 

മണം maNaM (nn), smell; ഇവിടെ 
നല്ല മണമുണ്ട്‌ 

മണമുള്ള maNaM (adj), smell; 
അത്‌ നല്ല മണമുള്ള 
പൂവായിരുന്നു 

മണക്ക്‌ maNakke (vi), have a smell; 
ഇവിടെ പൂവിന്‍റെ ഗന്ധം 
മണക്കുന്നു 

മണപ്പുറം maNappuRaM (nn,comp), 
sandy bank; മണപ്പുറത്ത്‌ അവള്‍ 
കാറ്റുകൊള്ളാന്‍ ഇരുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 


385 





മണല്‍ maNal (nn), sand; മണല്‍ 
വിരിച്ച മുറ്റത്ത്‌ അവര്‍ 
ഇരുന്നു 

മണവറ maNavaRa (nn), bed-room 
of married couple; മണവറയില്‍ 
മണവാളന്‍ കടന്നു 

മണവാട്ടി maNvaaTTi (nn), bride; 
മണവാട്ടി കുറെ ആഭരണങ്ങള്‍ 
ധരിച്ചു 

മണവാളന്‍ maNavaaLan (nn), bride 
groom; മണവാളന്‍ 
മണവാട്ടിയെ കണ്ടു 

മണി maNi (nn), bell; സ്ക്കൂളില്‍ 
മണി മുഴങ്ങി 

മണി maNi (nn), precious stone; 
അത്‌ വിശിഷ്ടമായ ഒരു 
മണിയാണ്‌ 

മണി maNi (nn), time ; ഇപ്പോള്‍ 
മണി എത്രയായി 

മണിക്കെട്ട്‌ maNikkeTTa (nn,comp), 
wrist; ഞാന്‍ മണിക്കെട്ടില്‍ 
വാച്ച്‌ ധരിച്ചു 

മണിക്കൂര്‍  manikkuuR (nn), hour; 
നിവരും മണിയടിച്ചു 
കൊണ്ടിരുന്നു 

മണിയടിക്ക്‌ maNiaTikke (v1), ring; 
സ്ക്കൂളില്‍ മണിയടിക്കുന്നു 


മണിത്തേര്‌ maNitteera (nn,comp), 


decorated chariot; അയാള്‍ ഒരു 
മണിത്തേരില്‍ കയറി 
മണിപ്രവാളം —smanipRavaalaM 


(nn), poems written in which a particular 
regional language and sanskrit. are 
combined; മണിപ്രവാളത്തിനന്‍റെ 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





കാലഘട്ടം വളരെ 
പഴക്കമുള്ളതാണ്‌ 
മണിമാളിക maNimaaLika 


(nn,comp), high tower; അവന്‍ ഒരു 
മണിമാളികയില്‍ താമസിച്ചു 


മണിയറ maniyaRa (nn), bride's 
chamber; മണിയറ 
മനോഹരമായി 
അലങ്കരിച്ചിരുന്നു 

മണ്‍കട്ട maNkaTTa (nn,comp), clod 
of earth; മണ്‍കട്ട കൊണ്ട്‌ 
ഉണ്ടാക്കിയ വീടാണത്‌ 
മണ്‍കോരി = maNkoori (nn,comp), 
ജിരു ഒരു മണ്‍കോരിയില്‍ 
മണ്ണുകോരിയെടുത്തു 

മണ്ട = maNTa 
അയാളുടെ 
കേറിയില്ല 
മണ്ട maNTa (nn), top part of trees; 
അയാള്‍ തെങ്ങിന്റെ മണ്ടയില്‍ 
കയറി 


(nn), head; 
മണ്ടയില്‍ ഒന്നും 


മണ്ടത്തരം maNTattaraM = (nn), 
foolishness; അയാളുടെ 
മണ്ടത്തരം വളരെ 
പ്രസിദ്ധമാണ്‌ 


മണ്ടന്‍ maNTan (nn), fool; അവന്‍ 
ഒരു മണ്ടനാണത്രേ 

മണ്ഡനം maNDanaM ദ), 
favourable criticism; അദ്ദേഹം 
മണ്ഡന രീതിയില്‍ വിമര്‍ശനം 
നടത്തുന്നു 

@eMWeato maNDapaM (nn), place for 


prayer or debates; മണ്ഡപത്തില്‍ 


വിളക്കു 
പ്രാര്‍ത്ഥന നടത്തി 
മണ്ഡപം maNDapaM (nn), open 
shed erected for marriage and other 
feasts; വധു വിവാഹ 
മണ്ഡപത്തിലേക്കു 
പ്രവേശിച്ചു 


മണ്ഡലം maNDalaM (nn), assembly; 
അയാള്‍ മണ്ഡലത്തില്‍ 
പ്രവേശിച്ചു 


മണ്ണട്ട maNNaTTa (nn), kind of small 
worm; മണ്ണില്‍ ധാരാളം 
മണ്ണട്ടകളുണ്ടായിരുന്നു 
മണ്ണാങ്കട്ട maNNaagkaTTa (nn,comp), 
soil pieces; മണ്ണാങ്കട്ടയും 
കരിയിലയും കാശിക്കു 
പോയത്രേ 


മണ്ണാന്‍ സല്സ് (nn), caste in 
Kerala, മണ്ണാന്‍ കേരളത്തിലെ 
ഒരു പ്രത്യേക ജാതിയാണ്‌ 


മണ്ണെണ്ണ maNNeNNa (nn), kerosene; 


കൊളുത്തി 


മണ്ണെണ്ണകൊണ്ട്‌ സ്റ്റൌ 
കത്തിച്ചു 

മണ്ണ്‌ maNNa (nn), soil; മണ്ണ്‌ 
ഫലഭൂയിഷ്ടമാക്കാനുള്ള 
പലവഴികളുമുണ്ട്‌ 


maNN@ (nn), earth; അവന്‍ 


ar 

മ ചിരിച്ചു മണ്ണു കപ്പി 
മണ്‍വെട്ടി maNveTTi 
spade; അയാള്‍ 
കൊണ്ട്‌ മണ്ണുകിളച്ചു 
മണ്‍വെട്ടിപ്പല്ല്‌ 


(nn,comp), 100൨ 


(nn,comp), 
മണ്‍വെട്ടി 


maNveTTippalla 
like ൭ spade; 





386 


MALAYALAM - ENGLISH DICTIONARY 


അവന്റെ 
കേടാണ്‌ 


മതം mataM (nn), religion; മതം 
മനുഷ്യനെ മയക്കുന്ന 
കറുപ്പാണ്‌ 

@@M[SIA) —matabRanta_(nn,comp), 
religious fanaticsm; അയാള്‍ ഒരു 
മതഭ്രാന്തനാണ്‌ 


മണ്‍വെട്ടിപല്ലുകള്‍ 


മതവിശ്വാസം mataviSvaasaM 
(nn,comp), religious belief; 
മതവിശ്വാസം ഇന്ന്‌ 
അപകടകരമായ ഘട്ടത്തില്‍ 
എത്തിയിരിക്കുന്നു 

മതി mati (nn), intellect; ഇത്‌ 
അവളുടെ മതിയില്‍ ഉദിച്ച 
ആശയം ആണ്‌ 

മതി mati (vb, modal), ‘enough; 


എനിക്ക്‌ ചോറ്‌ ഇത്ര മതി 


മതിക്ക്‌ —matikka (vt), __ respect; 
അയാളെ ആരും മമതിച്ചില്ല 
മതിഭ്രമം നഷിവ്ണലി്‌ (9), 
hallucination; അയാള്‍ക്ക്‌ 
വല്ലാത്ത മതിഭ്രമം 
തോന്നി 


ഒരു 


മതിമറക്ക്‌ matimaRakka (comp vb), 
അയാള്‍ MO 
മതിമറ 


lose one’s senses; 
വിജയത്തില്‍ 
ആഹ്ലാദിച്ചു 
മതിയാക്‌ matiyaaka (vi), sufficient; 
മനുഷ്യന്റെ ആവശ്യങ്ങള്‍ 
ഒരിക്കലും മതിയാകുന്നില്ല 
മതിലകം matilakaM (nn), plot 
surrounded by a wall; മതിലകത്ത്‌ 
ആരോ കടന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 





387 


മതില്‍ = matil (nn), compound wall; 
അയാള്‍ മതില്‍ ചാടി കടന്നു 





മതിവര്‌ mativara (comp vb), be 
satisfied, 
മതിവരുവോളം 
കുടിച്ചു 
മതേതര mateetara (adj), secular; 
മതേതര രാജ്യത്ത്‌ പല 
പ്രശ്നങ്ങളുമുണ്ടാകുന്നു 
മത്തങ്ങ mattanna (nn), pumpkin; 
മത്തങ്ങ കൊണ്ട്‌ അമ്മ കറി 


വച്ചു 

മത്തനാക്‌ —mattanaaka ദ). 
intoxicated; അയാള്‍ കുടിച്ച്‌ 
മത്തനായി 

മത്താപ്പ്‌ mattaappa (nn), kind of fire 
works; അവിടെ എല്ലാവരും 


മത്താപ്പ്‌ കത്തിച്ചു 

മത്തി mati (nn), sardine; മത്തി 
കേരളത്തില്‍ ലഭ്യമാണ്‌ 

മത്ത്‌ നല്ല (nn), chuming stick; 
അമ്മ മത്തുകൊണ്ട്‌ തൈരു 
കടഞ്ഞു 

മത്സരം matsaraM (nn), competition; 
അവര്‍ തമ്മില്‍ മത്സരങ്ങള്‍ 
പലതും നടന്നു 


മത്സരിക്ക്‌ matsarikka (vt), compete; 


അയാള്‍ തെരഞ്ഞെടുപ്പില്‍ 
മത്സരിച്ചു 

മത്സ്യം matsyaM (nn), fish; 
മത്സ്യത്തിന്‌ ഇപ്പോള്‍ 
വിലക്കുറവാണ്‌ 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





മഥിക്ക്‌ — mathikka ൫൧). churn; 
അയാളെ പ്രശ്നങ്ങള്‍ വല്ലാതെ 
മഥിച്ചു 

മദം madaM (nn), rut of elephants; 
ആന മദം കൊണ്ട്‌ 
ശോഭിക്കുന്നു 

മദംപൊട്ട്‌ madaMpoTTa (comp vb), 
rave; ആനയ്ക്ക്‌ മദം പൊട്ടി 
മദാമ്മ madaamma (nn), European 


woman; മദാമ്മ ഇന്ത്യവിട്ടു 
പോയി 

മദാലസ = madaalasa (nn), beautiful 
woman; Gord ഒരു 
മദാലസയാണ്‌ 

മദിക്ക്‌ madikka (vi), be overjoyed; 
അയാള്‍ സന്തോഷത്തില്‍ 
മദിച്ചു 

മദ്ദളം madalaM (nn), musical 
instrument; മദ്ദളം ഒരു 
വാദ്യോപകരണമാണ്‌. 

മദ്യം madyaM (nn), alcoholic drink; 
മദ്യം വിഷമാണ്‌ 

മദ്യപാനം —madyapaanaM (4), 
drinking; മദ്യപാനം കുടുംബം 


നശിപ്പിക്കുന്നു 
മദ്യപിക്ക്‌ madyapikke (vz), drink 


alchohol; അയാള്‍ വല്ലാതെ 
മദ്യപിക്കുന്നു 

മധു madhu (nn), honey; മലരില്‍ 
മധുവുണ്ട്‌ 


മധു madhu (nn), alcohol; രാജാവ്‌ 
മധു പാനം ചെയ്തു 


മധുരം madhuraM (nn), sweetness; 
തേനിന്‌ മധുരമാണ്‌ 


മധുരക്കള്ള്‌ madhurakkaLLa 
(nn,comp), sweet 0009 അയാള്‍ 
മധുരക്കള്ള്‌ കുടിച്ചു 
മധുരക്കിഴങ്ങ്‌ — madhurakkiZanna 
(nn), sweet potato; അമ്മ 
മധുരക്കിഴങ്ങ്‌ പാകംചെയ്തു 
മധുരപലഹാരം 
ന്സദ്ാലിപ്മ്ഷിര്‍ (nn,comp), sweet 
candy; അമ്മ 
മധുരപലഹാരങ്ങള്‍ 
തയ്യാറാക്കി 

മധുരമുള്ള സനാദ്ഡന്ധ്‌൭ (൭൧), 
sweet; മധുരമുള്ള 
പലഹാരങ്ങള്‍ അവനിഷ്ടമല്ല 
മധുരിക്ക്‌ madhurikka (v7), be sweet; 
ഓര്‍മ്മകള്‍ മധുരിക്കുന്നു 


മധുരിമ madhurima (nn), sweet taste; 


തേനിന്‍റെ മധുരിമ നിങ്ങള്‍ 
മനസിലാക്കണം 
മധ്യം —madhyaM = (nn), സിദ്ദി; 


മധ്യഭാഗത്തുള്ള വിടവിലൂടെ 
അവന്‍ നോക്കി 





മധ്യമ ~~ madhyama (adj), neutral; 
മധ്യമമാര്‍ഗ്ഗത്തില്‍ അയാള്‍ 
വിശ്വസിച്ചു 

മധ്യവയസ്‌ക്കന്‍ 
madhyavayaskkan (2,590), middle 
aged man; അയാള്‍ ഒരു 
മധ്യവയസ്ക്കനാണ്‌ 
മധ്യവിരല്‍ — madhyaviral (nn), 
middle finger; മധ്യവിരലിലും 


388 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അയാള്‍ 
മോതിരമണിഞ്ഞിരുന്നു 
മധ്യസ്ഥ (adj), 
intermediate; അയാള്‍ 
മധ്യസ്ഥശ്രമം നടത്തിനോക്കി 
മധ്യാഹ്നം madhyaahnaM (nn), noon; 
Pa സമയം മധ്യാഹ്നം 


madhyastha 


ആയ്‌ 

മധ്യേ madhyee (adv), through the 
middle; വയലുകളുടെ മധ്യേ 
അയാള്‍ നടന്നു നീങ്ങി. 

മന mana (nn), house of keralite 
bhrahmins; മനയ്ക്കല്‍ 
നമ്പൂതിരിയെ പോയി കണ്ടു 


മനം സലീ! (൫൮), 
അയാളുടെ മനം നൊന്തു 


മനംമടുപ്പ്‌ manaMmaTuppa 
(nn,comp), feeling lazy; അവള്‍ക്ക്‌ 
വല്ലാത്ത മനംമടുപ്പുണ്ടായി 
മനംമറിച്ചില്‍ manaMmaRiccil 
(nn,comp), tendency to vomit; ആ 
രംഗം കണ്ട്‌ അയാള്‍ക്ക്‌ 
മനംമറിച്ചില്‍ വന്നു 


മനക്കരുത്ത്‌ 


(nn,comp), 
അയാള്‍ക്ക്‌ 
മനക്കരുത്തുണ്ടായിരുന്നു 
മനക്കോട്ട manakkooTTa (nn,comp), 
castles in the air; അയാള്‍ മനസ്സില്‍ 
പല മനക്കോട്ടകളും കെട്ടി 


mind; 


manakkarutta 


strength; 
ന 


mental 


മനഃകാഠിന്യം — manahkaaThinyaM 
(nn,comp), hardness of ബിര്‍; 
അയാളുടെ 


മനഃകാഠിന്യംകൊണ്ട്‌ 
അപകടമൊന്നുമുണ്ടായില്ല 
മനക്ലേശം manahkleeSaM 
(nn.comp), mental strain; അത്‌ 
അയാള്‍ക്ക്‌ വല്ലാത്ത 
മനഃക്നേശം ഉണ്ടാക്കി 
മനഃപാഠം സഘി (nn), 


learning by heart; കുട്ടി എല്ലാം 
മനഃപാഠം പഠിച്ചു 





മനഃപൂര്‍വ്വം manahpuuRvvaM 
(adv), intentionally; അവന്‍ 
മനഃപൂര്‍വ്വം കള്ളത്തരം 
പറഞ്ഞു 

മനഃസാക്ഷി —manahsaak$i_—_ (nn), 
consciousness; മനഃസാക്ഷിക്ക്‌ 
എതിരായി അയാള്‍ ഒന്നും 
ചെയ്തില്ല 

മനനം നംല്‌ (൯), minding; 
അയാള്‍ പലതും മനനം 
ചെയ്തു 


മനമഴിയ്‌ manamaZiya (comp vb), 
melting of the heart; അയാളുടെ 
മനമഴിഞ്ഞില്ല 


മനശുദ്ധി ~—manaSuddhi_ (nn,comp), 


purity of mind; മനശുദ്ധിയാണ്‌ 
മനുഷ്യന്‌ പ്രധാനമായി 
വേണ്ടത്‌ 

മനശ്ചാഞ്ചല്യം —manaScaa~calyaM 
(nn,comp), fickleness, അയാളുടെ 
മനതശ്ചാഞ്ചല്യം അവളെ 
വേദനിപ്പിച്ചു 

മനസാ നടേ (adv), mentally; 
മനസാ വാചാ കര്‍മ്മണാ 





389 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അയാള്‍ ഒരു തെറ്റും 
ചെയ്തില്ല 

മനസ്താപം manastaapaM 
(nn,comp), agony; അവള്‍ക്ക്‌ 


വല്ലാത്ത മനസ്താപം തോന്നി 
മനസ്വി സ്ഥ (nn), intelligent; 


അയാള്‍ ഒരു 
മനസ്വിയായിരുന്നു 
മനസ്സലിയ്‌ manassaliya (comp vb), 
feel pity; രാജാവിന്‌ 
മനസ്സലിഞ്ഞു 

ദ്ധ്യം 
manassaanniddhyaM (nn,comp), 
resourcefulness; അയാളുടെ 
മനസ്സാന്നിദ്ധ്യം എല്ലാവരും 
പുകഴ്ത്തി 

മനസ്സിലാക്‌ — manassilaake ൮. 
grasp; അയാള്‍ക്ക്‌ ഒന്നും 
മനസ്സിലായില്ല 

മന, ക്ക്‌ manassilaakka (vt), 


understand; അവന്‍ എല്ലാം 
മനസ്സിലാക്കാന്‍ ശ്രമിക്കുന്നു 


മനസ്സുഖം manassukhaM (nn,comp), 


mental happiness; 
മനസ്സുഖമില്ലാത്തതു കൊണ്ട്‌ 
രവി വീടു വിട്ടു 


മനസ്സ്‌ manassa (nn), mind; മനസ്സ്‌ 
നന്നാകണം ആദ്യം 

മനീഷ സ്മി (nn), 168) 
അദ്ദേഹത്തിന്‍റെ മനീഷയില്‍ 
അതു തെളിഞ്ഞു വന്നു 
മനുഷ്യത്വം manuSyatvaM (nn), 
humanity, മനുഷ്യന്‌ ഇന്നില്ലാത്ത 
ഒന്നാണ്‌ മനുഷ്യത്വം 





മനുഷ്യന്‍ — manu$yan (nn), man; 
മനുഷ്യന്‍ ചിരിക്കാന്‍ 
കഴിവുള്ള ഒരു ജീവിയാണ്‌ 
മനോഗതം — manoogataM (ആ), 
thought; അവളുടെ മനോഗതം 
അയാള്‍ അറിഞ്ഞില്ല 


മനോഗതി manoogati (nn), state of 
mind; അവളുടെ മനോഗതി 
ശാന്തമായിരുന്നു 
മനോഗുണം 
(nn,comp), goodness പ്‌ മ 
അയാളുടെ മനോഗുണം 
എല്ലാവരും പ്രശംസിച്ചു 
മനോജ്ഞ manooj~a (adj), beautiful; 
മനോജ്ഞമായ ഒരു 
ചിത്രമാണിത്‌ 


മനോദുഃഖം manooduhkhaM 
(nn,comp), | mental distress; 
അയാള്‍ക്ക്‌ ഇപ്പോള്‍ വല്ലാത്ത 
മനോദുഃഖം തോന്നുന്നു 

മനോധര്‍മ്മം —_ manoodhaRmmaM 


manoogunaM 


(nn,comp), power പ്‌ _ thought; 
മനോധര്‍മ്മം പോലെ 
ചെയ്യുവാന്‍ അയാള്‍ 
മകനോടു പറഞ്ഞു 

മനോധൈര്യം ——_manoodhairyaM 
(nn,comp), mental strength; അവന്‌ 


നല്ല മനോധൈര്യമുണ്ട്‌ 
മനോനില സാവി (nn), mood; 


അയാളുടെ മനോനില 
പെട്ടെന്നു മാറുന്നു 
മനോഭാവം manoobhaavaM 


(nn,comp), state of mind; അയാളുടെ 
മനോഭാവം ചോദ്യം 


ചെയ്യപ്പെട്ടു 





390 


MALAYALAM - ENGLISH DICTIONARY 


മനോരഞ്ജനം —smanoora~janaM 
(nn,comp), pleasing the mind; ആ 
കാഴ്ച മനോരഞ്ജനം 
ഉണ്ടാക്കി 

മനോരാജ്യം manooraajyaM 
(nn,comp), building up castles in the air; 
അവള്‍ എപ്പോഴും 
മനോരാജ്യം 
കണ്ടുകൊണ്ടിരിക്കും. 
മനോവിജ്ഞാനം 
manoovij~aanaM (nn,comp), psychology; 
അയാള്‍ മനോവിജ്ഞാനം 
പഠിക്കുന്നു 

മനോവൃത്തി manoovRatti 
(nn,comp), state of mind; അയാളുടെ 
മനോവൃത്തിയില്‍ ഒന്നും 


തെളിഞ്ഞു വന്നില്ല 
മനോഹരമായ = manoohara (adj), 
beautiful; മനോഹരമായ ഒരു 
ദൃശ്യമാണത്‌ 
മനോഹാരി —manoohaari 
attractive; ആ 
മനോഹാരിയായിരുന്നു 


മന്ത്‌ നമ്ര (nn), _elephantiasis; 
അയാള്‍ക്ക്‌ മന്തുണ്ടായിരുന്നു 


മന്ത്രം  mantRaM (nn), 
അദ്ദേഹം എന്തോ 


ചൊല്ലി 


മന്ത്രവാദം —mantRavaadaM ആ, 
black magic; അയാള്‍ എപ്പോഴും 
മന്ത്രവാദം 
ചെയ്തുകൊണ്ടിരിക്കുന്നു 


മന്ത്രവാദി സ്മ! (nn,comp), 
black magician; അദ്ദേഹം ഒരു 
മരത്രവാദിയാണ്‌ 


(adj), 
കാഴ്ച 


hymn; 
മന്ത്രം 








391 


Compiled & Edited by Dr.V. Saratchandran Nair 


മന്ത്രശക്തി mantRaSakti (nn,comp), 


power of charm; 
മന്ത്രശക്തികൊണ്ട്‌ അയാള്‍ 
ദുഷ്ടശക്തിയെ തടഞ്ഞു 

മന്ത്രാലയം mantRaalayaM 
(nn,comp), cabinet of ministers; 
മന്ത്രാലയത്തില്‍ പല 


കൂടിയാലോചലനകളും നടന്നു 


മന്ത്രി mantRi (nn), minister; മന്ത്രി 
പാലം ഉല്‍ഘാടനം ചെയ്തു 


മന്ത്രിക്ക്‌ mantRikke ൨), whisper; 
അവള്‍ അവന്റെ ഒചവിയില്‍ 
എന്തോ മന്ത്രിച്ചു 


മന്ത്രിക്ക്‌ maniRikke (vi), murmer; 


കുട്ടി എന്തോ മന്ത്രിച്ചു 
കൊണ്ടിരുന്നു 
മന്ദ manda (adj), slow; മന്ദമായ 


രീതിയില്‍ കാറ്റു വീശുന്നു 


മന്ദത = mandata_ (nn), slowness; 
കാറ്റിന്റെ മന്ദത 
സുഖകരമായിരുന്നു. 

മന്ദന്‍ = mandan (nn), dull ഉണ്ട; 


അയാള്‍ ഒരു മന്ദനാണ്‌ 


മന്ദസ്മിതം mandasmitaM (nn), 
smile; അവള്‍ മന്ദസ്മിതം 
തൂകി 

മന്ദാരം mandaaraM (nn), bauhinia; 
അവിടെ മന്ദാരം പൂത്തു 


മന്ദിരം mandiraM (nn), temple; 
മന്ദിരത്തില്‍ നിന്ന്‌ അദ്ദേഹം 
പുറത്തുവന്നു 


മന്ദിരം = mandiraM (nn), house; 
മന്ത്രി രാജമന്ദിരത്തിലേക്കു 
പോയി 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





മന്ദീഭവിക്ക്‌ mandiibhavikka (vi), 


become dull; അയാളുടെ ബുദ്ധി 
മന്ദീഭവിച്ചു 


മന്ദോഷ്ണ mandoo$Na (adj), not 


very 20% ഇപ്പോഴത്തെ 
കാലാവസ്ഥ 
മന്ദോഷ്ണമായതാണ്‌ 

മന്നന്‍ mannan (nn), king; മന്നന്‍ 
മണ്ണു കാത്തു 

മന്ന്‌ സ്ഥ (nn), measurement 


(approx. 1 pound); ഒരു മന്ന്‌ നെല്ല്‌ 
വാങ്ങി 

മന്ന്‌ mann (nn), ബ്ബ 
മന്നിലെല്ലാവര്‍ക്കും സുഖം 
മമ്പന്തരം സസി (0), 


fourteenth part of a day of Brahma 
(corresponding to 43, 20, 000 human 


years); മമ്പവന്തരങ്ങള്‍ അവര്‍ 
കാത്തിരുന്നു 
മയം mayaM (nn), tenderness; 


അവന്റെ ശരീരത്തിന്‌ മയം 
തോന്നി 

മയക്കം mayakkaM (nn), drowsiness; 
മയക്ക ത്തില്‍ നിന്ന്‌ കുട്ടി 
ഉണര്‍ന്നു 

മയങ്ങ്‌ mayanya (vi), doze; കുട്ടി 
ക്ഷീണിച്ചു മയങ്ങി 

മയങ്ങ്‌ mayanye (vi), become dusk; 
നേരം MMM മയങ്ങി 
മയമുള്ള mayamulLa (adj), tender; 
നല്ല മയമുള്ള മണ്ണാണത്‌ 
മയില്‍പ്പീലി mayilppiili (മ), 
feather of — peacock; കണ്ണന്‍ 
മയില്‍പ്പീലി ചൂടി 


മയില്‍ mayil (nn), peacock; മയില്‍ 
പീലി വിടര്‍ത്തി 


മയൂരം mayuuraM (nn), pea-cock; 
മയൂരം പീലി വിടര്‍ത്തി 


മയ്യത്ത്‌ mayyatta (nn), 
മയ്യത്ത്‌ കബറിലടക്കി 


മരം സിറി (nn), wee; മരങ്ങള്‍ 


corpus; 


വെട്ടി നശിപ്പിക്കരുത്‌ 
മരംവെട്ടുകാരന്‍ 
maraMveTTukaaran (nn), wood cutter; 
മരംവെട്ടുകാരന്‍ മരം 
വെട്ടുന്നു 


മരക്കൊമ്പ്‌ marakkomba (nn,comp), 
branch of a tree; മരക്കൊമ്പില്‍ 
ഒരു കിളി ഇരിക്കുന്നു 
മരങ്കൊത്തി maraykotti (nn), wood 
pecker; മരങ്കൊത്തി മരം 
കൊത്തി 

മരച്ചീനി maracciini (nn), tapioca; 
മരച്ചീനി എനിക്കിഷ്ടമാണ്‌ 
മരണം സ്മി (nn), death; 
ഇന്നല്ലെങ്കില്‍ നാളെ മരണം 
നിശ്ചയം 


മരണപത്രം maraNapatRaM 
(nn,comp), will; അയാള്‍ തന്റെ 
മരണപത്രമെഴുതി 


മരണമണി maraNamaNi (nn), knoll; 
മരണമണി കേട്ട്‌ എല്ലാവരും 
നോക്കി 

മരണശിക്ഷ maraNaSik$a 


(nn,comp), 7 death sentence; 
അയാള്‍ക്ക്‌ മരണശിക്ഷ കിട്ടി 





392 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





മരതകം maratakaM (nn), emerald; 
മരതകത്തിനന്‍റെ നിറം 
പച്ചയാണ്‌ 

മരത്തൊലി ശം! (nn), bark; 
ചില മരത്തൊലികള്‍ ഓഷധ 
ഗുണമുള്ളവയാണ്‌ 

മരപ്പട്ടി marappaTTi (nn,comp), pole 
cat; മരപ്പട്ടി മരത്തില്‍ കയറി 
ഇരുന്നു 

മരപ്പൊത്ത്‌ marappotta (nn), hollow 
in the tree trunk; മരപ്പൊത്തില്‍ 
ഒരു കിളികൂടുവച്ചിട്ടുണ്ട്‌ 
മരവിക്ക്‌ നിര (vi), be 
numbed; അയാളുടെ 
കൈകാലുകള്‍ മരവിച്ചു 
മരവിക്ക്‌ maravikke (vi), 
തണുപ്പുകൊണ്ട്‌ 
മരവിച്ചു പോയി 
മരവുരി maravuri (nn), garment 
made out of the bark of the trees; 


അയാള്‍ മരവുരി ധരിച്ചു 


freeze; 
ശരീരം 


മരാമത്ത്‌ maraamatta (vb), public 
works; അയാള്‍ മരാമത്ത്‌ 
പണികള്‍ ചെയ്തു 

മരിക്ക്‌ marikka (vi), die; അയാള്‍ 
കഴിഞ്ഞവര്‍ഷം മരിച്ചു 
മരിച്ചവര്‍ mariccavaR (nn), dead; 
മരിച്ചവര്‍ തിരിച്ചു വരില്ലല്ലോ 
മരീചിക mariicika (nn), mirage; 
മരീചികപോലെ അവള്‍ 
അകന്നുപോയി 

മരുങ്ങ്‌ = maruyya (vi), becometame; 
പക്ഷി നന്നായി മരുങ്ങി 


മരുത്‌ = maruta (nn), terminalia; 
പറമ്പില്‍ ഒരു 
മരുതുണ്ടായിരുന്നു 

മരുത്ത്‌ സര (അ), ജ്ജ; 


മരുത്തിന്‍്റെ പുത്രന്‍ മാരുതി 


മരുന്ന്‌ —marunna (nn), medicine; 
അയാള്‍ AM കഴിച്ചില്ല 


മരുന്ന്സേവിക്ക്‌ marunnaseevikka 


(comp vb), take medicine; ഈ 
മരുന്നുകള്‍ കൃത്യമായി 
സേവിക്കണം 


മരുപ്പച്ച maruppacca (nn), oasis; 
മരുഭൂമിയിലെ മരുപ്പച്ചപോലെ 


അവള്‍ നടന്നു 

മരുഭൂമി marubhuumi (nn), desert; 
മരുഭൂമിയിലൂടെ ഞങ്ങള്‍ 
നടന്നു 

മരുമകന്‍ സ്ബന്ധിദ്ഥ (4), 
newphew; അവന്‍ എന്റെ 
മരുമകനാണ്‌ , 


മരുമകന്‍ സഡഡന്ല്ദ്ഥ (nn), son in 
law; മകനേക്കാള്‍ ഇഷ്ടം 
മരുമകനോടാണോ 

മരുമകള്‍ സ്വന്ധിവി. (nn), daughter 
in law; മകന്‍ ചത്താലും 
മരുമകളുടെ കണ്ണീരു കണ്ടാല്‍ 
മതി 

മര്‍ത്യന്‍ — maRtyan സദ), man; 
മര്‍ത്യന്ന്‌ അഹങ്കാരം പാടില്ല. 
മര്‍ദ്ദം maRddaM (nn), pressure; 
ഇപ്പോള്‍ മര്‍ദ്ദം ഉയര്‍ന്നു 
മര്‍ദ്ദനം maRddanaM 
suppression; 


(nn), 
മര്‍ദ്ദനം 





393 


MALAYALAM - ENGLISH DICTIONARY 





അവസാനിപ്പിക്കാൻ ജനങ്ങള്‍ 
ആവശ്യപ്പെട്ടു 

മര്‍ദ്ദമാപിനി maRddamaapini (nn), 
baro meter, മര്‍ദ്ദമാപിനി കൊണ്ട്‌ 
മര്‍ദ്ദമളക്കാം 

മര്‍മ്മം maRmmaM (nn), vital points 
of the body; മര്‍മ്മം അറിഞ്ഞ്‌ 
പ്രയോഗിക്കുന്നവന്‍ 
മര്‍മ്മാണി 


മര്‍മ്മഭേദക maRmmabheedaka 
(adj), acute pain to heart; വളരെ 
മര്‍മ്മഭേദകമായ ഒരു കാഴ്ച 
ഞാന്‍ കണ്ടു 


മര്‍മ്മരം (nn), 


murmering sound of dry leaves etc; 
ഇലകളുടെ മര്‍മ്മരം ഞാന്‍ 


കേട്ടു 
മര്യാദ ങ്ങു well 
mannered; മര്യാദയുള്ള 
പെരുമാറ്റമാണ്‌ അവന്റേത്‌ 
മര്യാദക്കാരന്‍ 
(nn), well mannered man; 
ഒരു മര്യാദക്കാരനാണ്‌ 


മര്യാദക്കേട്‌ 
(nn,comp), J 
മര്യാദക്കേടിന്‌ 


എല്ലാവരും ദുഷിച്ചു 

മര്യാദയുള്ള maRyaadayuLLa 
(adj), polite; വളരെ മര്യാദയുള്ള 
സ്വഭാവമായിരുന്നു അവന്റേത്‌ 


maRmmaraM 


maRyaada 


maRyaadakkaaran 
അയാള്‍ 


maRyaadakkeeTa 
impropriety; 
അയാളെ 


മല mala (nn), hill; അവന്‍ മല 
കയറുന്നു 
മലം സ്ലിപ്‌ (൬), excreta; 


പ്രതിമയില്‍ കാക്കകള്‍ മലം 
കൊണ്ട്‌ അഭിഷേകം ചെയ്തു 


Compiled & Edited by Dr.V. Saratchandran Nair 


മലം malaM (nn), stool; ഇവിടെ 
മലം, മൂത്രം എന്നിവ 
പരിശോധിക്കുന്നു 

മലക്കറി malakkaRi (nn), vegetables; 
അമ്മ മലക്കറി വച്ചു 


മലഞ്ചരക്ക്‌ mala!carakka (nn,comp), 


hill products; മലഞ്ചരക്ക്‌ 
സാധനങ്ങള്‍ ഇവിടെ 
എടുക്കുന്നതാണ്‌ 
മലഞ്ചെരിവ്‌ mala~cariva 
(nn,comp), slope of മം യി; 
മലഞ്ചരിവിലൂടെ ഞങ്ങള്‍ 
നടന്നു 


മലദ്വാരം maladvaaram (nn), anus; 
മലദ്വാരത്തിലൂടെ മലം 
പുറത്തേക്കു വരുന്നു 

മലമ്പനി malambani (nn), malaria; 


മലമ്പനികൊണ്ട്‌ ഒട്ടേറെ 
ജനങ്ങള്‍ മരിച്ചു 
മലമ്പാത —malambaata_(nn,comp), 


mountain pass; മലമ്പാതയിലൂടെ 
ഒരു ലോറി കടന്നു വരുന്നു 


മലബന്ധം നലിദിഷ്ഥിലി/ ദ), 
constipation; മലബന്ധം കൊണ്ട്‌ 
അയാള്‍ കഷ്ടപ്പെട്ടു 


മലമറിക്ക്‌ malamaRikka (comp vb), 
do a difficult task; അവന്‍ എന്തോ 
മലമറിച്ചത്രേ 


മലയാളം —malayaaLaM ~—(nn), 
Malayalam- language of Kerala; 
മലയാളം കേരളീയരുടെ 
മാതൃഭാഷയാണ്‌ 





394 


വച ENGLISH DICTIONARY 


മലയാളി malayaaLi (nn), person of 
Kerala; മലയാളി എല്ലാ 
നാട്ടിലും ഉണ്ട്‌ 

മലയിടുക്ക്‌ malayiTukke (൧.൧). 


narrow valley between two mountains; 
മലയിടുക്കിലൂടെ ജലം ഒഴുകി 


മലര്‌ malara (vi), bloom; പൂവ്‌ 
മലര്‍ന്നു 


മലര്‍ക്ക്‌ 
open; 
മലര്‍ക്കുന്നു 


മലര്‌ malara (vi), fall flat; അവന്‍ 
മലര്‍ന്നു വിണു 


മലര്‍പ്പൊടി malaRppoTi (nn,comp), 


malaRkka (vt), cause to 
ചോറ്‌ വെന്ത്‌ 


powder of roasted corn; 
മലര്‍പ്പൊടിക്കാരന്‍റെ 
മനോരാജ്യം 

മലര്‍ malaR (nn), flower; മലര്‍ 


ചൂടി വന്നു വസന്തം 


മലവാഴ malavaaZa (nn), kind of 
wild plantain; മലവാഴ കുലച്ചു 


മലവെള്ളം malaveLLaM (nn,comp), 


water from the സമ്മേ; 
മലവെള്ളത്തില്‍ എല്ലാം 
ഒഴുകിപ്പോയി 

മലിന matina (adj, pfx), dirty; 


മലിനജലം ഒഴുക്കിവിടാന്‍ ഓട 
തുറന്നു 

മലിനമാക്‌ = malinamaaka—_(vi), 
become dirty; വീടും 
പരിസരവും മലിനമായി 
മലീമസമായ maliimasamaaya (adj), 
dirty; മലീമസമായ 
അവസ്ഥയാണിത്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 


മല്ലി malli (nn), coriander; 
ഒഷധഗുണമുള്ളതാണ്‌ 


ട്ട്‌ malliTa (comp vb), fight; 
അവര്‍തമ്മില്‍ മല്ലിട്ടു 


ae} malla (nn), quarrel; അയാള്‍ 
മല്ലുകൂടി 
മല്‍സരിക്ക്‌ സ്ചിടബിര (vi), contest; 





അധികാരത്തിനുവേണ്ടി 
രണ്ടുപേര്‍ തമ്മില്‍ 
മത്സരിക്കുന്നു 

മഷി masi (nn), ink; പേനയില്‍ 
മഷി തീര്‍ന്നു 

മഷിക്കുപ്പി masikkuppi (comp vb), 
ink _ bottle; മഷിക്കുപ്പിയില്‍ 
മഷിയില്ല 

മഷിനോട്ടം ma$inooTTaM 
(nn,comp), using magic  collyrium; 


അയാള്‍ മഷിനോട്ടം നടത്തി 
മഷിയിട്‌ masiyiTe (comp vb), apply 


collyrium to the eye; മഷിയിട്ടു 
കണ്ണെഴുതിയവളെ കാണാന്‍ 
ചന്തമുണ്ട്‌. 

മസാല നട്ടി (nn), spices; 





മസാലകള്‍ കൊണ്ടുള്ള ഒരു 
കറി എനിയ്ക്കുണ്ടാക്കണം. 


മസൂരി masuuri (nn), small pox; 
മസൂരി ഇന്ന്‌ 
നിയന്ത്രണാധീനമാണ്‌. 
മസ്തകം 
ആനയുടെ 
നെറ്റിപ്പട്ടം കെട്ടി 

മസ്തിഷ്ക്കം —mastiskkaM (nn), 
brain; മസ്തിഷ്‌ക്കത്തില്‍ 


mastakaM (nn), head; 
മസ്തകത്തില്‍ 


395 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പഴുപ്പുണ്ടായി അവന്‍ 
മരിച്ചു 

മഹത്‌  mahata (adj), ഈ; 
മഹത്വ്യക്തികള്‍ പലരും 
ഇവിടെ ജീവിച്ചു 

മഹത്തര mahattara (adj), noble; 
മഹത്തരമായ ഒരു കാര്യം 


അയാള്‍ ചെയ്തു 

മഹനീയ mahaniiya (adj), praise 
worthy; മഹനീയമായ 
പ്രവൃത്തിയായിരുന്നു അത്‌ 
മഹര്‍ഷി mahaR$i (nn), sage; 
മഹര്‍ഷി രമണന്‍ സമാധി 
ചെയ്തു 


മഹല്‍ 
അയാള്‍ 
താമസിച്ചു 


Dane mahassaR (nn), mahazar 
report; പോലീസ്‌ മഹസ്സര്‍ 
എടുത്തു 

മഹസ്സ്‌ — mahassa (nn), radiant; 
മഹസ്സുള്ള മുഖവുമായി 
അയാള്‍ നടന്നു നീങ്ങി. 

മഹാ mahaa (adj), great; അയാള്‍ 
മഹാധനികനായിരുന്നു 


മഹാകവി mahaakavi (nn), great 
poet; മഹാകവി കുമാരനാശാന്‍ 
ജനിച്ച സ്ഥലം സര്‍ക്കാര്‍ 
സംരക്ഷിക്കണം. 


മഹാകാവ്യ ° mahaakaavyaM 


(nn,comp), poetical composition of great 
length; മഹാകാവ്യമെഴുതാത്ത 


മഹാകവിയാണ്‌ അദ്ദേഹം 


mahal 
ഒരു 


[ 


palace; 


മഹലില്‍ 


മഹാത്മാവ്‌ മലിന (nn), 


great person, ഗാന്ധിജി ഒരു 
മഹാത്മാവായിരുന്നു 

മഹാത്യാഗം mahaatyaagaM 
(nn,comp), great sacrifice, അവന്‍ 
സുഹൃത്തിനുവേണ്ടി ഒരു 
മഹാത്യാഗം ചെയ്തു 

മഹാനുഭാവന്‍ സലി്ഡി്ഥ 


(nn), most wealthy person; അദ്ദേഹം 
ഒരു മഹാനുഭാവനാണ്‌ 


മഹാന്‍ = mahaan (nn), noble man; 
അദ്ദേഹം ഒരു മഹാനാണ്‌ 
മഹാപാതകം mahaapaatakaM 


(nn,comp), dreadful crime; അയാള്‍ 
ഒരു മഹാപാതകം ചെയ്തു 


മഹാബലി mahaabali (nn), Epic 
character Mahabali who ruled Kerala; 





മഹാബലിയെ വാമനന്‍ 
പാതാളത്തിലേക്ക്‌ ചവിട്ടി 
ത്താഴ്ത്തി 

മഹാഭാരതം mahaabhaarataM (nn), 
epic Mahabharata; 
മഹാഭാരതത്തില്‍ 
സഹോദരങ്ങള്‍ തമ്മിലുള്ള 


യുദ്ധം നടക്കുന്നു 
മഹാമനസ്ക്കത mahaamanaskkata 


അ), generosity; അയാളുടെ 
മഹാമനസ്ക്കത എല്ലാവരും 
പ്രശംസിച്ചു 

മഹാവീരന്‍ mahaaviiran (nn), lord 
Mahaveera; മഹാവീരന്‍ 
ഇരുപത്തിനാലാമത്തെ 
തീര്‍ത്ഥങ്കരനാണ്‌ 


396 


വച ENGLISH DICTIONARY 


മഹാശയന്‍ mahaaSayan (nn,comp), 
magnanimous; അയാള്‍ ഒരു 
മഹാശയനാണ്‌ 

മഹിമ = mahima (2). ദി 
അയാളുടെ മഹിമ എല്ലാവരും 
അംഗീകരിച്ചു 

മഹോദരം —mahoodaraM (8), 
dropsy; അവര്‍ക്ക്‌ മഹോദരം 
ആയിരുന്നു 

മഴ സ്ഥ (൧), rain; മഴ പെയ്തു 
മഴക്കാലം maZakkaalaM (nn,comp), 
rainy season; മഴ ക്കാലത്ത്‌ 
കുടയില്ലാതെ നടക്കാന്‍ പറ്റില്ല 
മഴപെയ്യ്‌ maZapeyya (vi), rain; 
കേരളത്തില്‍ ഇപ്പോള്‍ മഴ 
പെയ്യുന്നു 


മ maZavilla (nn), rain bow; 
മഴവില്ലിന്‌ ഏഴു 
നിറങ്ങളുണ്ട്‌ 

മഴു ന്ധ (nn), axe; അയാള്‍ 


മഴുകൊണ്ട്‌ വിറകു കീറി 


മറ സ്ല്ര (nn), screen; അയാള്‍ 
ഒരു മറ പിടിച്ചു 

മറക്ക്‌ സ്ഖ്ധിരേ = (vt), ൯0 
അവന്‌ അവളെ മറക്കാന്‍ 
കഴിഞ്ഞില്ല. 

മറപ്പുര — maRappura_—(nn,comp), 
latrine; അയാള്‍ 


മറപ്പുറയ്ക്കുള്ളില്‍ കടന്നു 


മറയ്‌ = maRaya (൮), disappear; 
ദേവത പെട്ടെന്ന്‌ മറയുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 





മറയ്ക്ക്‌ —maRaykka (vt), _ hide; 
അവന്‍ പുസ്തകം പിടിച്ചു 
കൊണ്ടു തല മറയ്ക്കുന്നു 

മറയ്ക്ക്‌  maRaykka (vi), hide; 
കള്ളന്‍ കട്ട വസ്തു 


മറയ്ക്കാന്‍ ശ്രമിച്ചു 
മറവി maRavi (nn), forgetfulness; 


അയാള്‍ക്ക്‌ വല്ലാതെ 
മറവിയാണ്‌ 


മറികടക്ക്‌ maRikaTakka (comp vb), 
over step; അയാള്‍ എല്ലാ 
നിയമങ്ങളും മറികടന്നു 


മറികടക്ക്‌ — maRikkaTakka (vt), 


overtake; അയാള്‍ എല്ലാം 
വാഹനങ്ങളും മറികടക്കാന്‍ 
ശ്രമിക്കുന്നു 


മറികടക്ക്‌ maRikkaTakka ൨൧. cross; 
പശു വേലി മറികടക്കുന്നു 


മറിക്ക്‌ നച്ഡാര (vi), tum up side 
down; അയാള്‍ പാത്രം മറിച്ചു 
മറിമായം maRimaayaM (nn), deceit; 
അവിടെ എന്തൊക്കെയോ 
മറിമായം നടന്നു 


മറിയ്‌ maRiya (vi), topple down; 
കസേര മറിഞ്ഞു വീണു 
മറുകര —maRukara_—_(nn,comp), 
opposite side; അയാള്‍ 
ജീവിതത്തിന്‍റെ മറുകര കണ്ടു 
മറുകൈ maRukai (അജയ), 
revenge; അയാള്‍ ഒരു മറുകൈ 
പ്രയോഗിച്ചു 


397 





MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





മറുക്‌ — maRuke (2), അടി; 
അയാള്‍ക്ക്‌ കഴുത്തില്‍ ഒരു 
മറുകുണ്ടായിരുന്നു 

മറുപക്ഷം maRupak$aM (nn,comp), 
opposite —_ party; അയാള്‍ 
മറുപക്ഷത്തേക്ക്‌ ചാഞ്ഞു 
മറുപടിപറയ്‌ — maRupaTipaRaya 
(vi), reply; അവള്‍ 
മറുപടിയൊന്നും പറഞ്ഞില്ല 
മറുപിള്ള നല്ഡാ11൧ (൧, 
placenta; അയാള്‍ പശുവിന്റെ 
മറുപിള്ള നീക്കി 

മറുപുറം maRupuRaM (nn), other 
side; അയാള്‍ പേജിന്റെ 
മറുപുറം ശ്രദ്ധിച്ചില്ല 
മറുമരുന്ന്‌ maRumarunna 
(nn,comp), antidote, അയാള്‍ ഒരു 
മറുമരുന്നു പ്രയോഗിച്ചു 
മറുവശം = maRuvaSaM (nn), other 
side; കാര്യങ്ങളുടെ മറുവശം 
കൂടി പഠിക്കുന്നതു നല്ലതാണ്‌ 
മറ്റന്നാള്‍ maRannaal. (nn), day after 


tomorrow; മറ്റന്നാള്‍ എന്റെ 
പിറന്നാളാണ്‌. 

മറ്റ്‌ makRa (adj), other; നിങ്ങള്‍ 
മറ്റു കാര്യങ്ങള്‍ 
സംസാരിച്ചാല്‍ മതി. 

മാംസം —maaMsaM_— (nn), meat; 
അയാള്‍ മാംസം 
ഭക്ഷിക്കാറില്ല 

മാംസപേശി maaMsapeeSi (nn), 
muscle; ശരീരത്തിലെ 
മാംസപേശികളെല്ലാം 
വേദനിക്കുന്നു 


മാംസളമായ maaMsaLamaaya 
(adj), fatty portion; മാംസളമായ 
ഭാഗങ്ങള്‍ അയാള്‍ നീക്കി 


മാക്കാന്‍ = maakkaan (nn), wild cat; 


ഒരു മാക്കാന്‍ ഇന്നലെ 
ഇവിടെ കയറി വന്നു 

മാങ്ങ = — manna (nn), mango; 
അയാള്‍ക്ക്‌ മാങ്ങ 
ഇഷ്ടമായിരുന്നു 

മാടം maaTaM (nn), small house; 
ഒരു മാടത്തില്‍ അവന്‍ 
താമസിച്ചു 


മാടന്‍ maaTan (nn), Dradian cult of 
Worship; യക്ഷിയ്ക്കും മാടനും 
താമസിക്കാന്‍വേണ്ടി 
കാവുകളുണ്ട്‌. 


മാടപ്രാവ്‌ —maaTapRaava (nn), 
domestic pigeon; മാടപ്രാവ്‌ 
പറന്നുപോയി 


മാട്‌ maaTa (nn), cattle; മാട്‌ ഓടി 
നടക്കുന്നു. 

മാണിക്യം maaNikyaM (nn), ruby: 
മാണിക്യം വിഴുങ്ങിയ ബാലന്‍ 
രക്ഷപ്പെട്ടു 
മാതാപിതാക്കളുംകുട്ടികളും 
maataapitaakkaLuMkuTTikaLuM (nn), 
parents and children; 
മാതാപിതാക്കളും കുട്ടികളും 
ചേര്‍ന്നതാണ്‌ ഒരു കുടുംബം 
മാതാപിതാക്കള്‍ — maataapitaakkaL. 
(nn), parents; മാതാപിതാക്കളെ 
ബഹുമാനിക്കണം 


മാതാവ്‌ = maataava (nn), mother; 
കുട്ടിയുടെ മാതാവ്‌ ആരാണ്‌ 





398 


MALAYALAM - ENGLISH DICTIONARY 


മാതിരി സമ്‌ (൯), 1൨൪; 
അയാള്‍ ആ മാതിരി 
പ്രവൃത്തികള്‍ 
ചെയ്തുകൊണ്ടിരുന്നു 
മാതൃക —maatRaka (nn), model; 
അയാള്‍ എല്ലാവര്‍ക്കും 
മാതൃകയായി 

മാതൃത്വം —maatRatvaM ൫), 
maternity; മാതൃത്വമെന്നത്‌ 
ഒരനുഗ്രഹമാണ്‌ 


മാതൃഭാഷ സഖി (nn,comp), 
mother tongue; മാതൃഭാഷയിലൂടെ 
അവര്‍ ആശയം കൈമാറി. 


മാതൃഭൂമി maatRabhuumi 
(nn,comp), mother land; 
മാതൃഭൂമിയുടെ 
സ്വാതന്ത്്യത്തിനുവേണ്ടി 


അവര്‍ പോരാടി 


മാത്ര maatRa (nn), moment; ഒരു 
മാത്ര അവര്‍ അവിടെ നിന്നു. 
മാത്രം —maatRaM (2), ബ്ബ 
അവന്റെ ജീവിതത്തില്‍ ദുഃഖം 
മാത്രമാണ്‌ ഉണ്ടായിരുന്നത്‌ 
മാദക maadaka (adj), intoxicating; 
മാദകമായ ഒരു ഗന്ധം 
അവിടെ പ്രസരിച്ചു 

മാധുരി maadhuri (nn), sweetness; 
അവളുടെ ശബ്ദമാധുരിയില്‍ 
അവന്‍ ലയിച്ചു 

മാധുര്യം maadhuryaM (nn), 
sweetness; അയാളുടെ സ്വരം 
മാധുര്യമുള്ളതാണ്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 


മാധ്യമം maadhyamaM (nn), medium; 
അവന്‍ ഇംഗ്ലീഷ്‌ മീഡിയത്തില്‍ 
പഠിക്കുന്നു. 

മാധ്യമം maadhyamaM (adj), media; 
അയാള്‍ ഒരു 
മാധ്യമവിശകലനം നടത്തി 


മാനം maanaM (nn), self respect; 
മാനത്തിന്‌ ക്ഷതം നേരിട്ടു 


മാനം maanaM (nn), sky; അയാള്‍ 
മാനത്തേക്കു നോക്കി 


മാനക്കേട്‌ maanakkeeTa (nn,comp), 
dishonour; അവന്‍ അയാള്‍ക്ക്‌ 
മാനക്കേടുണ്ടാക്കി 

മാനദണ്ഡം maanadaNDaM (nn), 
criteria; എന്താണ്‌ ഈ 
പ്രവൃത്തിയുടെ മാനദണ്ഡം 
മാനനഷ്ടം 
disgrace; 
മാനനകഷ്ടത്തിനു 
കേസുകൊടുത്തു 
മാനഭംഗംചെയ്യ്‌ 
maanabhaygaMceyye (vt), sexual assault; 
അവള്‍ മാനഭംഗം ചെയ്യപ്പെട്ടു. 
മാനവ നമ (adj), pertaining to 
man; മാനവമ്മൈത്രിക്കു വേണ്ടി 
കൂട്ടയോട്ടം നടത്തി 

മാനസം സ്വധാ (nn), mind; 
മാനസത്തില്‍ ഒരു മധുമാസം 
തളിരിട്ടു 

മാനസാന്തരം സ്മബാടബേ്ചി/്‌ (nn), 
repentence; അയാള്‍ക്ക്‌ അങ്ങനെ 
മാനസാന്തരം ഉണ്ടായി 
മാനുഷന്‍ += maanu$an (nn), man; 
മാനുഷരെല്ലാം ഒന്നുപോലെ 


maanana$TaM (൧), 
അയാള്‍ 





399 


MALAYALAM - ENGLISH DICTIONARY 


മാനേജര്‍ maaneejaR (nn), manager; 


മാനേജര്‍ അവിടെ നിന്ന്‌ 
തിരിച്ചുപോയി 

മാന്ത്‌ നാല (൧), ടേ; 
കുട്ടികള്‍ തമ്മില്‍ മാന്തി 
മാമ്പഴം —maambaZaM (nn), ripe 
mango fruit; അയാള്‍ ഒരു 


മാമ്പഴം തിന്നു 

മാമ്പൂ സനിധ (nn), mango flower; 
മാമ്പൂ പൊഴിയുന്ന 
കാലമാണിത്‌ 

മാന്യ നമു (adj), respectable; 
മാന്യമായ പെരുമാറ്റം കൊണ്ട്‌ 
അയാള്‍ എല്ലാവരേയും 
കീഴടക്കി 


മാന്‍ maan (nn), deer; കാട്ടിലൂടെ 
ഒരു മാന്‍ ഓടി 

മാപ്പിള സിക (nn), bride groom; 
അവിടെ മാപ്പിള 
വന്നിരിക്കുന്നു 

മാപ്പിള maappiLa (nn), christians or 
Muslims when addressed by others; 
അന്തോണി മാപ്പിളയുടെ 
കടയില്‍ നിന്നും സാധനങ്ങള്‍ 
വാങ്ങി 


മാപ്പ്‌ maappa (nn), forgiveness; 
അയാള്‍ അവള്‍ക്കു 
മാപ്പുകൊടുത്തു 

മാപ്പ്‌ നമ (nn), pardon; അവന്‌ 
മാപ്പുചോദിക്കാന്‍ 
തയ്യാറായില്ല 
മാമന്‍ സ്മദനമ്ഥ 
അവന്റെ 
വന്നു 


(nn), uncle; 
മാമന്‍ ഇന്നലെ 


Compiled & Edited by Dr.V. Saratchandran Nair 





മാമല maamala (nn), big mountain; 
മാമലകള്‍ക്കപ്പുറത്ത്‌ 
മകരജ്യോതി തെളിയുന്നു 
മാമാങ്കം maamaankaM (nn), festival 
celebrated in ancient Kerala once in 
twelve years; മാമാങ്കം 
പന്ത്രണ്ടുവര്‍ഷത്തിലൊരിക്കല്‍ 
നടക്കുന്നു 
മാമുനി 


maamuni (nn), sage; 
മാമുനിമാര്‍ ഇവിടെ 
ജീവിച്ചിരുന്നു 

ല്‍ = maamuul (nn), _ bribe; 
അയാള്‍ ഒരു മാമൂല്‍ 
പ്രിയനാണ്‌ 
മാമൂല്‍ = maamuul (nn), estiblished 
custom; മാമൂലുകള്‍ 
ലംഘിക്കുന്നതു നല്ലതല്ല 
മാമോദീസ —maamoodiisa (8), 
baptism, കുട്ടിയെ മാമോദീസ 
മുക്കി 


മായ _maaya (nn), illusion; ജീവിതം 
മായയാണ്‌ 

മായം maayaM (nn), falsehood; 
ഇപ്പോള്‍ മുഴുവന്‍ മായമാണ്‌ 
എല്ലായിടത്തും 


മായംചേര്‍ക്ക്‌ — maayaMceeRkka 


(൧, adulterate; മായം 
ചേര്‍ത്തതിന്‌ വ്യാപാരിയെ 
പിടിച്ചു 

മായാജാലം maayaajaalaM 


(nn,comp), magic; മായാജാലങ്ങള്‍ 
പലതും അയാള്‍ നടത്തി 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





മായാവി maayaavi (nn), juggler; 
മായാവി എവിടെയോ 
മറഞ്ഞു 

മായിക സുദിര (adj), 11105 
മായികവേഷത്തില്‍ മാരീചന്‍ 
വന്നു 


മായ്‌ maaya (vi), disappear; ആ 


ദേവത പെട്ടെന്ന്‌ മാഞ്ഞു 
പോയി 

മാരണം maaraNaM (nn), sorcery; 
ഓരോ മാരണങ്ങള്‍ വന്നു 
കയറിക്കൊണ്ടിരിക്കുന്നു 
മാരന്‍ സ്മ (nn), Kamadeva; 
മാരന്റെ അസേറ്റു 

മാരന്‍ = maaran (nn), husband; 
അവള്‍ തന്റെ മാരനെ 
കാത്തിരുന്നു 

മാരി maari (nn), rain; മാരി 
പെയ്തു 


മാര്‍ക്കം കൂട്‌ maaRkkaMkuuTa 
(comp vb), change religion, അയാള്‍ 
മാര്‍ക്കം കൂടിയവനാണത്രേ 


മാര്‍ക്കറ്റ്‌ maaRkkaRRe (nn), market; 


ഇന്ന്‌ മാര്‍ക്കറ്റ്‌ തുറന്നിട്ടില്ല. 


മാര്‍ക്ക്‌ = maaRkka (nn), mark; 
അയാള്‍ ഉത്തരം നോക്കി 
മാര്‍ക്കിട്ടു 

മാര്‍ഗ്ഗം maaRggaM (nn), _ path; 


അയാള്‍ ആ മാര്‍ഗ്ഗത്തിലൂടെ 
സഞ്ചരിച്ചു 


മാര്‍ഗ്ഗദര്‍ശി maarggadaRSi 
(nn,comp), guide; അയാള്‍ 
എല്ലാവര്‍ക്കും 
മാര്‍ഗ്ഗദര്‍ശിയായി 


മാര്‍ച്ച്‌ = maaRcca (nn), March; 
മാര്‍ച്ച്‌ മാസത്തില്‍ നാട്ടിലേക്കു 
തിരിച്ചു പോകും 

മാര്‍ജിന്‍ ഗ്ന (nn), margin; 
അയാള്‍ മാര്‍ജിനില്‍ എന്തോ 
എഴുതി 

മാര്‍ജ്ജാരം സാപ്്യിഷ്ഷി്‌ (nn), cat; 


മാര്‍ജ്ജാരം എലിയെ വിരട്ടി 
മാര്‍ദ്ദവം ~—s maatRddavaM— (nn), 
tenderness; ശരീരത്തിന്റെ 
മാര്‍ദ്ദവം അവനറിഞ്ഞു 
മാര്‍പ്പാപ്പ maaRpaappa (nn), Pope; 
മാര്‍പ്പാപ്പ എല്ലാവരേയും 
അനുഗ്രഹിച്ചു 


മാര്‍ബിള്‍ maaRbil. (nn), marble; 
നിലത്ത്‌ മാര്‍ബിള്‍ വിരിച്ചിട്ടു 


മാല maala (nn), garland; അവള്‍ 
ഈശ്വര വിഗ്രഹത്തില്‍ മാല 
ചാര്‍ത്തി 


മാല maala (nn), chain around the 
neck, സീത മാല അണിയുന്നു 


മാലക്കണ്ണ്‌ maalakkaNNe (nn,comp), 
night _ blindness; അയാള്‍ക്ക്‌ 
മാലക്കണ്ണുണ്ടായിരുന്നു 
മാലയോഗം maalayoogaM 
(nn,comp), luck to marry; അവള്‍ക്ക്‌ 
മാലയോഗം ഉണ്ടായിരുന്നില്ല 
മാലിന്യം maalinyaM (nn), filth; 
അയാള്‍ മാലിന്യങ്ങളെല്ലാം 
നീക്കം ചെയ്തു 

മാല്യം 
അവള്‍ 
അണിയിച്ചു. 


maalyaM (nn), ഉണ്ണ; 


വരണമാല്യം 





401 


MALAYALAM ~ ENGLISH DICTIONARY 





മാവേലി maaveeli (nn), Mahabali (is 
believed to be the legendary King who 
ruled Kerala); മാവേ 
നാടുവാണീടും കാലം 


മാവ്‌ നര (nn), mango tree; 
മാവില്‍ മാങ്ങ ഉണ്ടായിരുന്നു 


മാച്ച്‌ — maacca (nn), _ placenta; 
പശുവിന്‍റെ മാച്ച്‌ നീക്കി 
മാസം maasaM (nn), month; മാസം 
12 കഴിഞ്ഞു 


മാസംതികയ്‌ maasaMtikaya (vb, 
comn), complete the period of pregnancy; 
മാസം തികയാതെ പ്രസവിച്ചു 
മാസപ്പടി സട്‌ ശ്ന), 
salary; അയാള്‍ക്ക്‌ കൃത്യമായി 
മാസപ്പടി കിട്ടി 
മാസാവസാനത്തിലെപത്തുനാ 
ളുകള്‍ 


maasaaysaanttilepattunaaLukaL ൫8), 


last. ten days of a ന്ധി; 
മാസാവസാനത്തിലെ 
പത്തുനാളുകളില്‍ അയാള്‍ 
വീട്ടിലായിരിക്കും 

മാസിക സ്മടി൭ (nn), monthly 
magazine; മാസികയില്‍ അവള്‍ 
കവിത എഴുതി 

മാസ്മരവിദ്യ maasmaravidya 


(nn,comp), mesmerism; അയാള്‍ക്ക്‌ 
മാസ്മരവിദ, 
അറിയാമായിരുന്നു 


മാഹാത്മ്യം —maahaatmyaM (nn), 
greatness; അയാളുടെ 
മാഹാത്മ്യം എല്ലാവരും 
അംഗീകരിച്ചു 


402 


Compiled & Edited by Dr.V. Saratchandran Nair 








മാളം  — maaLaM (൫൪8), 10% 
പാമ്പുകള്‍ക്ക്‌ മാളമുണ്ട്‌ 
മാളിക maaLika (nn), big building; 
മാളിക വീട്ടിലെ കുട്ടി 
അപ്പമുണ്ടുറങ്ങുന്നു 

മാറാട്ടം maaRaaTTaM (nn), counter 
feit; അയാള്‍ മാറാട്ടം നടത്തി 


ളി ന്റ (nn), bundle; 


മാറാപ്പില്‍ അയാള്‍ പലതും 
കരുത്‌ 

മാറാല maaRaala (nn), spider's web; 
മാറാല പിടിച്ച മേല്‍ക്കൂര 
പൊളിഞ്ഞു 

മാറിടം സാവി (nn), chest; 
മാറിടത്തില്‍ ചേര്‍ന്ന്‌ കുട്ടി 
ഉറങ്ങി 

മാറുമറയ്ക്ക്‌ — maaRumaRyakka 
(vi), cover the breast; അവര്‍ 
മാറുമറയ്ക്കുന്നു 

മാറ്‌ maaRa (nn), breast; മാല 


മാറില്‍ ചാര്‍ത്തി 


മാറ്‌ maaRa (nn), measure of a man 
with extended hands; അയാള്‍ ഒരു 
മാറ്‌ കയറ്‌ വാങ്ങി 


മാറ്‌ maaRa (nn), chest; തന്റെ 
കുട്ടിയുടെ മരണം കണ്ടു 
മാറത്തടിച്ചു നിലവിളിച്ചു 
മാറ്‌ സാലി (vi), move aside; 
അയാള്‍ അവിടെ നിന്നു 
മാറി 

മാറ്‌ നംല്ര (vi), change; എത്ര 


ശ്രമിച്ചിട്ടും അയാള്‍ മാറാന്‍ 


തയ്യാറായില്ല 


MALAYALAM ~ ENGLISH DICTIONARY 


മാറ്റം  maaRRaM (nn), change; 
മാറ്റം എപ്പോഴും 
അനിവാര്യമാണ്‌ 


മാറ്റിമറിക്ക്‌ maaRRimaRikke ൧. 
shuffle; അയാള്‍ എല്ലാം 
മാറ്റിമറിക്കുന്നു 

മാറ്റിവയ്ക്ക്‌ സ്ച്സഡ്യ്ധര (v1), 
post pone; ഒരു കാര്യവും 
മാറ്റിവയ്ക്കരുത് 

മാറ്റ്‌ സപ്ധ്ര (൧, transfer; 
അയാളെ മൈസൂരില്‍ നിന്ന്‌ 
പൂനയിലേക്ക്‌ മാറ്റി 
മാറ്റൊലി maaRRoli (nn), echo; 


ശബ്ദം അവിടെച്ചെന്ന്‌ 
മാറ്റൊലി കൊള്ളുന്നു 
മാറ്റ്‌ സപ്ര (൧). change; 


അയാള്‍ തന്റെ സ്വഭാവം മാറ്റി 
മാറ്റ്‌ സദ്ധം (nn), washed cloth; 
അവള്‍ മാറ്റുടുത്തു 

മാറ്റ്‌ maaRRa (nn), quality of gold; 
തങ്കത്തിന്റെ മാറ്റു കൂട്ടി 
പുതിയ ആഭരണം പണിതു 


മാറ്റ്‌ maaRRe (൧), change; 
നിയമങ്ങള്‍ നമ്മള്‍ മാറ്റുക 
അല്ലെങ്കില്‍ നിയമങ്ങള്‍ 


നമ്മളെ മാറ്റും. 
മികച്ചത്‌ സില (nn), superior 


quality; ഏറ്റവും മികച്ചത്‌ 
മാത്രമേ അയാള്‍ 
വാങ്ങാറുള്ളൂ 


മികയ്ക്ക്‌ mikaykke (vi), become 
perfect; അത്‌ മറ്റതിനേക്കാള്‍ 
മികയ്ക്കുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 


മികവ്‌ = mikava (0), _ fulness; 
അയാള്‍ തന്റെ മികവ്‌ 
പ്രദര്‍ശിപ്പിച്ചു 

മിക്ക mikka (adj), almost all; മിക്ക 
ദിവസങ്ങളിലും അയാള്‍ 


ഇവിടെ വരാറുണ്ട്‌ 
മിക്കവാറും mikkavaaRuM (adv), 


mostly; ഓണക്കാലത്ത്‌ 
മിക്കവാറും എല്ലാ 
വീടുകളിലും സദ്യ കാണും 
മിച്ചം സില്‌ (nn), ലിമ; 
അയാള്‍ക്ക്‌ ഒന്നും മിച്ചം 
കിട്ടിയില്ല 

മിച്ചം miccaM (nn), excess; മിച്ചം 
am പണം അയാള്‍ 
ബാങ്കിലിട്ടു 





മെടഞ്ഞ meTa~~a (adj), plaited; 


മെടഞ്ഞ ഓലകള്‍ അയാള്‍ 
കെട്ടിവച്ചു 

മെടയ്‌ miTaya (vi), plait; അയാള്‍ 
ഓല മെടയുന്നത്‌ നോക്കി 
നിന്നു 

മിടിക്ക്‌ = miTikka ൮൮), രേ; 





അവന്റെ ഹൃദയം മിടിക്കുന്നു 
മിടുക്കന്‍ = miTukkan (nn), clever 
person; അവന്‍ നല്ല 
മിടുക്കനാണ്‌ 

മിടുക്ക്‌ ചന്ധിര (nn), dexterity; 
അയാളുടെ മിടുക്ക്‌ 
എല്ലാവരും അംഗീകരിച്ചു 
മിഠായി സന്ന (൬), 
അവന്‍ മിഠായി തിന്നു 


sweet; 





403 


MALAYALAM ~ 





SLISH DICTIONARY 





Compiled & Edited by Dr.V. Saratchandran Nair 


മിണുമിണുക്ക്‌ miNumiNukke (vt), 


show desire; കുട്ടി എന്തിനോ 
മിണുമിണുക്കുന്നു 

മിണ്ടാട്ടം ഫിന്നി ൫, 
conversation; അയാള്‍ക്ക്‌ ഒന്നിനും 
മിണ്ടാട്ടമില്ലായിരുന്നു 
മിണ്ടാപ്പൂച്ച miNTaapuucca 
(nn,comp), non talker, മിണ്ടാപ്പൂച്ച 
കലമുടയ്ക്കും 

മിണ്ടാപ്രാണി miNTaapRaaNi (nn), 
innocent animals; 
മിണ്ടാപ്രാണികളെ 
ഉപദ്രവിക്കരുത്‌ 

മിണ്ട്‌ miNTa (v1), talk; അവള്‍ 
അവനോട്‌ ഒന്നും മിണ്ടിയില്ല 


മിതമായ mitamaaya (adj), limited; 


മിതമായ നിരക്കില്‍ മഴ 
ചെയ്യും 

മിതവ്യയം —mitavyayaM ൫), 
frugality; മിതവ്യയം നല്ല 
ശീലമാണ്‌ 


മിത്രം mitRaM (nn), ally; അയാള്‍ 
എന്‍റെ മിത്രമാണ്‌ 


മിത്രഭാവം —mitRabhaavaM (൩), 
friendliness; അയാളുടെ 
മിത്രഭാവം വെറും 
കാപട്യമാണ്‌ 


മിഥുനം സിധ്ധാലിദ്‌ (nn), man and 
woman; മിഥുനങ്ങള്‍ തമ്മില്‍ 
നല്ല പൊരുത്തമുണ്ട്‌ 

മിഥുനം mithunaM (nn), pair; ആ 
യുവമിഥുനങ്ങള്‍ 
സ്വപ്നലോകത്തില്‍ ആണ്‌ 





404 


മിഥുനം mithunaM (nn), Malayalam 
month; മിഥുനത്തില്‍ വിവാഹം 
നടന്നു 

മിഥ്യാധാരണ ബസു (nn), false; 
മിഥ്യാധാരണകള്‍ 
ഒഴിവാക്കണം 


മിഥ്യാധാരണ mithyaa (nn), wrong; 
യുക്തിവാദികള്‍ 
ദൈവമുണ്ടെന്ന്‌ 
കരുതുന്നതിനെ 
മിഥ്യാധാരണകള്‍ 
പ്രചരിപ്പിക്കുന്നു 
മിനക്കെട്‌ minakkeTa (vi), work in 
vain; അയാള്‍ വേറൊന്നിനും 
മിനക്കെട്ടില്ല 


എന്നു 


മിനക്കേട്‌ minakkeeTa (nn), hassles; 
വെറുതെ ഓരോ മിനക്കേട്‌ 
ഉണ്ടാക്കി വയ്ക്കുന്നു 


മിനിഞ്ഞാന്ന്‌ സബിലി--ഷഭ (nn), 
day before yesterday; അവന്‍ 
മിനിഞ്ഞാന്ന്‌ ഇവിടെ വന്നു 
MaNF minirra (nn), minute; ഒരു 
മിനിട്ട്‌, ഞാന്‍ പോയി വരാം 
മിനുക്കം minukkaM (nn), brightness; 
അയാള്‍ ആ മിനുക്കം കണ്ടു 
മയങ്ങി 


മിനുക്ക്‌ —minukka 0൧), ഉടു 
അവള്‍ എല്ലാം തുടച്ച്‌ 
മിനുക്കി 

മിനുക്ക്‌ സിദ്ധി (vt), ലിസ 
അമ്മ വീടെല്ലാം 
തൂത്തുമിനുക്കുന്നു 


MALAYALAM - ENGLISH DICTIONARY 


മിനുമിനുപ്പ്‌ minuminuppe 
(nn,comp), extreme brightness; ന 
മിനുമിനുപ്പുള്ള പ്രതലമാണത്‌ 
മിനുസം minusaM (nn), ജേ നല്ല 
മിനുസമുള്ള മാര്‍ബിള്‍ 
മിനുസമുള്ള സ്സ്വടന്ധ്‌[. (adj), 
smooth; മിനുസമുള്ള തറയില്‍ 
കുട്ടികള്‍ കളിക്കുന്നു 


മിന്നല്‍ സ്സ! (nn), _ lightning; 
മിന്നലില്‍ നിന്ന്‌ അവര്‍ 
രക്ഷപ്പെട്ടു 

മിന്നാമിനുങ്ങ്‌ minnaminug2 
(nn), fire fly; മിന്നാമിനുങ്ങിന്റെ 
നുറുങ്ങുവെട്ടത്തിലും ഇളം 
നിലാവിന്‍റെ വെളിച്ചത്തിലും 


ഞങ്ങള്‍ നടന്നു നീ, 


മിന്ന്‌ സ്ന (vi), flash light; മിന്നല്‍ 
മിന്നി 


മിരട്ട്‌ പരം (൧. __ frighten; 


അയാള്‍ എല്ലാവരെയും മിരട്ടി 
നോക്കി 


മിശറ്‌ സിടച്ശ (nn), red ant; 
കുട്ടിയെ മിശറ്‌ കടിച്ചു 
മിശിഹ —miSina (nn), ഒബ്‌ 
മിശിഹയുടെ 
ഉയിര്‍ത്തെഴുന്നേല്‍പ്പിനെ 
ആദരിച്ചു കൊണ്ടു 
ക്രിസ്ത്യാനികള്‍ ഈസ്റ്റര്‍ 
ആഘോഷിക്കുന്നു 


മിശ്രം miSRaM (nn), mixture; ആ 
ദ്രാവകത്തിന്റെ മിശ്രം ഒഴിച്ചു 
മിശ്രണം miSRaNaM (nn), mixing; 
മിശ്രണം ശരിയായ 
അനുപാതത്തില്‍ ആയിരുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 


മിശ്രമായ miSRa (adj), mixed; 


മിശ്രമായ പ്രതികരണങ്ങള്‍ 
ഉടലെടുത്തു 
മിഴാവ്‌ = miZaava (nn), musical 


instrument of Kerala used in ottam 
thullal; അയാള്‍ മിഴാവ്‌ കൊട്ടി 


മിഴി mizi (nn), eye; മിഴികളില്‍ 


കണ്ണീര്‍ നിറഞ്ഞു 
മിഴിക്ക്‌ mizikka (v1), look with awe; 
പട്ടണത്തില്‍ വന്നപ്പോള്‍ 


അയാള്‍ മിഴിച്ചുനോക്കി 
മിഴുക്ക്‌ സിമ്ധിര ൫൧), oilyness; 


അയാളുടെ മുഖത്ത്‌ ഒരുതരം 
മിഴുക്കായിരുന്നു 

മിറുക്ക്‌ —miRukka (vt), drink; 
അയാള്‍ ഒരു കവിള്‍ 
മിറുക്കുന്നു 





മിറുമിറുക്ക്‌ miRumiRukka (comp 
vb), murmer; അയാള്‍ എപ്പോഴും 
മിറുമിറുക്കുന്നു 

മീട്ട്‌ mitra (vt), play on a veena; 
അവള്‍ വീണ മിട്ടി 

മീതെ miitee (adv), over and above; 
പര്‍വ്വതത്തിനു മീതെ 
പറക്കുന്ന പോര്‍വിമാനങ്ങളെ 
നോക്കി നിന്നു 


മീനം miinaM (nn), Malayalam month; 
മീന മാസത്തിലെ സൂര്യന്‍ 


മീന്‍ചിറക്‌ miincikka (nn), അഃ 
മീന്‍ചിറകുകള്‍ 
ഇളക്കിക്കൊണ്ട്‌ 
നീന്തിക്കളിക്കുന്നു 


മീന്‍ 


405 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V, Saratchandran Nair 





മീമ്പിടുത്തം സിസി (nn), 
fishing; മീമ്പിടുത്തമായിരുന്നു 
അവന്റെ പ്രധാന വിനോദം 
മീന്‍ സ (nn), fish; മീന്‍ 
ഇവിടെ കിട്ടും 

മീമാംസ miimaaMsa (nn), one of the 
six systems of Hindu philosophy; 
അയാള്‍ മീമാംസ പഠിച്ചു 
മീശ miiSa (nn), moustache; മീശ 
മുളച്ചിട്ടും അവന 
ബുദ്ധിവന്നില്ല 

മീശചുരുദ്ട്‌ = miiSacuruTTa (vb, 
comp), curl one's moustache; അയാള്‍ 
മീശചുരുട്ടി ഭീഷണിപ്പെടുത്തി 
മീറ്റര്‍ —miiRRaR (nn), നോ; 
എനിക്ക്‌ ഒരു മീറ്റര്‍ തുണി 
മതി 


മുകര്‌ mukara (4), kiss; അയാള്‍ 


കുഞ്ഞിന്‍റെ മൂര്‍ദ്ധാവില്‍ 
മുകര്‍ന്നു 
മുകളില്‍ സ്യിഷ്ധി (adv), up; 


വിമാനം മുകളിലേക്ക്‌ പറന്നു 
പൊങ്ങി 


മുകളില്‍ = mukaLil (adv), above; 


മുകളില്‍ ഇരിക്കുന്ന 
പുസ്തകം എടുക്കൂ 
മുകള്‍പ്പരപ്പ്‌ mukaL pparappa 
(nn,comp), meadow; മുകള്‍പ്പരപ്പ്‌ 
ശൂന്യമായിരുന്നു 

മുകള്‍ = mukal (nn), top side; 


മുകള്‍ഭാഗത്ത്‌ കുറെ കല്ലുകള്‍ 
പറ്റിയിരുന്നു 

മുകില്‍ = mukil (nn), cloud; മാനത്ത്‌ 
മുകില്‍ നിറഞ്ഞു 


മുക്കാലി mukkaali (nn), stool with 
three legs; മുക്കാലിയില്‍ കെട്ടി 
നൂറ്‌ അടി കൊടുത്തു 
മുക്കിറ mukKiRa (nn), roaring of 
bull; കാള മുക്കിറയിട്ടു 
മുക്കുടിയന്‍ —mukkuTiyan (nn), 
confirmed drunkard; അയാള്‍ ഒരു 
മുക്കുടിയനാണ്‌ 

മുക്കുവന്‍ mukkuvan മ്മ, 
fisherman; മുക്കുവന്‍ കടലില്‍ 
മീന്‍ പിടിക്കുന്നു 

മുക്കുറ്റി mukkuRRi (nn), sensitive 
plant (mimosa natans); മുക്കുറ്റികള്‍ 
പൂത്തു 

മുക്ക്‌ mukka (vt), immerse in water; 
അയാള്‍ ആ പാത്രം 
വെള്ളത്തില്‍ മുക്കി 
മുക്ക്‌ mukka (nn), comer; 
മുക്കില്‍ വച്ച്‌ 
കണ്ടുമുട്ടി 
മുക്തനാക്‌ = muktanaake (vi), get 
released; കേസില്‍ നിന്നും 
മുക്തനായതിന്‍്റെ സന്തോഷം 
അയാള്‍ക്കു തോന്നി 

മുക്തി സ്ധിവി ദ), salvation; 
അയാള്‍ക്ക്‌ ജീവിതത്തില്‍ 
നിന്ന്‌ മുക്തി കിട്ടി 
മുക്തിയാര്‍ —muktiyaaR (2), 
commissioner with യി powers; 
അയാള്‍ ഒരു മുക്തിയാറാണ്‌ 
മുഖം mukhaM (nn), face; അയാള്‍ 
മുഖം കഴുകി 
മുഖംകറുപ്പിക്ക്‌ 


muKhaMkaRuppikka (comp vb), frown; 


ആ 
അവര്‍ 





MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 











അദ്ദേഹം എപ്പോഴും മുഖം 
കറുപ്പിക്കുന്നു 

മുഖംവാട്‌ muKhaMvaaTa (comp 
vb), face fading with tiredeness; 


വെയിലത്ത്‌ കളിച്ചു വന്ന 
കുട്ടിയുടെ മുഖം 
വാടിയിരുന്നു 

മുഖംവാട്‌ muKhaMvaaTa (comp 


vb), face fading with worry; 
കുട്ടിയുടെ മുഖം അതു കേട്ട്‌ 
വാടി 


മുഖംവീര്‍പ്പിക്ക്‌ 
muKhaMviiRppikk® (comp vb), frown; 
അയാള്‍ എപ്പോഴും മുഖം 
വീര്‍പ്പിച്ചിരിക്കുന്നു 
മുഖക്കണ്ണാടി — mukhakkaNNaaTi 
(comp nn), mirror; അവള്‍ 
മുഖക്കണ്ണാടിയില്‍ നോക്കി 
മുഖക്കുരു mukhakkuru (comp nn), 
pimples; അയാളുടെ മുഖത്ത്‌ 
മുഖക്കുരു ഉണ്ടായിരുന്നു 
മുഖക്കുറിപ്പ്‌ mukhakkuRippa 
(comp nn), preface; പത്രാധിപര്‍ 
ഒരു മുഖക്കുറിപ്പ്‌ തയ്യാറാക്കി 
മുഖച്ഛായ mukhacchaaya (comp nn), 
facial resemblence,; അയാളുടെ 
മുഖച്ഛായ വളരെ മാറി 
മുഖദാവില്‍ mukhadaavil (adv), in 
the presence; ഞാന്‍ അയാളെ 
മുഖദാവില്‍ പറഞ്ഞു 
മുഖപടം mukhapaTaM (nn), veil; 
അയാള്‍ ഒരു മുഖപടം 
കൊണ്ട്‌ മുഖം മറച്ചിരുന്നു 
മുഖപരിചയം — mukhaparicayaM 
(comp nn), personal acquaintance; 


407 


എനിക്ക്‌ അയാളെ കണ്ടിട്ട്‌ 
മുഖപരിചയം തോന്നി 
മുഖപ്രസംഗം — mukhapRasaMgaM 
(comp nn), editorial; പത്രാധിപര്‍ 
മുഖ പ്രസംഗം എഴുതി 


മുഖപ്രസാദം —_—mukhapRasaadaM 
(comp nn), pleasentness of face; 
അയാളുടെ മുഖപ്രസാദം 
നഷ്ടപ്പെട്ടു 


മുഖംമൂടി —mukhaMmuuTi (comp 
nn), mask; മുഖംമൂടി ധരിച്ച 
കുറെ ആളുകള്‍ കടന്നുവന്നു 
മുഖരിതം —mukharaTaM (൭൭), 
making a noisy sound; ആ പ്രദേശം 
ശബ്ദമുഖരിതമായിരുന്നു 
മുഖവുര mukhavura (nn), preface; 
അയാള്‍ മുഖവുര എഴുതി 
മുഖവുര mukhavura (nn), 
introduction, മുഖവുരയില്ലാതെ 
അയാള്‍ കാര്യം പറഞ്ഞു 
മുഖശ്രീ mukhaSri (comp nn), facial 
glory; നല്ല മുഖശ്രീയുള്ള 
കുട്ടിയാണവള്‍ 

മുഖസ്തുതി mukhastuti (comp nn), 
flattery; അയാള്‍ക്ക്‌ മുഖസ്തുതി 
ഇഷ്ടമായിരുന്നു 

മുഖാന്തിരം mukhaantiraM (adv), 


by means പല്‌; അയാള്‍ 
മുഖാന്തിരം ഞാന്‍ 
അവിടെയെത്തി 

മുഖേന സന്ധിം (nn), through; 


അവള്‍ മുഖേന ഞാന്‍ കത്ത്‌ 
കൈമാറി 


MALAYALAM - ENGLISH DICTIONARY 


മുഖ്യ —mukhya (4), important; 
മുഖ്യമായ ചില കാര്യങ്ങള്‍ 
ഞങ്ങള്‍ ചര്‍ച്ച ചെയ്തു 


മുഖ്യം സ്വിസ്‌ (nn), importance; 


ജീവിതത്തില്‍ മുഖ്യം 
സ്നേഹമാണ്‌ 

മുഖ്യമന്ത്രി mukhyamantRi 
(nn,comp), chief minister; 
മുഖ്യമന്ത്രി 


ചികില്‍സക്കുവേണ്ടി 
അമേരിക്കയില്‍ പോയി 


മുഗ്ധ = mugdha (adj), beautiful; 
മുഗ്ധയായ പെണ്‍കുട്ടിയാണ്‌ 
രാധ 

മുങ്ങിക്കപ്പല്‍ mupnikkappal (nn), 
submarine; മുങ്ങിക്കപ്പല്‍ 
വെള്ളത്തില്‍ മുങ്ങി 

മുങ്ങ്‌ munya (vi), dive ലാ; 


അയാള്‍ പുഴയില്‍ മുങ്ങി 


മുങ്ങ്‌ muunye (vi), sink; കൊച്ചു 
കുടില്‍ വെള്ളത്തില്‍ 
മുങ്ങിപ്പോയി 

മുച്ചീട്ടുകളി mucciiTTukaLi (nn), 
gambling; അയാള്‍ക്ക്‌ മുച്ചീട്ടു 
കളിയും ഉണ്ടായിരുന്നു 
മുച്ചൂടും muccuTuM (adv), wholly; 
മുച്ചൂടും അയാള്‍ എതിര്‍ത്തു 
മുജ്ജന്മം mujjanmaM (nn), previous 
birth; മുജ്ജന്മത്തില്‍ അയാള്‍ 
പല പാപങ്ങള്‍ ചെയ്തത്രേ 
മുജ്ജന്മവാസന 


(nn,comp), biding influence of former 
life; മുജ്ന്മവാസനകൊണ്ടാണ്‌ 


mujjanmavaasana 


Compiled & Edited by Dr.V. Saratchandran Nair 


അയാള്‍ അങ്ങിനെ 
ചെയ്യുന്നതത്രേ 

മുടക്കം muTakkaM (nn), obstruction; 
ആ ജോലിയുടെ തുടക്കം 


മുതലേ മുടക്കമായിരുന്നു 
മുടക്കം muTakkaM (nn), holiday; 
ഇന്ന്‌ കട മുടക്കമാണ്‌ 


മുടക്ക്‌ — muTakka (൮ 
hindered or obstructed; 


aor വഴി മുടക്കി 


become 
അയാള്‍ 


മുടന്തന്‍ muTantan (nn), lame; 
അയാള്‍ ഒരു 
മുടന്തനായിരുന്നു 

മുടന്ത്‌ ഗ്ര (vi), be lame; 
അയാള്‍ നടക്കുമ്പോള്‍ 
മുടന്തുന്നു 


മുടി muvTi (nn), hair on the head; 
അവള്‍ മുടി ചീകി 

മുടി muuTi (nn), crown; രാജാവ്‌ 
മുടി ചൂടി 

മുടി സഗ (nn), peak of the mountain; 
മലയുടെ കൊടുമുടിയില്‍ 
പതാക നാട്ടി 

മുടിക്കെട്ട്‌ muTikkeTTa (nn,comp), 


tuft of hair; മുടിക്കെട്ടില്‍ അവള്‍ 
പൂചൂടി 


മുടിക്ക്‌ muTikka (൧). destroy; 
അവന്‍ കുടിച്ച്‌ കുടിച്ച്‌ 
കുടുംബം മുടിച്ചു 

മുടിക്ക്‌ സിര = (vt), ബദ്‌; 
അയാള്‍ ആ പ്രവൃത്തി 
മുടിച്ചു 





408 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





മുടിയേറ്റ്‌ muTiyeeRRa (nn), folk 


dance form in Kerala; അയാള്‍ 
വെള്ളായണി ഭദ്രകാളിയുടെ 
മുടിയേറ്റ്‌ കണ്ടു 

മുടിവ്‌ സ്ര അ, ഇ; 
അയാളാണ്‌ മുടിവിനന്‍റെ 
കാരണം 


മുടുക്ക്‌ muTukke (v2), tighten; നല്ല 
ഉറപ്പു വരുത്തുവാന്‍ ഞാന്‍ 
മുടുക്കി കെട്ടി. 

മുട്ട സ൩ (nn), egg; കോഴി മുട്ട 
ഒരു സമീഹൃത ആഹാരമാണ്‌ 
മുട്ടക്കരു പഠിക (comp nn), 
egg yoke; മുട്ടക്കരുവിന്‌ 
ഓഷധഗുണമുണ്ട്‌ 

മുട്ടന്‍ സ്ഥ (nn), stout person; 
അയാള്‍ ഒരു മുട്ടനായിരുന്നു 


മുട്ടയിട്‌ muTTayiTa (vi), lay egg; 
കോഴി മുട്ടയിടുന്നു 


മുട്ടാപ്പോക്ക്‌ muTTaappookka 
(comp nn), obstinancy; അയാള്‍ 
ഓരോ മുട്ടാപ്പോക്ക്‌ 
ന്യായങ്ങള്‍ 
പറഞ്ഞുകൊണ്ടിരുന്നു 
മുട്ടാളന്‍ muTTaaLan (nn), obstinate 
person; അയാള്‍ ഒരു 
മുട്ടാളനായിരുന്നു 

മുട്ടുശാന്തി muTTuSaanti (comp nn), 
temporary means for an emergency; 
മുട്ടുശാന്തിയ്ക്കുവേണ്ടി 
പച്ചില മരുന്നു 
അരച്ചുകലക്കി കുടിച്ചു. 
മുട്ടുശാന്തി muTTuSaanti (comp nn), 
officiate as a proxy for priest; 


അയാള്‍ ഒരു 
മുട്ടുശാന്തിയാണ്‌ 

മുട്ട്‌ സന്ന അ, knee; 
അയാളുടെ മുട്ടുകള്‍ 
വേദനിച്ചു 


മുട്ട്‌ സന്ന (nn), elbow, അവന്റെ 
കൈമുട്ടുകള്‍ മുറിഞ്ഞു 


മുട്ട്‌ സന്ന (nn), blockade; 
പ്രശ്നത്തിന്‌ ഒരു 
സംഭവിച്ചു 


ആ 
മുട്ടു 


മുട്ട്‌ ന്ഥി (nn), support; അവന്‍ 
വാഴയ്ക്കു മുട്ടു കൊടുത്തു 
മുട്ട്‌ സന്ന (vi), knock; അയാള്‍ 
വാതിലില്‍ മുട്ടി 

മുട്ട്‌ സന്ന (nn), joint; മുട്ടുകള്‍ 
നിലത്തു കുത്തി അയാള്‍ 
പ്രാര്‍ത്ഥന തുടങ്ങി 

മുണ്ടകന്‍ muNTakan (nn), kind of 
paddy; മുണ്ടകന്‍ പാടത്ത്‌ 
കൊയ്ത്തു തുടങ്ങി 


മുണ്ടുടുക്ക്‌ muNTuTukka (v1), wear 


Mundu; അയാള്‍ മുണ്ട്‌ 
ഉടുക്കുന്നു 
മുണ്ട്‌ = muNTa (nn), traditional 


malayalee clothing (stretch of white 
cloth wor wrapped round the waist like 
asheet); അയാള്‍ മുണ്ടുടുത്തു 

മുണ്ഡനം muNDanaM (nn), shaving 
the head; അച്ഛന്‍ മരിച്ചപ്പോള്‍ 





അയാള്‍ തല മുണ്ഡനം 
ചെയ്തു 

മുതല —mutala (nn), crocodile; 
അയാള്‍ ഒരു മുതലയെ 
കണ്ടു 


409 


MALAYALAM ~ ENGLISH DICTIONARY 


മുതലായവ mutalaayava (in), etc; 
ചക്ക, തേങ്ങ മുതലായവ 
വാങ്ങി 

മുതലാളി mutalaali (nn), owner; 
അയാള്‍ ആ കമ്പനിയുടെ 
മുതലാളിയായിരുന്നു 


മുതലെടുപ്പ്‌ —mutaleTuppa (comp 
nn), exploitation; മുതലെടുപ്പ്‌ 
ആര്‍ക്കും നല്ലതല്ല 

മുതലെടുപ്പ്‌  mutaleTuppa (comp 


nn), pooling of the annual proceeds; 
സര്‍ക്കാരിന്‌ 
മുതലെടുപ്പനുസരിച്ച്‌ കരം 
തീര്‍ത്തു 


മുതല്‍ക്കൂട്ട്‌ —mutalkkuuTTa (comp 
nn), account of income adding to the 
capital; സ്വ വിറ്റ്‌ 
മുതല്‍ക്കൂട്ടി 

മുതല്‍ mutal (nn), capital, അയാള്‍ 
മുതലും പലിശയും വാങ്ങി 
മുതല്‍ സ്ധലി (nn), wealth; സമ്പന്ന 
രാജ്യങ്ങള്‍ മുതലിനു പകരം 
സ്വര്‍ണ്ണ നാണയങ്ങള്‍ 
സ്വരൂപിക്കുന്നു 
മുതിര സ്ധിര (nn), 
കുതിര മുതിര തിന്നു 
മുതിര്‌ സന്ദ (vi), get ready; 
അയാള്‍ അങ്ങിനെ ചെയ്യാന്‍ 
മുതിര്‍ന്നു 

മുതു mutu (adj), old and ripe; 
മുതുപ്രായത്തിലാണെങ്കിലും 
അയാള്‍ ഇവിടെ വരുന്നു 
മുത്തം muttaM (nn), kiss; അയാള്‍ 
കുട്ടിക്ക്‌ മുത്തം കൊടുത്തു 


horsegram; 


Compiled & Edited by Dr.V. Saratchandran Nair 





മുത്തങ്ങ muttanya (nn), cyperus 
rotandues, (fragrant tropical grass of the 
sedge family); മുത്തങ്ങ 
വയറിളക്കത്തിനു വളരെ നല്ല 
മരുന്നാണ്‌. 


മുത്തച്ഛന്‍ — muttacchan (nn), grand 
father; മുത്തച്ഛന്‍ മുത്തശ്ശിയോട്‌ 


സംസാരിക്കുന്നു 
മുത്തശ്ശി സ്ഖ൪ട (nn), grand 
mother; മുത്തശ്ശി കഥകള്‍ 


പറഞ്ഞു തന്നു 
മുത്താഴം muttaaZaM (nn), lunch; 
മുത്താഴം കഴിഞ്ഞ്‌ ഞങ്ങള്‍ 
സ്വല്പനേരം ഉറങ്ങി. 


മുത്ത്‌ mutta (nn), pearl; അയാള്‍ 
ഒരു മുത്ത്‌ വാങ്ങി 

മുത്ത്‌ mura (vt), kiss; അയാള്‍ 
കുട്ടിയെ മുത്തി 

മുദ്ര സ്മ (nn), mark; അയാള്‍ 
ഒരു മുദ്ര കാണിച്ചു 

മുദ്ര mudRa (nn), sign; ഇന്‍ഡ്യന്‍ 
കളിക്കാര്‍ ക്രിക്കറ്റ്‌ 
ജയിച്ചപ്പോള്‍ വിജയത്തിന്റെ 
മുദ്ര കാണിച്ചു 


മുദ്രക്കടലാസ്‌ = — mudRakkaTalaasa 
(nn,comp), stamp paper; 
മുദ്രക്കടലാസ്സില്‍ ഒരാള്‍ 
ഒപ്പുവെയ്ക്കുന്നു 


മുദ്രണം mudRaNaM (nn), printing; 


അവിടെയാണ്‌ ആ 
പുസ്തകത്തിന്‍റെ മുദ്രണം 
നടക്കുന്നത്‌ 


410 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





മുദ്രാവാക്യം mudRaavaakyaM (nn), 


slogan; അയാള്‍ മുദ്രാവാക്യം 
വിളിച്ചു 

മുദ്രിത സ്മ (44), ടലി; 
മുദ്രിതമായ ഓഫീസ്‌ തുറന്നു 
മുന muna (nn), sharp _— end; 
ശൂലത്തിന്‍റെ മുനകൊണ്ട്‌ 
കുത്തി 

മുന muna (nn), nib; പേനയുടെ 
മുന ഒടിഞ്ഞു 

മുനമ്പ്‌ സ്ഥിര ദ), ജഃ; 
അയാള്‍ ആ മുനമ്പില്‍ 
എത്തിച്ചേര്‍ന്നു 

മുനി muni (nn), ascetic; മുനി 
തപസ്സു ചെയ്തു 

മുനിയ്‌ ബര (vt), remain silent; 
അയാള്‍ മുനിഞ്ഞിരുന്ന്‌ 
തപസ്സ്‌ ചെയ്തു 


മുനിയ്‌ സ്വ്യര (v1), remain dim; 
അവിടെ ഒരു വിളക്ക്‌ 
മുനിഞ്ഞു കത്തി 


മുന്‍കാല്‍ സ്വലിധിട (in), fore limb; 
മുന്‍കാലില്‍ 
അടികൊണ്ടപ്പോള്‍ 
വേദനിച്ചു. 


മുന്‍കൈ എടുക്ക്‌ munkaieTukka 
(vb, comp), volunteer; എല്ലാവരും 
അതിനു മുന്‍കൈ എടുക്കണം 
QYWGé>Into munkoopaM (nn,comp), 
sudden rage which will easily diminish; 
അയാള്‍ക്ക്‌ മുന്‍കോപം 
വന്നു 


വല്ലാതെ 


മുന്തിയ —muntiya (adj), superior; 
വളരെ മുന്തിയ സാധനങ്ങള്‍ 
ഇവിടെ കിട്ടും 

മുന്തിരി (nn), grape; 
അയാള്‍ക്ക്‌ മുന്തിരി ഇഷ്ടമാണ്‌ 


muntiri 


മുന്നറിവ്‌ munnaRiva (nn), previous 


knowledge, അയാള്‍ക്ക്‌ ഒരു 
മുന്നറിവും ഉണ്ടായിരുന്നില്ല 
മുന്നില്‍ munnil (adv), front; 
മുന്നില്‍ ഒരു വലിയ 
തടസ്സമുണ്ട്‌ 

മുന്നിറുത്തുക munniRuttuka (comp 
vb), follow a model; ആ മാതൃക 
മുന്‍നിര്‍ത്തി അയാള്‍ 


പുയിയ ഒരു രൂപം മുന്‍കൂര്‍ 
നല്കി 

മുന്നിട്ട്‌ ഇറങ്ങ്‌ munniTTa 08 
(vi), step ദ്ധി; അയാള്‍ 
പെട്ടെന്ന്‌ മുന്നിട്ടിറങ്ങി 

മുന്നൂറ്‌ 
hundred; 
മുന്നൂറാണ്‌ 
മുന്നേറ്‌ 
അയാള്‍ 
വളരെ മുന്നേറി 

QYyeMQo _munnaRRaM (nn), progress; 
അയാളുടെ മുന്നേറ്റം അവന്‍ 
തടഞ്ഞു 

മുമ്പന്‍ =— mumban (nn), __ leader; 
അയാള്‍ ആയിരുന്നു അവരില്‍ 
മുമ്പന്‍ 


munnuuRa (nn), ദ 
മുറിയുടെ വാടക 


munneRd (vi), advance; 
പഠനത്തിലൂടെ 





മുമ്പില്‍ ഡം (adv), infront; 
വീട്ടിനു മുമ്പില്‍ നല്ലൊരു 
തോട്ടമുണ്ട്‌ 


411 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





മുമ്പ്‌ mumba (adv), in olden day: 
മുമ്പ്‌ വിദ്യാര്‍ഥികള്‍ 
അധ്യാപകരെ 
ബഹുമാനിച്ചിരുന്ന 

മുന്‍ വിചാരം സ്വസിദ്മേഷി 
(nn,comp), fore thought; യാതൊരു 
മുന്‍വിചാരവുമില്ലാതെ 
അയാള്‍ പ്രവര്‍ത്തിച്ചു 


മുന്‍ഷി സ്ഥ! (nn), language teacher; 


അയാള്‍ ഒരു മുന്‍ഷിയാണ്‌ 
മുന്‍ mun (adj, pfx), former; മുന്‍ 
മന്ത്രി അന്തരിച്ചു 

മുപ്പത്‌ സ്ഥ (അശ, thirty; 
മുപ്പതു വയസ്സായിട്ടും ജോലി 
ഇല്ലാതെ നടക്കുന്നു 

മുയല്‍ muyal (nn), rabbit; മുയല്‍ 
വേഗത്തില്‍ ഓടി 


മുരടത്തം muraTattaM (nn), 
impertinence; അയാളുടെ 
മുരടത്തം ആര്‍ക്കും 
ഇഷ്ടമായില്ല 


മുരടിക്ക്‌ സനിിദ (vr), stunted 
ഇ; അയാളുടെ വാഴകള്‍ 
മുരടിച്ചു പോയി 
മുരളി സജ (nn), flute; അവള്‍ 
മുരളീഗാനം കേട്ടു 


മുരളി സി. (vi), reverberate; 
തട്ടിന്‍പുറത്ത്‌ എന്തോ 
മുരളുന്നു 
മുരിക്ക്‌ സിറി (nn), erythrina 
indica; മുരിക്കില്‍ പൂ 
ഉണ്ടാകുന്നു 





412 


മുരിങ്ങ സ്ന (nn), drum stick 
tree; മുരിങ്ങയില്‍ മുരിങ്ങ 
കായ ഇല്ല, 

മുരിങ്ങയ്ക്ക  murinnayakka (nn), 
drumstick; മുരിങ്ങയ്ക്കായ്ക്ക്‌ 
എത്രയാണ്‌ വില 

മുല mula (nn), female breast; മുല 
കുടിക്കുന്ന കുട്ടികള്‍ 
മുലക്കണ്ണ്‌ mulakkaNNa (nn,comp), 
nipple; കുട്ടി മുലക്കണ്ണ്‌ കടിച്ചു 
മുലയുൂട്ട്‌ mulaywuTTa (comp vb), 
feed the baby with breast milk; അമ്മ 
കുട്ടിയെ മുലയൂട്ടി 

മുല്ല സന്ധിം (nn), jasmine; മുല്ലയില്‍ 
പൂ വിടര്‍ന്നു 

മുഷിയ്‌ musSiya (vi), become dirty; 
എന്‍റെ വസ്ത്രങ്ങള്‍ മുഷിഞ്ഞു 
മുഷിയ്‌ musiya (vi), feel bored; 
എനിക്ക്‌ വല്ലാതെ മുഷിയുന്നു 
മുഷ്ക്കന്‍ സ്വീ (nn), stubborn 
man; അയാള്‍ ഒരു 
മുഷ്ക്കനാണ്‌ 

മു muSTi (nn), fist; അയാള്‍ 
മുഷ്ടിചുരുട്ടി ആകാശത്തേക്ക്‌ 
ഇടിച്ചു 

മുഷ്ടിയുദ്ധം mu$TiyuddhaM 
(nn,comp), boxing with fist; അവര്‍ 
തമ്മില്‍ മുഷ്ടിയുദ്ധം നടത്തി 
മുഹൂര്‍ത്തം — muhuuRttaM (nn), 
auspicious time; മുഹൂര്‍ത്തം 
കഴിഞ്ഞ്‌ അയാള്‍ മടങ്ങ്‌ 

മുള mua (nn), bamboo; മുളയില്‍ 
പൂ വിരിഞ്ഞു 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





മുളക്‌ muLako (nn), chilly; ആ 
കടയില്‍ മുളക്‌ വാങ്ങാന്‍ 
കിട്ടും 

മുളപ്പിക്ക്‌ muLappikka (൧. 
germinate; അയാള്‍ ആ 
വിത്തുകള്‍ മുളപ്പിക്കുന്നു 


മുളയ്ക്ക്‌ muLaykke (vi), sprout; 


മഴക്കാലത്ത്‌ പുല്ലു 
മുളയ്ക്കുന്നു 

മുള്‍പ്പടര്‍പ്പ്‌ muLppaTaRppa 
(nn,comp), thomy bush; 
മുള്‍പ്പടര്‍പ്പിലൂടെ അയാള്‍ 


നടന്നു വരുന്നു 

മുള്ളങ്കി ശി. (nn), radish; 
അവിടെ കുറെ മുള്ളങ്കി 
നട്ടിരുന്നു 

മുള്ളന്‍ muLLan (nn), pangoton 
porcupine; മുള്ളന്‍ പന്നിക്ക്‌ 
മുള്ളുണ്ടായിരുന്നു 

മുള്ളാണി muLLaaNi (nn), small 
nail; അയാളുടെ കാലില്‍ ഒരു 
മുള്ളാണി തറച്ചു 
മുള്ളുവേലി muLLuveeli 
(nn,comp), thomy fence; അയാള്‍ 
ഒരു മുള്ളുവേലി കെട്ടി 

മുള്ള്‌ muLLa (nn), thom; കാലില്‍ 
ഒരു മുള്ള്‌ കൊണ്ടു 

മുഴ സ്ഥ (nn), lump; അയാളുടെ 
നെറ്റിയില്‍ ഒരു വലിയ മുഴ 
ഉണ്ട്‌. 


മുഴം സ്ഥി (nn), നബ; 
അയാള്‍ ഒരു മുഴം കയറു 
വാങ്ങി 


മുഴക്കം — muZakkaM (nn), ഠി; 
അയാളുടെ ശബ്ദത്തിന്‌ നല്ല 
മുഴക്കമുണ്ട്‌ 


മുഴക്ക്‌ muZakke (vt), cause to 
reverberate; അവിടെ 
എല്ലാവരും ശബ്ദും മുഴക്കി 
മുഴങ്കാല്‍ = muZankaal (nn), knee; 
മുഴങ്കാലില്‍ വേദനിക്കുന്നു 
മുഴയ്ക്ക്‌ muZaykke (vi), swell as 
tumour; എന്റെ കാല്‌ 
ഇടിച്ചപ്പോള്‍ മുഴച്ചു കയറി 
മുഴുക്‌ muZuke (vi), get involved; 
അയാള്‍ തന്റെ ജോലിയില്‍ 
മുഴുകി 

മുഴുപ്പ്‌ muZuppa (adj), well built; 
നല്ല മുഴുപ്പുള്ള ശരീരമാണ്‌ 
അവന്റേത്‌ 


മുഴുമിക്ക്‌ സ്വമ്ധസ്പിര (൮൧. 
complete; അയാള്‍ ജോലി 
മുഴുമിക്കുന്നു 
മുഴുവനാക്‌ muZuvanaake (vi), be 
complete; അവന്റെ ജോലി 
മുഴുവനായില്ല 
മുഴുവനും — muZuvanuM (൭2), 
completely; അയാള്‍ മുഴുവനും 
തിന്നുതീര്‍ത്തു 


മുറ muRa (nn), order; കാര്യങ്ങള്‍ 
മുറ പോലെ നടന്നു 

മുറം muRaM (nn), winnowing fan 
used 00 sift അവള്‍ 
മുറത്തില്‍ 
അരിപാറ്റിയെടുത്തു 


മുറപ്പെണ്ണ്‌ muRappeNNa (nn,comp), 


woman of  marriagable __relation; 


grain; 


413 


വച ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





അവള്‍ അയാളുടെ 
മുറപ്പെണ്ണാണ്‌ 

മുറയ്ക്ക്‌ muRaykka മ്മം 
respectively; കാര്യങ്ങള്‍ 
മുറയ്ക്ക്‌ നടന്നു 


മുറവിളി muRavili (nn), loud cry; 
അയാള്‍ മുറവിളി കൂട്ടി 

മുറി muRi (nn), സസ; അയാള്‍ 
ഒരു മുറി തുറന്നു 

മുറി സ്വ (nn), piece; ഒരു മുറി 
കേക്ക്‌ എടുത്തു. 
മുറിക്ക്‌ സ്ധ്ധിഭ 0൭, 
അയാള്‍ പലക മുറിച്ചു 


മുറിച്ചുകടക്ക്‌ സരം 
(nn), cross; അയാള്‍ ഒരു നദി 
മുറിച്ചുകടന്നു 

മുറിപ്പാട്‌ muRipaaTa (nn), scar left 
by 2 wound; അയാളുടെ 
ശരീരത്തിലെ മുറിപ്പാട്‌ കണ്ടു 
മുറിയ്‌ muRiya (vi), be wounded; 
കുട്ടിയുടെ കൈ മുറിഞ്ഞു 
മുറിയ്‌ = muRiya (vi), be സു 
വനത്തില്‍ വച്ച്‌ സീതയുടെ 
കാലുമുറിഞ്ഞു 


cut; 


മുറിയ്ക്ക്‌ — muRiykka (v1), cut; 
മരത്തിന്റെ ഒരു കൊമ്പ്‌ 
മുറിച്ചുമാറ്റി 

മുറി വായ്‌ ്ഡ്ഡമുര (8). 
mouth of wound; മുറി 
വായിലൂടെ രക്തം 


പുറത്തേക്കു വരുന്നു 


മുറിവ്‌ = muRiva (nn), wound; 
മുറിവിലൂടെ രക്തം 
പ്രവഹിക്കുന്നു 

മുറുകെ സ്ധ്ഡ്ര (nn), tightly; 


അയാള്‍ വാതില്‍ മുറുകെ 
അടച്ചു 

മുറുക്കം muRukkaM (nn), tightness; 
ആ കെട്ടിനു നല്ല മുറുക്കം 
ഉണ്ടായിരുന്നു 

മുറുക്കം muRukkaM (nn), closeness; 


അവരുടെ ബന്ധം കൂടുതല്‍ 
മുറുക്കത്തിലായി 
മുറുക്കാന്‍ സ്ധിഡിഠിധ രി, 


chewing materials (combination of soda 
lime , betal leaf, arecanut and tobacoo); 
അയാള്‍ മുറുക്കാൻ 
ചവയ്ക്കുന്നു 

മുറുമുറുക്ക്‌ muRumuRukka (comp 
vb), murmer with anger; അയാള്‍ 
എപ്പോഴും മുറുമുറുക്കുന്നു 
മുറ്റം muRRaM (nn), yard round a 
house; കുട്ടി മുറ്റത്ത്‌ കളിക്കുന്നു 
Qyq_muRRa (vi), fatten; അയാള്‍ 


തിന്നു മുറ്റിയിരിക്കുന്നു 

മുറ്റ്‌ muRRa (൮), സമ; 
വാഴക്കുല മുറ്റിയപ്പോള്‍ 
വെട്ടി പഴുപ്പിച്ചു 

മൂക സ്ധധിര (adj), ഒ; 
മൂകമായ ഒരു നിമിഷം 
ഞങ്ങള്‍ പിന്നിട്ടു 

മൂകസാക്ഷി — muukasaak$i_ (nn), 
mute witness; ആ കൊല 


നടന്നപ്പോള്‍ അവര്‍ വെറും 
മൂക സാക്ഷികളായി നിന്നു 


414 


ചനന 


Compiled & Edited by Dr.V. Saratchandran Nair 





മൂക്കണ muukkaNa (nn), girdle; 
കാളയ്ക്കു മൂക്കണയിട്ടു 
മൂക്കള muukkLa (nn), nasal mucus; 
കുട്ടി മൂക്കള ഒലിപ്പിച്ച്‌കൊണ്ട്‌ 
നടക്കുന്നു 


മൂക്കറ്റം muukkaRRaM (adv), up to 


the nose (exceedingly); അയാള്‍ 
മൂക്കറ്റം കുടിച്ചു 

മൂക്കുകണ്ണാടി muukkukaNNaaTi 
(nn,comp), — spectacle; അയാള്‍ 


മൂക്കുകണ്ണാടി അണിഞ്ഞു 
മൂക്കുത്തി muukkuutti (nn), nose 


ring; അവള്‍ മൂക്കുത്തി 
അണിഞ്ഞു 

മൂക്കുപ്പൊടി muukkuppoTi 
(nn,comp), snuff; അവര്‍ 
മൂക്കുപ്പൊടി വലിക്കുന്നു 

മൂക്ക്‌ സിര ദ), നടേ; 
അവളുടെ മൂക്ക്‌ 
മനോഹരമാണ്‌ 


മൂങ്ങ സു (nn), owl; അവിടെ 
ഒരു മൂങ്ങ മൂളുന്നു 

മൂച്ച്‌ muucca (nn), breath; അയാള്‍ 
ഒറ്റ മൂച്ചിന്‌ കുടിച്ചു 

മൂഞ്ച്‌ muu~ca (v1), sip; അയാള്‍ 
മാങ്ങ മൂഞ്ചി 


മൂടല്‍മഞ്ഞ്‌  muuTalma~~a (nn), 
fog; അപ്പോള്‍ ആ സ്ഥലമെല്ലാം 


മൂടല്‍മഞ്ഞ്‌കൊണ്ട്‌ മൂടി 
കിടക്കുകയായിരുന്നു 
മൂടി muTi (nn), lid; അയാള്‍ 


മൂടി വലിച്ചു തുറന്നു 


മൂട്‌ muvTa (vi), cover, അയാള്‍ 
ആ ഭരണി മൂടി കൊണ്ട്‌ മൂടി 


മൂട്ട muvTTa (nn), bed bug; ഈ 
കട്ടിലില്‍ നിറയെ മൂട്ടകളാണ്‌ 


മൂഡഃമമായ —muuDhamaaya (adj), 
1900; അയാളുടെ മൂഡമായ 
പെരുമാറ്റങ്ങള്‍ കാരണം 
പുറത്തായി 
മൂത്ത muutta (adj), old; മൂത്ത 
കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു 
മൂര്‍ത്തം muttaM (nn), concrete; 
മൂര്‍ത്തമായ ഒരു 
വസ്തുവിനെ നമ്മള്‍ക്ക്‌ 
സ്പര്‍ശിക്കാം 
മൂത്തമകന്‍ — muuttamakan (nn), 
eldest son; അയാളുടെ 
| മൂത്തമകന്‍ ഒരു ഡോക്ടറാണ്‌ 
| മൂത്തമകള്‍ —muuttamakal. (nn), 
| eldest daughter; അയാളുടെ 
| മൂത്തമകള്‍ ഒരു 
അധ്യാപികയാണ്‌ 


മൂത്തവന്‍ muuttavan (nn), elder 
person; മൂത്തവന്‍ പത്താം 
ക്ലാസില്‍ പഠിക്കുന്നു 


മൂത്രം muutRaM (nn), urine; മലം, 


മൂത്രം എന്നിവ 
പരിശോധിക്കപ്പെടും 
മൂത്രംഒഴിക്ക്‌ muutRaMoZikka 
(comp vb), urinate; കുട്ടി 
ഉറക്കത്തില്‍ 

മൂത്രമൊഴിക്കുന്ന 


മൂത്രാശയം muutRaaSayaM (nn), 
urethra; മൂത്രാശയത്തില്‍ ചില 
അസുഖങ്ങള്‍ വന്നു 





415 


MALAYALAM - ENGLISH DICTIONARY 


മൂന്നാമത്തെ — muunnaamtte 
third; ഇത്‌ 
പ്രാവശ്യമാണ്‌ 
വീഴുന്നത്‌ 
മൂന്നുംകൂട്ട്‌ 
(comp vb), chew pan without tobacco; 
മൂന്നുംകൂട്ടി അയാൾ മുറുക്കി 
മൂന്നുതരം — muunnutaraM (adv), 
definitely, അയാള്‍ മൂന്നുതരം 
വരുമെന്നു പറഞ്ഞു 
മൂന്നുദിവസംമുമ്പ്‌ 
muunnudivsaMmumbe (nn), three days 
ago; മൂന്നുദിവസം മുമ്പ്‌ 
ഞാനവനെ കണ്ടിരുന്നു 


(nn), 
മൂന്നാമത്തെ 
അയാള്‍ 


muunnuMkuuTT3 


ന്ന്‌ muunna (nn,num), number three; 
ഒന്നു പിഴച്ചാല്‍ മൂന്ന്‌ 
മൂപ്പിക്ക്‌ muuppikka (v7), get ripe; 
പഴം അവിടെ കുലയില്‍ 
നിര്‍ത്തി മൂപ്പിച്ചു 
മൂരാച്ചി muraacci (nn), bourgeois; 
മൂരാച്ചികളെ നീക്കാന്‍ അവര്‍ 
സമരം ചെയ്തു 
മൂരി muri (nn), dull; 
ഒരു മൂരിയെ വാങ്ങി 


അയാള്‍ 


മൂരിനിവര്‌ murinivare (comp vb), 


stretch the limbs; അയാള്‍ 
നന്നായി മൂരിനിവര്‍ന്നു 
മൂര്‍ഖന്‍ —muuRkhan (nn), snake 


(cobra); അവിടെ ഒരു മൂര്‍ഖന്‍ 
പാമ്പ്‌ കയറി വന്നു 
മൂര്‍ച്ച = muuRcca (nn), sharpness; 


നല്ല മൂര്‍ച്ചയുള്ള കത്തി 
വാങ്ങി 


Compiled & Edited by Dr.V. Saratchandran Nair 





മൂര്‍ച്ചകൂട്ട്‌ സ്ധിലിഡ്ധിന്ട (v1), 


sharpen; അവന്‍ കത്തിക്ക്‌ 
മൂര്‍ച്ചകൂട്ടി 
മൂര്‍ച്ചയില്ലാത്ത — muuRccayillatta 
(adj), blunt; മൂര്‍ച്ചയില്ലാത്ത 
കത്തി പാണ്ട എങ്ങനെ 
മുറിക്കും 


മൂര്‍ച്ഛ സ്വധിമ് (nn), _ fainting; 
അവള്‍ മൂര്‍ച്ചയില്‍ വീണു 


മൂര്‍ത്തി സ്ഡധ്ഡി (nn), statue; 
അവിടെ ഒരു മൂര്‍ത്തി 
ഉണ്ടായിരുന്നു 

മൂര്‍ദ്ധാവ്‌ muuRddhaava (nn), top 
of the head; അയാള്‍ 
മൂര്‍ദ്ധാവില്‍ കൈവച്ചു 

മൂല സ്വിം (nn), comer; കുട്ടി 
ഒരു മൂലയില്‍ ഇരുന്നു 

മൂലം സ്വധിദിദ്‌ (൫). 8 
അതിന്റെ ത്തിൽ തന്നെ 
ജീര്‍ണ്ണതയു, 

മൂലം സ്ധിധീ്‌ അ, ജേ 
ദശമൂലങ്ങള്‍ കൊണ്ട്‌ 


കഷായം തയ്യാറാക്കി 
മൂലകം muulakaM (nn), element; 


ജലത്തില്‍ ഹൈഡ്രജന്‍ i 
ഓക്സിജന്‍ എന്നീ 
മൂലകങ്ങള്‍ 
അടങ്ങിയിരിക്കുന്നു 
മൂലകാരണം muulakaaraNaM 
(comp nn), original reason; ആ 
പ്രശ്നത്തിന്‍റെ മൂലകാരണം 
എന്താണ്‌ 


മൂലഗ്രന്ഥം muulagRanthaM (comp 
nn), original text; മൂലഗ്രന്ഥത്തില്‍ 


416 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





നിന്ന്‌ 
പകര്‍ത്തിയെഴുതിയതാണ്‌ 
ഇത്‌ 

മൂലധനം muuladhanaM (nn), capital; 
അയാള്‍ക്ക്‌ മൂലധനത്തില്‍ 
പങ്കില്ലായിരുന്നു 

മൂലസ്ഥാനം muulasthaanaM (comp 
nn), origin; മൂലസ്ഥാനത്തു തന്നെ 
കുഴപ്പങ്ങളുണ്ടായിരുന്നു 
മൂലാധാരം muulaadhaaraM (comp 
nn), fundamental; വസ്തുതയുടെ 


മൂലാധാരം 
രഹസ്യമായിരുന്നു 

മൂല്യം — muulyaM (nn), വിമ; 
എന്താണ്‌ അതിന്റെ 
മൂല്യമെന്നറിയില്ല 

മൂവന്തി ന്ധി (nn), meeting time 
of day and night; മൂവന്തി 


നേരത്ത്‌ അയാള്‍ നടന്നു 
മൂവായിരം muuvayiraM (nn), three 


thousand; മൂവായിരം പേര്‍ക്ക്‌ 
ഇരിക്കാനുള്ള സൌകര്യം 
ഇവിടെയുണ്ട്‌ 


മൂശ muuSa (nn), mould; അയാള്‍ 
മൂശയില്‍ വാര്‍ത്തെടുത്തു 


മൂശാരി സ്ഥി (nn), bell metal 


smith; അയാള്‍ ഒരു 
മൂശാരിയാണ്‌ 

ഉ muuLa (nn), brain; അവന്‌ 
മൂളയില്‍ ഒന്നുമില്ലത്രേ 


മൂള്‌ muuLa (vi), make hissing sound; 
അയാള്‍ പറഞ്ഞതെല്ലാം കേട്ട്‌ 
ഞാന്‍ മൂളി 


മൃഗം mRagaM = ൫), —_ animal; 
അയാള്‍ മൃഗത്തെ വെറുതെ 
വിട്ടു 


മൃഗം mRgaM (nn), deer; അയാള്‍ 


മൃഗത്തിനെ വെറുതെ 
അടിക്കുന്നു 

മൃഗതൃഷ്ണ mReagatRasNa (nn), 
mirage; അവള്‍ 
DOO) oma തേടി 
അലഞ്ഞു 


മൃഗശാല mRagaSaala (nn), 700; 
മൃഗശാലയില്‍ ഞങ്ങള്‍ പല 
മൃഗങ്ങളെയും കണ്ടു 


മൃത mRata (adj), dead; മൃതമായ 


അവസ്ഥയിലായിരുന്നു ആ 
ലൈബ്രറി 

മൃതസഞ്ജീവനി സിപ്പി 
വ, remed: 10 restore 1 
മൃതസഞ്ജീവനി കുടിച്ച്‌ 
അയാള്‍ പുനര്‍ ജീവിച്ചു 
മൃതി mRati മമ), ദേ 
മൃതിയില്‍ നിന്ന്‌ 
അമരത്വത്തിലേക്ക്‌ നീങ്ങി 
മൃത്യു mRetyu (nn), ഷു 
മൃത്യുവിന്റെ കൈകളില്‍ 


അയാള്‍ ലയിച്ചു 
മൃദംഗം mRadaMgaM (nn), kind of 


musical instrument 116 drum; 
അയാള്‍ നന്നായി മൃദംഗം 
വായിക്കും 


DyYSZ_mRadu (adj, pfx), soft; മൃദു 
ശബ്ദത്തില്‍ അവള്‍ പാടി 


മൃദുരോമം സിന്ധി (nn), 
wool; ചെമ്മരിയാടിന്റെ 





417 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





മൃദുരോമം കൊണ്ട്‌ 
കമ്പിളിനൂല്‍ ഉണ്ടാക്കുന്നു 
മൃദുലമായ = mRadulmaaya (adj), 


tender; മൃദുലമായ ഒരു 
മനസ്സിന്റെ ഉടമയായിട്ടും 
അവന്‌ വളരെ പ്രശ്നങ്ങള്‍ 


നേരിടേണ്ടി വന്നു 
മൃദുവായ mRauduvaaya (nn), soft; 


പക്ഷിയുടെ തൂവല്‍ വളരെ 
മൃദുവായതാണ്‌ 
മൃഷ്ടാന്നഭോജനം 
mRa$TaannabhoojanaM (comp nn), 
food enough to fill; അയാള്‍ 
മൃഷ്ടാന്നഭോജനം കഴിച്ചു 

മെച്ചം സലീ (nn), excellent; 
അയാളുടെ അഭിനയം 
മെച്ചമായിരുന്നു 

മെതി meti (nn), threshing grain; 
കൊയ്ത്തും മെതിയും 
കഴിഞ്ഞു 

മെതിയടി metiyaTi (nn), wooden 


shoe; മുനി കാലില്‍ മെതിയടി 
ഇട്ടു 

മെത്ത നം (nn), bed; അയാള്‍ 
മെത്തയില്‍ കിടന്നു 


മെത്രാന്‍ സംസ (nn), bishop: 


ഇന്നലെ മെത്രാന്‍ ഇവിടെ 
വന്നു 

മെയ്‌ meya (nn), May; മെയ്‌ 
മാസത്തില്‍ 
ഭയങ്കരചൂടാണിവിടെ 

മെയ്ക്ക്‌ meyya (nn), body; മെയ്യില്‍ 
അവള്‍ ആഭരണങ്ങള്‍ 
അണിഞ്ഞു 





മെരുക്‌ meruka (vi), tame; കാട്ടില്‍ 
നിന്ന്‌ കൊണ്ടുവന്ന ആന 
മെരുകുന്നു 

മെരുക്ക്‌ —merukka (൧. tame; 
വളര്‍ത്തു മൃഗങ്ങളെ 
മെരുക്കാന്‍ പ്രത്യേക 
കഴിവുവേണം 

മെലിഞ്ഞ meli~~a (adj), 19 
അവന്‍ ഒരു മെലിഞ്ഞ 
കുട്ടിയാണ്‌ 

മെലിയ്‌ meliya (vi), become lean; 
അവന്റെ ശരീരം വല്ലാതെ 
മെലിയുന്നു 

മെല്ലെ Melle (adv), slowly; മെല്ലെ 
മെല്ലെ ആകുട്ടികള്‍ ഇഴഞ്ഞു 
മെഴുകുതിരി — meZuKutiri (nn), 
candle; ഇരുട്ടത്ത്‌ ഒരു 
മെഴുകുതിരി കത്തിച്ചു 
വയ്ക്കാം 

മെഴുക്‌ സം്ചിര ൮൧, wash; 
അവള്‍ പാത്രം മെഴുകി 
മെഴുക്‌ = meZuke ദ), — wax; 
ആശാരി മെഴുകുരച്ച്‌ 


പോളിഷ്‌ ചെയ്തു 


മെഴുക്‌ നംഗ്ധിര (nn), sealing wax; 
ഓഫീസില്‍ മെഴുക്‌ കൊണ്ട്‌ 
കത്തുകള്‍ സീല്‍ ചെയ്തു 


മെഴുക്‌ meZuke (vt), smear with cow 
dung; അമ്മ ചാണകം മെഴുകി 


മെഴുക്ക്‌ meZukka (nn), oilness; 
ആ വസ്ത്രത്തില്‍ മെഴുക്ക്‌ 
പിടിച്ചിരുന്നു 


418 


MALAYALAM ~ ENGLISH DICTIONARY 


മെഴുക്കുപുരട്ടി meZukkupuraTTi 


(nn,comp), fried yam; അമ്മ 
മെഴുക്കുപുരട്ടി ഉണ്ടാക്കി 
മേഖല meekhala (nn), particular arca 
or region; അയാള്‍ ആ 
മേഖലയിലേക്ക്‌ പിന്നീടു 
വന്നിട്ടില്ല 

മേഘം meeghaM (nn), cloud; മഴ 
വന്നപ്പോള്‍ കാര്‍മേഘങ്ങള്‍ 
വന്നു കൂടി 


മേഘാവൃതം meeghavRtaM (nn), 
cloudiness; അന്തരീക്ഷം വല്ലാതെ 


മേഘാവൃതമായിരിക്കുന്നു 
മേഞ്ഞ mee~~a (adj), thatched; 
ഇപ്പോള്‍ ഓലമേഞ്ഞ 
കെട്ടിടങ്ങള്‍ വളരെ 
കുറവാണ്‌ 

മേട നാ (nn), tower; ആ 


മണിമേട ഞങ്ങള്‍ കണ്ടു 
മേടിക്ക്‌ meeTikka (vt), buy; ഞാന്‍ 
പുസ്തകം മേടിച്ചു 

മേത്തന്‍ meettan (nn), mohammadan; 
അയാള്‍ ഒരു മേത്തനാണ്‌ 
മേത്തരം meettaraM (nn), superior; 
ഞങ്ങള്‍ മേത്തരം വസ്ത്രങ്ങള്‍ 
വാങ്ങുന്നു 

മേദസ്സ്‌ meedassa (nn), fatness; 
അവരുടെ മേദസ്സ്‌ കുറഞ്ഞു 


മേധാവി meedhaavi (nn), leader; 
അയാളാണ്‌ അവരുടെ 
മേധാവി 

മേനക നബ്ഷ്ധ (nn), heavenly 


woman; അവള്‍ മേനകയാണ്‌ 
എന്നാണ്‌ അവളുടെ വിചാരം 


Compiled & Edited by Dr.V. Saratchandran Nair 





മേനി meeni (nn), body; അവളുടെ 
മേനി കണ്ടു മയങ്ങി. 
മേമ്പൊടി meemboTi (nn), powder to 


be scattered on a medicinal decoction; 
അയാള്‍ കഷായത്തില്‍ 


മേമ്പൊടി വിതറി 

മേന്മ സന്ന (24), __superior; 
മേന്മയുള്ള പുസ്തകങ്ങള്‍ 
ഇവിടെ കിട്ടും 

മേയര്‍ meeyaR (nn), mayor; ഇന്ന്‌ 
മേയര്‍ ഒരു പരിപാടി 
ഉദ്ഘാടനം ചെയ്യാന്‍ വന്നു 
മേയിക്ക്‌ meeykka (൨൧), graze the 
cattle; അയാള്‍ കന്നുകാലികളെ 
വിട്ടു മേയിച്ചു. 


മേയ്‌ meeya (vi), graze; പശു 
മേയുന്നു 

മേലങ്കി meelanki (nn), cloak; 
അയാള്‍ മേലങ്കി അണിഞ്ഞു 
മേലധികാരം —_—smeelaadhikaaraM 
(nn), supreme power; അയാളുടെ 
മേലധികാരം ആരും 
വകവെച്ചില്ല 


മേലാല്‍ = meelaal (adv), in future; 


മേലാല്‍ ഇനി ഇവിടെ 
വരരുത്‌ 
മേലെ നാം (adv), above; അയാള്‍ 
ബോര്‍ഡിനു മേലെ ഒരു 
വരയിട്ടു 
മേലെ സിം (92), ബേ 





പാലത്തിനു മേലെ വണ്ടികള്‍ 
പോകുന്നു 


419 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





മേലോട്ട്‌ meelooTTa (adv), upwards; 
റോക്കറ്റ്‌ മേലോട്ട്‌ കുതിച്ചു 
കയറുന്നു 

മേല്‍ക്കച്ച meelkkacca (nn), upper 
garment ; പണ്ട്‌ രാജാവിന്റെ 
മുമ്പില്‍ ജനങ്ങള്‍ മേല്‍ക്കച്ച 
കെട്ടി ഓച്ചാനിച്ചു നിന്നു 
മേല്‍ക്കെട്ടി meelkkeTTi (comp nn), 
mosquito net; ഞങ്ങള്‍ മേല്‍ക്കെട്ടി 
കെട്ടി കിടന്നു 

മേല്‍ക്കുമേല്‍ meelkkumeel (adv), 
one after another; മേല്‍ക്കുമേല്‍ 
തറവാട്‌ ക്ഷയിച്ചുവന്നു 
മേല്‍ക്കുമേല്‍ + meelkkumeel (adv), 
one above the other; മേല്‍ക്കുമേല്‍ 
പൂമ്പാറ്റകള്‍ പറന്നുപൊങ്ങി 


മേല്‍ക്കൂര meelkkuura (nn), roof, 


മേല്‍ക്കൂരയില്‍ ഒരു കിളി 
വന്നിരിക്കുന്നു 

മേല്‍ക്കോയ്മ meelkkooyma (nn), 
supremacy; രാജാവിന്റെ 
മേല്‍ക്കോയ്മ ജനങ്ങള്‍ 
അംഗീകരിച്ചിരുന്നു. 


മേല്‍ച്ചുണ്ട്‌ meelecuNTa (nn), upper 
10% മേല്‍ച്ചുണ്ടും കീഴ്ചുണ്ടും 
ചേര്‍ത്ത്‌ ഓഷ്ഠ്യസ്വരങ്ങള്‍ 
പുറപ്പെടുവിക്കുന്നു 

മേല്‍ത്തട്ട്‌ meelttaTTa (nn), ceiling; 
മേല്‍ത്തട്ടില്‍ ഒരു പല്ലി 
ഇരിക്കുന്നു 

മേല്‍പ്പുര meelppura (nn), roof of 
the house; മേല്‍പ്പുര 
കെട്ടിയിരുന്നില്ല 


മേല്‍ഭാഗം meelbhaagaM (nn), 
upper portion; മേല്‍ഭാഗത്തു കൂടി 
കള്ളന്‍ കയറി 

മേല്‍വിലാസം meelvilaasaM (nn), 
address; അയാള്‍ എനിക്കു 
മേല്‍വിലാസം തന്നു 


മേല്‍ meel (in), on; അയാളുടെ 
മേല്‍ എല്ലാവരും 
കുറ്റംചാര്‍ത്തി 


മേല്‍ mee! (nn), body; കുട്ടികള്‍ 
അയാളുടെമേല്‍ ചാടിക്കയറി. 


മേശ meeSa (nn), table; മേശയില്‍ 
ഭക്ഷണസാധനങ്ങള്‍ നിരന്നു 


മേസ്ത്തിരി സട്‌ (nn), head 
worker, മേസ്ത്തിരി ഇന്നലെ 
വന്നില്ല 

മേളം meclLaM (nn), 
musicians; അവിടെ 
മേളം നടക്കുന്നു 
മേളം സനി. 
ഓണത്തിന്‌ എല്ലാവരും 
ചേര്‍ന്നത്‌ കൊണ്ട്‌ നല്ല 
മേളമായിരുന്നു 

മേളിക്ക്‌ നം്വിദ്ര (vi), 
അവര്‍ അവിടെ മേളിച്ചു 
മൈക്രോഫോണ്‍ — maikRoophooN 
(nn,eng), microphone; 
മൈക്രോഫോണിലൂടെ 
അയാള്‍ സംസാരിച്ചു 
മൈതാനം maitanaM (nn), ground; 
കുട്ടികള്‍ മൈതാനത്തില്‍ പന്തു 
കളിക്കുന്നു 


band of 
വലിയ 


(nn), happiness; 


join; 





420 


MALAYALAM - ENGLISH DICTIONARY 


മൈത്രി maitRi (nn), friendship; 
അയാള്‍ മൈത്രി ബന്ധം 
അവസാനിപ്പിച്ചു 

മൈഥുനം maithunaM (അ, 
copulation; അവര്‍ 
മൈഥുനത്തില്‍ ഏര്‍പ്പെട്ടു 


മൈന maina (nn), mynah; അയാള്‍ 
ഒരു മൈനയെ നോക്കി 
മൈനര്‍ = mainaR (2), 
അവന്‍ ഒരു മൈനറാണ്‌ 
മൈന്‍ main (nn), mine, മൈന്‍ 
പൊട്ടി അപകടമുണ്ടായി 
മൈലാഞ്ചി mailaa~ci (nn), Henna 
(the paste of the herb which is applied by 
girls before marriage, very artistically, 
with intricate designs); അവള്‍ 
മൈലാഞ്ചി അണിഞ്ഞു 
മൈലാഞ്ചിഇട്‌ maila~citTa (comp 


vb), smear mehanti on the hands, legs; 
അവള്‍ കൈയ്യില്‍ മൈലാഞ്ചി 


ഇട്ടു 

മൈല്‍ mail (nn), mile; 
ഒരു മൈല്‍ നടന്നു 
മോങ്ങ്‌ = moonna (2), ജി; 
വീട്ടിലെ പട്ടി രാത്രിയെല്ലാം 
മോങ്ങുന്നുണ്ടായിരുന്നു 
മൊട്ടയടിക്ക്‌ moTTayaTikke (nn), 
completely shave the head; അയാള്‍ 
തല മൊട്ടയടിച്ചു 


minor; 


അവര്‍ 


മൊട്ടുസൂചി moTTusuuci 
(nn,comp), ball pin; മൊട്ടുസൂചി 
കൊണ്ട്‌ കടലാസുകള്‍ 
പിന്‍ചെയ്തു 


Compiled & Edited by Dr.V. Saratchandran Nair 





മൊട്ട്‌ നന്ന (nn), flower bud; ആ 
മൊട്ടു വിരിഞ്ഞു 


മൊണ്ണ moNNa (nn), good for nothing 


fellow; അവന്‍ ഒരു 
മൊണ്ണയാണ്‌ 

മൊത്തം mottaM (nn), total; 
മൊത്തം എത്രപേര്‍ 
വരുമെന്നറിയില്ല 

മൊന്ത monata = (nn), goglet; 
അവള്‍ ഒരു മൊന്തയില്‍ 
വെള്ളമെടുത്തു 


മൊരി mori (nn), dry patches on the 


skin; അയാളുടെ ശരീരത്തില്‍ 
മൊരിയുണ്ടായിരുന്നു 

മൊഴി നാമി ൫), _ language; 
വായ്മൊഴി 
സംസാരഭാഷയാണ്‌ വരമൊഴി 
എഴുത്തും 

മൊഴി moZi (nn), evidence given in a 
cour; അയാള്‍ പോലീസിന്‌ 
മൊഴികൊടുത്തു 


മോക്ഷം mook$aM (nn), salvation; 
അയാള്‍ മോക്ഷം ആഗ്രഹിച്ചു 
മോങ്ങ്‌ moonya (vi), groaning of the 
dog; പട്ടികള്‍ ഉച്ചത്തില്‍ 
മോങ്ങുന്നു 

മോചനം moocanaM (nn), liberation; 
അയാള്‍ മോചനം നേടി 
മോചിപ്പിക്ക്‌ moocippikka (v1), set 
at liberty, അയാളെ തടവില്‍ 
നിന്ന്‌ മോചിപ്പിച്ചു 

മോടി mooTi (nn), pomp; വളരെ 
മോടിയോടെ അയാള്‍ നടന്നു 





421 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പ 
മോണ = mooNa_— (nn), ഇന; | മോഷ്ടാവ്‌ mooSTaava (nn), robber; 
അവന്റെ മോണ | പോലീസ്‌ മോഷ്ടാവിനെ 
വേദനിക്കുന്നു പിടികൂടി 

മോതിരം mootiraM (nn), ring; | മോ, moo$Tikka (vt), rob; 
വിവാഹസമയത്ത്‌ അവര്‍ | ആരോ ഇവിടെ നിന്നു ഒരു 
മോതിരം കൈമാറി പേന മോഷ്ടിച്ചു 
മോതിരവിരല്‍ mootiraviral | മോഹം moohaM (nn), infatuation; 
(nncomp), ting finger, അവള്‍ | അയാള്‍ക്ക്‌ അവളുടെ മേല്‍ 
മോതിരവിരലില്‍ മോതിരം | അതിയായ മോഹം 
അണിഞ്ഞു ഉണ്ടായിരുന്നു 

മോദം moodaM (nn), happiness; മോഹം moohaM (nn), desire; 
അവന്‌ മോദം തോന്നി അയാള്‍ക്ക്‌ പല മോഹങ്ങളും 
മോന്ത moonta (nn), face; ഇന്ന്‌ ഉണ്ടായിരുന്നു 


അവന്റെ മോന്ത ശരിയല്ല. 
മോന്ത്‌ നം (v1), sip; അയാള്‍ 
വെള്ളം മോന്തുന്നു 


മോന്‍ moon (nn), son; 
മോനോട്‌ പറഞ്ഞു 


അയാള്‍ 


മോര്‌ സാഗ (nn), butter milk; 
അയാള്‍ മോരു കുടിച്ചു 


മോശം നാലി (അ), 93; 
അയാളുടെ സ്വഭാവം 
മോശമാണ്‌ 

മോശം mooSaM (nn), bad name; 
പി.എസ്‌.സി നിയമനത്തില്‍ 
അനധികൃതമായി പണം 
സമ്പാദിച്ച അയാള്‍ 
കുടുംബത്തിനു മോശം 
പേരുണ്ടാക്കി 

മോഷണം mooSNaM (nn), theft; 
അയാള്‍ക്ക്‌ മോഷണമാണ്‌ 
ജോലി 





422 


മോഹാലസ്യം moohaalasyaM (nn), 
faint; അവള്‍ക്ക്‌ മോഹാലസ്യം 
വന്നു 

മോഹിക്ക്‌ നാഗ്ജി (vi), have 
desire; അവളുടെ മോഹത്തിന്‌ 
ഒരു അറുതിയുമില്ല 
മോഹിനിയാട്ടം  moohiniyaaTTaM 
(nn), dance form of Kerala; അവള്‍ 
മോഹിനിയാട്ടം പഠിക്കുന്നു 
മോറ്‌ mooRa (vt), wash; അവള്‍ 
പാത്രം മോറുന്നു 

മെൌഷ്യ്യം mauDhyaM (nn), stupidity; 
അയാളുടെ മൌഷ്യയമെന്നല്ലാതെ 
എന്തു പറയാന്‍ 

മൌനം സ്ഥല (nn), ടിനോ; 
അവള്‍ മൌനം പാലിച്ചു 


മൌലവി = maulavi (nn), muslim 
scholar who is well versed in Arabic & 
persian; അയാള്‍ ഒരു 
മൌലവിയാണ്‌ 


MALAYALAM ~ ENGLISH DICTIONARY 


മൌലിക maulika (adj), fundamental; 
ഒരു പൌരന്‍ തന്റെ 
മെൌലികാവകാശങ്ങളെക്കുറി 
ച്ച്‌ ബോധവാനായിരിക്കണം 
മ്യൂസിയം —myuusiyaM ര, 
museum; ആ മ്യൂസിയത്തില്‍ 
ഞങ്ങള്‍ പല കാഴ്ച്ചകളും 
കണ്ടു 

മാവ്‌ mLaava (nn), ഖ അയാള്‍ 
ഒരു മ്ലാവിനെ കണ്ടു 


മ്ലേച്ഛ ബിമ (adj), barbarian; 
വളരെ മ്ലേച്ഛമായ പെരുമാറ്റം 
ആയിരുന്നു അയാളുടേത്‌ 
യകൃത്ത്‌ (nn), liver; 
അയാളുടെ യകൃത്തിന്‌ 
അസുഖം ബാധിച്ചിരിക്കുന്നു 
യക്ഷന്‍ yak$an (nn), demigod; ഒരു 
യക്ഷന്‍ അതു വഴി വന്നു 


yakRatta 


യജമാനന്‍ = yajamaanan (nn), lord; 
ജയമാനന്‍ ഭൃത്യനോട്‌ 
കോപിച്ചു 

യജുര്‍ ദ്ധ (nn), _yajurveda; 


അയാള്‍ യജുര്‍വേദം തര്‍ജ്ജിമ 
ചെയ്തു 


യജ്ഞം yaj~aM (nn), holy sacrifice; 
രാജാവ്‌ യജ്ഞം നടത്തി 


യജ്ഞകര്‍മ്മം yaj~kaRmaM (comp 


nn), performance of ൭ sacrifice; 
യജ്ഞകര്‍മ്മത്തില്‍ അവര്‍ 
പങ്കെടുത്തു 

യതി ഫി (nn), yogi; അയാഗള്‍്‌ 


ഒരു യതിയാണ്‌ 


Compiled & Edited by 0൦. Saratchandran Nair 


യത്നം yatnaM (nn), effor; ആ 
ജോലി ലഭിക്കാനായി അയാള്‍ 
യത്നം നടത്തി 

യഥാ ഷ്മ (adv), according as; 
യഥാ ഗുരോ തഥാ ശിഷ്യ 


യഥാകാലം yathaakaalaM (adv), at 


the proper time; യഥാകാലം 
അവള്‍ ഒരു കുഞ്ഞിനെ 
പ്രസവിച്ചു 

യഥാതഥം —yathaatathaM (൭4, 


realistic; അയാള്‍ യഥാതഥമായ 
ഒരു കഥ പറഞ്ഞു 
യഥേഷ്ടം ൦74 (adv), as one 
likes; അവര്‍ യഥേഷ്ടം 
സഞ്ചരിച്ചു 
യഥോചിതം —yathoocitaM (adv), 
suitably, യഥോചിതം അയാളെ 
സല്‍ക്കരിച്ചിരുത്തി 
യദ്യച്ഛയ —yadRacchayaa (adv), 
accidentally, യദൃശ്ചയാ അയാള്‍ 
അവളെ കണ്ടുമുട്ടി 
യന്ത്രം yantRaM (nn), machine; ആ 
മുറിയില്‍ വളരെയധികം 
യന്ത്രങ്ങളുണ്ടായിരുന്നു 
യന്ത്രവല്കൃത yantRavalkRta (adj), 
mechanised; യന 
ബോട്ടുകള്‍ ഇവിടെ 
(nn), മേയ; 


ധാരാളമുണ്ട്‌ 

യമം yamaM 

അയാള്‍ യമം ചെയ്തു 
യമന്‍ = yaman (nn), 
മരണത്തിന്‍റെ 
യമന്‍ 


lord yama; 
ദേവനാണ്‌ 





423 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





യമുന —yamuna (nn), holy river 
yamuna; യമുനയുടെ തീരങ്ങളില്‍ 
അവര്‍ താമസിച്ചു 

യവം yavaM (nn), barley; അയാള്‍ 
യവം ഭക്ഷിച്ചു 


യവന സ (adj), pertaining to 


Greece; യവനകഥകളിലെ 
സുന്ദരിയാണ്‌ ഹെലന്‍ 
യവനന്‍ സമ്മ (22), greek; 


അയാള്‍ ഒരു യവനനാണ്‌ 


യശസ്സ്‌ yaSassa (adj, pfx), glorious; 
അയാള്‍ ഒരു യശസ്‌ 
പ്രാര്‍ഥിയാണ്‌ 


യാഗം ദളിദ്‌ (8), _yaga; 
രാജാവ്‌ ഒരു യാഗം നടത്തി 


യാഗശാല ~—yaagaSaala_— (nn), 
sacrifical hall; യാഗശാലയില്‍ 


അയാള്‍ വന്നു 


യാചകന്‍ yaacakan (nn), beggar; 
അയാള്‍ ഒരു യാചകനാണ്‌ 


യാചിക്ക്‌ മിര (vt), 06% 
അയാള്‍ എല്ലാവരോടും 
യാചിക്കുന്നു 

യാതന ലോ (nn), അബ 
അയാള്‍ വളരെയധികം 
യാതനകള്‍ അനുഭവിച്ചു 
യാത്ര ൦ (nn), [നേടു 


അയാള്‍ യാത്ര തുടങ്ങി 
യാത്രക്കാരന്‍ yaatRakkaaran (nn), 
traveller; അയാള്‍ ഒരു 
യാത്രക്കാരനാണ്‌ 


യാത്ര അയയ്ക്ക്‌  yatRaayakke 
(vt), send off; അയാള്‍ അവളെ 
യാത്ര അയച്ചു 

യാത്രപറയ്‌ yaatRapaRaya (comp 
vb), take —_ leave; അയാള്‍ 
എല്ലാവരോടും യാത്ര പറഞ്ഞു 


യാത്രയാക്ക്‌ yaatRayaakka (vt), see 
off, അനുജനെ യാത്രയാക്കാന്‍ 
ഞാന്‍ സ്റ്റേഷനില്‍ പോയി 


യാഥാര്‍ത്ഥ്യം yaathaaRthyaM (nn), 
reality; അയാള്‍ക്ക്‌ യാഥാര്‍ത്ഥ്യം 
മനസ്സിലായില്ല 


യാനപാത്രം ലീ (nn), 
boat; അയാള്‍ യാനപാത്രത്തില്‍ 
സഞ്ചരിച്ചു 


യാമം yaamaM (nn), period of three 
hours; ഓരോ യാമത്തിനും 
അയാള്‍ പ്രാര്‍ത്ഥിച്ചു 

യുക്ത yukta (adj), apt; വളരെ 
യുക്തമായ മറുപടി അയാള്‍ 
കൊടുത്തു 


യുക്തം ഡിഡി 
അയാളുടെ 
യുക്തമായിരുന്നു 
യുക്തി ഡിധി (nn), cleverness; 
അയാള്‍ യുക്തിപൂര്‍വ്വം 
മറുപടി പറഞ്ഞു 
യുക്തിഭംഗം yuktibhaMgaM (comp 
nn), illogicality; യുക്തിഭംഗം 
വരാത്ത രീതിയില്‍ അയാള്‍ 
നുണ പറഞ്ഞു 
യുക്തിവാദം 
(nn,comp), rationalism; 
യുക്തിവാദം പറഞ്ഞു 


(nn), proper; 


ഉത്തരം 


yuktivaadaM 
അയാള്‍ 





424 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





യുക്തിവാദി —yuktivaadi (അ), 
rationalist; അയാള്‍ ഒരു യുക്തി 
വാദിയാണ്‌ 

യുഗം yugaM (nn), era; ഓരോ 
യുഗവും കടന്നു പോകുന്നു 


യുഗ്മ വഇന്മ (22, pfx), ഉല്ല 
അവര്‍ ഒരു യുഗ്മഗാനം 
പാടി 

യുദ്ധ yuddha (adj, pfx), pertaining to 
battle ൧൧ യു അവരെ 
യുദ്ധഭൂമിയില്‍ വച്ച്‌ 
പരാജയപ്പെടുത്തി 

യുദ്ധം yuddhaM (nn), war; രണ്ട്‌ 
ലോകമഹായുദ്ധങ്ങളെ നാം 
ഇതുവരെ അഭിമുഖീകരിച്ചു 
യുദ്ധക്കളം yuddhakkaLaM 
(nn,comp), battle field; ആ 
യുദ്ധക്കളത്തില്‍ അയാള്‍ 
മരിച്ചു വീണു 


യുധിഷ്ഠിരന്‍ —yudhi$Thiran_ (nn), 
eldest of മേട; യുധിഷ്ഠിരൻ 
യുദ്ധത്തില്‍ ജയിച്ചു 

യുവ yuva (adj, pf), young; യുവ 
സുഹൃത്തിന്‌ മരണം 
സംഭവിച്ചു 

യുവജനങ്ങള്‍ yuvajanannal (nn), 
youth; 
യുവജനങ്ങള്‍ക്കുവേണ്ടിയുള്ള 
പല ക്ഷേമപ്രവര്‍ത്തനങ്ങളും 
സര്‍ക്കാര്‍ നടത്തുന്നു 

യുവതി യ അ), young lady; 
യുവതി ആത്മഹത്യ 
ചെയ്തു 


യൂണിഫോറം yuNiphooRaM 
(nneng), uniform; അവര്‍ 
യൂണിഫോറം ധരിച്ചിരുന്നില്ല 

യെന്‍ yen (nn), yen; എത്ര 
യെന്നാണ്‌ ഒരു രൂപ 

യേശു 50 (nn), jesus 
യേശു കുരിശില്‍ മരിച്ചു 
യോഗം 
അയാള്‍ 
പങ്കെടുത്തു 
യോഗം 
അവന്‍ 
ആയിരുന്നു 
യോഗക്കാര്‍ 


members of 
യോഗക്കാരെല്ലാം 


തടിച്ചുകൂടിയിരുന്നു 
യോഗാഭ്യാസം 
(nn,comp), practice of | yoga; 
യോഗാഭ്യാസം ചെയ്താല്‍ 
ആരോഗ്യം നിലനിര്‍ത്താം 


യോഗാസനം 


christ; 


yoogaM 
ഒരു 


(nn), meeting; 
യോഗത്തില്‍ 


yoogaM (nn), സിലു 
യോഗമുള്ളവന്‍ 


yoogakkaaR (മ്പ), 
an assembly; 
അവിടെ 


yoogaabhyaasaM 


yoogaasanaM (൩), 
constant contemplation in different 
postures; യോഗാസനത്തിന്‌ 


അയാള്‍ പോയില്ല, 
യോഗി yoogi (nn), one who practises 


yoga; അയാള്‍ ഒരു 
യോഗിയാണ്‌ 
യോഗ്യം _yoogyaM (nn), worth; 
അയാള്‍ക്ക്‌ ആ വീട്‌ 
യോഗ്യമാണ്‌ 


യോഗ്യത yoogyata (nn), eligibility; 
അയാള്‍ക്ക്‌ എന്തു 


യോഗ്യതയാണ്‌ ഉള്ളത്‌ ഈ 
ജോലികിട്ടാന്‍ 





425 


Compiled & Edited by Dr.V. Saratchandran Nair 


MALAYALAM - ENGLISH DICTIONARY 


യോഗ്യതാപത്രം yoogyataapatRaM 


(nn,comp), certificate വ്‌ eligibility; 
അയാള്‍ യോഗ്യതാപത്രം 
വായിച്ചു 

യോഗ്യന്‍ —-yoogyan (nn), fit; 


അയാള്‍ ഒരു യോഗ്യന്‍ തന്നെ 
യോജന yoojana (nn), measure of 
distance, (equal to 9 miles); അയാള്‍ 
പല യോജന നടന്നു 
യോജിക്ക്‌ 
അയാള്‍ 
യോജിക്കുന്നു 

യോജിക്ക്‌ —yoojikka (vi), blend; 
രണ്ട്‌ കമ്പികള്‍ തമ്മില്‍ 
യോജിച്ച്‌ വെൽഡ്‌ ചെയ്തു 
യോജിപ്പിക്ക്‌ — yoojippikke വ. 
unite; അയാള്‍ എല്ലാവരേയും 
യോജിപ്പിക്കുന്നു 

യോജിപ്പിക്ക്‌ —yoojippikke (nn), 
attach; ബദ്ധശത്രുക്കളെ തമ്മില്‍ 
യോജിപ്പിക്കാന്‍ പറ്റുമോ 


യോദ്ധാവ്‌ yooddhaava (nn), fighter; 
അയാള്‍ ഒരു യോദ്ധാവാണ്‌ 


yoojikka (vi), join; 


അവരോട്‌ 


യോനി yooni (nn), vagina (female 
genital organ); ഒരേ യോനിയില്‍ 
നിന്നു പിറന്നവര്‍ 
സഹോദരന്‍മാരാണ്‌ 

യൌവന ദ്ധ (adj), prime of 
youth, യൌവനയുക്തയായ ഒരു 


സ്ത്രീയുടെ പെരുമാറ്റം 
നല്ലതായിരിക്കും 
രംഗം raMgaM (nn), domain; 
പൊതുരംഗത്ത്‌ 





426 


പ്രവര്‍ത്തിക്കുന്നവന്‍ 
ജനതല്‍പരന്‍ ആണ്‌ 

രംഗം raMgaM (nn), field; യുദ്ധ 
രംഗത്ത്‌ അപ്പോള്‍ ആരും 
ഇല്ലായിരുന്നു 

രംഗക്കൊഴുപ്പ്‌ —_raMgakkoZuppa 
(nn,comp), historionicism; 
രംഗക്കൊഴുപ്പുള്ള ഒരു 
പരിപാടിയായിരുന്നു അത്‌ 
രംഗഭൂമി raMgabhuumi (nn,comp), 
drama stage; രംഗ ഭൂമിയില്‍ 
അവര്‍ വന്നുചേര്‍ന്നു 
രംഗമണ്ഡപം — raMgamaNDapaM 


(nn,comp), drama theatre; 
രംഗമണ്ഡപത്തില്‍ എല്ലാവരും 


അണിനിരന്നു 

രംഭ raMbha (nn), celestial Nymph; 
അവള്‍ രംഭയാണ്‌ 

രക്ത പലിശ (44), ൪100 
രക്തത്തിന്‍റെ നിറം ചുവപ്പാണ്‌ 
രക്തചന്ദനം raktacandanaM_ (nn), 
ted sandal; അവള്‍ രക്തചന്ദനം 
പുരട്ടി 

രക്തച്ചൊരിച്ചില്‍ —_raktacoriccil 
(nn,comp), blood shed; 
രക്തച്ചൊരിച്ചില്‍ ഒഴിവാക്കാന്‍ 
പരമാവധി ശ്രമിച്ചു 


രക്തബന്ധം raktabandhaM 
(nn,comp), blood relation; അവര്‍ക്കു 
തമ്മില്‍ 
രക്തബന്ധമുണ്ടായിരുന്നു 
രക്തസമ്മര്‍ദ്ദം —raktasammaRddaM 
(nn,comp), blood pressure; 
അമ്മയ്ക്ക്‌ രക്തസമ്മര്‍ദ്ദം 
കൂടി 


MALAYALAM ~ ENGLISH DICTIONARY 


രക്തസ്രാവം raktasRaavaM 
(nn,comp), bleeding; രക്തസ്രാവം 
നിലച്ചു 

രക്താര്‍ബ്ബുദം raktaaRbudhaM 
(nn,comp), blood cancer; 
അയാള്‍ക്കു രക്താര്‍ബ്ബുദം 
ഉണ്ടായിരുന്നു 

രക്ഷ rak$a_ (2), _ protection; 
അയാള്‍ക്ക്‌ രക്ഷ കിട്ടിയില്ല 
രക്ഷ ദ്ധ (nn), ല്ലേ; 
രാജ്യത്തിന്‍റെ രക്ഷയ്ക്ക്‌ 
വേണ്ടി പട്ടാളക്കാര്‍ 
അതിര്‍ത്തിയില്‍ കഴിയുന്നു 
രക്ഷകന്‍ rak$akan (nn), protector; 
അവളുടെ രക്ഷകനാണ്‌ 
അയാള്‍ 


രക്ഷപ്പെട്‌ rakSappeTa (vi), escape; 
രാമന്‍ അവിടെ നിന്ന്‌ ഓടി 
രക്ഷപ്പെട്ടു 

രക്ഷസ്‌ പദം (nn), drakula; 
രക്ഷസ്സ്‌ രക്തം കുടിക്കുമെന്ന്‌ 
ജനങ്ങള്‍ വിശ്വസിക്കുന്നു 


രക്ഷാകര്‍തൃത്വം 

rak$aakaRtRtvaM (nn,comp), 
guardianship; അവളുടെ 
രക്ഷാകര്‍തൃത്വം അയാള്‍ 
നിഷേധിച്ചു 

രക്ഷാകര്‍ത്താവ്‌ rakSaakaRttaava 
(nn), guardian; 


രക്ഷാകര്‍ത്താവിനോടൊപ്പം 
കുട്ടി വന്നു 

രക്ഷാധികാരം —_rakSaadhikaaraM 
(nn), patronage; അയാള്‍ 
സംഘടനയുടെ രക്ഷാധികാരം 
ഏറ്റെടുത്തു 


Compiled & Edited by 0൦. Saratchandran Nair 





427 





രക്ഷാധികാരം —_rakSaadhikaaraM 


(nn), guardianship; സ്‌ക്കൂളിലെ 
രക്ഷാധികാരം 
ഹെഡ്മാസ്റ്റര്‍ക്കാണ്‌ 


രക്ഷാധികാരി rakSaadhikaari (nn), 
patron; അദ്ദേഹം സംഘടനയുടെ 
രക്ഷാധികാരിയാണ്‌ 


രക്ഷിക്ക്‌ ചര്‍്ലാര (vt), protect; 
അയാള്‍ അവളെ രക്ഷിച്ചു 
രക്ഷിക്ക്‌ ചിര (vt), ടട; 
അവനെ രക്ഷിക്കാന്‍ ആരും 
മുന്നോട്ടു വന്നില്ല 


രചന സാമ സദ), _—_writing; 
കഥയുടെ രചന 
പൂര്‍ത്തിയായില്ല 
രചനാത്മകമായ 
racanaatmakamaaya (adj), constructive; 
രചനാത്മകമായ 
വിമര്‍ശനമാണ്‌ വേണ്ടത്‌ 
രചയിതാവ്‌ —racayitaava—_ (nn), 
writer; അയാള്‍ ഒരു നാടക 
രചയിതാവാണ്‌ 

രചിക്ക്‌ ശിര (vt), ഷി; 
അയാള്‍ ഒരു കഥ രചിക്കുന്നു 
രചിക്ക്‌ ധര (vt), compose; 
ഓ . എന്‍ . വി കുറുപ്പ്‌ 
രചിക്കുന്ന കവിത ഞാന്‍ 
ആസ്വദിക്കും 

രജതം —rajataM (൫൭), __ silver; 


രജതജൂബിലി ആഘോഷിച്ചു 
രജനീഗന്ധി rajaniigandhi (nn), night 
queen; രജനീഗന്ധി പൂത്തു 
മണം പരന്നു 


MALAYALAM -~ ENGLISH DICTIONARY 


Compiled ക Edited by Dr.V. Saratchandran Nair 





രജപുത്രന്‍ rajaputRan (nn), Rajputs; 
അവര്‍ രജപുത്രന്മാര്‍ ആണ്‌ 
രജസ്സ്‌ ചിട (nn), attribute of nature; 
അയാള്‍ക്ക്‌ രജോ ഗുണമുണ്ട്‌ 
രഞ്ജിപ്പിക്ക്‌ ra~~jippikke (൧. 
reconcile; അവരെ തമ്മില്‍ 
രഞ്ജിപ്പിക്കാന്‍ കഴിഞ്ഞില്ല 
രഞ്ജിപ്പ്‌ ra~~jippa (nn), agreement; 
അവര്‍ തമ്മില്‍ രഞ്ജിപ്പില്‍ 
എത്തി 

രണം പീലി 
രണാങ്കണത്തിലെ 
പോര്‍വിളികള്‍ കേട്ടു 
രണഭൂമി —raNabhuumi_(nn,comp), 
battle field; രണഭൂമിയില്‍ വീര 
മൃത്യു വരിച്ചു 

രണഭേരി 
battle drum; 
മുഴങ്ങുന്നു 
രണ്ടാംനില = raNTaaMnila ദ), 
second floor, അയാള്‍ രണ്ടാം 
നിലയിലാണ്‌ താമസിക്കുന്നത്‌ 


രണ്ടാംമുണ്ട്‌ 
(nn,comp), upper cloth; 


രണ്ടാം മുണ്ട്‌ ധരിച്ചു 
രണ്ടാനച്ഛന്‍ raNTaanacchan (nn), 


(nn), battle; 


raNabheeri(nn,comp), 
അവിടെ രണഭേരി 


raNTaaMmuNTa 
അദ്ദേഹം 


step father; രണ്ടാനച്ഛന്‍ 
അയാളോട്‌ സ്നേഹത്തോടെ 
പെരുമാറി 

രണ്ടാനമ്മ = raNTanamma (nn), step 
mother; രണ്ടാനമ്മ വളരെ 
ക്രൂരമായി അവളോട്‌ 
പെരുമാറി 


രണ്ടാമത്തെ —raNTaamatte (nn), 
second; രണ്ടാമത്തെ കുട്ടിക്ക്‌ 
ഒരു വയസ്സുള്ളപ്പോള്‍ 
അയാള്‍ തിരിച്ചുപോയി 
രണ്ടാമത്തെമകന്‍ 
raNTaamattemakan (nn), secondson; 
അയാളുടെ രണ്ടാമത്തെമകന്‍ 
ഒരു വക്കീലാണ്‌ 
രണ്ടാമത്തെമകള്‍ 


raNTamattemakaL (nn), second daughter; 
രണ്ടാമത്തെ മകള്‍ ഒരു 


പ്രതപ്രവര്‍ത്തകയാണ്‌ 
രണ്ടാമന്‍ raNTaaman (nn), second 
person; അയാള്‍ ഈ വരിയില്‍ 
രണ്ടാമനാണ്‌ 


രണ്ടായിരം raNTaayiraM (nn,num), 
two thousands; രണ്ടായിരം 
വര്‍ഷങ്ങള്‍ക്കു മുമ്പ്‌ ഒരു 
മഹാന്‍ ജീവിച്ചിരുന്നു 

രണ്ടും raNTuM (nn), both; അവന്‍ 
പുസ്തകവും പേനയും 
എടുത്തു രണ്ടും 
അവിടെത്തന്നെ 
ഉപേക്ഷിക്കുകയും ചെയ്തു 
രണ്ടുദിവസംകഴിഞ്ഞ്‌ 
raNTudivasaMkaZi~~2 (nn), two days 
after; രണ്ടു ദിവസം കഴിഞ്ഞ്‌ 
വരും, അപ്പോള്‍ 
സംസാരിക്കാം 


രണ്ടുമടങ്ങ്‌ raNTumaTayya (nn), 
twice; 
കഴിഞ്ഞമാസത്തിനേക്കാള്‍ ഈ 
മാസം രണ്ടുമടങ്ങ്‌ വില 
വര്‍ദ്ധനവ്‌ ഉണ്ടായിട്ടുണ്ട്‌ 





428 


ബന 


രണ്ട്‌ ചന്ന (nnnum), number two; 
ഒന്നും ഒന്നും രണ്ട്‌ 

രതി 
രതിയുടെ 
അവര്‍ ആസ്വദിച്ചു 


rati (nn), sexual pleasure; 


വൈകൃത്യങ്ങള്‍ 


രത്നം ratnaM (nn), precious stone; 
അയാള്‍ ഒരു രത്നം വാങ്ങി 


രഥം rathaM (nn), chariot; 
ശ്രീകൃഷ്ണന്‍ രഥത്തില്‍ 
കയറ 

രഥോത്സവം rathootsavaM 
(nn,comp), car festival; അവിടെ 
ഒരു രഥോത്സവം നടക്കുന്നു 
ര്ര്രം —randhRaM_— (nn), ബേ 
അയാള്‍ GQ ND ത്തിലൂടെ 
സൂക്ഷിച്ചുനോക്കി 


രമണീയ ramaNiiya (adj), beautiful; 
രമണീയമായ ഒരു ഗൃഹം 
അവര്‍ക്കുണ്ട്‌ 

രമിക്ക്‌ ramikka (vi), enjoy sexually; 
അവര്‍ തമ്മില്‍ രമിച്ചു 
രശീത്‌ 518 (൮), _receipt; 
അയാള്‍ ഒരു രശീത്‌ വാങ്ങി 
രശ്മി rami (nn), beam of light; 


സൂര്യന്റെ രശ്മിയുടെ ചൂട്‌ 
വളരെ കൂടുതലാണ്‌ 

രസം മല്‌ (2), പിട; 
പഴത്തിന്‍റെ രസം 
മധുരിക്കുന്നു 

രസം സജി (nn), interest; നല്ല 


രസമുള്ള കഥ കേള്‍ക്കാം 


Compiled & Edited by Dr.V. Saratchandran Nair 





429 





രസം rasaM emotions; 
കഥകളി അനവധി 
രസങ്ങളുടെ കൂട്ടായ്മയാണ്‌ 
രസം ഥ്‌ (nn), side dish; ഇന്ന്‌ 
ഉച്ചയ്ക്ക്‌ ഈണിന്‌ സാമ്പാറും 
രസവും ഉണ്ടായിരുന്നു 
രസകരമായ  rasakaramaaya (adj), 
amusing; വളരെ രസകരമായ 
കഥകള്‍ അവന്‍ പറയും, 
interesting ഞാന്‍ രസകരമായ 
കഥകള്‍ ഒട്ടേറെ കേട്ടിട്ടുണ്ട്‌ 


(nn), 


രസക്കേട്‌ ലിന (8,252), 
ബേ; എനിക്ക്‌ അതു കണ്ട്‌ 
രസക്കേടു തോന്നി 

രസായനം rasaayanaM (nn), 
infallible medicine, അയാള്‍ ഒരു 
രസായനം കഴിച്ചു 

രസിക്ക്‌ ഷിര (൮), ബദു; 
അയാള്‍ക്ക്‌ ആ കഥ നന്നായി 
രസിച്ചു 

ര rasippikka (vt), delight; 
അയാള്‍ കുട്ടികളെ കഥപറഞ്ഞ്‌ 
രസിപ്പിക്കുന്നു 

രഹസ്യം rahasyaM (nn), secret; 
GoMod ഒരു രഹസ്യം 
പറഞ്ഞു 

രഹസ്യമായി rahasyamaayi (adv), 
വളരെ രഹസ്യമായി 


secretly; 

ചെയ്തു വരുന്ന ഒരു 
കാര്യമായിരുന്നു അത്‌ 

രാക്‌ raaka (vt), rub; അയാള്‍ 


കത്തി രാകി 


MALAYALAM ~ ENGLISH DICTIONARY 


രാക്ഷസ raak$asa (adj), pertaining to 
a demon; അയാളുടെ 
രാക്ഷസമുഖം ഞാന്‍ കണ്ടു 


രാക്ഷസന്‍ = raak$asan (nn), demon; 
അയാള്‍ ഒരു രാക്ഷസനാണ്‌ 


രാക്ഷസി ഷവര്‍ (nn), demoness; 
അവള്‍ ഒരു രാക്ഷസിയാണ്‌ 


രാഗം raagaM (nn), tune in music; 
ഓരോ രാഗവും അവര്‍ 
ആലപിച്ചു 

രാഗം raagaM (nn), affection; രാധ 
രാഗവിലോലയായിരുന്നു 


രാഗവിസ്താരം 
(comp nn), cadence; 
രാഗവിസ്താരം നടത്തി 

രാജ വ്ര (adj, pfx), pertaining to king; 
രാജകൊട്ടാരത്തിലേക്ക്‌ ഞങ്ങള്‍ 
പോയി 

രാജകീയ ലമ്ല് (adj), royal; 
രാജകീയമായ പലതും 
അവിടെയുണ്ടായിരുന്നു 


രാജകുമാരന്‍ raajakumaaran (nn), 
prince; രാജകുമാരനെ ഞങ്ങള്‍ 
കണ്ടു 

രാജകുമാരി —raajakumaari (nn), 
princess; രാജകുമാരി 
രാജകുമാരനെ വിവാഹം 
കഴിച്ചു 


രാജകുലം raajakulaM (comp nn), 
royal family; രാജകുലത്തില്‍ 
പിറന്നവനാണ്‌ അദ്ദേഹം 

രാജദണ്ഡം raajadaNDaM (comp nn), 


sceptre; അയാള്‍ രാജ ദണ്ഡം 
പിടിച്ചു 


raagavistaaraM 
അവര്‍ 


Compiled & Edited by Dr.V. Saratchandran Nair 





രാജദ്രോഹം raajadRoohaM (comp 
nn), high treason; അയാള്‍ ഒരു 
രാജദ്രോഹം ചെയ്തു 


രാജദ്രോഹി —raajadRoohi (nn), 
traitor; അയാള്‍ 
രാജദ്രോഹിയാണ്‌ 


രാജധര്‍മ്മം raajadhaRmmaM (comp 
nn), duties of a King; അദ്ദേഹം 
രാജധര്‍മ്മം ചെയ്തു 
രാജധാനി raajadhaani (nn), capital 
city; രാജധാനിയില്‍ എല്ലാവരും 
തടിച്ചുകൂടി 

രാജനീതി raajaniiti (comp nn), royal 
justice; അയാള്‍ രാജനീതി 
ചെയ്തില്ല 

രാജന്‍ raajan (nn), King; 
അവിടെ ഇല്ലായിരുന്നു 
രാജപരമ്പര raajaparambara (comp 
nn), line of Kings; അവര്‍ 
രാജപരമ്പരയില്‍പ്പെട്ടവരാണ്‌ 


രാജപാത raajapaata (comp nn), 
royal path; രാജ പാതയിലൂടെ 
അവര്‍ നടന്നു 


രാജഭക്തി raajabhakti (comp nn), 
loyalty towards the King; അവര്‍ക്ക്‌ 
രാജഭക്തിയുണ്ടായിരുന്നു 


രാജവീഥി ae (comp nn), 
King’s road; 
eomaislestaes അവര്‍ 


നടന്നു 

രാജവെമ്പാല raajavembaala (nn), 
king cobra; അയാള്‍ ഒരു 
രാജവെമ്പാലയെ കൊന്നു 


രാജന്‍ 


430 


ചയ 


Compiled & Edited by Dr.V. Saratchandran Nair 





രാജാധികാരം —raajaadhikaaraM 
(comp nn), King’s _ authority; 
രാജാധികാരത്തെ മന്ത്രി 
മറികടന്നു 

രാജാവ്‌ ശ്്ഷ (nn), 10; 
രാജാവ്‌ മന്ത്രിയോട്‌ 
ചോദിച്ചു 

രാജി ജ്‌ (nn), __resignation; 


അയാള്‍ രാജി സമര്‍പ്പിച്ചു 


രാജി raaji (nn), mutual consent; ആ 
കേസ്‌ രാജിയായി 


രാജിവയ്ക്ക്‌ — raajivaykka (comp 
vb), resign; അയാള്‍ ജോലി 
രാജിവച്ചു 

രാജോചിത — raajoocita (24), 
princely; രാജോചിതമായ 
സ്വീകരണം നല്‍കി 

രാജ്ഞി —raaj~i_ (nn), ~— queen; 


രാജ്ഞി രാജ്യം ഭരിച്ചു 

രാജ്യ raajya (adj, pfx), pertaining to 
country; രാജ്യകാര്യങ്ങളില്‍ 
നിന്ന്‌ അദ്ദേഹം വിട്ടു നിന്നു 
രാജ്യം (nn), 
രാജ്യം 
വിഘടനവാദികളുടെ 
കൈയ്യിലാണ്‌ 
രാജ്യതന്ത്രം raajyatantRaM (comp 
nn), politics; അയാള്‍ 
രാജ്യതന്ത്രം പഠിച്ചു 

രാജ്യസഭ raajyasabha (nn), King's 
court; രാജ്യസഭയില്‍ 
എല്ലാവരും ഒത്തുചേര്‍ന്നു 


raajyaM country; 


ഇന്ന്‌ 


രാത്രി സ (nn), night; രാത്രി 
വളരെ ചെന്നിട്ടും അവര്‍ 
ഉറങ്ങാതെയിരുന്നു 
രാത്രികഴിച്ചുകൂട്ട്‌ 
raatRikaZiccukuuTTa (vt), spend the 
night; ഇന്നലെ 


കൊതുകുകള്‍ക്കിടയില്‍ ഞാന്‍ 
ഒരു രാത്രി കഴിച്ചുകൂട്ടി 
രാപകല്‍ raapakal (comp nn), day 
and night; രാപകല്‍ അവര്‍ 
അവിടെ അധ്വാനിച്ചു 

രാപ്പനി raappani (nn), night fever; 
അയാള്‍ക്ക്‌ രാപ്പനിയുണ്ട്‌ 
രാമച്ചം raamaccaM (nn), cuscus 
grass; രാമച്ചവിശറി 
പനിനീരില്‍ മുക്കി 


രാമായണം —raamaayaNaM_ (nn), 
epic Ramayana; അമ്മ രാമായണം 
വായിക്കുന്നു 


രായസം ജ്യ 
അയാള്‍ എന്തോ 
എഴുതികൊണ്ടിരുന്നു 


രായ്ക്കുരാമാനം 
raaykkuraamaanaM (adv), secretly at 
night, അവര്‍ രാധക്കുരാമനം 
രക്ഷപ്പെട്ടുകളഞ്ഞു 

രാവണന്‍ = raavaNan (nn), king 
Ravana; രാമന്‍ രാവണനെ 
കൊന്നു 

രാവിലെ raavile (adv), morning; 
ഞങ്ങള്‍ രാവിലെ പുറപ്പെട്ടു 


രാവ്‌ raava (nn), night, രാവിന്റെ 
സൌന്ദര്യം ആസ്വദിച്ചു 
ഞങ്ങള്‍ കണ്ടു 


(nn), ടണം; 
രായസം 





431 


വച ENGLISH DICTIONARY 


രാശി raaSi (nn), sign of zodiac; 
അവര്‍ രാശി നോക്കി 


രാഷ്ട്രം raa$TraM (nn), kingdom; 
രാഷ്ട്രം ഇന്നു നേരിടുന്ന 
പ്രശ്നങ്ങള്‍ വളരെ 
ഗുരുതരമാണ്‌ 

രാഷ്ടപതി ഷാസി (nn), 
president; രാഷ്ട്രപതിയാണ്‌ 
ഇന്ത്യയിലെ പരമാധികാരി 


രാഷ്ട്രപിതാവ്‌ raa$TRapitaava 
(comp nn), father of _ nation; 
മഹാത്മഗാന്ധി നമ്മുടെ 


രാഷ്ട്രപിതാവ്‌ ആണ്‌ 
രാഷ്ട്രമീമാംസ —raaSTRamiimaaMsa 


(comp . nn), litical science; 
രാഷ്ര്രമീംമാസയില്‍ അവര്‍ 
വിശാരദയാണ്‌ 

രാഷ്ട്രീയ —raa$TRiiya (adj, pfx), 


pertaining to country; രാഷ്ട്രീയ 
കാര്യങ്ങള്‍ ഞങ്ങള്‍ ചര്‍ച്ച 
ചെയ്തു 

രാഷ്ട്രീയം raaSTRiiyaM (nn), politics; 
രാഷ്ട്രീയം ഇന്നൊരു 
കച്ചവടമാണ്‌, സര്‍ക്കാര്‍ 
കാര്യം മുറപോലെ 
രാഹിത്യം raahityaM (nn), absence; 
ഇന്ന്‌ 
സംസ്ക്കാരരാഹിത്യംകൊണ്ട്‌ 
രാജ്യം ശ്രദ്ധിക്കപ്പെടുന്നു 
രാഹു raahu (nn), one of the nine 


planets; രാഹുവും കേതുവും 
ഒന്നു കൂടുമ്പോള്‍ നാശം 
ഉണ്ടാകുന്നു 


രീതി ദ (nn), manner; ആ രീതി 
അവര്‍ പിന്തുടര്‍ന്നു 


Compiled & Edited by Dr.V, Saratchandran Nair 





രുചി സലി (nn), മട; 
ഭക്ഷണത്തിന്റെ രുചി 
നന്നായിരുന്നു 


രുചികരമായ rucikaramaaya (adj), 
delicious; രുചികരമായ ഭക്ഷണം 
കഴിക്കാന്‍ ഇവിടെ ഒരു 
വഴിയുമില്ല 

രുചിയില്ലാത്ത ruciyillaatta (adj), 
unsavory; രുചിയില്ലാത്ത 
ഭക്ഷണം കഴിച്ച്‌ മടുത്തു 
രൂക്ഷമായ —ruuk$amaaya (adj), 
severe; രൂക്ഷമായ 
വിമര്‍ശനങ്ങളെപ്പോലും 
അവന്‍ അതിജീവിച്ചു 


രൂപ ruupa (nn), currency of India, 


Pakistan and Srilanka; ഇത്‌ 
ഇന്‍ഡ്യയുടെ പത്തു രൂപാ 
കറന്‍സി നോട്ടാണ്‌ 

രൂപം ruupaM (nn), form; പല 
വസ്തുക്കള്‍ കൊണ്ട്‌ ഒരു 
രൂപം മെനഞ്ഞെടുത്തു 

രൂപം raupaM (nn), shape; നല്ല 
ശാരീരിക രൂപം ഉള്ളവളെ 
മിസ്സ്‌.ഇന്‍ഡ്യയായി 
തെരെഞ്ഞെടുത്തു 

രൂപം rwupaM (nn), figure; ആ 
രൂപം അവിടെ നിന്നും 
ഇളകി 

രൂപം ruupaM (nn), appearence; 
അയാളുടെ രൂപത്തില്‍ നിന്നു 
മനസ്സിലായി അയാള്‍ 
പാവപ്പെട്ടവനാണെന്ന്‌ 

രേഖ reckha (nn), line, അയാള്‍ 


ഒരു രേഖ വരച്ചു 


432 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





രേഖ ഗം (അ), document; 
അയാള്‍ ഒരു രേഖ എഴുതി 


രേഖ ഷം (nn), evidence; ആ 
കേസിന്‍റെ രേഖകള്‍ എല്ലാം 
തെളിയിക്കപ്പെട്ടു 


രൊക്കം rokkaM (nn), ready money; 


ഞാന്‍ ശമ്പളം രൊക്കമായി 
വാങ്ങി 

രോഗം —rooguM (nn), മിട 
അയാളുടെ രോഗം 


എന്താണെന്ന്‌ മനസ്സിലായില്ല 


രോഗി roogi (nn), patient; അയാള്‍ 
രോഗിയോട്‌ സംസാരിച്ചു 


രോദനം roodanaM (nn), crying; 
വിശപ്പ്‌ കൊണ്ടുള്ള 
അവളുടെ ദയനീയമായ 
രോദനം കേട്ട്‌ ജനങ്ങള്‍ക്ക്‌ 
ദയ തോന്നി 

രോമം roomaM (nn), hair of the body; 
മൃഗത്തിന്‍റെ രോമം കൊണ്ട്‌ 
വസ്ത്രങ്ങള്‍ നിര്‍മ്മിക്കുന്നത്‌ 
തെറ്റാണ്‌ 

രോഷം പംച (അ), ളേ 
അയാള്‍ക്ക്‌ രോഷം വന്നു 
രൌദ്ര raudRa (adj), _ ferocious; 
രൌദ്ര രൂപത്തില്‍ അയാള്‍ 
ചോദിച്ചു 


ലംഘിക്ക്‌ laMghikka (vi), protest; 
ഗാന്ധിജിയുടെ നേതൃത്വത്തില്‍ 


ബ്രിട്ടീഷുകാരുടെ കര്‍ശനമായ 
നടപടികളെ ലംഘിച്ചു 
ലംബം laMbaM (nn), straight line; 


അയാള്‍ ലംബമായി നടന്നു 


ലക്കം പിച്‌ (nn), number; 
കഴിഞ്ഞ ലക്കത്തിലേതിന്‍റെ 
തുടര്‍ച്ചയാണ്‌ ഈ കഥ 

ലക്ഷം lak$aM (nn), lakh; ലക്ഷം 
പേര്‍ അവിടെ വന്നു 


ലക്ഷണം lakaNaM (nn), 
characteristic mark; അയാള്‍ ഒരു 
ലക്ഷണം പറഞ്ഞു 


ലക്ഷണം lakaNaM (nn), feature; 
ലക്ഷണം കണ്ടാല്‍ അറിയാം 
അവനൊരു പാവമാണെന്ന്‌ 
ലക്ഷ്യം lakSyaM (nn), aim; ഒരു 
ലക്ഷ്യമില്ലാത്ത 
യാത്രയായിരുന്നു അത്‌ 
ലക്ഷ്യമിട്‌ lakSyamiTa (vt), aim at; 
വേടന്‍ പക്ഷിയെ ലക്ഷ്യമിട്ട്‌ 
അസന്െയ്യുന്നു 


ലഘു ഘ്ധ (94), ളീ 
ലഘുവായ ഭക്ഷണം ഞങ്ങള്‍ 
കഴിച്ചു 

ലഘുലേഖ —laghuleekha_— (nn), 
pamphlet; അയാള്‍ ഒരു 


ലഘുലേഖ വാങ്ങി 
ലഘുവായ laghuvaaya (adj), light; 
ഇതെല്ലാം വളരെ ലഘുവായ 
കാര്യങ്ങളാണോ? 
ലഘൂകരിക്ക്‌ —laghuukarikke (vi), 
make easy; പ്രയാസങ്ങളെല്ലാം 
അവര്‍ ലഘൂകരിച്ചു. 

ലങ്കോട്ടി lankooTTi (nn), kind of 
under cloth; അയാള്‍ ഒരു 
ലങ്കോട്ടി മാത്രം ധരിച്ചു 





433 


MALAYALAM -~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 








ലങ്കോട്ടികെട്ട്‌ lagkooTTikeTT@ 
(comp vb), tie the loin cloth; അയാള്‍ 
ലെങ്കോട്ടി കെട്ടുന്നു 

ലജ്ജ ചം (nn), __ashfulness; 
അവള്‍ക്ക്‌ ലജ്ജതോന്നി 
ലജ്ജിക്ക്‌ 1.29 (vi), 
അവള്‍ ലജ്ജിക്കുന്നു 
ലജ്ജിപ്പിക്ക്‌ lajjippikke ൮൮. make 
shame; അയാളെ ലജ്ജിപ്പിച്ച 
സംഭവം അവളുടെ 
ഒളിച്ചോട്ടം ആയിരുന്നു 

ലത lata (nn), vine; അവള്‍ ഒരു 
ലത പറിച്ചെടുത്തു 


ashamed; 


ലമ്പടന്‍ lambaTan (nn), lustful person; 


അയാള്‍ ഒരു ലമ്പടനാണ്‌ 
ലബ്ദ labdha — (adj), acquired; 
ലബ്ദമായ ചില കണക്കുകള്‍ 
പരിശോധിക്കുമ്പോള്‍ 
വാസ്തവം അറിയാം 


ലഭിക്ക്‌ ലി ൨൧. 
അയാള്‍ക്ക്‌ അതു ലഭിച്ചില്ല 
ലയം layaM (nn), confluence; ആ 
കവിതയ്ക്ക്‌ ഒരു താളലയം 
ഉണ്ടായിരുന്നു 
ലയനം layanaM (nn), 
ആ വസ്തുക്കളുടെ 
കഴിഞ്ഞു 

ലയിക്ക്‌ layikka (vi), be absorbed: 
ഭരണകാര്യങ്ങളില്‍ 
അതൃപ്തനായ 
സ്വാതിതിരുനാള്‍ 
സംഗീതത്തില്‍ ലയിച്ചു 


get; 


absorption; 
ലയനം 





ലവംഗം സയര്‍ (അ), clove; 
ബിരിയാണിയില്‍ ലവംഗം 
ചേര്‍ത്തു 

ലവണം ~—lavaNaM_— (nn), ടല 
അയാള്‍ ലവണം 
രുചിച്ചുനോക്കി 

ലസിക്ക്‌ lasikka (vi), show off; 
അയാള്‍ എപ്പോഴും 
ലസിക്കുന്നു 

ലഹരി ഫി (nn), intoxication; 
അവന്‍ ലഹരിക്ക്‌ 
അടിമപ്പെട്ടു 

ലഹരി പിടിക്ക്‌ laharipiTikke (vi), 
be intoxicated; അയാള്‍ക്ക്‌ 


ലഹരി പിടിക്കുന്നു 
ലഹള lahaLa (nn), conflict between 


groups; ലഹളയില്‍ നിന്ന്‌ 
എല്ലാവരും ഓടി രക്ഷപ്പെട്ടു 

ലളിതം 42404 (nn), _ simple; 
വളരെ ലളിതമായ കഥ 


അവന്‍ പറഞ്ഞു 


ലളിതകല laLitakala (comp nn), fine 
arts; ലളിത കലകളുടെ 
പ്രോത്സാഹനത്തിന്‌ ഒരു 
അക്കാദമി സ്ഥാപിക്കപ്പെട്ട 


ലളിതമായ —laLitamaaya (94), 
simple; ഏറ്റവും ലളിതമായ 
വിഷയങ്ങള്‍ മുതല്‍ ഏറ്റവും 
സങ്കീര്‍ണ്ണമായ വിഷയങ്ങള്‍ 
വരെ ഞങ്ങള്‍ ചര്‍ച്ച 
ചെയ്യുന്നു 

ലാക്കുനോക്ക്‌ laakkunookka (comp 
vb), look for an opportunity; അയാള്‍ 
ലാക്കു നോക്കുന്നു 





434 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ലാക്ക്‌ laakko (nn), aim; അയാള്‍ 
അതു ലാക്കാക്കി നടന്നു 


ലാക്ഷണിക ചിര്‍ച്വിക (adj), 
symbolic; ലാക്ഷണികമായ 
അര്‍ഥത്തില്‍ അയാള്‍ 
പറഞ്ഞു 

ലാഘവം laaghavaM (nn), lightness; 
വളരെ ലാഘവത്തോടെ 
അയാള്‍ പറഞ്ഞു 

ലാഞ്ഛന la~chana (nn), sign; 
അതിന്റെ യാതൊരു 
ലാഞ്ഛനയും 
ഉണ്ടായിരുന്നില്ല 

ലാടം laaTaM (nn), horse shoe; 


കുതിരയ്ക്ക്‌ ലാടം അടിക്കുന്നു 


ലാത്തി lati (nn), stout stick used by 
policeman; അയാള്‍ ലാത്തി 
ചുഴറ്റി 

ലാത്തിച്ചാര്‍ജ്ജ്‌ laatticcaaRjja 
(nn,comp), lathi charge; അയാള്‍ക്ക്‌ 
ലാത്തിച്ചാര്‍ജ്ജ്‌ ഏറ്റു 


ലാത്ത്‌ 1 (nn), walking to and fro 
അയാള്‍ അവിടെ 


leisurely; 

ലാത്തുന്നു 

ലാഭം = laabhaM ൫), _— gain; 
അയാള്‍ക്ക്‌ ലാഭത്തില്‍ 
നോട്ടമില്ലായിരുന്നു 

ലാഭം laabhaM (nn), profit; ലാഭം 
മാത്രം കണ്ണുനട്ട്‌ ഒന്നും 
ചെയ്യാന്‍ പറ്റില്ല 

ലായനി ഷി (nn), solution; 
അയാള്‍ ആ ലായനി 
ഉപയോഗിച്ചു 


ലാലസിക്ക്‌ laalasikka (vi), shine 
forth; അവള്‍ അവിടെ 
ലാലസിക്കുന്നു 

ലാവ lava (അ), പിഷു 


അഗ്ിപര്‍വ്വതം പൊട്ടി ലാവ 
ഒഴുകുന്നു 

ലാവണം laavaNaM (nn), permanent 
appointment or job; അയാള്‍ പഴയ 
ലാവണത്തിലേക്ക്‌ മടങ്ങി 


ലാവണ്യം laavaNyaM (nn), beauty; 





അവളുടെ ലാവണ്യം 
ആരേയും 
മോഹിപ്പിക്കുന്നതായിരുന്നു 
ലാളനം laaLanaM (nn), fondling; 
അമ്മയുടെ ലാളനം കൊണ്ട്‌ 
കുട്ടി വഷളായി 

ലിംഗം liMgaM (nn), gender; 
ഗര്‍ഭസ്ഥ ശിശുവിന്‍റെ ലിംഗ 
നിര്‍ണ്ണയം നിയമം മൂലം 
തടഞ്ഞിട്ടുണ്ട്‌ 

ലിംഗം  liMgaM (nn), __ penis; 


ശിവലിംഗത്തില്‍ പൂജ നടത്തി 


ലിഖിതം likhitaM (nn), letter; 
എനിക്ക്‌ ആ ലിഖിതം 
കിട്ടിയില്ല 

ലിഖിതം 19വജി (nn), manuscript; 
താളിയോല ലിഖിതങ്ങള്‍ 
പാരമ്പര്യത്തെ 
വിളിച്ചോതുന്നു 

ലിപി 28 (nn), script; പല 
ആദിവാസിമൊഴികള്‍ക്കും 
ലിപിയില്ല 


435 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ലിപ്സ്റ്റിക്ക്‌ —lipsRRikk@ (nn), 
lipstick; അവള്‍ ലിപ്സ്റ്റിക്ക്‌ 
ഇട്ടു 


HRRaR (nn), litre; 
ലിറ്റര്‍ വെളിച്ചെണ്ണ വേണം 
ലീല tila (nn), play; അവര്‍ പല 
ലീലകളും ചെയ്തു 
ലുങ്കി lunki (nn), lungi; അയാള്‍ 
ലുങ്കി ഉടുത്തിരുന്നു 
ലുപ്തമായ luptamaaya (adj), rare; 
വളരെ ലുപ്തമായ ചെലവില്‍ 
ആ ആഘോഷം നടന്നു 
ലേഖകന്‍ leckhakan (nn), writer; 
ലേഖകന്‍ ഒരു ലേഖനമെഴുതി 
ലേഖനം leekhanaM (nn), 
ആ ലേഖനം നന്നായില്ല 
ലേപനം leepanaM (nn), ointment; 
ശരീരത്തില്‍ എന്തോ ലേപനം 
പുരട്ടി 
ലേബല്‍ 1൦50 (nn), 150; 
കുപ്പിയുടെ പുറത്ത്‌ ലേബല്‍ 
ഒട്ടിച്ചു 


ഒരു 


article; 


ലേലം 14 (20), ദ്ധി 
അയാള്‍ അതു ലേലത്തില്‍ 
വിറ്റു 

ലേശം =leeSaM = (nn), _littleness; 


അയാള്‍ ലേശം കരഞ്ഞു 
ലേഹ്യം lechyaM (nn), health tonic; 
ഞാന്‍ ഒരു പ്രത്യേകതരം 
ലേഹ്യം കഴിച്ചു 
ലൈംഗിക laiMgiika 
pertaining to genital organs: 
ലൈംഗികമായ ആസക്തി 
എല്ലാ മനുഷ്യര്‍ക്കും ഉണ്ട്‌ 


(adj), 


ലോകം — lookaM (8), ഷിദ്‌; 
ലോകം ചെറുതായി 
കൊണ്ടിരിക്കുന്നു 

ലോകമര്യാദ lookamaRyaada 
(comp nn), customs accepted in the 
world; ലോകമര്യാദ 
അയാള്‍ക്കറിയില്ല 

ലോകാവസാനം —_lookaavasaanaM 
(comp nn), end of the world; 
ലോകാവസാനം വരെ 


ഗാന്ധിജി ഓര്‍ക്കപ്പെടും 
ലോക 1൦0 (adj), pertaining to the 


world; ലോകകാര്യങ്ങളില്‍ 
ശ്രദ്ധയില്ല 

ലോചനം looccanaM (nn), eye; 
അവള്‍ തന്റെ 
നീലലോചനങ്ങളില്‍ 
മഷിയെഴുതി 

ലോഭം loobhaM (nn), stinginess; 
അതിന്‌ യാതൊരു ലോഭവും 
ഇല്ലായിരുന്നു 

ലോലം loolaM (nn), lean; ആ 
രൂപം വളരെ 
ലോലമായിരുന്നു 


ലോലമായ 1൦0൩൭ (adj), thin; 
ലോലമായ ഒരു ഇലയാണിത്‌ 


ലോഹ 1൦0൭ (adj), നടം; 
ലോഹരൂപത്തിലുള്ള ഒരു 
പ്രതിമയാണിത്‌ 

ലോഹം loohaM = (nn), നല്ലി; 
ഇരുമ്പ്‌ ഒരു ലോഹമാണ്‌ 
വംശം ഡിപി (അ), അ 
വംശത്തിന്റെ നാശം 
സംഭവിക്കുന്നു 





436 


MALAYALAM - ENGLISH DICTIONARY 


വംശപരമ്പര ഫിദാ 
(nn,comp), genealogy; 
വംശപരമ്പരയില്‍പെട്ടവരാണ്‌ 
ഇവര്‍ 


വക vaka ദ), _ property; 
ദേവസ്വത്തിന്റെ വകകള്‍ 
കൈയേറി 

വകിര്‌ vakira (vt), comb the hair into 
both sides; അവള്‍ മുടി 
വകിരുന്നു 

വകുപ്പ്‌ vakuppe (nn), parting of the 
hair, അവളുടെ തലയിലെ 
വകുപ്പ്‌ 
ഭംഗിയുള്ളതായിരുന്നു 
വകുപ്പ്‌ vakuppa (nn), department, 
വിദ്യാഭ്യാസ വകുപ്പിന്‍റെ 
മേധാവി സെക്രട്ടറിയാണ്‌ 
വക്കാലത്ത്‌ ഷിദ്ചിം്മ ൫), 
advocating for others; അയാള്‍ 
വക്കാലത്തു പറയാന്‍ 
വന്നിരിക്കുന്നു 

വക്കീല്‍ ഘി (nn), advocate; 


അയാള്‍ ഒരു വക്കീലാണ്‌ 


വക്ക്‌ ചിര സദ), 100 
മേശയുടെ വക്കില്‍ പോറല്‍ 
ഏറ്റു 

വക്ക്‌ vakka (v1), cause to dry by 
exposure; സാധാരണ വക്കിയ 
വാഴയിലയില്‍ ചോറ്‌ കെട്ടും 
വ്രക്തം vakRtaM (nn), face; 
ഓമന വ്ര്തമിതെത്ര രമ്യം 
വ്രക ചി (42, 


വ്ര്രബുദ്ധിയുള്ള 
മനുഷ്യനാണയാള്‍ 


crooked; 
ഒരു 


Compiled & Edited by Dr.V. Saratchandran Nair 








437 


വക്രോക്തി vakRookti (nn), 
equivocation; വക്രോക്തി 
കാവ്യജീവിതമാണെന്ന്‌ 


കുന്തകന്‍ പറയുന്നു 


വക്ഷസ്സ്‌ —vak$assa__(nn), chest; 
അയാളുടെ വക്ഷസ്സില്‍ അവള്‍ 
ചാഞ്ഞു 


വങ്കത്തരം —vankattaraM — (nn), 
stupidity, അയാളുടെ വങ്കത്തരം 
കേട്ട്‌ എല്ലാവരും ചിരിച്ചു 
വങ്കന്‍ ഷിക (nn), stupid fellow; 
അയാള്‍ ഒരു പടുവങ്കനാണ്‌ 


വചനം 
ആദിയില്‍ 
ഉണ്ടായിരുന്നു 

വചനം vacanaM (nn), sentence; 
വചിക്കുന്നത്‌ വചനമാണ്‌ 


വചനം vacanaM (nn), number; 
നാമങ്ങളെ ഏകവചനം, 
ബഹുവചനം എന്നിങ്ങനെ 
തരം തിരിക്കുന്നു 


വചപ്സ്‌ vacass@ (nn), speech, ആ 
വചസ്സ്‌ അയാള്‍ കേട്ടു 


വചിക്ക്‌ ശിര (nn), ടാ 
അയാള്‍ അവളോട്‌ വചിച്ചു 


vacanaM. word; 


വചനം 


(nn), 


വച്ചരശ്‌ vaccaraSa (nn), kind of 
check 1൨. ഓട്ട with ഇലി; 


രാജാവിന്‌ വച്ചരശു വച്ചു 
വ്രജം vajRaM (nn), diamond; വ്രജം 


വിലയേറിയതാണ്‌ 

വഞ്ചകന്‍ va~cakan (nn), deceitful 
man; അയാള്‍ ഒരു 
വഞ്ചകനാണ്‌ 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





വഞ്ചന ഷോ (൩), deceiet; 
വഞ്ചനയുടെ കഥകള്‍ അയാള്‍ 
പറഞ്ഞു 


വഞ്ചി ഠി (അ), large boat; 
വഞ്ചി തുഴഞ്ഞ്‌ അവര്‍ 
അക്കരെ എത്തി 

വഞ്ചിക്ക്‌ va~cikka (vb), cheat; 
അയാള്‍ എല്ലാവരെയും 
വഞ്ചിക്കുന്നു 


വട vaTa (nn), eatable roasted in oil; 
കുട്ടി ഒരു വട തിന്നു 


വടം vaTaM (nn), banyan tree; ഒരു 


വടവ്ൃക്ഷത്തിനു ചുവട്ടില്‍ 
ഇരുന്നു 
വടം vaTaM (nn), thick rope for 
dragging timber; അയാള്‍ ഒരു 
വടം കൊണ്ട്‌ മരക്കട്ടി 
വലിച്ചു 


വടക്കിനി ചാസ്‌ (nn), northern 
room of a traditional house oy for 


ladies; അമ്മ വടക്കിനിയില്‍ 
ഇരിക്കുന്നു 
വടക്ക്‌ = vaTakka (nn), മാസ 


വീടിന്‍റെ വടക്കു വശത്ത്‌ ഒരു 
മാവു നില്‍ക്കുന്നുണ്ട്‌ 
വടി ivaTi (nn), stick; അയാള്‍ 
ഒരു വടിയെടുത്ത്‌ അടിച്ചു 
വടിക്ക്‌ vaTikka (vt), decant; അമ്മ 
ചോറ്‌ വടിച്ചെടുത്തു 

വടിക്ക്‌ ബിര ൮൮), shave; 
അയാള്‍ മുഖം വടിക്കുന്നു 
വടിവ്‌ vaTiva (nn), shape of the 
body; അവളുടെ ശരീരത്തിന്‍റെ 





വടിവ്‌ 
അഴകുള്ളതാണ്‌ 


വടു vaTu (nn), scar, അയാളുടെ 
മുഖത്ത്‌ വടുക്കളുണ്ടായിരുന്നു 


വട്ട vaTTa (nn), common gum tree; 


കാണാന്‍ 


പറമ്പില്‍ ഒരു വട്ടമരം 
നില്‍ക്കുന്നു 

വട്ടം ശ്ചഥ (nn), _— circle; 
പോലീസുകാരന്‍ ആ 


വട്ടത്തില്‍ നിന്നു 


വട്ടംതിരിയ്‌ ചിട (vi), turn 
round; പമ്പരം വട്ടംതിരിഞ്ഞ്‌ 
നിലത്തു പതിച്ചു 
വട്ടത്തിലുള്ള vaTTattiluLLa (adj), 
round; വട്ടത്തിലുള്ള മേശയുടെ 
മുകളില്‍ കപ്പുകള്‍ ഉണ്ട്‌ 
വട്ടി ണ്ണ (nn), basket made of palm 
ജോലിക്കാരി ഒരു 
കരിയില 


leaves etc; 
വട്ടിയില്‍ 
ശേഖരിച്ചു 
വട്ടി vaTTi (nn), interest; അയാള്‍ 
വട്ടിക്ക്‌ പണം വാങ്ങി 


വട്ടിളം പഞ്ച (nn), _large 
cooking ശട; ഒരു വലിയ 
വട്ടിളം അവിടെ 
ഉണ്ടായിരുന്നു 


വട്ട്‌ vaTTa (nn), മലം; കുട്ടി വട്ട്‌ 
കളിക്കുന്നു 

വട്ട്‌ ണ്ണ (nn), madness; അവന്‌ 
വട്ടാണെന്ന്‌ എല്ലാവരും 
പറയുന്നു 

വണക്കം vaNakkaM (nn), reverence; 
അയാള്‍ അധ്യാപകന്‌ 
വണക്കം പറഞ്ഞു 


438 


MALAYALAM -~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





വണങ്ങ്‌ vaNanya (v1), bow the head 
in reverence; അയാള്‍ 
എല്ലാവരേയും വണങ്ങി 
വണിക്ക്‌ ചാട (nn), trader; 
അയാള്‍ ഒരു വണിക്കാണ്‌ 
വണ്ടി ഫ്‌ (nn), 
അയാള്‍ വണ്ടി 
കല്ലുകൊണ്ടു വന്നു 
വണ്ടിക്കാരന്‍ vaNTikkaaran (nn), 


carriage; 
നിറയെ 


driver, വണ്ടിക്കാരന്‍ വണ്ടി 
ഓടിക്കുന്നു 
വണ്ട്‌ vaNTa (nn), black beetle; 


പൂവില്‍ വണ്ടു വന്നിരുന്നു 
വണ്ണ vaNNa (nn), calf of the leg; 


അയാളുടെ വണ്ണയില്‍ 
വേദനിക്കുന്നു 

വണ്ണം vaNNaM (nn), stoutness; 
അവര്‍ക്ക്‌ നല്ല 
വണ്ണമുണ്ടായിരുന്നു 


വണ്ണാന്‍ vaNNaan (nn), washerman; 
അയാള്‍ വണ്ണാനാണ്‌ 


വണ്ണിക്ക്‌ vaNNikke (vi), grow stout; 
അയാളുടെ ശരീരം നന്നായി 
വണ്ണിക്കുന്നു 

വത്സരം vatsaraM (nn), year; ഒരു 
വത്സരം കൂടി കഴിഞ്ഞു 
വത്സല 
അവന്‍ 
വത്സലപുത്രനാണ്‌ 

വദനം vadanaM (nn), face; അവള്‍ 
പ്രസന്ന വദനയായിരുന്നു 


vatsala (adj), affectionate; 
അയാളുടെ 


വധം വിഡി (nn), __ killing; 
ഇന്‍ഡ്യയില്‍ ഗോവധം 
നിരോധിച്ചിരിക്കുന്നു 
വധിക്ക്‌ vadhikka = (vt), 191; 
പ്രസിഡണ്ടിനെ വധിച്ചു 

വധു ശിഡ (8), ride; 
വധൂവരന്മാര്‍ വന്നു 
കഴിഞ്ഞു 

വനം vanaM (nn), forest; ഒരു 
വനത്തില്‍ ഒരു സിംഹം 
ഉണ്ടായിരുന്നു 

വനജോത്സന —vanajootsana_ (nn), 
kind പ്‌ climbing ടിന; 
വനജോത്സനയുടെ അടുത്ത്‌ 
മാമ്പേട നിന്നു 

വനവാസം  vanavaasaM (nn,comp), 
forest dwelling, പാണ്ഡവന്മാര്‍ 
വനവാസം ചെയ്തു 

വനിത ശ്ഖിമ (5), woman; 


വനിതകള്‍ക്ക്‌ സമൂഹത്തില്‍ 


അര്‍ഹമായ സ്ഥാനം 
ലഭിക്കണം 
വന്ദനം vandanaM (nn), salutation; 


അയാള്‍ വന്ദനം പറഞ്ഞു 


വന്ദിക്ക്‌ 
അയാള്‍ 
വന്ദിക്കുന്നു 

വന്ദ്യന്‍ ഷ്യ (0൧), venerable 
person; അയാള്‍ വന്ദ്യനായ 
ഒരു മനുഷ്യനാണ്‌ 
വന്ധ്യംകരണം _vandhyaMkaraNaM 
(nn), sterlisation; അയാള്‍ 
വന്ധ്യംകരണം നടത്തി 


vandikka (vt), worship; 
എല്ലാവരെയും 





439 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





വന്ധ്യ vandhya (adj), _ sterile; 
അവള്‍ വന്ധ്യയായ ഒരു 
സ്ത്രീയായിരുന്നു 

വന്ധ്യത vandhyata (nn), sterility; 
വന്ധ്യതയുടെ കാരണങ്ങള്‍ 
പലതാണ്‌ 

വമ്പ്‌ ശ്ബാര (2), __ boasting; 
അയാള്‍ എപ്പോഴും വമ്പു 
പറയുന്നു 

വന്യ ബു (adj), pertaining to forest; 
വന്യമൃഗങ്ങള്‍ സ്വൈരം 
വിഹരിക്കുന്നു 

വമിക്ക്‌ ശസ്പിിഭ ൮൮), vomit; 


വാഹനങ്ങളില്‍ നിന്നു പുക 

വമിക്കുന്നു 

വയനാട്‌ vayanaaTa (nn), hilly tract 

ധാരാളം കാടുകളും 
നിറഞ്ഞ 


wayanad; 
മേടുകളും 
പ്രദേശമാണ്‌ വയനാട്‌ 


വയമ്പ്‌ vayamba (nn), medicinal root; 


അയാള്‍ വയസ്പ്‌ കഴിച്ചു 


വയര്‍ vayaR (nn), wire; ഒരു 
വയറിലൂടെ വൈദ്യുതി 
പ്രവഹിച്ചു 

വയലറ്റ്‌ പിപ്സം (nn), violet, 
വയലറ്റ്‌ നിറമുള്ള 
പൂക്കളായിരുന്നു ആ 
പൂന്തോട്ടത്തില്‍ നിറയെ 
വയല്‍ vayal (nn), paddy field; 


അയാള്‍ വയല്‍ ഉഴുതു 


വയസ്സന്‍ യയ (nn), old man; 
അയാള്‍ ഒരു വയസ്സനാണ്‌ 


വയ ക്ക്‌ —_vayassaRiyikka 
(vi), attain puberty; വയസ്സറിയിച്ച 
പെണ്‍കുട്ടിയെ കാണാന്‍ 
ബന്ധുക്കള്‍ വന്നു 
വയസ്സുകാലം  vayassukaalaM (nn), 
old age; വയസ്സുകാലത്ത്‌ ഇനി 
എന്തു ചെയ്യാനാണ്‌ 

വയസ്സ്‌ vayassa (nn), age; അയാള്‍ 
നൂറു വയസ്സുവരെ ജീവിച്ചു 


വയറന്‍ vayaRan (nn), man with 


hung belly; അയാള്‍ ഒരു 
വയറനാണ്‌ 

വയറിളക്‌ vayaRiLake (vi), loose 
motion; അവന്‌ ഭക്ഷണം 
ശരിയാകാത്തത്‌ കൊണ്ട്‌ 
വയറിളകുന്നു 

വയറുകടി —vayaRukaTi (൮) 
dysentery; കുട്ടിക്ക്‌ 
വയറുകടിയാണത്രേ 


വയറുകത്ത്‌ vyRukatta (nn,comp), 
buring sensation due to hunger; കുട്ടി 
വയറുകത്തുന്നെന്നു പറഞ്ഞു 





വയറുവേദന vayaRuveedana 
(nn,comp), stomach ache; 
വയറുവേദന കൊണ്ട്‌ 
അയാള്‍ പുളഞ്ഞു 

വയറ്‌ vayaR8 (nn), stomach; 
അയാള്‍ ഭക്ഷണം കഴിഞ്ഞ്‌ 
വയര്‍ തടവി 

വയറ്റാട്ടി പപ്ഡന്ന (അ), 
midwife; വയറ്റാട്ടി വരുന്നതിനു 
മുമ്പ്‌ പ്രസവിച്ചു 





വയറ്റിളക്കം vayaRRiLakkaM (nn), 
diarrhoea; ഹോട്ടല്‍ ഭക്ഷണം 


MALAYALAM ~ ENGLISH DICTIONARY 


കൊണ്ട്‌ എനിക്ക്‌ വയറ്റിളക്കം 
ബാധിച്ചു 


വയോധികന്‍ —vayoodhikan (nn), 
venerable old man; അയാള്‍ ഒരു 
വയോധികനാണ്‌ 


വയ്ക്കോല്‍ തുറു vykkoolturu 
(nn,comp), hay stack; വയ്ക്കോല്‍ 
തുറു പറമ്പില്‍ നില്‍ക്കുന്നു 


വയ്ക്കോല്‍ 9൧൦ (nn), hay; 
വയ്ക്കോല്‍ കൊണ്ടു 
പുരമേഞ്ഞു 

വയ്ക്ക്‌ = vaykka ൪). __ place; 
ഇവിടെ പുസ്തകം 
വയ്ക്കുക 

വയ്ക്ക്‌ —vaykka (vt), construct; 
വീടുവയ്ക്കുക 


വയ്ക്ക്‌ vaykka (v1), prepare; കറി 
വയ്ക്കുക 


വയ്യ ഡ്മ (nn), 0൦ മരി; 
എനിക്കു തീരെ വയ 

വയ്യാവേലി —vayyaveeli_ (nn), 
unnecessary trouble; 


വെറുതെയിരുന്ന വയ്യാവേലി 
തലയില്‍ വലിച്ച്‌ കയറ്റേണ്ട 
വര vara (nn), line; അയാള്‍ ഒരു 
വര വരച്ചു 

വരണം varaNaM (nn), please come; 
വരണം ഇരിക്കണം 


വരണ്ട varaNTa (adj), scorched; 
വരണ്ട മണ്ണിലൂടെ അയാള്‍ 
നടന്നു 

വരണ്ട്‌ varaNTa (vt), gather and pile 
up; അയാള്‍ നിലം 
വരണ്ടിനോക്കി 


Compiled & Edited by Dr.V. Saratchandran Nair 


വരമ്പ്‌ 
fields; 
നടന്നു 
വരന്‍ ശ്മ (൫), _ bridegroom; 
വരന്‍ വധുവിന്റെ കഴുത്തില്‍ 
വരണമാല്യം അണിഞ്ഞു 
വരമൊഴി 
language; 
വരമൊഴിയില്‍ 
സംസാരിക്കുന്നു 

വരയന്‍  varayan (adj), striped; ഒരു 
വരയന്‍ കുതിര വന്നു 
വരെവരെ varevare (adv), gradually; 


varamba (nn), small ridge in 
വരമ്പിലൂടെ അവര്‍ 


varamoZi (nn), written 
അയാള്‍ 


വരെവരെ ചെറുപ്പമായി 
വരികയാണോ 

വരവുചെലവ്‌ varavucelava 
(nncomp), income and expenditure; 


വരവുചെലവു കണക്കുകള്‍ 
ഞങ്ങള്‍ പരിശോധിച്ചു 
വരവ്‌ ശ്യ മദ). മണ്ഡലി; 
അയാളുടെ വരവിന്‌ ഞങ്ങള്‍ 
കാത്തു 

വരവ്‌ ശ്ര (nn), 100; 
അയാള്‍ക്ക്‌ ഹോട്ടലില്‍ 
നിന്നുള്ള വരവ്‌ കുറഞ്ഞു 
വരള്‍ച്ച ഷി. (nn),  femine; 
ഇവിടമെല്ലാം വരള്‍ച്ചബാധിത 
പ്രദേശമായി 


പ്രഖ്യാപിച്ചിരിക്കുന്നു 
വരാത്ത മഥ (adj), not arriving; 
ഇന്നലെ വരാത്ത പേപ്പര്‍ 





ഇന്ന്‌ വന്നിരിക്കുന്നു 


MALAYALAM ~ ENGLISH DICTIONARY 


വരാന്ത ജമ (nn), veranda; 
അയാള്‍ ഒരു വരാന്തയില്‍ 
ഇരുന്നു 

വരാഹം —varaahaM (9), pig; 
ലോഹ വരാഹത്തിന്‍റെ 
വായില്‍ അമ്പെയ്തു 

വരി ഫ്‌ അ), 1൫%; ഒരു 


വരിയില്‍ അവര്‍ ഇരുന്നു 
വരി vari (nn), row; 
പിന്‍വരിയില്‍ ഇരിക്കുന്നവര്‍ 
ശ്രദ്ധിക്കൂ 

വരി ശഷ്‌ (nn), subscription; 
മാസവരിസംഖ്യ അടച്ചു 
വരിക്കച്ചക്ക varikkaccakka (nn), 
kind of jack fruit; വരിക്കപ്ലാവില്‍ 
വരിക്കച്ചക്കയുണ്ടാകുന്നു 
വരിക്ക്‌ —varikka (൧), ഓട; 
അവള്‍ അയാളെ വരിച്ചു 
വരിഞ്ഞുകെട്ട്‌ vari~~ukeTT2 
(comp vb), bind tightly with — strings; 
അയാള്‍ കയറുകൊണ്ട്‌ 
വരിഞ്ഞുകെട്ടി 


വരിയ്‌ variya (v2), tie rope or strings; 


അയാള്‍ ഒരു കയറുകൊണ്ട്‌ 
കെട്ടി വരിഞ്ഞു 


വരിഉടയ്ക്ക്‌ — variuTaykka ൮, 
castrate; ചിലര്‍ വളര്‍ത്തു 
മൃഗങ്ങളുടെ വരി 
ഉടയ്ക്കുന്നു 

വരുതി ഫ്ി (nn), command; 
അയാള്‍ അവളുടെ 


വരുതിയില്‍ നിന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 





വരുത്തം varuttaM (nn), affliction; 
അയാള്‍ക്ക്‌ 


വരുത്തമായിരുന്നു 

വരുത്ത്‌ ഡ്ഡ് ൧). make 
somebody ന; അയാള്‍ 
അങ്ങോട്ടുപോകാതെ തന്നെ 
ക്ലാര്‍ക്കിനെ ഇങ്ങോട്ടു 
വരുത്തി 

വരുമാനം varumaanaM —(nn), 
income; അയാളുടെ വരുമാനം 
കുറഞ്ഞു 

വരെ vare (adv), till; ഇന്നു 
മുതല്‍ നാളെ വരെ 

വരെ ഷാ (൭൧൮. ശബ്ജി; 
അവനുവേണ്ടി രാത്രിവരെ 
കാത്തിരുന്നു 

വര്‌ vara (vi), come; അയാള്‍ 


നാളെ വരുന്നു 
വര്‍ക്കത്തം vaRkkattaM (nn), grace; 


അവള്‍ ഒരു വര്‍ക്കത്തം 
കെട്ടവൾ ആണ്‌ 

വര്‍ഗ്ഗം — vaRkkaM ൫), ശട 
അയാള്‍ ആ 
വര്‍ഗ്ഗത്തില്‍പെട്ടവനാണ്‌ 
വര്‍ഗ്ഗം —vaRggaM (nn), _ tribe; 
തോഡര്‍ ഒരു ഗിരിവര്‍ഗ്ഗ 
ജനതയാണ്‌ 

വര്‍ഗ്ഗീയ vaRggiiya (adj), pertaining 
to group, class, അ etc; 


വര്‍ഗ്ഗീയമായ ചിന്താഗതികള്‍ 
ഉപേക്ഷിക്കണം 


വര്‍ഗ്ഗീയത —vaRggiiyata ൫), 
communalism; അയാള്‍ വര്‍ഗ്ഗീയത 
പ്രോത്സാഹിപ്പിച്ചില്ല 


442 





ig 
അയാള്‍ പുതുവത്സര 

മദ്യവര്‍ജ്ജനം 
ചെയ്യാന്‍ തീരുമാനിച്ചു 
വര്‍ണ്ണം vaRNNaM (nn), colour; 
വര്‍ണ്ണത്തിന്റെ പേരില്‍ 
ജനങ്ങള്‍ തമ്മില്‍ പൊരുതാന്‍ 
പാടില്ല 


വര്‍ണ്ണന vaRNNana (nn), description; 
അയാള്‍ ഓരോ വര്‍ണ്ണനകള്‍ 
നടത്തി 


വര്‍ണ്ണിക്ക്‌ vaRNNikke (vt), narrate; 
കവിതയിലെ വര്‍ണ്ണനകള്‍ 
ആനന്ദാനുഭൂതി വളര്‍ത്തി 


വര്‍ത്തകന്‍ vaRttakan (nn), 
merchant; അയാള്‍ ഒരു 
വര്‍ത്തകനാണ്‌ 

വര്‍ത്തമാനം = vaRttamaana (adj), 
pertaining to the present; 
വര്‍ത്തമാനകാല 
യാഥാര്‍ത്ഥ്യങ്ങളുമായി 


അയാള്‍ പൊരുത്തപ്പെട്ടു 
വര്‍ത്തമാനം vaRttamaanaM (nn), 
talking, അവര്‍ വര്‍ത്തമാനം 
പറഞ്ഞു 


വര്‍ത്തമാനം vaRttamaanaM (nn), 
present; അയാള്‍ 
വര്‍ത്തമാനത്തില്‍ ജീവിക്കുന്നു 
വര്‍ത്തമാനപ്പത്രം 
vaRttamaanappatRaM (nn), news paper; 
കാലത്ത്‌ വര്‍ത്തമാനപ്പത്രം 
വന്നില്ല 


വര്‍ത്തിക്ക്‌ ധ്വര (vb), reside; 
അവര്‍ അവിടെ 


Compiled & Edited by Dr.V. Saratchandran Nair 








443 


സമാധാനമായി 
വര്‍ത്തിക്കുന്നു 

വര്‍ദ്ധക vaRdhaka (adj), enhancing; 
അവള്‍ സൌന്ദര്യവര്‍ദ്ധക 
വസ്തുക്കള്‍ ഉപയോഗിച്ചു 


വര്‍ദ്ധന vaRddhana (adj), increasing; 
വര്‍ദ്ധന നിരക്കില്‍ അവര്‍ 
സാധനങ്ങള്‍ വാങ്ങി 


വര്‍ദ്ധിക്ക്‌ vaRddhikka (vi), increase; 
ഇപ്പോള്‍ ശമ്പളം വര്‍ദ്ധിച്ചു 


വര്‍ദ്ധിപ്പിക്ക്‌ vaRddhippikke ൮൧. 
increase; അവര്‍ ശമ്പളം 
വര്‍ദ്ധിപ്പിച്ചു 

വര്‍ഷ vaRSa (adj), pertaining to rain; 
ഒരു വര്‍ഷകാലത്തിന്റെ 
ഓര്‍മ്മകള്‍ അവളില്‍ 
പെയ്തിറങ്ങി 

വര്‍ഷം vaR$aM (nn), year; ഞാന്‍ 
ഇവിടെ വന്നിട്ട്‌ ഒരു വര്‍ഷം 
കഴിഞ്ഞു 
വര്‍ഷം ചച്ച 
വര്‍ഷം പെയ്തു 
വര്‍ഷംതോറും —_vaRSaMtooRuM 
(adv), annually; വര്‍ഷംതോറും 
ഓരോ പുതിയ കാര്യങ്ങള്‍ 
ഇവിടെ സംഭവിക്കുന്നു 
വര്‍ഷിക്ക്‌ vaRSikka (vt), shower; 
ആരോ പൂക്കള്‍ 
വര്‍ഷിക്കുന്നു 

വല vala (nn), net; അയാള്‍ വല 
വീശുന്നു 

വലങ്മൈ valankai (nn), right hand; 
അവന്‍ എന്‍റെ വലങ്കൈയാണ്‌ 


(nn), rain; 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





വലത്ത്‌ —valatta (adj), _ right; 
വലത്തെ കവിളില്‍ ഒരു 
മറുകുണ്ട്‌ 

വലയം ~=valayaM=—s (nn), __ring; 
അയാള്‍ ഒരു വലയം 
ഭേദിച്ചു 

വലയം valayaM (nn), cycle; ആ 
വലയത്തില്‍ നിന്ന്‌ 


അയാള്‍ക്ക്‌ പുറത്തുവരാന്‍ 
കഴിഞ്ഞില്ല 

വലയ്‌ valaya (vi), be worried; 
അയാള്‍ പഞത്തിനു വേണ്ടി 
വലഞ്ഞു 

വലി vali (nn), ഇണ; അയാള്‍ക്ക്‌ 
കൈയില്‍ വലിയാണ്‌ 

വലി vali (nn), dragging and pulling; 


അവര്‍ തമ്മില്‍ വടം വലി 
നടക്കുന്നു 

വലിക്ക്‌ ഫ്ര ൮൮, draw; 
അയാള്‍ വെള്ളം വലിക്കുന്നു 
വലിക്ക്‌ പ്ര (v1), pull offs 
കുട്ടികള്‍ കയറുപിടിച്ചു 
വലിക്കുന്നു 

വലിക്ക്‌ valikka (vt), pull; ആ 


വാതില്‍ ഇങ്ങോട്ടു വലിക്കൂ 
വലിപ്പം valippaM (nn), greatness; 
അയാള്‍ എപ്പോഴും വലിപ്പം 
പറയുന്നു 

വലിപ്പം valippaM (nn), vastness; 
ആ മുറിയുടെ വലിപ്പം 
വളരെ വലുതായിരിക്കുന്നു 


08 (nn), drawer of a 
table; അയാള്‍ വലിപ്പ്‌ തുറന്നു 


വലിയ valiya (adj), big; വളരെ 
വലിയ ഒരു പാത്രമായിരുന്നു 
അത്‌ 

വലിയ — valiya 
അദ്ദേഹം ഒരു 
മനുഷ്യനായിരുന്നു 
വലിയ്‌ valiya (vb), extend; റബ്ബര്‍ 
വലിയുന്നു 

വലുത്‌ valuta (nn), that which is big; 
ആ വീട്‌ വലുതാണ്‌ 


(adj), ജല; 


വലിയ 





വല്‍ക്കലം valkkalaM (nn), cloth 
made of the bark of the tree; മുനി 
വല്‍ക്കലണിഞ്ഞു 

വല്ല ലിം (adv), any; ഇവിടെ 
ശാസ്ത്രസംബന്ധിയായ വല്ല 
പുസ്തകങ്ങളുമുണ്ടോ 


വ valli (nn), ഡി; ഒരു 
വല്ലിയില്‍ പിടിച്ച്‌ അവള്‍ 
നിന്നു 


വല്ലപ്പോഴും vallappooZuM (adv), 


occasionaly; വല്ലപ്പോഴും 
അയാള്‍ ഇവിടെ വരുന്നു 
വല്ലപ്രകാരവും 


vallapRakaaravuM (adv), by any means; 
അയാള്‍ വല്ല പ്രകാരവും 
അതു പറഞ്ഞു ഒപ്പിച്ചു 


വല്ലവന്‍ vallavan (nn), somebody; 


അയാള്‍ വല്ലവനും വേണ്ടി 
എഴുതി കൊടുക്കുന്നു 
വവ്വാല്‍ ശി ആ, bat; 


വവ്വാല്‍ പറന്നു നടക്കുന്നു 
വശം vaSaM (nn), side; എനിക്ക്‌ 
ആ വശത്ത്‌ ഇരിക്കണം 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





വശം ബട്ല (nn), __ possession; 
എന്‍റെ കൈവശം ഉള്ള രൂപ 
ഞാന്‍ അവന്‌ കൊടുക്കട്ടെ 
വശീകരണം 
enticement; 
വശീകരണ 
ചെയ്തു 
വശ്യ ശട (adj), enticing; അവള്‍ 
വശ്യമായ നോട്ടം കൊണ്ട്‌ 
അവനെ കീഴ്പ്പെടുത്തി 
വഷളത്തരം —vaSaLattaraM (nn), 
wickedness; അയാളുടെ 
വഷളത്തരം എല്ലാവരും 
വെറുത്തു 

വഷളന്‍ ച്ച (nn), depraved 
man; അയാള്‍ ഒരു വഷളനാണ്‌ 
വഷള്‍ va$al (൧൭), മ; 
അയാളുടെ വഷള്‍ സ്വഭാവം 
എനിക്കു പിടിച്ചില്ല 

വസതി ഷ്‌ (൩), bungalow; 
മന്ത്രിയുടെ വസതിയുടെ പേര്‌ 
കൃഷ്ണ എന്നാണ്‌ 

വസന്ത vasanta (adj), pertaing to the 


vaSiikaraNaM (nn), 
അയാള്‍ ചില 
തന്ത്രങ്ങളും 


spring season; ഒരു 
വസന്തകാലത്തിന്റെ 
സ്മരണകളെ ഉണര്‍ത്തുന്ന 
പുസ്തകമായിരുന്നത്‌ 
വസന്തം —vasantaM (nn), spring; 


വസന്ത കാലത്ത്‌ പൂക്കളെല്ലാം 
വിടരുന്നു 


വസിക്ക്‌ ശി ൪), dwell; 
അയാള്‍ അവിടെ 
വസിക്കുന്നു 


വസൂരി vasuuri_ (nn), smallpox; 
വസൂരി തീരെ നിര്‍മ്മാര്‍ജനം 
ചെയ്തുവത്രേ 

വസൂല്‍ ശി അ), collection; 
അയാള്‍ എല്ലാം വസൂലാക്കി 
വസ്തു vastu (nn), landed property; 
അയാള്‍ ആ വസ്തുക്കള്‍ 
പിടിച്ചെടുത്തു 

വസ്തു vastu (nn), matter, ഒരു 
വസ്തുവിന്‌ സ്ഥിതിചെയ്യാന്‍ 
സ്ഥലം ആവശ്യമാണ്‌ 


വസ്തു vastu (nn), object; ആ 
വസ്തുവിന്റെ 
വിലയെത്രയാണ്‌ 

വസ്തുത —vastuta (nn), ജു 
വസ്തുതകളെ പലതും 
അയാള്‍ മറച്ചുവച്ചു 

വസ്ത്രം ഡ്ഖി (nn), ലി 


അവള്‍ വസ്ത്രം ധരിക്കുന്നു 
വസ്സി vassi (nn), vase; അയാള്‍ 
ഒരു UPI നിറയെ പൂക്കള്‍ 
വച്ച്‌ അലങ്കരിച്ചു 

വഹിക്ക്‌ (vt), carry; 
സാധനങ്ങള്‍ വഹിക്കുന്ന 
ലോറികള്‍ തടഞ്ഞിട്ടു 
വഹിക്ക്‌ vahikke ൨൧, bear; ഈ 
പാര്‍ട്ടിയുടെ ചെലവ്‌ ഞാന്‍ 
വഹിക്കാം 


വഹിക്ക്‌ 


vahikko 


vahikke (vt), hold 
അമ്പലത്തിലെ വിഗ്രഹം 
പൂജാരി തോളില്‍ വച്ച്‌ 
വഹിച്ചു കൊണ്ടുപോകുന്നു 





445 


MALAYALAM -~ ENGLISH DICTIONARY 


വഹിയാ ~—vahiyaa (vi), cannot; 
അവള്‍ക്കു വഹിയാ എന്നു 
പറഞ്ഞു 

വള vaLa (nn), bangle; 
വള അണിഞ്ഞു 
വളം valaM (nn), manure; അയാള്‍ 
സസ്യങ്ങള്‍ക്കു വളമിട്ടു 
വളക്കുഴി vaLakkuZi (nn), dung pit; 
അയാള്‍ വളക്കുഴിയില്‍ നിന്നു 
വളംമെടുത്തു 

വളഞ്ഞ ഘി--ം (adj), crooked; 
അയാളുടെ വളഞ്ഞ ബുദ്ധി 
നല്ല കാര്യത്തിനു 
പ്രയോഗിക്കണം 

വളഞ്ഞ vala~~a (adj), curved; ആ 
വഴി വളതഞ്ഞതായിരുന്നു 
വളഞ്ഞ vLa~~a (adj), bent; ഒരു 
വളഞ്ഞവടികൊണ്ട്‌ അയാള്‍ 
കാട്ടുമൃഗത്തെ നേരിട്ടു 

വളപ്പ്‌ പട (nn), compound; 
അയാള്‍ വളപ്പിലൂടെ ചുറ്റി 
നടന്നു 


അവള്‍ 


വളയം ഡിപ്‌ (nn), _ ring; 
അയാള്‍ വളയം പിടിച്ച്‌ 
തൂങ്ങുന്നു 

വളയം valayaM (nn), bracelet; 


സിക്കുകാര്‍ ഇരുമ്പ്‌ വളയം 
കൈയ്യില്‍ ധരിക്കാറുണ്ട്‌ 


വളയ്‌ valaya (vi), bend; കമ്പി 
വളയുന്നു 
വളയ്‌ vaLaya (nn), സാഥി; 
അക്രമികള്‍ ആ വീടു 
വളഞ്ഞു 


Compiled & Edited by Dr.V. Saratchandran Nair 





വളയ്ക്ക്‌ vaLayakka (vt), bend; 
ചെമ്പ്‌ കമ്പി വളരെ വേഗം 
വളയ്ക്കാന്‍ കഴിയുന്നു 


വളരെ vaLare (adj), very; വളരെ 


ഭയങ്കരമായ ഒരു 
അപകടമാണ്‌ അവിടെ 
നടന്നത്‌ 

വളരെ vaLare (adj), extremely; 
ഇന്ന്‌ വളരെ ചൂടുള്ള 
ദിവസമാണ്‌ 

വളര്‌ പ്ിഛു വി. ഇഴ 
ചെടികള്‍ വളരുന്നു 

വളര്‍ച്ച vaLaRcca (nn), growth; 


കുട്ടികളുടെ വളര്‍ച്ച മുരടിച്ചു 
വളര്‍ത്ത്‌ vaLaRua (vt), bring up; 
രാമന്‍ ഒരു കുട്ടിയെ വളര്‍ത്തി 


വളര്‍ന്ന vaLaRnna (nn), grown up; 
വളര്‍ന്ന കുട്ടികള്‍ കളിക്കുന്നു 


വളവ്‌ ഷിക (nn), ൪9; 
അയാള്‍ ആ വളവു നീക്കി 
വളവ്‌ vaLava (nn), curve; ഈ 
റോഡിലെ അടുത്ത 
വളവിലാണ്‌ 
അപകടമുണ്ടായത്‌ 


വളി vaLi (nn), fart; അയാള്‍ 
വളി വിട്ടു 

വളിക്ക്‌ ഫിദ (vi), 
ഭക്ഷണം വളിക്കുന്നു 
വളിക്ക്‌ vaLikka (vi), be puzzled; 
അവന്റെ മുഖം വളിച്ചു 
വള്ളം — valLaM = (nn), __ boat; 
വള്ളത്തില്‍ യാത്ര ചെയ്യാന്‍ 
അയാള്‍ക്കു ഭയമാണ്‌ 


ferment; 


446 


MALAYALAM - ENGLISH DICTIONARY 


വള്ളംകളി vaLLaMkaLi (nn), boat 
race; അയാള്‍ വള്ളം കളി 
കണ്ടു 

വള്ളക്കാരന്‍ vaLLakkaaran (nn), 
boatman; വള്ളക്കാരന്‍ വള്ളം 
തുഴഞ്ഞു 

വള്ളി ച (nn), ബേ 
അയാള്‍ വള്ളിയില്‍ പിടിച്ചു 
വള്ളി vaLLi (nn), rope; അയാള്‍ 
അത്‌ ഒരു വള്ളികൊണ്ട്‌ കെട്ടി 
മുറുക്കി 

വള്ളിക്കൊടി = vaLLikkoTi (nn), 
vine; വള്ളിക്കൊടി മരത്തിന്‍റെ 
തടിയില്‍ ചുറ്റിവളരുന്നു 
വഴക്കം vaZakkaM (nn), practice; 
ക്ലാസില്‍ പഠിപ്പിക്കുന്നതിന്‌ 
നല്ല വഴക്കമുണ്ടായിരുന്നു 
വഴക്കാളി vaZakkaaLi (nn), quarrel 


monger; അയാള്‍ ഒരു 
വഴക്കാളിയാണ്‌ 
വഴക്ക്‌ —vaZakka (nn), quarrel; 


അവര്‍ തമ്മില്‍ എപ്പോഴും 
വഴക്കാണ്‌ 


വഴങ്ങ്‌ ഫണ (vb), subdue; 
അയാള്‍ പറഞ്ഞതുപോലെ 
അവള്‍ വഴങ്ങി 


വഴനയില vazanayila (nn), laurus 
cassia; ആയില്യം പൂജയ്ക്ക്‌ 
വഴനയിലയില്‍ അപ്പം ചുട്ടു 
വഴി vaZi (nn), path; അയാള്‍ക്ക്‌ 
വഴിയൊന്നും 
നിശ്ചയമില്ലായിരുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 


വഴികാണിക്ക്‌ vaZikaaNikka (v1), 
guide; സഞ്ചാരികള്‍ക്ക്‌ 
വഴികാണിച്ചുകൊടുത്തു 
anaes vaZipaaTa (nn), offering 
to temple as prayed before; 
ക്ഷേത്രത്ത ല്‍ വഴിപാട്‌ നടത്തി 
വഴിപിഴപ്പിക്ക്‌ vaZipiZappikka 
(1), seduce; അയാള്‍ അവളെ 
വഴിപിഴപ്പിച്ചു 

വഴിപോക്കന്‍ vaZipookkan (nn), 
traveller, ഒരു വഴിപോക്കന്‍ 
അതു വഴി പോയി 


വഴിമുട്ടിക്ക്‌ vazimuTTikke (comp 


vb), obstruction in_ his growth; 
a റാവരും കൂടി അയാളെ 
വഴിമുട്ടിക്കാന്‍ ശ്രമിച്ചു 
വഴിയില്‍ ഫു (nn), on the mid 
വഴിയില്‍ അദ്ദേഹത്തെ 





way; 
കണ്ടു 

വഴിയേ vaZiyee (adv), in course of 
time; സത്യം വഴിയേ 
മനസ്സിലാകും 

വഴിവിട്‌ vaZiviTa (vi), give way; 
രാജാവിനു കടന്നുപോകാന്‍ 


വഴിവിട്ടു കൊടുക്കൂ 
വഴുതനങ്ങ vZutangna (nn), brinjal; 
വഴുതനങ്ങ ഇവിടെ കിട്ടില്ല 
വഴുത്‌ —vaZuta (vi), slip 
അയാളുടെ കാല്‍ വഴുതി 
വറുക്ക്‌ vaRakke (v1), fry; അമ്മ 
മീന്‍ വറുക്കുന്നു 

വറട്ട്‌ vaRaTTa (adj), dried; അമ്മ 
വറട്ടു തേങ്ങ എടുത്തു 


off; 


447 


MALAYALAM - ENGLISH DICTIONARY 
MUO vaRaLa (vi), dry up; എന്‍റെ 
നാവു വറളുന്നു 

വറ്റല്‍ ധി (nn), fried vegetables; 


അയാള്‍ കടയില്‍ നിന്ന്‌ 
ഏത്തയ്ക്കാ വറ്റല്‍ വാങ്ങി 


വാ vaa (in), come; അയാള്‍ വാ 


എന്നു വിളിച്ചു 

വാ vaa (nn), mouth; വായില്‍ 
വെള്ളിക്കരണ്ടിയുമായി 
ജനിച്ചവര്‍ 


വാക vaaka (nn), acacia Odoratissima; 
വാക മരത്തില്‍ ഒരു കിളി 
ഇരുന്നു 

വാക്കത്തി vaakkatti_ (nn), large 
knife; അവന്‍ വാക്കത്തി 
കൊണ്ട്‌ വെട്ടി 


വാക്കുതര്‍ക്കം 
(comp nn), verbal dispute; 
എപ്പോഴും 
വാക്കുതര്‍ക്കമുണ്ടാക്കുന്നു 
വാക്ക്‌ ശിര ൫), speech; 
അയാള്‍ വാക്കു തെറ്റിച്ചില്ല 


വാക്ക്‌ vaakka (nn,), word; വാക്ക്‌ 


vaakkutaRkkaM 
അയാള്‍ 


ഏറ്റവും ശക്തിയുള്ള 
ആയുധമാണ്‌ 
വാക്യ o vaakyaM (nn), sentence; 


അയാള്‍ ഒരു വാക്യം പോലും 
ശരിയായി എഴുതിയില്ല 


വാഗ്വിലാസം vaagvilaasaM (nn), 


effective _ speech; അയാളുടെ 
വാഗ്വിലാസങ്ങളില്‍ 
എല്ലാവരും വീണു 
വാഗ്ദാനംചെയ്യ്‌ 
vaagdaanaMceyy@ (൨൧), ~—_—promise; 


Compiled & Edited by Dr.V. Saratchandran Nair 





രാഷ്ട്രീയക്കാര്‍ എപ്പോഴും 
എന്തെങ്കിലും ദാനം 
ചെയ്യുന്നു 


വാഗ്മി യ്‌ (nn), eloquent man; 
അയാള്‍ ഒരു വാഗ്മിയാണ്‌ 


വാഗ്മിത്വം — vaagmitvaM (8), 
eloquence; അയാളുടെ 
വാഗ്മിത്വം എല്ലാവരും 
പ്രശംസിച്ചു 


വാഗ്വാദം vaagvaadaM (nn), verbal 
dispute; അയാള്‍ പലരോടും 
വാഗ്വാദം നടത്തി 


വാങ്ക്‌ vaanka (nn), calling to pray; 
അയാള്‍ വാങ്കു വിളിക്കുന്നു 


വാങ്ങിക്ക്‌ vaannikka (vt), buy; 
അയാള്‍ ഒരു പുസ്തകം 
വാങ്ങിക്കുന്നു 

വാചകം = vaacakaM (nn), word; 
അയാള്‍ ഒരു വാചകം 
പറഞ്ഞു 

വാചാല vaacaala (adj), talking 
much; അവളുടെ മിഴികള്‍ 
വാചാലമായിരുന്നു 


വാചാലത vaacaalata (nn), fluency 
of speech; അയാളുടെ 
വാചാലതയില്‍ അവള്‍ വീണു 


വാചാലന്‍ ലിഷ (nn), talkative 


man; അയാള്‍ ഒരു 
വാചാലനാണ്‌ 
വാച്ച്‌ ശാ (nn), watch; രമ 
വാച്ചു കെട്ടി 
വാച്ച്കെട്ട്‌ vaaccukeTTa (nn,comp), 
wear watch; അവന്‍ 
വാച്ചുകെട്ടുന്നു 


448 


ചോദന 


വാഞ്ഛ 
അയാള്‍ക്ക്‌ 
ജീവിതവാഞ്ഛയില്ലായിരുന്നു 
വാടക ശ്ച (nn), ജസ 
അയാള്‍ വാടകയ്ക്ക്‌ വീടു 
വാങ്ങി 


vaa~cha (nn), desire; 


വാട്‌ vaaTa (vi), fade; പൂക്കള്‍ 
വാടുന്നു 

വാട്ട്‌ vaaTTa (vt), cause to fade; 
ഇല വാട്ടി ഭക്ഷണം 
പൊതിഞ്ഞുകെട്ടി 

വാണം = vaaNaM (nn), kind of 
firecrackers; അയാള്‍ ഒരു 
വാണം തൊടുത്തുവിട്ടു 
വാണിഭം vaaNibhaM (nn), trade; 
അയാള്‍ വാണിഭത്തില്‍ 
ശ്രദ്ധിച്ചു 

വാണിയം vaaNiyaM (nn), 
commerce; അയാള്‍ക്ക്‌ വാണിയ 
ജോലിയായിരുന്നു 

വാണിയൻ vaaNiyan (nn), caste in 
Kerala, (oil mongers); അയാള്‍ 
ഒരു വാണിയനാണ്‌ 

വാതം vaataM (nn), rheumatism; 
അമ്മയ്ക്ക്‌ 
വാതമുണ്ടായിരുന്നു 

വാതകം = vaatakaM = (nn), മട; 


അയാള്‍ വാതകം ശ്വസിച്ചു 
വാതപ്പനി  vaatappani (comp nn), 
rheumatic _ fever; അയാള്‍ക്ക്‌ 
വാതപ്പനി വന്നു 

വാതില്‍പ്പടി vaatilppaTi (nn), door 


sil; അയാള്‍ വാതില്‍പ്പടിയില്‍ 
ചാരിയിരുന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 





449 





വാതില്‍ ഫി അ), 07 
വാതിലില്‍ ആരോ മുട്ടുന്നു 


വാത്ത്‌ vaatta (nn), duck; അയാള്‍ 
ഒരു വാത്തിനെ വാങ്ങി 


വാത്സല്യം ശലഭ്‌ ൫൮), 
fondness; അയാള്‍ക്ക്‌ മക്കളോട്‌ 
വാത്സല്യം തോന്നി 


വാഅ്അല്ലിക്ക്‌ — vaatsallikka (vb), 
fondle; അമ്മ കുട്ടികളെ 
വാഅല്ലിക്കുന്നു 

വാദം = vaadaM_= (൫), argument; 
ജഡ്ജി വാദം കേട്ടു 

വാദി ശമി ൫൩), ഉദി 


അയാള്‍ വാദിയാണ്‌ 
വാദ്ധ്യാര്‍ ഷാദ്‌ (nn), teacher; 
അയാള്‍ എന്റെ വാദ്ധ്യാരാണ്‌ 
വാദ്യ vaadya (adj), pertaining to 
musical instrument; അയാള്‍ 
വാദ്യോപകരണങ്ങള്‍ വാങ്ങി 
വാദ്യം —vaadyaM (nn), musical 
instrument; അയാള്‍ക്ക്‌ 


par mason 
[യാമായിരുന്നു 


വാനം ശമദ്ഥി ൫), ടി 
വാനത്തു പറവകള്‍ പറന്നു 


വാനം ശി (nn), foundation work 
of a building; പുതിയ വീടിന്‌ 
വാനം മാന്തി 


വാനപ്രസ്ഥം vaanapRasthaM (nn), 
third stage of _ life; അവര്‍ 
വാനപ്രസ്ഥത്തിനു പുറപ്പെട്ടു 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





വാനരന്‍ = vaanaran (nn), monkey; 
വാനരനില്‍ നിന്ന്‌ മനുഷ്യന്‍ 
ഉണ്ടായി 

വാപ്പ ശാമ (5), _father; 
അദ്ദേഹം എന്‍റെ വാപ്പയാണ്‌ 
വാമ നമ (adj), pertaining to the 
left; അവര്‍ എന്‍റെ 
വാമഭാഗത്ത്‌ വന്നിരുന്നു 
വാമനന്‍ = vaamanan (nn), dwarf; 
അയാള്‍ ഒരു വാമനനാണ്‌ 
വാമൊഴി vaamoZi (nn), spoken 
language; അയാള്‍ 
വാമൊഴിയില്‍ പറഞ്ഞു 
വായ vaaya (nn), mouth; വായ 
കീറിയ തമ്പുരാന്‍ ഇരയും 
തരും 


വായന യ്മ (nn), reading; 
അയാള്‍ക്ക്‌ 
വായനാശീലമുണ്ടായിരുന്നു 
വായനക്കാരന്‍ —-vaayanakkaaran 
(nn), reader; അയാള്‍ നല്ല 
വായനക്കാരനാണ്‌ 

വായാടി ശ്‌ (nn), talkative 
person; അയാള്‍ വലിയ 
വായാടിയാണ്‌ 

വായിക്ക്‌ ദിര (vt), ജി; 
അയാള്‍ ഒരു പുസ്തകം 
വായിക്കുന്നു 


വായിലാക്ക്‌ vaayilakke (nn), hold 


a thing in mouth; തവള 
ചെറുപ്രാണിയെ ഒറ്റയടിക്ക്‌ 
വായിലാക്കി 

വായു യ (nn), air; ജീവന്‍ 


നിലനിര്‍ത്താന്‍ വായു വേണം 


വായ്‌ vaya (nn), mouth; മുതല 
വായ്‌ തുറന്നു 

വായ്ക്കരി vaaykkari (nn), soaked 
rice placed between lips of a dead body; 


വായ്ക്കരിയിടാന്‍ പോലും 
കഴിഞ്ഞില്ല 

വായ്ക്ക്‌ ശ്മയിഭ (vi), increase; 
വസന്ത കാലത്തില്‍ 
വേലിയില്‍ വര്‍ണ്ണങ്ങള്‍ 
വായ്ക്കുന്നു 

വായ്ത്തല vaayttala (nn), sharp 


edge of a knife; അയാള്‍ വാളിന്‍റെ 
വായ്ത്തല കൊണ്ട്‌ മുറിച്ചു 
വായ്പ 2൬2 
അയാള്‍ എനിക്കു 
തന്നു 


(nn), loan; 
വായ്പ 


വായ്പാട്ട്‌ vaaypaaTTa (nn), vocal 
music; ചെന്പൈ വായ്പാട്ടു 
പാടി 

വായ്പൊളിക്ക്‌ vaaypolikka (vi), 
look with സ്വാതന്ത്ര്യ 
ദിനാചരണ ഉത്സവദിവസം 
പോര്‍വിമാനങ്ങള്‍ ഉയര്‍ന്നു 
പൊങ്ങിയപ്പോള്‍ ജനങ്ങള്‍ 
വായ്പൊളിച്ചിരുന്നു 
വായ്പൊളിച്ച് ഇരിക്ക്‌ 
vaayapoLiccairikka (comp vb), sit with 
mouth wide opened; ആ അത്ഭുതം 
കണ്ട്‌ കുട്ടി വാപൊളിച്ച്‌ 
ഇരിക്കുന്നു 

വാര ശയ (nn), yard; അവള്‍ 
ഒരു വാര തുണി വാങ്ങി 
വാര vaaraM (nn), landlords share of 
the produce പല്‌ 


awe; 


cultivation; 


450 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





പാട്ടക്കാരന്‍ വാരം 
കൊടുത്തു 

വാരം ശ്‌ ൫), യമു 
അയാള്‍ ഒരു വാരം 
കഴിഞ്ഞു മടങ്ങി 

വാരഫലം ശ്ിഘില്ധ്‌ (nn), 
astrological prediction of each day the 
week; അയാള്‍ക്ക്‌ 
വാരഫലത്തിൽ 
വിശ്വാസമുണ്ടായിരുന്നു 
വാരല്‍ ശം്ചി (nn), __ seizing; 
പോലീസുകാര്‍ കടകള്‍ 
റെയ്ഡ്‌ ചെയ്തപ്പോള്‍ 
തൂത്തുവാരല്‍ നടത്തി 

വാരി ശ്‌ ൫൧), long strip of 
bamboo used for thatching binding 
fences; അയാള്‍ ഒരു 


വാരിയെടുത്തു കൊണ്ടുവന്നു 


വാരിക ശിര (nn), ഘടി 
എന്‍റെ കവിത വാരികയില്‍ 
പ്രസിദ്ധീകരിച്ചു 


വാര്‌ vaara (vt), collect with both 
hands; അയാള്‍ ആ മണ്ണു 
വാരി 


വാര്‍ക്ക്‌ ശഷ്ധാിര (vt), pour out 
water from boiled rice or vegetables; 
അമ്മ അരി വാര്‍ക്കുന്നു 
വാര്‍ച്ച ശ്ര (nn), 
രക്തത്തിന്‍റെ വാര്‍ച്ച നിന്നു 


വാര്‍ത്ത vaaRtta (nn), news; 
വാര്‍ത്ത കാട്ടുതീ 
പടര്‍ന്നു 


വാര്‍ദ്ധക്യം vaaRdhakyaM (nn), old 
അയാള്‍ക്ക്‌ 


flow; 


ആ 
പോലെ 


age; 
വാര്‍ദ്ധക്യമാണ്‌ 


വാര്‍പ്പ്‌ സ്ഥാ (nn), big metal 
vessel; അയാള്‍ ആ വാര്‍പ്പ്‌ 
വാങ്ങി 


വാലാട്ടിപ്പക്ഷി 
(adj), tail bird; 
ചിലയ്ക്കുന്നു 


vaalaaTTippak$i 
വാലാട്ടിപ്പക്ഷി 


വാല്‌ vaala (nn), tail; കുരങ്ങന്റെ 
വാല്‌ മുറിഞ്ഞു 


വാല്യക്കാരന്‍ vaalyakkaaran (nn), 
servant; അയാള്‍ ഒരു 
വാല്യക്കാരനാണ്‌ 


വാവല്‍ vaaval (nn), bat; വാവല്‍ 
മരത്തില്‍ തലകീഴായി 
തൂങ്ങിക്കിടക്കുന്നു 


വാവ്‌ vaava (nn), change of the 
moon; വാവു ദിവസം 
അയാള്‍ക്ക്‌ അസുഖം വരുന്നു 


വാവിട്ടുകരയ്‌ vaviTTukarya 
(comp vb), wail; കുട്ടിവല്ലാതെ 
വാവിട്ടു കരയുന്നു 


വാശി ൭5 (nn), 
അയാള്‍ക്ക്‌ 
വാശിയാണ്‌ 


വാശിപിടിക്ക്‌ vaaSipiTikke (vi), 
be adamant; കൊച്ചുകുട്ടികള്‍ 
വാശിപിടിക്കുന്നു 
വാസം ശി 
അയാളുടെ 
അവിടെയാണ്‌ 
വാസന ഡ്മ (nn), അടി; 
അയാള്‍ക്ക്‌ പൂവിന്‍റെ വാസന 
ഇഷ്ടമാണ്‌ 

വാസ്തവ vaastava (adj), pertaining 
അയാള്‍ വാസ്തവ 


obstinacy; 


എപ്പോഴും 


(nn), _ residing; 


വാസം 


to real; 





451 


MALAYALAM ~ ENGLISH DICTIONARY 





വിരുദ്ധമായ ചില കാര്യങ്ങള്‍ 
പറഞ്ഞു 

വാസ്തുവിദ്യ vaastuvidya (nn), art 
of constructing building; അയാള്‍ 
വാസ്തു വിദ്യയില്‍ 
വിശാരദനാണ്‌ 

വാഹനം vaahanaM (nn), vehicle; 
ഞാന്‍ ഒരു വാഹനത്തില്‍ 
കയറി 

വാളരിങ്ങ vaaLrinna (nn), sword 
beans; വാളരിങ്ങ കൊണ്ട്‌ ഒരു 
കറിവച്ചു 

വാള്‍ vaal. (അ), sword; അയാള്‍ 
വാളുകൊണ്ട്‌ വെട്ടി 


വാഴ ശം (nn), plantain tree; 
അയാള്‍ വാഴ നട്ടു 

വാഴപ്പഴം ലീ! (nn), 
മമ; വാഴപ്പഴം ഇവിടെ 
കേരളത്തില്‍ സുലഭമാണ്‌ 
വാഴയ്ക്ക — vaaZyakkaa (nn), 
unriped plantain; വാഴയ്ക്ക 
കൊണ്ടുള്ള കറി 
എനിക്കിഷ്ടമാണ്‌ 


വാഴ്‌ vaaZa (vi), reign; രാജാവ്‌ 
നാടു വാഴുന്നു 


വാഴ്ച ശം (nn), ജിഇ; 
രാജാവിന്‍റെ വാഴ്ച 
അവസാനിച്ചു 

വാഴ്ത്ത്‌ പ (vt), praise; 
അയാളെ എല്ലാവരും 
വാഴ്ത്തി 

വാഴ്വ്‌ ശ്ര (nn), 11% 


വാഴ്വേ മായം 





Compiled & Edited by Dr.V. Saratchandran Nair 





വാറണ്ട്‌ vaaRaNTa (nn), warrant; 
വാറണ്ടില്ലാതെ അറസ്റ്റു 
ചെയ്തു 


വാറ്‌ vaaRa (nn), leather strap; 
അയാള്‍ ഒരു വാറു കെട്ടി 
വികടന്‍ vikaTan (nn), disturber; 
അയാള്‍ ഒരു വികടനാണ്‌ 
വികര്‍ഷണം vikaRSaNaM_ (nn), 
pulling — apart; കാന്തത്തിലെ 
സമാന്ധ്രുവങ്ങള്‍ക്ക്‌ 
വികര്‍ഷണം സംഭവിക്കുന്നു 
വികല vikala (adj), 
വികലമായ 
പെരുമാറ്റമാണയാളുടേത്‌ 
വികസനം —vikasanaM (൭), 
development; വികസനം തേടുന്ന 
മലബാറില്‍ പുതിയ 
തീവണ്ടികള്‍ ഓടിത്തുടങ്ങി 
വികസിക്ക്‌ vikasikka (vi), develop; 
ഈ സ്ഥലം വളരെ 
വികസിച്ചു 

വികസിക്ക്‌ ഡിഷടിരേ (vi), open as a 
flower; പൂക്കള്‍ വികസിക്കുന്നു 


വികസിത vikasita (adj), developed; 


abnormal; 
ഒരു 


അമേരിക്ക ഒരു 
വികസിതരാജ്യമാണ്‌ 
വികസ്വര vikasvara (adj), 
developing; 
വികസ്വരരാജ്യങ്ങളുടെ 


പട്ടികയില്‍ ഭാരതമുണ്ട്‌ 
വികാരം vikaaraM (nn), emotion; 
അയാള്‍ക്ക്‌ പെട്ടെന്ന്‌ 
വികാരമുണ്ടാകുന്നു 


452 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





വികാരി —vikaari_ (nn), സിഖു 
അദ്ദേഹം പള്ളിയുടെ 
വികാരിയാണ്‌ 


വികാസം vikaasaM (nn), expansion; 
നഗരങ്ങള്‍ക്ക്‌ വികാസം 
സംഭവിച്ചുകൊണ്ടിരിക്കുന്നു 


വികൃതം vikRtaM (nn), awkardness; 
ആ ചിത്രം വികൃതമാണ്‌ 
വികൃതം vikRtaM (nn), ugliness; 
അവന്റെ രൂപം വളരെ 
വികൃതമായിരുന്നു 
വികേന്ദ്രീകരണം 
vikeendRiikaraNaM (nn), 
decentralisation, അധികാരത്തിന്റെ 
വികേന്ദ്രീകരണം 
അത്യാവശ്യമാണ്‌ 
വികേന്ദ്രീകരിക്ക്‌ 
vikeendRiikarikka (vt), 
അധികാരം 
വികേന്ദ്രീകരിക്കുന്നു 
വിക്ക്‌ ശര (nn), _ stammering; 
അയാള്‍ക്ക്‌ സംസാരിക്കുമ്പോള്‍ 
വിക്കുണ്ടായിരുന്നു 

വിക്രമം vikRamaM (nn), vailiant 
action; അയാള്‍ പല 
വിക്രമങ്ങളും കാട്ടി 

വിക്രയം  vikRayaM (nn), sale; 
അയാള്‍ സ്വന്തം വിടുള്‍പ്പെടെ 
പലതും വിക്രയം നടത്തി 
വിക്ഷേപം —vikSeepaM (2), 
launching; ഐ.എസ്‌.ആര്‍.ഒ 
റോക്കറ്റ്‌ വിക്ഷേപം നടത്തി 


decentralise; 


വിക്ഷേപിക്ക്‌  vikSeepikka (vt), 
Iaunch; തുമ്പയില്‍ നിന്ന്‌ ഒരു 
റോക്കറ്റ്‌ വിക്ഷേപിച്ചു 
വിക്ഷോഭം —vikSoobhaM 
agitation; ഇവിടെ 
വിക്ഷോഭം നടക്കുന്നു 
വിക്ഷോഭം —vikSoobhaM (൧), 
mental agitation, അവന്‍ കുടുംബ 
പ്രശ്നം കാരണം വല്ലാതെ 
വിക്ഷോഭത്തിലാണ്‌ 
വിഖ്യാതി vikhyaati_ (nn), fame; 
വളരെ വിഖ്യാതി നേടിയ 
പുസ്തകമാണ്‌ ഫാള്‍ ഓഫ്‌ 
എ സ്പാരോ 


വിഗണിക്ക്‌ vigaNikka (vt), ignore; 
അയാള്‍ അവളെ വിഗണിച്ചു 


(nn), 


വലിയ 


വിഗ്രഹം vigRahaM (nn), idol; 
അയാള്‍ വിഗ്രഹത്തില്‍ 
മാലചാര്‍ത്തി 

വിഘടനം —vighaTanaM ൫), 
disintergration: അയാള്‍ 
രാജ്യത്തിന്‍റെ വിഘടനം 
നടത്തി 


വിഘാതം vighaataM (nn), obstacle; 
അയാള്‍ പല വിഘാതങ്ങളും 
സൃഷ്ടിച്ചു 

വിങ്ങ്‌ vinga (vi), sob with pain; 
അവള്‍ 
വിങ്ങിവിങ്ങിക്കരഞ്ഞു 


വിങ്ങ്‌ vinna (vi), swell up; നീരു 
കൊണ്ട്‌ അവളുടെ ദേഹം 
വല്ലാതെ വിങ്ങി 





453 


MALAYALAM -~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





വിചക്ഷണന്‍ — vicak$aNan (nn), 
expert; അയാള്‍ ഒരു 
വിദ്യാഭ്യാസ വിചക്ഷണനാണ്‌ 
വിചാരം vicaaraM (nn), thought; 
താന്‍ മഹാനാണെന്നാണ്‌ 
അയാളുടെ വിചാരം 


വിചാരണ — vicaaraNa (0), 
investigation; പോലീസ്‌ 
സംഭവസ്ഥലത്തെ വിചാരണ 
കഴിഞ്ഞ്‌ തടവുപുള്ളിയെ 
കൊണ്ടുപോയി 

വിചിത്ര vicitRa (adj), wonderful; 
വളരെ വിചിത്രമായ ഒരു 
കഥയാണത്‌ 
വിചിന്തനം 
deliberation; 
അതിവെപ്പറ്റി 
നടത്തി 
വിച്ചേദനം 
cutting റ 
നരകാസുരന്റെ 
വിച്ചേദനം ചെയ്തു 
വിജന — vijana (adj), 
വിജനമായ ഒരു 
ഞാനിരുന്നു 

വിജനത  vijanata (nn), lonliness; 
ഈ വിജനത ഒരു ശാപമാണ്‌ 
വിജയം  vijayaM (nn), 
അയാള്‍ വിജയം നേടി 
വിജയിക്ക്‌ vijayikka (vt), succed; 
ശ്രദ്ധയോടെ നീങ്ങുമ്പോള്‍ 
എവിടെയും വിജയിക്കുന്നു 


vicintanaM — (nn), 
അയാള്‍ 
വിചിന്തനം 


viccheedanaM (nn), 
ശ്രീകൃഷ്ണന്‍ 
ശിരസ്സ്‌ 


lonely; 
സ്ഥലത്ത്‌ 


victory; 





454 


വിജാഗിരി  vijaagiri (nn), hinge; 
ജനലിന്റെ വിജാഗിരി 
ഇളകിപ്പോയി 

വിജാതീയ vijaatiiya (adj), 
belongin; to different caste; 
വിജാതീയന്മാരോട്‌ അയാള്‍ 
സംസാരിച്ചു 


വിജേതാവ്‌ vijectaava (nn), victor; 
അയാള്‍ വിജേതാവാണ്‌ 


വിജ്ഞന്‍ vij~an (nn), intelligent 
man; അയാള്‍ ഒരു നല്ല 
വിജ്ഞനാണ്‌. 

വിജ്ഞാനം —vij~aanaM_— (nn), 
knowledge; വിജ്ഞാനം 
സമ്പാദ്യമാണ്‌ 

വിജ്ഞാപനം  vij~aahanaM (nn), 
announcement; അവിടെ ഒരു 
വിജ്ഞാപനം എഴുതി 
ഒട്ടിച്ചിരിക്കുന്നു 
വിജ്ഞാപനം  vij~aahanaM (nn), 
instruction; സര്‍ക്കാര്‍ 
തെരെഞ്ഞെടുപ്പു വിജ്ഞാപനം 
പുറപ്പെടുവിച്ചു 


വിജേ്ഞേയ vij~eeya (adj), known; 
വളരെ വിജേഞയമായ ഒരു 
ലേഖനമാണത്‌ 


വിട viTa (nn), farewell; അയാള്‍ 
വിട ചൊല്ലി 


വിടകൊള്ള്‌ viTakoLLa (comp vb), 


get oneself dismissed; അയാള്‍ 
വിട കൊള്ളുന്നു 
വിടര്‌ സസ്ഛശ (vi), ടന; 


പൂക്കള്‍ വിടരുന്നു 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





വിടവ്‌ vitava (nn), gap; അയാള്‍ 
വിടവിലൂടെ നുഴഞ്ഞു കയറി 
വിടാതെ viTaatee (adv), without 
leaving; അയാള്‍ അവളെ 


വിടാതെ പിടികൂടി 


വിടുതല്‍ viTutal (nn), release; 
അയാള്‍ക്ക്‌ വിടുതല്‍ ലഭിച്ചു 


വിട്‌ vita (vy), let go; അയാള്‍ 
പക്ഷിയെ വെറുതെ വിട്ടു 


വിട്ടുകളയ്‌ = viTTukalaya (൧. 
abandon; അയാള്‍ ആ 
പക്ഷിയെ വിട്ടുകളഞ്ഞു 


വിട്ട്കൊടുക്ക്‌ viTTakoTukke ൧. 
deliver; തര്‍ക്കസ്ഥലം അയാള്‍ 
ഒടുവില്‍ വിട്ടു കൊടുത്തു 
വിട്ട്‌പോക്‌ —viTTakoTukke 
leave; അയാള്‍ 
സ്ഥലം വിട്ടുപോയി 
വിഡ്ഡി ഫ്ഥാഥല (nn), ഈ 
അയാള്‍ ഒരു വിഡ്ഡിയാണ്‌ 
വിഡ്ഡിത്തം viDDhittaM (nn), 
foolishness; അയാള്‍ ഒരു 
വിഡ്ഡിത്തം പറഞ്ഞു 


(vt), 
ഒടുവില്‍ 


വിഡ്ഡിയാക്ക്‌ viDDhiyaakke (vi), 


make fool 
അയാളെ 
വിഡ്ഡിയാക്കുന്നു 

വിതയ്ക്ക്‌ vitaykke (vt), sow seed; 
വിതയ്ക്കുന്നതു കൊയ്യുന്നു 
വിതരണം —vitaraNaM_ ദ) 
distribution; റേഷനരി വിതരണം 
നിര്‍ത്തി വച്ചു 


of; മറ്റുള്ളവര്‍ 


വെറുതെ 





455 


afl@emsmeesigl  vitaraNaMceyya 
(xt), issue; അംഗങ്ങള്‍ക്ക്‌ 
ലഘുരേഖ വിതരണം ചെയ്തു 
വിതര്‍ക്കം vitaRkkaM (nn), dispute; 
അവര്‍ പല വിതര്‍ക്കങ്ങളും 
പറഞ്ഞു 


വിതറ്‌ ശ്ച 0൧), scatter; 
അയാള്‍ കുറേ പൊടി 
വിതറി 

വിതുമ്പ്‌ vitumba (v1), cry; അവള്‍ 
വിതുസുന്നു 

വിത്തം vittaM fz). ഖല; 


വിത്തത്തിനുവേണ്ടി മനുഷ്യന്‍ 
പാടുപെടുന്നു 


വിത്ത്‌ vita (nn), seed; വയലില്‍ 


വിത്ത്‌ വിതച്ചു 

വിദഗ്ദ്ധ vidagddha (adj), skilful; 
വിദഗ്ധമായ ഒരു 
പണിയാണത്‌ 


വിദഗ്ദ്ധന്‍ vidagddhan (nn), expert; 
അയാള്‍ ഒരു വിദഗ്ദ്ധനാണ്‌ 
വിദൂര viduura (adj), far off, 
വിദൂരമായ ഒരു സ്ഥലത്ത്‌ 
ഞാന്‍ ചെന്നു 

വിദേശം videeSaM (nn), foreign 
country; അയാള്‍ 
വിദേശത്തേയ്ക്ക്‌ പോകുന്നു 
വിദേശി പട്‌ (nn), 
നിങ്ങള്‍ ഇന്ത്യയില്‍ 
വിദേശിയല്ലല്ലോ 
വിദ്യ vidya (nn), 
വിദ്യയാണ്‌ ആയുധം 


foreigner; 
ഒരു 


knowledge; 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





വിദ്യ vidya (nn), wick; അയാള്‍ | വര്‍ഷത്തിനകം 


ഒരു വിദ്യ പ്രയോഗിച്ചു 
വിദ്യാഭ്യാസം —_vidyaabhyaasaM 
(nn), education; ്യാഭ്യാസം 
മൂല്യാധിഷ്ഠിതമായിരിക്കണം 
ളള പന (nn), 
ining education; 
രംഭത്തിന്‌ ഗുരു വന്നു 


വിദ്യാര്‍ഥി vidyaaRthi (nn), student; 


അയാള്‍ ഒരു 
വിദ്യാര്‍ത്ഥിയാണ്‌ 
വിദ്യാലയം —vidyaalayaM (അ, 
school; അത്‌ എന്‍റെ 
വിദ്യാലയമാണ്‌ 
വിദ്യുത്ച്ഛക്തി vidutcchakti (nn), 
electricity; വിദ്യുത്ച്ഛക്തി 
അപകട കാരിയാണ്‌ 

വിദ്വല്‍ ഘി (adj), scholarly; 


വിദ്ധല്‍സദസ്സുകളില്‍ അയാള്‍ 
അലഞ്ഞു നടന്നു 


വിദ്വാന്‍ ഡേ (nn), scholar; 
അയാള്‍ ഒരു വിദ്വാനാണ്‌ 


വിദ്വേഷം vidvee$aM (nn), contempt; 


വിദ്വേഷമുള്ളിടത്ത്‌ 
സ്‌നേഹമില്ല 

വിദ്വേഷിക്ക്‌ —vidveesikka (൧, 
despise with extreme _ contempt; 
അയാള്‍ എല്ലാവരോടും 
വിദ്വേഷിക്കുന്നു 

വിധം സിമി (൧൧0. manner; 
അയാള്‍ ആ വിധം പറഞ്ഞു 
വിധവ —vidhava (nn), widow; 
വിവാഹം കഴിഞ്ഞ്‌ രണ്ടു 


അവള്‍ 
വിധവയായി 
വിധാതാവ്‌ vidhaataava (nn), god, 
(creator); അദ്ദേഹം 
വിധാതാവാണ്‌ 
വിധായക vidhaayaka (adj), ruling; 
ഈശ്വരന്‍ വിധായകമായ 
ശക്തിയാണ്‌ 
വിധി 00% (nn), judgement; 
അയാള്‍ വിധി കാത്ത്‌ 
ഇരുന്നു 
വിധി vidhi (nn), ഖം; അവന്‌ 
വിധിയില്‍ വിശ്വാസമില്ല 
വിധിക്ക്‌ vidhikka ൮൮. sentence; 





അയാളെ തടവു ശിക്ഷയ്ക്കു 
വിധിച്ചു 


വിധു — vidhu അ, നാസു 
ശരത്ക്കാലത്തിലെ വിധു 
സുന്ദരനാണ്‌ 

വിധേയ videeya (adj), obedient; 
വിധേയമായ ഒരു 
മനസ്സാണവന്റേത്‌ 

വിധേയന്‍ vidheeyan (nn), obedient; 
അയാള്‍ എന്നും 
വിധേയനാണ്‌ 

വിധ്വംസക  vidhvaMsaka (adj), 
subversive; വിധ്വംസക 


പ്രവര്‍ത്തനങ്ങളില്‍ അയാള്‍ 
മുഴുകി 
വിധ്വംസനം 
annihilation; 
പ്രവര്‍ത്തന 
വിധ്വംസനമായിരുന്നു 


vidhvaasanaM (nn), 
അയാളുടെ 
രീതി 


456 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





വിന vina (nn), misfortune; താന്‍ 
ചെയ്തത്‌ തനിക്കു തന്നെ 
വിനയായി 

വിന്രമ vinamRa (adj), with head 
bending down; അവള്‍ വിന്റമ 
മുഖിയായി നിന്നു 

വിനയം vinayaM (nn), modesty; 
അയാള്‍ വിനയം ഭാവിച്ചു 
വിനാശം vinaaSaM (nn), destruction; 
അയാള്‍ വിനാശത്തെ തടഞ്ഞു 
വിനിമയം — vinimayaM 
exchange; അയാള്‍ 
വിനിമയം ചെയ്തു 
വിനിയോഗം viniyoogaM (nn), use; 
അവന്‍ ആ അവസരം 
വിനിയോഗം ചെയ്തില്ല 
വിനിര്‍ഗമിക്ക്‌ viniRggamikke (v1), 
അവന്‍ സഭയില്‍ 


(nn), 
പണം 


go out; 

നിന്നും വിനിര്‍ഗമിച്ചു 
വിനീത — viniita (adj), humble; 
അവന്‍ ഒരു വിനീത 
വിദ്യാര്‍ഥിയാണ്‌ 


വിനീതന്‍ viniitan (nn), humble man; 
അയാള്‍ വളരെ വിനീതനാണ്‌ 


വിനോദം vinoodaM (nn), 
amusement; അവള്‍ പല 
വിനോദങ്ങളില്‍ ഏര്‍പ്പെട്ടു 
വിന്യസിക്ക്‌ —vinyasikka ൮, 
arrange; ആ കല്ലുകള്‍ 
മനോഹരമായി 
വിന്യസിക്കുന്നു 

വിന്യാസം vinyaasaM — (nn), 
arrangement; അതിന്‍റെ 


വിന്യാസം മനോഹരമാണ്‌ 


വിപണനം vipaNanaM (nn), trade; 
വിപണനത്തിനുള്ള 
സാധ്യതകള്‍ 
കുറവാണ്‌ 
വിപണി vipaNi (nn), market place; 
അയാള്‍ വിപണികളില്‍ 
സാധനങ്ങള്‍ വിർക്കുന്നു 
വിപണിസ്ഥലം vipaNisthalaM 
(nn), ലി; വിപണിസ്ഥലത്ത്‌ 
എപ്പോഴും ബഹളം തന്നെ 
വിപരീത vipariita (adj), opposite; 
വിപരീത ധ്രുവങ്ങളില്‍ അവര്‍ 
ജീവിക്കുന്നു 


ഇപ്പോള്‍ 


വിപല്‍ vipal (adj), pertaining to 
danger; ഒരു വിപൽ 
സന്ദേശമാണ്‌ എനിക്കു 
പറയാനുള്ളത്‌ 

വിപുല vipula (adj), extensive; 
വിപുലമായ വായനയുടെ 
അഭാവമാണ്‌ ഇപ്പോള്‍ 
നേരിടുന്നത്‌ 


വിപ്രതിപത്തി ശം (nn), 
disgust; അയാള്‍ക്ക്‌ ആ 
വിഷയത്തോട്‌ വിപ്രതിപത്തി 
തോന്നി 

വിപ്ലവം viplavaM (nn), revolution; 
അവര്‍ ഒരു വിപ്ലവം 
ജയിച്ചു 

വിഫലമായ viphalamaaya (adj), 
fruitless; അയാള്‍ വിഫലമായ 
ചില ശ്രമങ്ങള്‍ നടത്തി 
വിഭജനം vibhajanaM (nn), partition; 
വിഭജനത്തിനുശേഷം അവര്‍ 
ഇന്ത്യയിലേക്ക്‌ വന്നു 





457 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





വിഭജിക്ക്‌ vibhajikka (v1), divide; 
രാജ്യത്തെ പലതായി 
വിഭജിക്കുന്നു 

വിഭവം vibhavaM (nn), substance; 
അയാള്‍ വിഭവങ്ങള്‍ നിരത്തി 
വിഭാഗം vibhaagaM (nn), division; 
ആ വിഭാഗത്തില്‍പ്പെട്ട 
പുസ്തകങ്ങള്‍ ഇവിടെയില്ല. 


വിഭാഗിക്ക്‌ vibhaagikke (vt), divide; 


രാജ്യത്തെ പലതായി 
വിഭാഗിക്കാം. 

വീഭാഗീയ —vibhaagiiya (24). 
sectarial; വിഭാഗീയ 
ചിന്താഗതികള്‍ 
അവസാനിപ്പിക്കണം. 

വിഭിന്ന vibhinna (adj), different; 
വിഭിന്ന സ്ഥലങ്ങളിലുള്ള 
മനുഷ്യര്‍ ഇവിടെ വരുന്നു. 
വിഭ്രമം vibRamaM (nn), 
embarrassment; അയാളുടെ 
വിഭ്രമം കണ്ട്‌ ഞാന്‍ 
ശ്രദ്ധിച്ചു. 

വിഭ്രാന്തി vibhRaanti (nn), 
hallucination; അയാള്‍ക്ക്‌ 
എപ്പോഴും വിഭ്രാന്തിയാണ്‌. 
വിമത vimata (nn), rebel; വിമത 
പക്ഷത്തു നിന്നു ചിലര്‍ 
ഇങ്ങോട്ടു വന്നു. 

വിമര്‍ശനം vimaRSanaM (nn), 
criticism; ആ വിമര്‍ശനം 
പലര്‍ക്കും ഇഷ്ടപ്പെട്ടില്ല. 
വിമര്‍ശകന്‍ vimaRSakan (nn), 
critic; വിമര്‍ശകന്‍ 


സത്യസന്ധമായി വിമര്‍ശിച്ചു. 


വിമല 


vimala (adj), ഉമ്മു 
വിമലമായ ഹൃദയമാണ്‌ 
അവളുടേത്‌ 


വിമാനം vimaanaM (nn), aeroplane; 
അയാള്‍ വിമാനം പറത്തി 


വിമാനത്താവളം 
(nn), airport; 
ഇവിടെ 


vimaanattaaval.aM 
വിമാനത്താവളം 

നിന്ന്‌ വളരെ അകലെയാണ്‌ 
വിമുക്ത vimukta (adj), released; 
വിമുക്തഭടന്മാര്‍ക്ക്‌ പല 
ആനുകൂല്യങ്ങളും ഉണ്ട്‌. 
വിമുക്തനാക്‌ vimuktanaake (vb), 
feel relieved; ആ അടിമത്തത്തില്‍ 
നിന്ന്‌ വിമുക്തനാവാന്‍ 
അയാള്‍ക്കു കഴിഞ്ഞില്ല 





വിമുഖ vimukha (adj), disgusted; 
അയാളുടെ വിമുഖമായ 
പ്രവൃത്തി ആര്‍ക്കും 
ഇഷ്ടപ്പെടില്ല 

വിമോചനം vimoocanaM (nn), 
liberation; വിമോചനം 
ആഗ്രഹിക്കുന്ന മനുഷ്യര്‍ 
ജയിലറകളില്‍ ഉണ്ട്‌ 

വിമ്മിട്ടം = vimmiTTaM ൧), 
difficulty of breathing; അയാള്‍ക്ക്‌ 
വിമ്മിട്ടം അനുഭവപ്പെട്ടു 
വിയര്‍ക്ക്‌ viyaRkka (vi), sweat; 
അയാള്‍ക്ക്‌ ശരീരമെല്ലാം 
വിയര്‍ക്കുന്നു. 

വിയര്‍പ്പ്‌ viyaRppa (nn), 


perspiration; അയാളുടെ ശരീരം 
മുഴുവന്‍ വിയര്‍പ്പാണ്‌. 


458 


MALAYALAM - ENGLISH DICTIONARY 


വിയോഗം 


viyoogaM അ, 
separation, അവന്റെ വിയോഗം 
എല്ലാവരേയും ദുഃഖിപ്പിച്ചു. 


വിയോജിക്ക്‌ —viyoojikka (nn), 
disagree; അയാള്‍ ആ 
അഭിപ്രായത്തോട്‌ 
വിയോജിച്ചു. 


വിര vira (nn), worm; മണ്ണിലൂടെ 
വിരകള്‍ ഇഴഞ്ഞു നടക്കുന്നു 
വിരക്തി virakti (nn), aversion; 
അവന്‌ ജീവിതത്തോട്‌ 
വിരക്തിതോന്നി. 

വിരചിക്ക്‌ viracikka (vt), make; 
അവന്‍ ഒരു പുതിയ കവിത 
രചിച്ചു 

വിരട്ട്‌ സന്ന (nn), _ frighten; 
അവനെ വിരട്ടാന്‍ അയാള്‍ 
ശ്രമിച്ചു. 


വിരല്‍ — viral ൭), അള 
വിരലില്‍ മോതിരം 
അണിഞ്ഞു 

വിരസത ശ്രമ (nn), dislike; 


അയാള്‍ക്ക്‌ വിരസത തോന്നി 
വിരഹം virahaM (nn), separation of 


husband and —_ wife; യക്ഷന്‍ 
വിരഹം അനുഭവിച്ചു. 
വിരളമായി viraLamaayi (adv), 
rarely; വളരെ വിരളമായി 
മാത്രം അയാള്‍ ഇവിടെ 
വരുന്നു. 

വിരാമം  viraamaM (nn), stop; 
അയാള്‍ യുദ്ധത്തിനു 
വിരാമമിട്ടു. 


Compiled & Edited by Dr.V. Saratchandran Nair 





459 





വിരിപ്പ്‌ virippa (nn), bed sheet; 


അയാള്‍ കട്ടിലില്‍ ഒരു 
വിരിപ്പ്‌ വിരിച്ചു 

വിരിയ്‌ viriya (vi), blossom; ഒരു 
പൂ വിരിയുന്നു 


വിരുതന്‍ virutan (nn), skilful person; 
അവന്‍ വലിയ വിരുതനാണ്‌. 


വിരുത്‌ — viruta (nn), dexterity; 
അയാള്‍ ഒരു വിരുതു കാട്ടി 
വിരുദ്ധ viruddha (adj), contrary; 
അയാള്‍ വിരുദ്ധമായ ചില 
കാര്യങ്ങള്‍ പറഞ്ഞു. 


വിരുന്ന്‌ സ്ബന്ന (nn), 49% 
വിരുന്നിന്‌ എല്ലാവരും 
വന്നിരുന്നു 

വില ഡിം (nn), price; ആ 
വടട വില 
നൂറുരൂപയാ, 

വിലകുറഞ്ഞ vilakuRa~~a (adj), 
cheap; വിലകുറഞ്ഞ 
വസ്തുക്കള്‍ കൊണ്ട്‌ 


നിര്‍മ്മിച്ചതായിരുന്നു ആ വീട്‌ 
വിലയേറിയ  vilayceRiya (adj), 
expensive; അയാള്‍ വിലയേറിയ 
ഒരു ആഡംബര കാര്‍ വാങ്ങി 


വിലയേറിയ  vilayeeRiya (adj), 
precious; വിലയേറിയ ഒരു 
ജീവനാണ്‌ അതിന്‌ 
പ്രതിഫലമായി 
കൊടുക്കേണ്ടിവന്നത്‌ 
വില്ലന്‍ചുമ ഡിം (8), 
whooping വേളി; വില്ലന്‍ 
ചുമകൊണ്ട്‌ കുട്ടി 
കഷ്ടപ്പെടുന്നു 


MALAYALAM - ENGLISH DICTIONARY 


വില്ല്‌ villa (nn), bow; 
വില്ലു കുലച്ചു 
വിവരമുള്ള vivaramuLLa (adj), 
knowledgable; 
പലകാര്യങ്ങളെപ്പറ്റിയും 
വിവരമുള്ള ഒരാളായിരുന്നു 
അദ്ദേഹം 


വിവരിക്ക്‌ സിര (൧, narrate; 


രാമന്‍ 


ഞാന്‍ ഒരു കഥ 
വിവരിക്കുകയാണ്‌ 
വിവാഹം vivaahaM (nn), marriage; 
വിവാഹം സ്വര്‍ഗ്ഗത്തില്‍ 
നടക്കുന്നു 

വിവാഹച്ചടങ്ങ്‌ — vivaahccaTanna 
(nn), marriage ceremony; ഞാന്‍ ഒരു 
സുഹൃത്തിന്റെ 
വിവാഹച്ചടങ്ങില്‍ 
പങ്കെടുത്തു 

വിശക്ക്‌ viSkka (vi), be hungry; 
അവന്‌ നന്നായി 
വിശക്കുന്നുണ്ട്‌ 

വിശപ്പ്‌ 55 (nn), hunger; 


എനിക്ക്‌ വല്ലാത്ത വിശപ്പു 
തോന്നി 

വിശറി visaRi (nn), fan; 
വിശറികൊണ്ട്‌ വീശുന്നു 
വിശാലമായ 
wide; 
മൈതാനമാണിത്‌ 
വിശാലമായ viSaalamaaya (adj), 
broad; വളരെ വിശാലമായ 
മനസ്സാണ്‌ അവന്റേത്‌ 


അമ്മ 


viSaalamaaya (adj), 
വിശാലമായ 


Compiled & Edited by Dr.V. Saratchandran Nair 


വിശ്രമം viSRamaM (nn), സട 
ജോലി ചെയ്യുന്നവര്‍ക്ക്‌ 
വിശ്രമം ആവശ്യമാണ്‌ 
വിശ്വസിക്ക്‌ —viSvasikka ൨൧. 
believe; ആരെയെങ്കിലും 
ഒരാളെ വിശ്വസിക്കണ്ടേ 
വിശ്വസ്തനായ 
(adj), honest; 
വിശ്വസ്തനായ 
രാജാവായിരുന്നു 
വിശ്വാസം viSvaasaM (nn), belief; 
അയാള്‍ക്ക്‌ ആരെയും 
വിശ്വാസ മില്ലായിരുന്നു 
വിഷം 5൭ (nn), poison; മദ്യം 
വിഷമാണ്‌ 
വിഷമിക്ക്‌ —visamikka (vi), be 
worried; ജീവിതത്തില്‍ ഏറെ 
വിഷമിച്ചിട്ടുള്ളവനാണ്‌ 
അയാള്‍ 

ചിക viSuucika (nn), cholera; 
വിഷൂചിക ബാധിച്ച്‌ 
കുറേകുട്ടികള്‍ മരിച്ചു 
വിസ്തീര്‍ണ്ണം visatiiRNNaM (nn), 
area; ആ സ്ഥലത്തിന്‍റെ 
വിസ്തീര്‍ണ്ണം എനിക്കറിയില്ല 





viSvasthanaaya 
ഹരിശ്ചന്ദ്രന്‍ 
ഒരു 


വിളക്ക്‌ ഡ്ച്ര (nn), _ lamp; 
കറണ്ടുപോയി, വിളക്കു 
കത്തിക്കൂ 

വിളയ്‌ vilaya (vi), get ripe; 


മരത്തില്‍ കായ്കള്‍ വിളഞ്ഞു 


വിളര്‍ച്ച vilaRcca (nn), anaemia; 
വിളര്‍ച്ച ബാധിച്ച മുഖം 
കാരണം മഞ്ഞളിച്ചു 
കാണുന്നു 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





=< nl 


വിളവ്‌ ഷക (nn), ജല; 
ഇക്കൊല്ലത്തെ വിളവ്‌ വളരെ 
മോശമാണ്‌ 

വിളിക്ക്‌ ടേ (v1), call; ആരോ 
എന്നെ വിളിക്കുന്നു 

വിഴുങ്ങ്‌ സമ്മ (vi), swallow; 
രാമന്‍ പഴം വിഴുങ്ങുന്നു 


വിറക്‌ viRaka (nn), fire wood; 
വിറക്‌ ഇവിടെ കിട്ടാന്‍ 
വളരെ ബുദ്ധിമുട്ടാണ്‌ 
വിറയ്ക്ക്‌ viRykke (vi), സം; 
അയാളുടെ ശരീരം 
തണുപ്പുകൊണ്ട്‌ വിറച്ചു 
വീക്കം viikkaM (nn), swelling; 
ശരീരത്തിന്‍റെ വീക്കം കൂടി 
വരുന്നു 

വീങ്ങ്‌ —viinna ൮൮), ബി; 
അസുഖം കൊണ്ട്‌ കുട്ടിയുടെ 
മുഖമെല്ലാം വീങ്ങി 
വീടുപണി —viiTupaNi_— (nn), 
construction 00; അയാള്‍ 
വീടുപണി ചെയ്യുന്നു 

വീട്‌ viiTa (nn), house; വീട്ടില്‍ 
ആരും ഉണ്ടായിരുന്നില്ല 
വീണ്ടും viiNTuM (adv), മമ്മ; 
അയാള്‍ വീണ്ടും വീണ്ടും 
ചോദിച്ചു 

വീതം സിധ്‌ അ, ഒ; 
നൂറുരൂപ വീതം 
ഓരോരുത്തര്‍ക്കും വീതിച്ചു 
നല്‍കി 








461 


വീതി viiti (nn), breadth; വീതി 
കൂടിയ ഒരു മുറിയാണ്‌ 
എനിക്കു വേണ്ടത്‌ 

വീപ്പ viippa (nn), barrel; ഒരു 
വീപ്പയില്‍ കുറെ സാധനങ്ങള്‍ 
നിറച്ചു 

വീര്‍ക്ക്‌ പധ്ധര (vi), ഖി; 
ശരീരം മുഴുവന്‍ വീര്‍ക്കുന്നു 
വീഴ്‌ viiZa (vi), fall; മേശപ്പുറത്ത്‌ 
നിന്ന്‌ പാത്രം താഴെ വിഴുന്നു 
വീഴ്‌ viiza (vi), fall down; അവന്‍ 
മുറ്റത്ത്‌ വീണു 

വൃക്ക VRKka (nn), kidney; രക്തം 


ശുദ്ധീകരിക്കുകയാണ്‌ 
വൃക്കകളുടെ ധര്‍മ്മം 

വൃണം ശ്ച (nn), wound; 
മനസ്സിലേറ്റ വൃണം 
മായ്ക്കാന്‍ പ്രയാസമാണ്‌ 
വൃത്തം vRattaM (nn), circle; 
ബോര്‍ഡില്‍ ചോക്കുകൊണ്ട്‌ 
ഒരു വൃത്തം വരച്ചു 

വൃത്തം സ്രീ ൫൩), meter; 
കവിതയുടെ 
താളനിയമങ്ങളാണ്‌ വൃത്തം 
വൃത്തികെട്ട vRattikeTTa (adj), 


dirty; വൃത്തികെട്ട പെരുമാറ്റം 
കൊണ്ടാണ്‌ അയാളെ 
എല്ലാവരും വെറുത്തത്‌ 


വൃത്തിയാക്കല്‍ —_vRattiyaaKKal 
(nn), cleaning; രാവിലെ തന്നെ 
വീടു മുഴുവന്‍ 


വൃത്തിയാക്കല്‍ കഴിഞ്ഞു 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 








വൃത്തിയുള്ള vRattiyuLLa (adj), 
clean; ആ als വളരെ 
വൃത്തിയുള്ളതായിരുന്നു 


വൃഷണം ശബ (nn), testicle; 
വൃഷണത്തെ ബാധിക്കുന്ന ഒരു 
രോഗം പ്രത്യുല്‍പ്പാദനത്തെ 
ബാധിക്കും 


വെച്ചുകെട്ട്‌ veccukeTTa (comp vb), 
tie with medicine; രാജന്‍ വെച്ചു 
കോട്ടന്‍ കെട്ടുന്നു 
വെഞ്ചാമരം ve~caamaraM (nn), 
royal fan made of hair of white chamari 
deer, ഉത്സവത്തിന്‌ ആലവട്ടവും 
വെഞ്ചാമരവും ഉണ്ട്‌ 
വെടിനിര്‍ത്ത്‌ veTiniRtta (vi), cease 
fire; ഇരു രാജ്യങ്ങളും വെടി 
നിര്‍ത്താന്‍ തയ്യാറായി 
വെടിയുണ്ട veTiyuNTa (nn), bullet; 
തോക്കില്‍ നിന്ന്‌ വെടിയുണ്ട 
ചീറി പാഞ്ഞു 


വെടിവെക്ക്‌ സിര (vt), shoot; 


ആ പക്ഷിയെ അയാള്‍ 
വെടിവെച്ചു 

വെട്ടിക്കുറയ്ക്ക്‌ veTTikkuRaykko 
(v1), cut short; പഴയ 
നികുതികളെല്ലാം 


വെട്ടിക്കുറയ്ക്കാൻ സര്‍ക്കാർ 
തീരുമാനിച്ചു 


വെണ്ടയ്ക്ക veNTayakka (nn), 
ladys finger; അമ്മ വെണ്ടയ്ക്ക 


അരിയുന്നു 


വെന്തിങ്ങ ventinna (nn), worn by a 
christian man around the neck tied to a 


thread; തോമസ്‌ വെന്തിങ്ങ 
ഇട്ടിരുന്നു 

വെല്ലുവിളിക്ക്‌ velluviLikka (vt), 
challenge; തന്നെ ജയിക്കാന്‍ 
ആരെങ്കിലുമുണ്ടോ എന്ന്‌ 


അയാള്‍ വെല്ലുവിളിച്ചു 
വെളിക്കെറങ്ങ്‌ 
(comp vb), രേ; 
വെളിക്കെറങ്ങാന്‍ പോയി 
വെളുത്ത veLutta (adj), white; 
കറുത്തപശു വെളുത്ത പാലു 
തരുന്നു 

വെള്ളം ചി ദ), ഡേ 
മനുഷ്യന്‌ അത്യാവശ്യമായ 
ഒരു വസ്തുവാണ്‌ ey 0 
വെള്ളച്ചാട്ടം veLLaccaTTaM (nn), 


veLikkeRanna 
കുട്ടി 


waterfall; ഇത്‌ 
പ്രകൃതിദത്തമായ 
വെള്ളച്ചാട്ടമാണ്‌ 
വെള്ളപ്പൊക്കം —_ vel. LappokkaM 
(nn), flood; ഇക്കഴിഞ്ഞ 
വെള്ളപ്പൊക്കത്തിലാണ്‌ 
ഇത്രയേറെ നാശനഷ്ടങ്ങള്‍ 
സംഭവിച്ചത്‌ 

വെള്ളരിക്ക —veLLarikka (nn), 
cucumber; വെള്ളരിയ്ക്ക 


ഒന്നിന്‌ എത്രയാണ്‌ വില? 


വെള്ളി velli (nn), silver; വെള്ളി 
വെളുത്ത നിറമുള്ള 
ലോഹമാണ്‌ 

വെള്ളിയാഴ്ച veLLiyaaZcca (nn), 
Friday; വെള്ളിയാഴ്ച 10 നും 
"1 നും ഇടയ്ക്കാണ്‌ 
വിവാഹമുഹൂര്‍ത്തം 


462 


MALAYALAM - ENGLISH DICTIONARY 


വെളെളഴുത്ത്‌ veLLaZutta (nn), be 


affected by cataract; അയാള്‍ക്ക്‌ 
വെളെളഴുത്തുണ്ടായിരുന്നു 
വെറുക്ക്‌ —veRukke (vi), മല; 
രാജനെ എല്ലാവരും 
വെറുക്കുന്നു 
വെറുപ്പുളവാക്കുന്ന 
veRuppuLavaakkunna (24), cause 
dislike; അയാളുടെ ഭാവവും 
നോട്ടവും 
വെറുപ്പുളവാക്കുന്നതായിരു 
ന്നു 

വേഗത veegata (nn), speed; നല്ല 
വേഗതയിലായിരുന്നു 
കാറോടിച്ചിരുന്നത്‌ 
വേശത്തിലുള്ള veegattiluLLa 


(adj), fast; വേഗത്തിലുള്ള ഓട്ടം 
കൊണ്ട്‌ തളര്‍ന്നുപോയി 
വേച്ചുവേച്ച്‌നടക്ക്‌ 
veecuveecunaTakka (comp vb), walk 
with faltering steps; അയാള്‍ 
വേച്ചുവേച്ചു നടക്കുന്നു 

വേട്ട veeTa (nn), hunting; അയാള്‍ 
വേട്ട കഴിഞ്ഞ്‌ മടങ്ങി വന്നു 
വേട്ടക്കാരന്‍ veeTTakkaaran (nn), 
hunter; വേട്ടക്കാരന്‍ വേട്ടയ്ക്കു 
പോകുന്നു 


വേണ്ടത്ര veeNTatRa (adj), sufficient; 


വേണ്ടത്ര ഭക്ഷണം കിട്ടാതെ 
എത്രയോപേര്‍ മരിക്കുന്നു 


വേണ്ടി veeNTi (in), for, രമേശ്‌ 
എനിക്കുവേണ്ടി അതു 
ചെയ്തുതന്നു 


Compiled & Edited by Dr.V. Saratchandran Nair 








വേദനയുള്ള veedanayuLLa (adj), 
painful; വളരെ വേദനയുള്ള 
കാര്യമാണത്‌ 


വേദനിക്ക്‌ vedanikka (nn), pain; 
ശക്തമായ അടികൊണ്ട്‌ 
എനിക്കു വല്ലാതെ വേദനിച്ചു 
വേനല്‍ക്കാലം veenalkkaalaM (nn), 
summer; വേനല്‍ക്കാലത്ത്‌ 
ചെടികള്‍ ഉണങ്ങിപ്പോകുന്നു 

വേ, 
വേ, 


വട (nn), neem tree; 
ഒരു ഓഷധസസ്യമാണ്‌ 


വേര്‌ veera (nn), root; മരത്തിന്‍റെ 
വേര്‌ മുറിഞ്ഞു 


വേര്‍പെട്‌ veeRpeTa (vi), depart; 
നല്ല ബന്ധം നമുക്കൊരിക്കലും 
വേര്‍പെടുത്താനാവില്ല 


വേര്‍പെടുത്ത്‌ veeRpeTutta (nn), 
separate; സയാമീസ്‌ ഇരട്ടകളെ 
വേര്‍പെടുത്തി 

വേലക്കാരന്‍ —veelakkaaran (nn), 
servant; വേലക്കാരന്‍ വേല 
ചെയ്യുന്നു 

വേലക്കാരി veelakkaari (nn), maid 
servant; വേലക്കാരി പാചകം 
ചെയ്യുന്നു 

വേലി veeli (nn), fence; വീടിനു 
ചുറ്റും ഒരു വേലികെട്ടി 


വേലിയിറക്കം veeliyiRakkaM 
(nn), low tide; വേലിയിറക്കം 
കഴിഞ്ഞാല്‍ മീന്‍പിടിക്കാം 


വൈകി vaikippooya (adj), 
Jate; ക്കൂളില്‍ എത്താന്‍ 
വൈകിപ്പോയ കുട്ടികളെ 


അധ്യാപകന്‍ ശാസിച്ചു 


MALAYALAM - ENGLISH DICTIONARY 


വൈദഗ്ധ്യമില്ലാത്ത 
vaidagdhyamillaatta (adj), _unskillful; 
അയാള്‍ ഒരു 


വൈദഗ്ധ്യമില്ലാത്ത ഡോക്ടര്‍ 
ആണ്‌ 
വൈദഗ്ധ്യമുള്ള vaidgdhyamuLLa 


(adj), skillful; വൈദഗ്ധ്യമുള്ള 
ഡോക്ടർ രോഗിയെ 
പരിശോധിക്കുന്നു 

വൈദ്യുതവിളക്ക്‌ 

vaidyutaviLakka > ne electric lamp: 
വൈദ്യുത ക്കില്‍ നിന്ന്‌ 
വളരെ നേരിയ പ്രകാശം 


മാത്രമേ വരുന്നുള്ളു 


വൈദ്യുതി vaidyuti (nn), electricity; 
അവരുടെ ഗ്രാമത്തില്‍ ഇതു 


വരെയും വൈദ്യുതി 
എത്തിയിട്ടില്ല 

വ്യക്തിത്വം —vyaktitvaM ൫), 
personality; അയാളുടെ 
വ ൃക്തിത്വത്തെ ചോദ്യം 
ചെയ്തത്‌ 
അയാള്‍ക്കിഷ്ഠപ്പെട്ടില്ല 
വ്യക്തമായ —vyaktamaaya (adj), 


clear; വ്യക്തമായ തെളിവുകള്‍ 


ഇല്ലാത്തതുകൊണ്ട്‌ കേസ്‌ 
തള്ളിക്കളഞ്ഞു 

വ്യത്യസ്തമായ —_vyatyastamaaya 
(adj), different; വളരെ 
വ്യത്യസ്തമായ ഒരു 


കഥയാണ്‌ ഞാന്‍ പറയാന്‍ 
പോകുന്നത്‌ 


വ്യവസായി 
merchant; 


vyavasaayi 
അയാള്‍ 


(nn), 
ഒരു 


Compiled & Edited by Dr.V. Saratchandran Nair 





വ്യവസായിയുടെ 
മകനായിരുന്നു 


വ്യവസ്ഥ vyavastha (nn), condition; 
എല്ലാ വ്യവസ്ഥകളും 
അംഗീകരിച്ചാല്‍ മാത്രമേ 
വരാന്‍ പറ്റൂ 


വ്യസനിക്ക്‌ സിര (vi), pity; 
മധുവിന്റെ പരാജയത്തില്‍ 
എനിക്കു വ്യസനമുണ്ട്‌ 
വ്യാകരണം —vyaakaraNaM (nn), 
grammar; വ്യാകരണമില്ലാത്ത 
ഭാഷയില്ല, 
വ്യാപാരം 
business; 
വ്യാപാരമെല്ലാം 
തകര്‍ന്നു 


vyaapaaraM (8), 
അയാളുടെ 
പെട്ടെന്നു 


വ്യാപിക്ക്‌ vyaapikko (nn), spread; 
പുക വീടു നിറയെ 
വ്യാപിച്ചു 

വ്യാഴാഴ്ച — vyaZaaZca (nn), 
thursday; വ്യാഴാഴ്ച രാത്രിയില്‍ 
നമ്മളിവിടുന്ന്‌ പുറപ്പെടും 
ശംഖ്‌ = SaMkha അ), മേഖ 
ശ്രീകൃഷ്ണന്‍ ശംഖ്‌ വിളിച്ചു 


ശകാരിക്ക്‌  Sakaarikka (vt), scold: 


അമ്മ രാധയെ എപ്പോഴും 
ശകാരിക്കുന്നു 
ശക്തിഹീനമാക്‌ —Saktihiinamaake 
(vt), paralyze; അദ്ദേഹത്തിന്‍റെ 
ഞരമ്പുകളെല്ലാം 
ശക്തിഹീനമായിത്തീര്‍ന്നു 
ശങ്കിക്ക്‌ Sankikka (vr), മടിയ; 
അവള്‍ വാതില്‍പ്പടിക്കല്‍ 
ശങ്കിച്ചുനിന്നു 


464 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ശ്ര്രു SatRu (nn), enemy; അവര്‍ 
രണ്ടുപേരും ബദ്ധശത്രുക്കളാണ്‌ 
ശനിയാഴ്ച ഡൃ (അ), 
saturday; ശനിയാഴ്ച അയാള്‍ 
ഇവിടെ എത്തും 

ശമ്പളം SambaLaM (nn), salary; 
ആദ്യത്തെ മാസത്തെ ശമ്പളം 
കിട്ട്‌ 


ശപഥംചെയ്യ്‌ SapthaMceyya ൨൧, 


take oath; താന്‍ ഒരിക്കലും 
പക്ഷിയെ 
വിട്ടുകൊടുക്കില്ലെന്ന്‌ 
നായകന്‍ ശപഥം ചെയ്തു 
ശപിക്ക്‌ —Sapikka (vt), ബജ; 
ദൂര്‍വ്വാസാവ്‌ ശകുന്തളയെ 
ശപിക്കുന്നു 

ം SabdaM = (nn), _nooise; 
വാഹനങ്ങളുടെ ശബ്ദംകൊണ്ട്‌ 
മറ്റൊന്നും കേള്‍ക്കാന്‍ 


പറ്റിയില്ല 
ശബ്ദം Sabdam (nn), sound; ഞാന്‍ 


യാതൊരു ശബ്ദവും 
കേള്‍ക്കുന്നില്ല 

ശബ്ദായമായ Sabdaayamaaya (adj), 
noisy; ശബ്ദായമായ 
അന്തരീക്ഷത്തെ 


നിശബ്ദമാക്കാന്‍ അയാള്‍ക്കു 
കഴിഞ്ഞു 

ശരല്‍ക്കാലം —SaralkkaalaM 
autumn; ശരല്‍ക്കാലം 
കടന്നു പോയതറിഞ്ഞില്ല 
ശരി Sari (in), alright; ശരി, ഇനി 
പിന്നെ കാണാം 


(nn), 
വന്ന്‌ 





465 


ശരി Sati (in), ok; അതെ, അത്‌ 
ശരി ആണ്‌ 

ശരി Sari (in), right; 
പറഞ്ഞതു ശരിയാണ്‌ 
ശരിയായ Sariyaya (adj), correct; 
ഇതു ശരിയായ വിലയാണ്‌ 
ശരീരം = SariiraM (8), ൪0% 
ശരീരത്തിന്‌ നല്ല സുഖമില്ല 


അവന്‍ 


ശവം മഷി (8), ടഃ; 
മൃഗത്തിന്‍റെ ശവം 
മറവുചെയ്തു 
ശവസംസ്ക്കാരം 
SavasaMskkaaraM ൫), _ funeral 
ceremony; മരിച്ച വ്യക്തിയുടെ 
ശവസംസ്ക്കാരം പെട്ടെന്നു 


തന്നെ നടത്തി 
ശാന്തമായ Santamaaya (adj), calm; 


ശാന്തമായ വാക്കും ധീരമായ 
പ്രവൃത്തിയുമാണ്‌ 
അദ്ദേഹത്തിന്‍റെ 
പ്രത്യേകതകള്‍ 

ശിക്ഷ ടിം (nn), സിടി; 
അയാള്‍ തെറ്റുചെയ്തു 


ശിക്ഷയും അനുഭവിച്ചു 
ശിക്ഷിക്ക്‌ 50൪10൭ (vt), punish; 
അമ്മ മകനെ ശിക്ഷിക്കുന്നു 
ശിഖരം  SikharaM (nn), branch; 
മരത്തിന്‍റെ ശിഖരം ഒടിഞ്ഞു 
വീണു 

ശിപായി ടു (nn), soldier; 
ശിപായി ലഹള സമയത്ത്‌ 
പലരും തടങ്കലിലായി. 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ശില്പം SilppaM (nn), seculpture; 
ശില്പി ഒരു 
ശില്പമുണ്ടാക്കുന്നു 
ശില്പകല Silpakala (nn,comp), art 
of sculpture; ശില്പകലകള്‍ക്കു 
പ്രസിദ്ധമാണ്‌ മഹാബലിപുരം 
ശിശു SiSu (nn), infant; ശിശുവിന്‌ 
ആറുമാസം പ്രായമുള്ളപ്പോള്‍ 
അച്ഛന്‍ മടങ്ങിപ്പോയി 
ശീമച്ചക്ക Siimaccakka (nn), bread 
fruit; എനിക്ക്‌ ശീമച്ചക്ക 
ഇഷ്ടമാണ്‌ 

ശീമപ്ലാവ്‌  Siimaplava (nn), jack 
fruit ree; ശീമപ്ലാവിന്റ ചുവട്ടില്‍ 
ഒരു പാമ്പുണ്ടായിരുന്നു 


ശീലം ടലി — (nn), സ്ന 
പുകവലി അയാളുടെ 
ശീലമാണ്‌ 

ശീലിക്ക്‌ ട്ട വ), ൦ 
accustomed to; അവള്‍ പുതിയ 
വീട്ടിലെ കാര്യങ്ങളെല്ലാം 


ശീലിച്ചു കഴിഞ്ഞു 


ശുപാര്‍ശ ചെയ്യ്‌ SupaRSaceyya 
(vt), recommend; ആരോ 
അയാള്‍ക്കു വേണ്ടി ശുപാര്‍ശ 
ചെയ്തു 

ശേഖരിക്ക്‌ Seekharikka (v1), gather; 


അവള്‍ പൂക്കളെല്ലാം 
ശേഖരിക്കുന്നു 

ശേഷം — SeeSaM (92), __ after; 
പെന്‍ഷന്‍ പറ്റിയശേഷം 


അയാള്‍ പുതിയ ഒരു വീടു 
വച്ചു 





466 


ശൈലി Saili (nn), idiom; അവന്റെ 
ശൈലി എനിക്കിഷ്ടമല്ല 
ശൈശവം SaiSavaM (nn), childhood; 
ശൈശവത്തില്‍ തന്നെ അവന്‍ 
അനാഥനായി 


ശോഭനമായ Soobhanamaaya (adj), 


prosperous; ശോഭനമായ 
ഭാവിയെപ്പറ്റി 
ഉല്‍ക്കണ്ഠപ്പെടരുത് 
ശ്രദ്ധയോടെ SRaddhayooTe (adv), 
attentively; കുട്ടി ശ്രദ്ധയോടെ 
പാഠങ്ങള്‍ കേട്ടു 

(Woes) = SRamikka ൮), ബ്ല 


അയാള്‍ പല ജോലികള്‍ക്കും 
ശ്രമിച്ചു നോക്കി 

ശ്രീ 5 (nn), mister; 
എം.ടി.വാസുദേവന്‍നായര്‍ 
ചടങ്ങില്‍ അധ്യക്ഷത 
വഹിച്ചു 

ശ്രീമതി Sriimati (nn), mrs; ശ്രീമതി 
ഇന്ദിരാഗാന്ധിയുടെ 
മൂത്തമകനായിരുന്നു പിന്നീട്‌ 
പ്രധാനമന്ത്രിയായത്‌. 


ശ്വസിക്ക്‌ ട്ര (vi), breathe; 
അല്പം ശുദ്ധവായു 
ശ്വസിക്കാമെന്നുകരുതി 
ശ്വാസകോശം _SvaasakooSaM (nn), 
lung; ശ്വാസകോശത്തില്‍ 
അനവധി ചെറിയ 
അറകളുണ്ട്‌ 

ഷര്‍ട്ട്‌ ചന്നം (nn), shirt; അയാള്‍ 
ഷര്‍ട്ട്‌ ഇട്ടു 

ഷൂ Suu (nn), shoe; അയാള്‍ 
തന്റെ ഷൂ അഴിച്ചു വച്ചു 


ശ്രീ 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഷൂസ്‌ Suusa (nn), shoes; ടോം 


ഷൂസ്‌ ഇടുന്നു 
ഷൂസ്ഇട്‌ SuusaiTa (comp vb), wear 


the — shoes; അയാള്‍ ഷൂസ്‌ 
ഇടുന്നു 

സംക്രമണം saMkRamaNaM (nn), 
conflation; വികാരങ്ങളുടെ 
സംക്രമണമാണ്‌ കവിത 

സംഖ്യ SaMkhya (nn), number; 
പത്തില്‍ താഴെയുള്ള ഒരു 


സംഖ്യ പറയൂ 
സംഗതി saMgati (nn), case; എല്ലാ 
സംഗതികളും അയാള്‍ 
പറഞ്ഞിരുന്നു 


സംഗീതം saMgiitaM (nn), 
സംഗീതം മനസ്സിനു 
പകരുന്നു 
സംഗീതോപകരണം 
saMgiitoopkraNaM — (nn), musical 
instrument; അയാള്‍ക്ക്‌ 
സംഗീതോപകരണങ്ങള്‍ 
വലിയ ഇഷ്ടമാണ്‌ 


music; 


സുഖം 


സംതൃപ്‌; 'തനാക്‌ saMtReptanaake 
(vi), satisfy; മനുഷ്യന്‍ ഒരിക്കലും 


സംതൃപ്തനാകുന്നില്ല 
സംതൃപ്തി പധ്വ ദ. 
contentment; അയാള്‍ക്ക്‌ തന്റെ 
ജീവിതത്തില്‍ സംതൃപ്ത്‌ 
തോന്നി 

സംബന്ധം ടിഡി (8), 
marriage; അയാള്‍ ഒരു 
സംബന്ധം ചെയ്തു 

സംബന്ധം SaMbandhaM = (nn), 
relation; അയാളുടെ 





467 


സംബസ്ധത്തില്‍പ്പെട്ട ഒരു 
സ്ത്രീയാണത്‌ 
സംബന്ധിക്ക്‌ ടചിധിം്ലിരേ (vi), 


participate, ഞാന്‍ അയാളുടെ 
വിവാഹത്തിനു സംബന്ധിച്ചു 


സംഭരിക്ക്‌ saMbharikka (vi), pile up; 
ഇവിടെ ധാന്യങ്ങള്‍ സംഭരിച്ചു 
വയ്ക്കുന്നു 

സംഭവം saMbhavaM (nn), incident; 
ആ സംഭവം നടക്കുമ്പോള്‍ 
അവിടെ വേറെ ആരും 
ഇല്ലായിരുന്നു 

സംഭവം saMbhavaM (nn), incident; 
ആ സംഭവം നടന്നു അര 
മണിക്കൂര്‍ കഴിഞ്ഞാണ്‌ 
അയാള്‍ പോയത്‌ 


സംഭവിക്ക്‌ — saMbhavikka ൮൮. 
happen; അങ്ങനെ സംഭവിച്ചത്‌ 
ആരുടേയും കുറ്റം കൊണ്ടല്ല 
സംഭാവ്യം ചിന 
possibility of happening; 
തികച്ചും സംഭാവ്യമാണ്‌ 
സംഭാവന —saMbhaavana (0), 
contribution; അയാള്‍ അവള്‍ക്കു 
സംഭാവന നല്‍കിയില്ല 


സംഭാവ്യത ദേ ൫൮), 
probability of happening; അതിന്റെ 
സംഭാവ്യത അയാള്‍ ചോദ്യം 
ചെയ്തു 

സംഭാഷണം saMbhaa$aNaM (nn), 
conversation; അവര്‍ 
സംഭാഷണത്തില്‍ ഏര്‍പ്പെട്ടു 


(nn), 
Gow 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 








സംഭോഗം 
sexual 


saMbhoogaM 
intercourse; 


(nn), 
അവര്‍ 
സംഭോഗത്തില്‍ ഏര്‍പ്പെട്ടു 


സംഭ്രമം saMbhRamaM (nn), 
അവന്‌ സംഭ്രമം തോന്നി 


സംഭൂമിക്ക്‌ saMbhRamikka (vi), be 
confused; അവള്‍ വല്ലാതെ 
സംഭൂരമിക്കുന്നു 

സംഭ്രാന്തി പലി (nn), fear; 
അയാള്‍ക്ക്‌ സംഭ്രാന്തി തോന്നി 


fear; 


സംയമനം —saMyamanaM (൮), 
restraining; അവര്‍ സംയമനം 
പാലിച്ചു 

സംയുക്ത saMyukta (adj), joint; 
സംയുക്തമായ ഒരു 
സംരംഭമാണ്‌ 

സംയോജനം saMyoojanaM (nn), 
mixing, ആ പദാര്‍ത്ഥങ്ങളുടെ 
സംയോജനം മൂലം അതു 
സംഭവിച്ചു 

സംരംഭം — saMraMbhaM_— (nn), 
enterprise; അവിടെ ഒരു 


ഫാക്ടറി തുടങ്ങുന്ന സംരംഭം 
പൊളിഞ്ഞു 

സംരക്ഷകന്‍ —saMrak$akan (nn), 
protector; ദൈവം നമ്മുടെ 
സംരക്ഷകനാണെന്ന്‌ നമ്മള്‍ 
വിശ്വസിക്കുന്നു 

സംരക്ഷണം saMrak$aNaM (nn), 
protection; അയാള്‍ക്ക്‌ 
സംരക്ഷണം വേണമെന്ന്‌ 
ആവശ്യപ്പെട്ടു 





468 


സംരക്ഷിക്ക്‌ — saMrakSikka (vt), 
protect; വന്യമൃഗങ്ങളെ 
ഇവിടെ സംരക്ഷിക്കുന്നു 

സംരക്ഷിക്ക്‌ — saMrak$ikka (vt), 
preserve; നമ്മുടെ 
മാജ ത്തിലുള്ള പൈതൃക 
വസ്തുക്കള്‍ സംരക്ഷിക്കുന്നു 


സംവരണം —saMvaraNaM_— (nn), 
reservation; സംവരണം തുടരാന്‍ 


കഴിഞ്ഞില്ല 

സംവാദം പചിദ്യാര്‍ല്ഥ്‌ (nn), 
discussion; അവന്‍ 
സംവാദത്തില്‍ ഏര്‍പ്പെട്ടു 
സംവിധാനം saMvidhaanaM (nn), 
direction; ഭരതന്‍ എന്ന 
ചിത്രകാരന്‍ കാഞ്ചനസീത 


സംവിധാനം ചെയ്തു 


സംശയം saMSayaM (nn), suspicion; 
അയാള്‍ക്ക്‌ അത്തരമൊരു 
സംശയം തോന്നി 


സംശയാസ്പദമായ 
saMSayaaspadamaaya (adj), suspicious; 
സംശയാസ്പദമായ 
സാഹചര്യത്തില്‍ 
പിടിക്കപ്പെട്ടു 


സംശയിക്ക്‌ — saMSayikka ൮൮), 
hesitate; ഭാര്യക്കു ഭര്‍ത്താവിനെ 
വല്ലാത്ത സംശയമായിരുന്നു 
സംസാരം saMsaaraM (nn), speech; 
അയാളുടെ സംസാരം 
എനിക്കു പിടിച്ചില്ല 
സംസാരിക്ക്‌ —saMsaarikka (vi), 
speak; അവള്‍ എപ്പോഴും 
സംസാരിക്കുന്നു 


രണ്ടുപേര്‍ 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





—— 


സംസ്കൃതം — saMskRwM (൭), | വന്ന ഒരു 
sanskrit language; അയാള്‍ | സഞ്ചാരിയായിരുന്നു 
സംസ്കൃതം പഠിച്ചു സഞ്ചി 9-9 (nn), bag; സഞ്ചി 
സംസ്കൃതി saMskRti (nn), culture, | നിറയെ പഴങ്ങള്‍ ഉണ്ട്‌ 
ey റി റിയി സത്ത്‌ ടര ൩), ടേടണോോ; 
സംസ്‌കൃതിയെപ്പറ്റി അറ്യില്ല | മുന്തിരിയുടെ സത്തെടുത്ത്‌ 
സംസ്ക്കാരം saMskkaaraM (nn), | മരുന്നായി ഉപയോഗിക്കുന്നു 
culture; സംസ്ക്കാരമില്ലാത്ത സത്യം satyaM (nn), truth; സത്യം 
SMSO പറയുന്നതുകൊണ്ട്‌ 
സംസ്‌ക്കാരം saMskkaaraM (nn), | ദോഷമൊന്നും വരാനില്ല 
burial; ശവസംസ്ക്കാരം 


കഴിഞ്ഞ്‌ ഞങ്ങള്‍ മടങ്ങി 


സംസ്ഥാനം saMsthaanaM (nn), state; 
അയാള്‍ തന്റെ സംസ്ഥാനം 
വിട്ടു 


സംഹരണം —saMharaNaM_— (nn), 
destroying; ൃഗങ്ങളുടെ 
സംഹരണം മൃഗീയമാണ്‌ 
സംഹാരം —saMhaaraM_— (nn), 
annihilation; സംഹാരം 
പാപമാണ്‌ 


സങ്കടപ്പെട്‌ —sagkaTappeT® ൮) 
grieve; അതുസാരമില്ലല്ലോ, 
എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നു? 
സങ്കീര്‍ണ്ണമായ 
(adj), complicated; 
സങ്കീര്‍ണ്ണമായ 
പ്രശ്നമാണ്‌ അവളുടേത്‌ 
സങ്കേതം sankeetaM (nn), shelter; 
ഒരു സങ്കേതത്തില്‍ അവര്‍ 
ഒളിച്ചിരുന്നു. 

സഞ്ചാരി sa~caari_ (nn), traveller; 
ഫാഹിയാന്‍ ചീനയില്‍ നിന്നു 


sankiiRNNamaaya 
വളരെ 
ഒരു 


സത്യസന്ധമായി satyasandhamaayi 
(adv), tuthfully; സത്യസന്ധമായി 
ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്‌ 
അയാള്‍ 

സധൈര്യം —sadhaiRyaM (nn), 
firmness; അയാള്‍ സധൈര്യം 
പ്രശ്നങ്ങളെ നേരിടുന്നു 


സദുപദേശം sadupadeeSaM (nn), 
good advice; സദുപദേശം 
ഉപയോഗിച്ച്‌ അയാള്‍ 
കാര്യങ്ങള്‍ നേടി 

സദ്യ sadya (nn), മട 
കല്യാണത്തിന്‌ സദ്യ വളമ്പി 
സന്തത —santata (adj), incessant; 
സന്തത പരമ്പരയായി അവര്‍ 
കച്ചവടക്കാരാണ്‌ 

സന്തതി santati_ (nn), off spring; 
അയാളുടെ ഗുണം 
സന്തതിയിലും 
കാണുമായിരിക്കും 

സന്താനം santaanaM (nn), offspring; 
അവര്‍ക്ക്‌ സന്താനങ്ങള്‍ 
ഉണ്ടായിരുന്നില്ല 





469 


മച്ചാ 


Compiled & Edited by Dr.V. Saratchandran Nair 





സന്താപം santaapaM (nn), sorrow; 


കൂട്ടി മരിച്ചപ്പോഴുള്ള 
സന്താപം തീര്‍ക്കാന്‍ 
എല്ലാവരും ഒത്തുചേര്‍ന്നു 
സന്തുഷ്ടമായ santuSTamaaya (adj), 
gratified; സന്തുഷ്ടമായ 
കുടുംബജീവിതം അയാള്‍ 
ആഗ്രഹിച്ചു 

സന്തുഷ്ടി ഗന (nn), contentment; 
അയാള്‍ക്ക്‌ ജീവിതത്തില്‍ 


സന്തുഷ്ടി കിട്ടിയില്ല 


സന്തോഷം  santoo$aM (nn), pleasure; 


കുട്ടിക്ക്‌ സന്തോഷം തോന്നുന്നു 


സന്തോഷമുള്ള —_santooSamuLLa 
(adj), happy; സന്തോഷമുള്ള 
കാര്യങ്ങള്‍ കേള്‍ക്കാന്‍ 
എല്ലാവര്‍ക്കും താല്‍പര്യം 
തന്നെ 

സന്തോഷിക്ക്‌ —santooSikka (vb), 
rejoice; ഇത്‌ 
സന്തോഷിക്കാനുള്ള 
അവസരമല്ല 

സന്ദര്‍ഭം _ sandaRbhaM (nn), occasion; 
സന്ദര്‍ഭങ്ങള്‍ ശരിക്കും 
വിനിയോഗിക്കണം 

സന്ദര്‍ശനം sandaRSanaM (nn), visit; 
പ്രസിഡണ്ടിന്റെ സന്ദര്‍ശനം 
വരുന്ന ദിവസങ്ങളില്‍ 
ഉണ്ടാകും 


സന്ദര്‍ശിക്ക്‌ sandaRSikka (vt), visit; 
വിനോദസഞ്ചാരികള്‍ കേരളം 
സന്ദര്‍ശിക്കുന്നു 


സന്ദിഗ്ദ്ധ sandigddha (adj), critical; 
സന്ദിഗ്ദ്ധ ഘട്ടങ്ങളില്‍ അയാള്‍ 
സഹായിക്കാന്‍ എത്തി 
സന്ദേശം sandecSaM (nn), message; 
യക്ഷന്‍ മേഘത്തോട്‌ സന്ദേശം 
പറഞ്ഞു കൊടുത്തു 


സന്ദേഹം sandechaM (nn), doubt; 
അയാള്‍ക്ക്‌ അക്കാര്യത്തില്‍ 
സന്ദേഹം തോന്നി 

സന്ധി ടബ്‌ (൫), conjunction; 
ഏതോ ഒരു സന്ധിയില്‍ 
ഞങ്ങള്‍ കണ്ടുമുട്ടി 

സന്ധിക്ക്‌ ടധദ്ലിിര (vi), _ meet; 
അവര്‍ തമ്മില്‍ വീണ്ടും 
സന്ധിച്ചു 

സന്ധ്യ ടും (nn), evening; 


സന്ധ്യയായി വിളക്കുവച്ചു 
സന്നദ്ധ ടമ്മ (adj), voluntary; 
സന്നദ്ധ സംഘടനകള്‍ ഇപ്പോള്‍ 
കുറവാണ്‌ 

സന്നദ്ധഭടന്‍ sannaddhabhaTan 
(nn,comp), volunteer, അയാള്‍ ഒരു 
സന്നദ്ധഭടനാണ്‌ 


സന്നദ്ധസൈന്യം 
sannaddhasainyaM (nn,comp), volunteer 
corps; അയാള്‍ ഒരു 


സന്നദ്ധസൈന്യം രൂപീകരിച്ചു 


സന്നാഹം ടഫ്ധലിലി (8), 
prepartion for war; യുദ്ധത്തിനു 
വേണ്ട സന്നാഹങ്ങള്‍ 
പൂര്‍ത്തിയായി 

സന്നിധാനം —sannidhaanaM (nn), 
neamess; അയാള്‍ ഇരശ്വരന്റെ 
സന്നിധാനത്തില്‍ വന്നു 


470 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





സന്നിധി sannidhi (nn), proximity; 
ദൈവത്തിന്‍ സന്നിധിയില്‍ 
എല്ലാവരും ഒരു 
പോലെയാണ്‌ 


സന്നിനായകം sanninaayakaM (nn), 
ayurvedic —_ medicine; അമ്മ 
സന്നിനായകം പുരട്ടി 


സമ്പര്‍ക്കം — sambaRkkaM_—(v#), 
contact; കമ്പിയില്ലാ കമ്പി വഴി 
നമ്മള്‍ സമ്പര്‍ക്കം പുലര്‍ത്തി 


സമ്പാദിക്ക്‌ sambaadikka (vt), earn; 
അയാള്‍ കുറേ പണം 
സമ്പാദിക്കുന്നു 


സമ്പ്രദായം —sambRadaayaM (nn), 
tradition; കുഗ്രമങ്ങളില്‍ 
താമസിക്കുന്നവര്‍ പഴയ 
സമ്പ്രദായങ്ങള്‍ വിട്ട്‌ 
ജീവിക്കുന്നില്ല 


സന്മാര്‍ഗ്ഗം sanmaaRggaM (nn,comp). 


good path; അവര്‍ 


സന്മാര്‍ഗ്ഗത്തില്‍ ചരിച്ചു 
സന്ന്യാസം 
asceticism; 
വരിച്ചു 
സന്ന്യാസി sanyaasi (nn), ascetic; 
അയാള്‍ ഒരു സന്ന്യാസിയായി 
ജീവിക്കാന്‍ തീരുമാനിച്ചു 


സപ്ത sapta (adj), pertaining to the 


sanyaasaM മ), 
അയാള്‍ സന്ന്യാസം 


number seven; സപ്തപദികള്‍ 
പാടി 

സപ്തതി ദ്ധി (nn), seventy; 
അയാളുടെ സപ്തതി 
ആഘോഷിച്ചു 


സഭ sabha (nn), assembly; അയാള്‍ 
സഭയില്‍ പ്രവേശിച്ചു 


സഭ്യ sabya (adj, pfx), decent; 
അവന്‍ സഭ്യമായ 
വാക്കുകളേ പറയൂ 

സഭ്യത —sabhyata (nn), decency; 
സഭ്യതയില്ലാത്ത സംസാരം 


കൊണ്ട്‌ അവന്‍ ചീത്തപ്പേര്‌ 
സമ്പാദിച്ചു 

സമം samaM (nn), equality; 
പ്രവൃത്തികള്‍ സമമാണ്‌ 
സമകാലിക — samakaalika (adj), 
contemporary; സമകാലികമായ 
ഒരു കവിതയാണത്‌ 


സമക്ഷം samak$aM (nn), infront of; 


ആ 


അയാള്‍ മന്ത്രിസമക്ഷം 
നിവേദനം സമര്‍പ്പിച്ചു 

സമഗ്രമായ samagRamaaya (adj), 
complete; സമഗ്രമായ ഒരു 


ദര്‍ശനമാണ്‌ നമുക്കാവശ്യം 


സമചതുരം —samacaturaM (nn), 
quardilateral with equal angles; ഒരു 
സമചതുരത്തിന്റെ 

വശങ്ങളുടെ നീളം 
തുല്യമായിരിക്കും 

സമചിത്തത — samacittata (nn), 
evenmindedness; അയാള്‍ക്ക്‌ 


സമചിത്തത നഷ്ടപ്പെട്ടു 


സമജ്ജസ —samajjasa (adj), proper; 
വളരെ സമജ്ജസമായ 
ഒരഭിപ്രായം പറഞ്ഞു 





സാ മട്ട്‌ ഷേ maTTa (nn), in a slow 
manner; അയാള്‍ സാ മട്ടില്‍ 


എഴുതുന്നു 


471 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





സമന്വയം samanvayaM (nn), mutal 


relation; സംസ്‌കാരങ്ങളുടെ 
സമന്വയം ജനങ്ങളെ 
ഇണക്കുന്നു 


സമന്വയിക്ക്‌ — samanvayikka (vt), 
joi രണ്ട്‌ സംസ്ക്കാരങ്ങള്‍ 
തമ്മില്‍ സമമന്വയിക്കുന്നു 


സമയം samayaM (nn), ന; 
അയാള്‍ സമയത്തെപ്പറ്റി 
ബോധവനായിരുന്നില്ല 
സമയംഎന്തായി 
(in), what time 
സമയംഎന്തായി 
സമരം — samaraM_—_ (nn), 
അവര്‍ സമരം ചെയ്തു 
സമര്‍ത്ഥമായ samaRtthaMaaya 
(adj), skilful; സമര്‍ത്ഥമായ 
മറുപടി 

സമര്‍പ്പണം samaRppaNaM (nn), 
dedication; അയാള്‍ പുസ്തകം 
അച്ഛനു സമര്‍പ്പണം ചെയ്തു 





samyaMentaayi 
is it; 


strike; 


സമര്‍പ്പിക്ക്‌ —samaRppikka (൧. 
dedicate completely; അവള്‍ 
പുസ്തകം അയാള്‍ക്കു 
സമര്‍പ്പിച്ചു 

സമതലം samatalaM (nn), plain; 
സമതലത്തില്‍ നെല്‍കൃഷി 
ചെയ്യുന്നു 


സമഷ്ടി ടന (nn), multitude of all; 
അയാള്‍ ഒരു 
സമഷ്ടിവാദിയാണ്‌ 

സമസ്തം samastaM (nn), whole; 
ലോകാ സമസ്താ സുഖിനോ 
ഭവന്തു 


സമസ്യ ടന്നട്യമ (nn), problem; 
അത്‌ ഒരു സമസ്യയാണ്‌. 
സമാജം samaajaM (nn), association; 
അവര്‍ 
കേരളസമാജത്തിലേക്കു 
പോയി 


സമാദരിക്ക്‌ — samaadarikka (vt), 
respect; ഞങ്ങള്‍ കഴിഞ്ഞ 
പരിപാടിയില്‍ ദേശീയ 
അവാര്‍ഡ്‌ നേടിയ 
അധ്യാപികയെ സമാദരിച്ചു 


സമാധാനം —samaadhaanaM_— (nn), 
mental peace; അയാള്‍ 
സമാധാനം ആഗ്രഹിച്ചു 


സമാധി സ്വ (nn), death of a holy 
person; സ്വാമി സമാധിയടഞ്ഞു 


സമാധി മദ്‌ (nn), tomb of a 
venerable person; വള്ളത്തോളിന്റെ 
സമാധിയില്‍ പുഷ്പങ്ങള്‍ 
അര്‍പ്പിച്ചു 

സമാന ടണം (94), equal; 
സമാനമായ ഹൃദയമുള്ളവര്‍ 
സുഹൃത്തുക്കളാണ്‌ 

സമാന്തര ബേ (adj), parallel; 
സമാന്തരമായ പാളങ്ങള്‍ 
ഒരിക്കലും മുട്ടുന്നില്ല 


സമാശ്രയിക്ക്‌ samaanSRayikke (v1), 
depend upon; ജനങ്ങള്‍ 
രാഷ്ട്രീയക്കാരെ 
സമാശ്രയിക്കുന്നു 


സമാപിക്ക്‌ samaapikka (vi), end; 
ആ യോഗം സമാപിച്ചു 


472 


MALAYALAM -~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





സമാപ്തി samaapti (nn), end; ആ 
യോഗത്തിന്‍റെ സമാപ്തിക്ക്‌ 
ശേഷം ജനങ്ങള്‍ കൈയ്യടിച്ചു 
സമാവേശിക്ക്‌ ചന്ദി (vi), 
enter; ആ വിഗ്രഹം 
ക്ഷേത്രത്തിലേക്ക്‌ 
സമാവേശിച്ചു 


സമാശ്വസിക്ക്‌ samaaSvasikke (vi), 
console oneself, അയാള്‍ എല്ലാം 


കേട്ട്‌ സമാശ്വസിച്ചു 
സമാശ്വസിപ്പിക്ക്‌ 
samaasvasippikka (vt), console 
somebody; പെട്ടെന്ന്‌ 
ധനനഷ്ടമുണ്ടായ 

സുഹൃത്തിനെ പറഞ്ഞ്‌ 
സമാശ്വസിപ്പിച്ചു 

സമാസം samaasaM (nn), formation 
of compound words; അത്‌ 


തല്‍പുരുഷ സമാസമാണ്‌ 
സമാസിക്ക്‌ samaasikka (vt), form a 
compound; രണ്ടു പദങ്ങള്‍ 
സമാസിച്ചു 

സമാഹരിക്ക്‌ —samaaharikka (vt), 
gather together; അവര്‍ ഒ . 
എന്‍ വി കുറുപ്പിന്‍റെ 
കവിതകള്‍ സമാഹരിച്ചു 
സമിതി 
അവര്‍ 
രൂപീകരിച്ചു 

സമീകരണം —samiikaraNaM (nn), 
equalisation; രാസവസ്തുക്കളുടെ 
സമീകരണത്തിലൂടെ 
അനുപാതം നിയന്ത്രിച്ചു 


samiti (nn), 
ഒരു 


organisation; 
സമിതി 


സമീക്ഷ 
investigation; 
കേസിന്റെ 
നടത്തി 
സമീപ ടബ്‌ (adj. pfx), proximiate; 
സമീപപ്രദേശങ്ങളില്‍ നിന്നു 
വന്നവര്‍ അവിടെ 
അണിനിരന്നു 

സമീപനം —samiipanaM —_ (nn), 
approach; അയാളുടെ സമീപനം 
എനിക്കിഷ്ടമായില്ല 

സമീപിക്ക്‌ samiipikka ൨൧. 
approach; അയാള്‍ ആ വീടിനെ 
സമീപിച്ചു 


samiik$a (nn), thorough 
അയാള്‍ ആ 
പൂര്‍ണ്ണ സമീക്ഷ 





സമുചിതമായ samucitamaaya 
(adj), proper; അവന്‍ 
സമുചിതമായ മറുപടി 
പറഞ്ഞു 

സമുദായം —samudaayaM_—(nn), 
community; അയാള്‍ 
സമുദായത്തോട്‌ ഏറ്റുമുട്ടി 
സമുദായിക —samudaayika (adj), 
pertaining to community; 
സാമുദായിക കാര്യങ്ങളില്‍ 


അയാള്‍ ശ്രദ്ധിച്ചില്ല 
സമുദ്രം സദ (nn), ocean; ആ 


സമുദ്രം നിറയെ 
മുത്തുകളായിരുന്നു 

സമൂഹം samuuhaM (nn), society; 
സമൂഹത്തോടുള്ള കടപ്പാട്‌ 


തീര്‍ക്കാന്‍ അവന്‍ പലതും 
ചെയ്തു 

സമൃദ്ധ samRddha (adj), abundant; 
വളരെ സമൃദ്ധമായ മുടിയുടെ 
ഉടമയാണവള്‍ 


473 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





സമൃദ്ധമായ —samRaddhamaaya 
(adj), rich; സമൃദ്ധമായ 
അറിവിന്റെ ഉത്തമ 
ഉദാഹരണമായിരുന്നു 
അദ്ദേഹം 


സമൃദ്ധി samRddhi (nn), plenty; 
സമൃദ്ധിയുടെ നാളുകള്‍ 
കഴിഞ്ഞു 


സമേതം sameetaM (in), 
accompanied by; അയാള്‍ 
കുടുംബസമേതം പുറപ്പെട്ടു 
സമ്മതം ടന്‌ (nn), consent; 
അയാള്‍ക്ക്‌ സമ്മതം കിട്ടിയില്ല 
സമ്മര്‍ദ്ദം  sammaRddhaM (nn), 
pressure; രക്തസമ്മര്‍ദ്ദംകൊണ്ട്‌ 
അയാള്‍ കഷ്ടപ്പെട്ടു 

സമ്മാനം 
യൂത്ത്‌ 
കോഴിക്കോട്‌ 
ഒന്നാം സമ്മാനം കിട്ടി 
സമ്മാനം sammaanaM (nn), present; 
പിറന്നാളിന്‌ അമ്മാവന്‍ 
എനിക്ക്‌ ഒരു സമ്മാനം തന്നു 
സമ്മാനിക്ക്‌ sammaanikka—_ (vt), 
present; ഞാന്‍ അവന്‌ ഒരു 
പുസ്തകം സമ്മാനിച്ചു 
സമ്മിശ്ര sammisRa (adj), mixed up 
with; കോടതിവിധിയ്ക്ക്‌ ശേഷം 
സമ്മിശ്രമായ പ്രതികരണങ്ങള്‍ 
ഉണ്ടായി 

സമ്മേളനം sammecLanaM (nn), 
union meeting; അയാള്‍ ഒരു 
സമ്മേളനത്തിനു പുറപ്പെട്ടു 


sammaanaM (nn), prize; 
ഫെസ്റ്റിവലിന്‌ 
ല്ലയ്ക്ക്‌ 


സമ്മേളിക്ക്‌ sammeeLikka (൮), 
assemble; അവര്‍ അവിടെ 
സമ്മേളിച്ചു 

സരണി ട്‌ ൫), ഉദ; 
സാഹിത്യത്തിന്റെ വിവിധ 


സരണിയിലൂടെ സഞ്ചരിച്ചാല്‍ 


നമ്മള്‍ക്ക്‌ പലതും 
മനസ്സിലാക്കാം 

സരസ്‌ sarasa_ (nn), large pool; 
കാശ്മീരിലെ സരസ്സുകളില്‍ 
ബോട്ട്‌ യാത്ര ചെയ്യാം 
സരോജം —saroojaM (nn), lotus; 


തടാകത്തില്‍ സരോജം പൊട്ടി 
വിടര്‍ന്നു നിക്കുന്നു 








സരോവരം —saritta (nn), pond; 
ഞങ്ങള്‍ നൈനിത്താലിലെ 
സരോവരത്തിലൂടെ യാത്ര 
ചെയ്തു 

സര്‍ക്കാര്‍ saRkkaaR (nn), 
government; സര്‍ക്കാര്‍കാര്യം 
മുറപോലെ 

സര്‍ക്കാര്‍ ആഫീസ്‌ 
saRKkaaRaaphiis? (nn), government 
office; സര്‍ക്കാര്‍ ആഫീസുകള്‍ 
ഇന്നു തുറക്കില്ല 

സര്‍ഗ്ഗം  saRggaM (nn), ബ്ബ; 
ഭാഗവതത്തില്‍ പന്ത്രണ്ട്‌ 
സര്‍ഗ്ഗങ്ങള്‍ ഉണ്ട്‌ 

സര്‍പ്പം saRppaM (nn), serpent; 
സര്‍പ്പം കൊത്തി കുട്ടി മരിച്ചു 
സര്‍വ്വ — saRvva (2൪), whole; 
സര്‍വ്വാഭരണങ്ങളും അവള്‍ 
അണിഞ്ഞു 


474 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





സര്‍വ്വകലാശാല saRwvakalaaSaala 
(nn), 
സര്‍വ്വകലാശാലയുടെ 
വൈസ്ചാന്‍സലര്‍ ഉദ്ഘാടനം 
ചെയ്തു 
സര്‍വ്വജ്ഞന്‍ 
omniscient; 
ഡോ..എസ്‌.രാധാകൃഷ്ണന്‍ 
തത്ത്വശാസ്ത്രത്തില്‍ 
സര്‍വ്വഞ്ജന്‍ ആയിരുന്നു 
സര്‍വ്വത്ര saRwvatRa (adv), 
where; വെള്ളം വെള്ളം 
സര്‍വ്വത്ര വെള്ളം എന്നു 
പറയാം, പക്ഷെ കുടിക്കാന്‍ 
ഒരു തുള്ളിയില്ല 
സര്‍വ്വസംഗപരിത്യാഗി 
saRvvasaMgaparityaagi (nn), quietist; 
അയാള്‍ ഒരു 
സര്‍വ്വസംഗപരിത്യാഗിയാണ്‌ 


സര്‍വ്വസ്വം saRvvasvaM (nn), whole; 
അവളുടെ ആഭരണങ്ങള്‍ 
സര്‍വ്വസ്വം പണയം വച്ചു 
സര്‍വ്വാധികാരി ഖ്ഡഡാിലിക്ഷ്‌ 
(nn), monarch; അയാള്‍ ഒരു 
സര്‍വ്വാധികാരിയെപ്പോലെ 
പെരുമാറി 

സര്‍വ്വാധിപത്യം 
saRvvaadhipatyaM (nn), supreme power; 
അയാളുടെ സര്‍വ്വാധിപത്യം 
ആരും അംഗീകരിച്ചില്ല 

സലാം salaaM (nn), gesture of 
salutation; അതിര്‍ത്തി കാക്കുന്ന 
പട്ടാളക്കാർ സലാം ചെയ്ത്‌ 
ഗേറ്റടച്ചു 


university; 


saRvvaj~an (nn), 


every 


സവാരി ഡ്‌ (nn), _riding; 
അയാള്‍ കുതിരപ്പുറത്ത്‌ 
സവാരി ചെയ്തു 

സഹ saha (9, pfx), 90 
സഹമന്ത്രിമാരോട്‌ മുഖ്യന്‍ 
അഭിപ്രായം ചോദിച്ചു 
സഹകരണം — sahakaraNaM_ (nn), 
co-operation; സഹകരണം 
അത്യാവശ്യമാണ്‌ 
സഹകരണസംഘം 
sahakaraNasaMghaM (nn,comp), co- 
operative society; സഹകരണ 
സംഘങ്ങള്‍ പലതും 
പൊളിഞ്ഞു 

സഹകരിക്ക്‌ ച്ചിഷി്ട (vi), co- 
operate; അവര്‍ തമ്മില്‍ 


സഹകരിക്കാന്‍ തയ്യാറായി 


സഹതപിക്ക്‌ — sahatapikke 0൨൧, 


sympathize; അയാളുടെ 
പാപ്പരത്തമോര്‍ത്ത്‌ നമുക്ക്‌ 
സഹതപിക്കാം 

സഹതാപം — sahataapaM —_ (nn), 
symphathy; അയാളുടെ ദയനീയ 
സ്ഥിതി കണ്ട്‌ സഹതാപം 
തോന്നി 

സഹധര്‍മ്മിണി — sahadhaRmmiNi 
(nn), ഷ്രു അയാളുടെ 
സഹധര്‍മ്മിണിയ്ക്ക്‌ ഒരു 


പുതിയ ജോലി കിട്ടി 
സഹനീയ sahaniiya (adj), sufferable; 
വളരെ സഹനീയമായ ഒരു 
സംഭവമാണത്‌ 

സഹപാഠി sahapaaThi (nn), class 
mate; അയാള്‍ എന്റെ 
സഹപാഠിയാണ്‌ 





475 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





സഹവര്‍ത്തിത്വം 
(nn), co-existence; 
സഹവര്‍ത്തിത്വത്തിന്‌ 
പഠിക്കണം 


സഹവസിക്ക്‌ 


sahavaRttitvaM 
ജനങ്ങള്‍ 


sahavasikk (vi), 
live with; ഇവിടെ 
സഹവസിക്കുന്ന ജനങ്ങള്‍ 
മനുഷ്യ സ്നേഹികള്‍ ആണ്‌ 
സഹവാസം —sahavaasaM_—_ (nn), 
living together, അവര്‍ ഇവിടെ 
സഹവാസം ചെയ്യുന്നു 
സഹായം —sahaayaM (nn), aid; 
അയാളുടെ സഹായം ആരും 
ചോദിച്ചില്ല 

സഹായിക്ക്‌ sahaayikke (vt), help; 


അദ്ദേഹം എല്ലാവരേയും 
സഹായിക്കുന്നു 

സഹിക്ക്‌ —sahikka (vi), suffer; 
മനുഷ്യന്‍ എല്ലാ 


കഷ്ടപ്പാടുകളും സഹിക്കുന്നു 

സഹിത sahita (nn), accompained by; 
മന്ത്രി സഹിതം എത്തിയ 
പ്രതക്കാര്‍ റിപ്പോര്‍ട്ട്‌ എഴുതി 


സഹൃദയ sahRdaya (adj), person 


with literary sensibility; അയാള്‍ 
സഹൃദയനായ ഒരു 
കലാകാരനാണ്‌ 
സഹോദരന്‍ = sahoodaran (൩), 
ധേ എന്‍റെ സഹോദരന്‍ 
അധ്യാപകനാണ്‌ 
സഹോദരി sahoodari (nn), sister; 
ഇവള്‍ എന്റെ 
സഹോദരിയാണ്‌ 





476 


സാംക്രമിക — saaMkRamika (adj), 
contagious; സാംക്രമിക രോഗം 
പെട്ടെന്നു പടര്‍ന്നു പിടിച്ചു 
സാംസ്‌ക്കാരിക ടലിിടിറിമാഥിര 
(adj), cultural; സാംസ്‌ക്കാരിക 
കാര്യങ്ങളില്‍ അയാള്‍ 
ശ്രദ്ധിച്ചു 

സാകൂതം saakutaM (adv), diligently; 
അവള്‍ ആ കുട്ടിയെ സാകൂതം 
നോക്കി 


സാക്ഷര ടറി (adj), literate; 
സാക്ഷരകേരളം സുന്ദരകേരളം 


സാക്ഷി ടി ൫), ഘിഗടേട; 
സാക്ഷി വന്നില്ല വാദം 
നടന്നില്ല 

സാഗരം —saagaraM (nn), ocean; 
ഇന്‍ഡ്യയുടെ തെക്കേ 
അറ്റത്താണ്‌ 
ഹിന്ദുമഹാസാഗരം 
സാങ്കല്പിക — saankalpika (adj), 
imaginary; സാങ്കല്പികമായ 
ഒരു ദ്വീപാണത്‌ 

സാങ്കേതിക —saankeetika (adj), 
technical; സാങ്കേതിക 
വികസനത്തിലൂടെ രാജ്യം 
പുരോഗമിച്ചു 

സാജാത്യം ജലിയുധിള്‍ ൫൮, 
similarity; അവര്‍ തമ്മില്‍ 
സാജാത്യമുണ്ടായിരുന്നു 
സാത്ത്വിക saattvika (44). 
Possessing the attribute of _ satva; 
സാത്ത്വികഗുണമുള്ളവര്‍ 
പൊതുവേ 
ശാന്തസ്വഭാവക്കാരാണ്‌ 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





സാദരം saadaraM (adv), respectfully; 
അയാള്‍ സാദരം വണങ്ങി 


സാധനം (nn), thing; 
അവന്‍ സാധനങ്ങള്‍ 
വാങ്ങുവാന്‍ കടയില്‍പോയി 


സാധനം sadhanaM_ (nn), article; 
എന്തെല്ലാം സാധനങ്ങള്‍ 
ആണ്‌ അയാള്‍ 
വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്‌ 


സാധാരണ —sadharaNa_—(adj), 
ordinary; സാധാരണ ബസ്സിലാണ്‌ 
ഞാന്‍ പോയത്‌ 


sadhanaM 


സാധാരണമായ 
saadhaaraNamaaya (24), _ normal; 
വളരെ സാധാരണമായ 
കാര്യങ്ങളാണ്‌ ഞാന്‍ 
പറയാറുള്ളത്‌ 


സാധിക്ക്‌ ചിലി (v1), accomplish; 
അയാള്‍ക്ക്‌ ഒന്നും സാധിച്ചില്ല 


സാധിക്ക്‌ saadhikka (vi), possible; 


എനിക്ക്‌ അതു ചെയ്യാന്‍ 
സാധിക്കില്ല 

സാധിക്ക്‌ —saadhikka (vi), മേ 
എനിക്ക്‌ കന്നഡ 


സംസാരിക്കാന്‍ സാധിക്കും 


സാധു  saadhu (nn), innocent person; 
അയാള്‍ ഒരു സാധുവാണ്‌ 


സാധു saadhu (nn), saint; അയാള്‍ 


അലഞ്ഞു നടക്കുന്ന ഒരു 
സാധുവാണ്‌ 
സാധ്യ — saadhya (adj), possible; 
സാധ്യമായ എല്ലാം അവര്‍ 
പരിശോധിച്ചു 


സാന്ത്വനം ടി (v1), console; 
അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട 
കുട്ടിയെ സാന്ത്വനപ്പെടുത്തി 


സാന്ദ്രത saandRata (nn), density; 
ജലത്തിനേക്കാള്‍ സാന്ദ്രത 
കൂടിയ ദ്രാവകം ഏതാണ്‌ 
സാന്നിദ്ധ്യം — saanniddhyaM (nn), 
presence; അയാളുടെ സാന്നിദ്ധ്യം 
അവര്‍ക്ക്‌ ഇഷ്ടപ്പെട്ടില്ല 
സാമ്പത്തിക —saambattika (adj), 
financial; സാമ്പത്തിക രംഗത്ത്‌ 
മാന്ദ്യം അനുഭവപ്പെട്ടു 


സാഫല്യം —saaphalyaM ൮), 
fruitfulness; അവാര്‍ഡ്‌ 
കിട്ടിയപ്പോള്‍ അവള്‍ക്ക്‌ 
ജന്മസാഫല്യം കിട്ടിയതു 
പോലെ തോന്നി 


സാമഗ്രി ല്ലി (nn), material; 
അയാള്‍ എല്ലാസാമഗ്രികളും 
തയ്യാറാക്കിവച്ചു 

സാമാര്‍ഥ്യം — saamaRtthyaM ൫൮). 
ടി; അയാളുടെ സാമാര്‍ധ്യം 
കൊണ്ട്‌ ജീവന്‍ രക്ഷപ്പെട്ടു 


സാമാനം saamaanaM (nn), goods; 
അയാള്‍ വീട്ടിനു വേണ്ടിയുള്ള 
സാമാനങ്ങള്‍ വാങ്ങി 


സാമാന്യ നമ്ര (adj), common; 


അദ്ദേഹം സാമാന്യ 
ജനങ്ങള്‍ക്കിടയില്‍ 
ജീവിക്കുന്നു 

സാമീപ്യം _maamiipyaM (nn), state 
of being near; അവളുടെ 
സാമീപ്യം പോലും 
വെറുപ്പുളവാക്കുന്നു 





477 


MALAYALAM ~ ENGLISH DICTIONARY. 


Compited & Edited by Dr.V. Saratchandran Nair 





സാമൂഹ്യ saamuuhya (adj), social; 


സാമൂഹ്യ ജീവിയാണ്‌ 
മനുഷ്യന്‍ 
സാമ്യം saamyaM (nn), similarity; 


ഈ വീടിനോട്‌ സാമ്യമുള്ള 
വേറെ വീടില്ല 
സാമ്രാജ്യം —saamRaajyaM (nn), 
empire, അയാള്‍ സാമ്രാജ്യങ്ങള്‍ 
അടക്കി വാണു 


സായാഹ്നം ട്യല്ഥലി്‌ (nn), 
evening; അയാള്‍ ആ 
സായാഹ്നം കൂടി ഇവിടെ 
ചിലവഴിച്ചു 

സായുജ്യം —saayuujyaM ദ), 
salvation; ജോലി ചെയ്തു 
തീര്‍ന്നപ്പോള്‍ അയാള്‍ക്ക്‌ 
സായുജ്യം അടഞ്ഞു 

സാരഥി ടി (nn), charioteer; 
കൃഷ്ണന്‍ അര്‍ജ്ജുനന്റെ 
സാരഥിയാണ്‌ 

സാരമാക്ക്‌ ടഷഖസ്മല്ിര (vt), take 
or consider seriously; ഇന്‍ഡ്യ 
പറഞ്ഞതൊന്നും അവര്‍ 
സാരമാക്കിയില്ല 

സാരി ട്‌ (nn), saree; അവള്‍ 


സാരി ഉടുക്കുന്നു 
സാരിഉടുക്ക്‌ saariuTukka (vi), wear 
saree; സീത സാരി ഉടുക്കുന്നു 
സാര്‍വ്വ ടിസ (adj), 
സാര്‍വ്വലൌകികമായ 
കാര്യങ്ങളുണ്ട്‌ 
സാവധാനം —savadhaanaM (adv), 
വൃദ്ധന്‍ സാവധാനം 


general; 


ചില 


slowly; 
നടന്നു 


സാവധാനത്തില്‍ savdhaanttil 
(adv), — gradually; ഇന്ത്യയില്‍ 
സാവധാനത്തില്‍ മരണനിരക്ക്‌ 
കുറഞ്ഞു വരികയാണ്‌ 


സാഷ്ടാംഗം saa$TaaMgaM (adv), 
prostratingly; അയാള്‍ 
ഈശ്വരനെ സാഷ്ടാംഗം 
പ്രണമിച്ചു 

സാഹചര്യം — saahacaryaM (nn), 
circumstance; അയാള്‍ 
സാഹചര്യത്തിനനുസരിച്ച്‌ 
നീങ്ങുന്നു 


സാഹസം saahasaM (nn), adventure; 
അയാള്‍ ഒരു സാഹസം കാട്ടി 


സാഹിത്യം  sahityaM (nn), literature; 
സാഹിത്യം 
അയാള്‍ക്കിഷ്ടമാണ്‌ 


സാഹിത്യകാരന്‍ — saahithyakaaran 
(nn), writer, സാഹിത്യകാരന്‍ 
ദന്ത ഗോപുരവാസിയാകരുത് 


സാഹിത്യകാരി sahityakari_ (nn), 
woman writer; രാജലക്ഷ്മി ഒരു 
സാഹിത്യകാരിയായിരുന്നു 


സിംഹം = siMhaM_— (nn), 
സിംഹം കാട്ടിലെ രാജാവ്‌ 


സിംഹാവലോകനം 
siMhaavalookanaM (nn), retrospective 
view; അയാള്‍ ഒരു 
സിംഹാവലോകനം നടത്തി 
സിംഹാസനം siMhaasanaM (nn), 
royal throne; രാജാവ്‌ 
സിംഹാസനത്തില്‍ ഇരുന്നു 
സിദ്ധ ~~ siddha (4), achieved; 
അയാള്‍ സിദ്ധമായ ജ്ഞാനം 


lion; 





478 


MALAYALAM ~ ENGLISH DICTIONARY 





കൊ, പല നാട്ടു 
വൈദ്യങ്ങളും പ്രയോഗിച്ചു 
സിദ്ധാന്തം siddhaantaM (nn), theory; 
അയാള്‍ ചില സിദ്ധാന്തങ്ങള്‍ 
പറഞ്ഞു 

സിദ്ധി siddhi (nn), accomplishment; 
വൈദ്യകല അയാളുടെ 
പ്രത്യേക സിദ്ധിയാണത്‌ 
സിനിമാശാല sinimaaSaala_ (nn), 
theatre; സിനിമാശാലയില്‍ ഇന്നു 
പ്രദര്‍ശനമില്ല 

സിന്ദൂരം sinduuraM (nn), vermilion; 
അവള്‍ സിന്ദൂരം തൊട്ടു 


സിമന്റ്‌ simanRa (nn), cement; നല്ല 
സിമസ്സുകൊണ്ട്‌ 
നിര്‍മ്മിച്ചതാണ്‌ ആ പാലം 


സിര sira (nn), artery; അയാളുടെ 





സിരകളില്‍ ചുടുരക്തം 
ഓടുന്നു 

സില്‍ബന്തി ടി (nn), attender; 
അയാളുടെ സില്‍ബന്തിയാണ്‌ 
അവന്‍ 

സീല്‍ക്കാരം ടിയി ൫), 
hissing sound; മൂര്‍ഖന്‍ 
പാമ്പിന്‍റെ സീല്‍ക്കാരം 


അവിടെ നിന്നുണ്ടായിരുന്നു 
സുകൃതം sukRtaM (nn), virtuous act; 
അവള്‍ സുകൃതം 
ചെയ്തവളാണ്‌ 
സുഖംപ്രാപിക്ക്‌ 
sukhaMpRaapikka (൭൧), 
അസുഖം മാറി 
പ്രാപിക്കാന്‍ 
ദിവസങ്ങളെടുത്തു 


recover; 
സുഖം 
കുറേ 





479 


Compiled & Edited by Dr.V. Saratchandran Nair 





സുഖകരമായ —sukhkakaramaya 
(adj), pleasant; സുഖകരമായ ആ 
ഗാനത്തില്‍ ഞാന്‍ 
ലയിച്ചിരുന്നു 

സുഖകരമായ —sukhkakaramaya 
(adj), agreeble; ഇപ്പോള്‍ ഇവിടെ 
സുഖകരമായ 
കാലാവസ്ഥയാണ്‌ 
സുഖകരമായ 
(adj), cosy; 
സുഖകരമായ 
കിടന്നുറങ്ങി 


sukhkakaramaya 
അവര്‍ 
മെത്തയില്‍ 


സുഖക്കേട്‌ sukhakeeTa (nn), illness; 
അയാള്‍ക്ക്‌ സുഖക്കേട്‌ 
ബാധിച്ചു 


സുഖപ്പെടുത്ത്‌ sukhappeTutta (vt), 
cure; അമ്മയുടെ അസുഖം 
വേഗം സുഖപ്പെടുത്തി 
സുഖപ്രദമായ —sukhapRadamaaya 
(adj), comfortable; ഗ്രാമജീവിതം 
സുഖപ്രദമായതാണ്‌ 

സുഗന്ധം sugandhaM (nn), fragrance; 
പൂവിനു സുഗന്ധമുള്ളത്‌ 
കൊണ്ട്‌ പൂമ്പാറ്റകള്‍ ചുറ്റും 
പറക്കുന്നു 

സുദിനം sudinaM (nn), good day; 
അന്നൊരു സുദിനമായിരുന്നു 
സുദീര്‍ഘ sudiiRgha (adj), lengthy; 
സുദീര്‍ഘമായ യാത്ര കഴിഞ്ഞു 
അവര്‍ മടങ്ങിയെത്തി 
സുന്ദരം ബോര്‍്ചിറി (adj), beautiful; 
സുന്ദരമായ ഒരു ദൃശ്യം കണ്ട്‌ 
മനസ്സിന്‌ സന്തോഷമായി 


ബനാ 


Compiled & Edited by Dr.V. Saratchandran Nair 





സുന്ദരമായ —sundaramaaya (adj), 
lovely, അവന്‌ സുന്ദരമായ 
ഒരു വീടുണ്ട്‌ 


സുന്നത്ത്‌ sunnatta (nn), circumcision; 


മുസ്ലീം കുട്ടികള്‍ക്ക്‌ സുന്നത്ത്‌ 
നടത്താറുണ്ട്‌ 
സുപരിചിതമായ  suparicitamaaya 
(adj), familiar; എനിക്ക്‌ 
സുപരിചിതമായ ഒരു 
സ്ഥലമാണ്‌ കോഴിക്കോട്‌ 
സുപ്രഭാതം 
good _ morning; 
പൊട്ടി വിടര്‍ന്നു 

സുഭിക്ഷം subhi$aM (nn), plentitude; 


supRabhaataM (nn), 
സുപ്രഭാതം 


അയാളുടെ വിതം 
സുഭിക്ഷമാണ്‌ 

സുമാറ്‌ sumaaRo (adv), 
approximately; സുമാറ്‌ ആറു 
കിലോ മീറ്ററെങ്കിലും നടക്കണം 
സുരക്ഷിതമായ — surakSitamaaya 
(adj), safe; വളരെ 
സുരക്ഷിതമായ ഒരു 
പ്രദേശമാണിത്‌ 


സുവര്‍ണ്ണ suvaRNNa (adj), golden; 
സുവര്‍ണ്ണസ്വപ്നങ്ങള്‍ അവള്‍ 
താലോലിച്ചു 

സുഹൃത്ത്‌ subRita (nn), friend; 
അവന്‍ എന്റെ സുഹൃത്താണ്‌ 


സൂക്ഷ്മം suuk$maM (nn), exactness; 


ആ കണക്ക്‌ സൂക്ഷ്മമാണ്‌ 


സൂക്ഷിക്ക്‌ suukSikko (v1), take care 
of അയാള്‍ പണം 
സൂക്ഷിക്കുന്നു 


suuk$ikka (൧, 0൦ 
prudent; എല്ലാ കാര്യങ്ങളും 
അയാള്‍ ഭദ്രമായി 
സൂക്ഷിക്കാറുണ്ടായിരുന്നു 
സൂക്ഷിക്ക്‌ —suukSikka (v1), keep; 
പല കാര്യങ്ങളും 
രഹസ്യമായി സൂക്ഷിച്ചു 
സൂക്ഷിക്ക്‌ suukSikka (v1), preserve; 
അയാള്‍ സാധനങ്ങളെല്ലാം 
ഇവിടെ സൂക്ഷിക്കുന്നു 
സൂക്ഷ്മ suuk$ma (adj, 2), minute; 
ആ ടം ളി 
പണി വളരെ സൂ, 
മമായതാണ്‌ 


ജു suucana 
ജയത്തിന്‍റെ 
സൂചനകളൊന്നുമില്ലായിരുന്നു 
സൂചന (nn), symbol; 
കറുപ്പ്‌ ദുഃഖത്തിന്‍റെ 
സൂചനയാണ്‌ 


സൂചി suuci (nn), stitching needle; 
അയാള്‍ സൂചി കുത്തി 


സൂക്ഷിക്ക്‌ 


(nn), hint; 


suucana 


സൂചിപ്പിക്ക്‌ suucippikka (vt), give 
hint; അയാള്‍ പലതും 
സൂചിപ്പിച്ചു 

സൂത്രം suutRaM (ന), trick; 
അവിടെ നിന്നും 
രക്ഷപ്പെടുന്നതിന്‌ പല 
സൂത്രങ്ങളും ചെയ്തു 
സൂത്രശാലിയായ 
suutRaSaaliyaaya (adj), _ cunning; 
ഏറ്റവും സൂത്രശാലിയായ 
മനുഷ്യനാണ്‌ അയാള്‍ എന്ന്‌ 
എനിക്കു തീര്‍ച്ചയായി 





480 


MALAYALAM -~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





സൂപ്പ്‌ ഡു (nn), soup; അയാള്‍ 
സൂപ്പ്‌ കുടിക്കുന്നു 
സൂര്യന്‍ ഒ സ്ത, ഖു 
സൂര്യന്‍ ജ്വലിക്കുന്നു 
my sRSTi (nn), creation; 


സൃഷ്ടിയുടെ നോവ്‌ അമ്മയ്ക്ക്‌ 
മാത്രമേ അറിയൂ 


സൃഷ്ടാവ്‌ സക (nn), creator; 
സൃഷ്ടാവ്‌ സൃഷ്ടി നടത്തി 


സെന്റു senRa (nn), cent; 
സെന്റു ഭൂമി വേണം 
സെപ്തംബര്‍ ടച്‌ (nn). 
september; സെപ്തംബര്‍ 
മാസത്തില്‍ വിവാഹം നടന്നു 
സെമിത്തേരി ഒസ്ധണ്‌ (൫), 
cemetery; സെമിത്തേരിയില്‍ 
ശവം അടക്കി 

സേന seena (nn), army; ആ സേന 
പാളയം വിട്ടു 

സേവപിടിക്ക്‌ seevapitikka (vt), 
crow catching; അയാള്‍ 
സേവപിടിക്കാന്‍ മിടുക്കനാണ്‌ 
സേവനം scevanaM (nn), service; 
പ്രൈവറ്റ്‌ ആശുപത്രിയിലെ 


ഒരു 


നഴ്‌സുമാരുടെ സേവനം 
രോഗികള്‍ക്ക്‌ ആശ്വാസം 
ഉണ്ടാക്കുന്നു 

സേവിക്ക്‌ ടാബ്ാഭ (vt), serve; 
ഭൃത്യന്‍ യജമാനനെ 
സേവിക്കുന്നു 

സേവിക്ക്‌ —seevikka (vt), drink; 


വൈദ്യന്‍ കല്‍പിച്ചത്‌ മാതിരി 


രണ്ടു നേരം 
സേവിക്കണം 


സേവിക്ക്‌ seevikka (vt), saving; 
ബാങ്കില്‍ നിക്ഷേപിച്ച്‌, 
സേവനപദ്ധതിയില്‍ ചേരാം 
സൈക്കിള്‍ ചോ. (nn), bicycle; 
ഒരു വഴിയാത്രക്കാരനെ 
സൈക്കിള്‍ തട്ടിയിട്ടു 
സൈദ്ധാന്തിക saiddhaantika (adj), 
pertaining to doctrine; 
സൈദ്ധാന്തികമായ 
കാട്യങ്ങളില്‍ അവര്‍ തമ്മില്‍ 
തെറ്റ്‌ 


സൈനികന്‍ sainikan (nn), soldier; 


മരുന്നു 


സൈനികന്‍ യുദ്ധത്തില്‍ 
ജയിച്ചു 
സൈന്യം വയലി (nn), army; 


സൈന്യം തോറ്റു മടങ്ങി 


സോക്‌സ്‌ —sookasa_ (nn), socks; 
ടോം സോക്സ്‌ ഇടുന്നു 

സോദര soodara (adj). born of the 
same womb; സോദരരേ, നിങ്ങള്‍ 


ഒത്തുചേരുവിന്‍ 

സൌകര്യം —saukaRyaM (൫) 
convenience; അയാള്‍ക്ക്‌ വേണ്ട 
സൌകര്യങ്ങള്‍ ചെയ്തു 
കൊടുത്തു 
സൌകര്യപ്രദമായ 


saukryapRadamaaya (adj), convenient; 
വളരെ സൌകര്യപ്രദമായ ഒരു 
മുറിയാണിത്‌. 

സൌഖ്യം saukhyaM (nn), happiness; 
അയാള്‍ക്ക്‌ സൌഖ്യമാണത്രെ 


481 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





സൌജന്യം saujanyaM (nn), free gift; 


അവന്‍ ആരുടേയും 
സൌജന്യം വാങ്ങാറില്ല 
സൌധം saudhaM (nn), large storied 
buildings; അയാള്‍ ആ 
സൌധത്തില്‍ താമസിക്കുന്നു 
സൌന്ദര്യം ധ്യ (൫൮, 
beauty; സൌന്ദര്യം പെണ്ണിന്‌ 
മാററുകൂട്ടുന്നു 


സൌന്ദര്യം saundaryam (nn), beauty: 


സൌന്ദര്യം ആത്മനിഷ്ഠമാണ്‌ 


സൌഭാഗ്യം —saubhaagyaM (൮), 
fortune; സൌഭാഗ്യം 
ഇഷ്ടപെടാത്ത ആരുണ്ട്‌ 
സൌമനസ്യം saumanasyaM (nn), 
kind hearterdness; അയാളുടെ 
സൌമനസ്യം കൊണ്ട്‌ 
അവിടെ നിന്നു രക്ഷപ്പെട്ടു 
സൌഹാര്‍ദ്ദം sauhaaRddaM (nn), 
cordiality; അവര്‍ തമ്മില്‍ 
സൌഹാര്‍ദ്ദത്തില്‍ ആയിരുന്നു 
സൌഹൃദം —sauhRdaM_— (nn), 
friendly relation; അവരുടെ 
സൌഹൃദം പൂത്തുലഞ്ഞു 
സ്ക്കൂള്‍ 
ഇളയകുട്ടി 
പഠിക്കുന്നു 


skkooL (22), school; 


സ്ക്കൂളില്‍ 


സ്ഖലനം skhalanaM (nn), exudation; 


അയാള്‍ക്ക്‌ സ്ഖലനം 


ഉണ്ടായി 


സ്തംഭനം ടിസി) 
(nn), stop; ജാഥക്കാര്‍ വന്നപ്പോള്‍ 
റോഡ്‌ ഗതാഗതം 
സ്തംഭനത്തിലായി 


സ്തംഭിക്ക്‌ staMbhikka (vb), stand 
stupified; അയാള്‍ ആ ദൃശ്യം 
കണ്ട്‌ സ്തംഭിച്ച്‌ നിന്നു 
സ്തനം ടലി 
അവള്‍ക്ക്‌ 
വേദനയുണ്ടായി 
സ്തബ്ദ (adj), ബന്ന; 
അയാള്‍ അതുകേട്ട്‌ 
സ്തബ്ദനായി നിന്നു പോയി 
സ്തുതി ഡ്‌ ൨. 
അവന്‍ എപ്പോഴും 
പാടുന്നു 

സ്തോത്രം  stootRaM (nn), hymn; 
തിരുവമ്പാവയില്‍ ശിവനെ 
പ്രശംസിക്കുന്ന സ്ത്രോത്രങ്ങള്‍ 
ഉണ്ട്‌ 

സ്ത്രീ stRii (nn), woman; സ്ത്രീ 
ശക്തിയുടെ പര്യായമാണ്‌ 
സ്ഥലം 
സ്ഥലം 


(nn), ജട 


സ്തനത്തില്‍ 


stabdha 


eulogize; 
സ്തുതി 


sathalaM (nn), place; ഈ 
എനിക്ക്‌ പരിചയമില്ല 
സ്ഥലം sthalaM (nn), ground; ഈ 
സ്ഥലം വിലയ്ക്കു വാങ്ങാന്‍ 
വിചാരിക്കുന്നു 


സ്ഥലവാസി ടാലി (അ), 
inhabitant; അയാള്‍ ഈ 
സ്ഥലവാസിയാണ്‌ 

സ്ഥാനം sthaanaM (nn), place; ഈ 
സ്ഥാനത്തു നിന്നു ഞാന്‍ 
പിന്മാറി 


സ്ഥാനം 
അദ്ദേഹം 
സ്ഥാനത്ത്‌ 
മാറി 


sthaanaM (nn), position; 
ഡയറക്ടർ 
ഒഴിഞ്ഞു 





നിന്ന്‌ 


482 


MALAYALAM - ENGLISH DICTIONARY 


സ്ഥാനംമാറ്റ്‌ sthaanaMmaaRRe ( 
change ones place; സര്‍ക്കാര്‍ 
ഉദ്യോഗസ്ഥന്മാരെ പലരേയും 
സ്ഥാനം മാറ്റി 


സ്ഥാപക sthaapaka (adj), founder; 
അയാളാണ്‌ ഇതിന്‍റെ സ്ഥാപക 
പ്രസിഡണ്ട്‌ 


സ്ഥാപനം യാഗ (nn), 
establishment; അയാള്‍ ആ 
സ്ഥാപനം ഉല്‍ഘാടനം 
ചെയ്തു 

സ്ഥാപിക്ക്‌ sthaapikka (vt), establish 
൧ institute; അയാള്‍ ആ 
സ്ഥാപനം സ്ഥാപിച്ചു 
സ്ഥാപിതതാല്‍പര്യം 
sthaapittalpaRyaM | (nn,comp), vested 
interest; അവരുടെ 
സ്ഥാപിതതാല്‍പര്യങ്ങള്‍ 
സംരക്ഷിക്കപ്പെട്ടില്ല 


സ്ഥായി ടമ (nn), permanent ; 


സ്ഥായിയായ ഗുണം 
മനുഷ്യനു വേണം 
സ്ഥാവര sthaavara (adj), immovable; 
സ്ഥാവര ജംഗമസ്വത്തുക്കള്‍ 
പിടിച്ചെടുത്തു 
സ്ഥിതി sthiti (nn), state of existing; 
അവരുടെ സ്ഥിതി 
ശോചനീയമാണ്‌ 
സ്ഥിരപ്പെടുത്ത്‌ sthirappeduta (vi), 
make permanent; അയാളെ 
ജോലിയില്‍ സ്ഥിരപ്പെടുത്തി 

മല sthuula (adj), ധി 
സ്ഥൂലമായ ഒരു 
പ്രതിമയാണത്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 








483 


സ്നാനം ഡല്‌ (nn), bal 
അവള്‍ സ്നാനം ചെയ്തു 


സ്നേഹം sneehaM (nn), affection; 
സ്നേഹമെന്നത്‌ വിശുദ്ധമായ 
ഒരു വികാരമാണ്‌ 


സ്‌നേഹിക്ക്‌ ബിര (vt), love; 
തന്നെപ്പോലെ തന്റെ 
അയല്‍ക്കാരേയും 
സ്‌നേഹിക്കുക 


സ്നേഹിതന്‍ sneehitan (nn), friend; 
അയാള്‍ എന്റെ 
സ്നേഹിതനാണ്‌ 

സ്പന്ദനം spandanaM (nn), vibration; 
ഡോക്ടര്‍ ഹൃദയത്തിന്‍റെ 
സ്പന്ദനം പരിശോധിച്ചു 


സ്പര്‍ദ്ധ spaRddha (nn), malice; 
അവര്‍  തമ്മിലുണ്ടായിരുന്ന 
സ്പര്‍ദ്ധ തീര്‍ന്നു 

സ്പര്‍ശം spaRSaM (nn), sense of 
touch; കുഷ്ഠരോഗികളുടെ 
സ്പര്‍ശന ശക്തി നശിച്ചു 
പോകുന്നു 

സ്പഷ്ടമാക്‌ —spaSTamaake (nn), 
become _ evident; അയാള്‍ 
വരില്ലെന്ന്‌ സ്പഷ്ടമായി 
സ്ഫടികം sphaTikaM (nn), glass; 
സ്ഫടിക പാത്രത്തില്‍ 
മത്സ്യങ്ങള്‍ ജീവിക്കുന്നു 
സ്ഫുട sphuTa (adj), clear; വളരെ 
സ്ഫുടമായ കൈയ്യക്ഷരത്തില്‍ 
എഴുതി വച്ചു 
സ്ഫുരണം 


glittering; 





sphuraNaM ദ, 
ലോഹത്തിന്റെ 


MALAYALAM ~ ENGLISH DICTIONARY 


സ്ഫുരണം കാരണം 
മുറിയില്‍ പ്രകാശം പരന്നു 

സ്ഫോടക —sphooTaka (24), 
explosive; സ്ഫോടക 
വസ്തുക്കള്‍ പൊട്ടിത്തെറിച്ചു 
സ്മരണ = smaraNa (nn), memory; 
അയാള്‍ സ്മരണകള്‍ 
അയവിറക്കി 

സ്മരണിക — smaraNika (൭), 
souvenir; മഹാകവിയുടെ 
ഷഷ്ടിപൂര്‍ത്തിയോടനുബന്ധിച്ച്‌ 
ഒരു സ്മരണിക 
പുറത്തിറക്കി 

സ്മാരകം ടനേധ്ലിധി്‌ (44), 
memorial; അവിടെ ഒരു 


സ്മാരകം പണിതു 
സ്മാരകദിനം നഘലിഷ്നലി (nn), 
memorial day; രാഷ്ട്രപിതാവിന്‍്റെ 
ചരമവാര്‍ഷികം 
രക്തസാക്ഷിദിനമായും 
സ്മാരകദിനമായും 
ആചരിക്കുന്നു 
സ്മിതം — smitaM 
അവളുടെ 
മനോഹരം ആണ്‌ 
സ്രവിക്ക്‌ sRavikka (vi), flow out; 
രക്തം സ്രവിക്കുന്നു 
സ്വകാര്യം svakaaRyaM (nn), secret; 


(nn), smile; 


സ്മിതം 


അയാള്‍ ഒരു സ്വകാര്യം 
പറഞ്ഞു 

സ്വച്ഛന്ദ svacchanda (adj), 
unrestrained; സ്വച്ഛന്ദമായ 


മൃത്യുവിനെ അയാള്‍ വരിച്ചു 


Compiled & Edited by Dr.V. Saratchandran Nair 





സ്വജനം svajanaM (nn), own folk; 
സ്വജനത്തോട്‌ 

കൂറുകാണിക്കാത്തവന്‍ ഉണ്ടോ? 
സ്വതന്ത്രമായ svantRamaaya (adj), 
independent; അയാള്‍ 
സ്വതന്ത്രമായ ജീവിതം 
ഇഷ്ടപ്പെടുന്നു 

സ്വത്ത്‌ പ ൫൭), 2൬൬ 
(movable and Immovable); അയാള്‍ 


സ്വത്ത്‌ പണയം വച്ചു 


സ്വദേശം ടച്‌ (nn), native 
land; അയാളുടെ സ്വദേശം 
കേരളമാണ്‌? 

സ്വന്തം svantaM (nn), one, s own; 


ഈ വീട്‌ എന്റെ സ്വന്തം 
ആണ്‌ 


സ്വന്തം ചിറി (nn), self; സ്വന്തം 
അമ്മ അടുത്തുള്ളപ്പോള്‍ 
കുട്ടി കരയുന്നില്ല 

സ്വന്തമാക്‌ svantmaaa (vi), become 
own; ഇപ്പോള്‍ ആ വീട്‌ 
അയാള്‍ക്ക്‌ സ്വന്തമായി 
സ്വപ്നം യി (nn), dream; 
അവള്‍ സ്വപ്നം കാണുന്നു 
സ്വഭാവം ഒലി (അ, 
character, അയാളുടെ സ്വഭാവം 
എങ്ങിനെയുള്ളതാണെന്നറിയി 
ല്ല 

സ്വമേധയാ svameedhayaa (adv), be 
ones own free will; അയാള്‍ 
സ്വമേധയാ പറഞ്ഞു 

സ്വയം svayaM (nn), oneself; എല്ലാ 
കാര്യങ്ങളും സ്വയം ചെയ്യണം 


484 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





സ്വയംപര്യാപ്തത 
svayaMparyaaptata (nn), self 
sufficiency; ആ ഗ്രാമത്തിന്‌ 


സ്വയം പര്യാപ്തതയില്ല 


സ്വയംവരം svayaMvaraM (nn), 
girl choosing her husband by her 
own accord; അവളുടെ 


സ്വയംവരത്തിന്‌ 

എല്ലാവരും വന്നു 
സ്വരം 
അവ 
നന്നായിരുന്നു 


സ്വരൂപിക്ക്‌  svarvupikka (൧. 
collect; അയാള്‍ പണം 
സ്വരൂപിക്കുന്നു 

സ്വര്‍ഗ്ഗം svaRggaM (nn), heaven; 
സ്വര്‍ഗ്ഗവും നരകവും 
എന്ന ആശയം മനുഷ്യ 
സൃഷ്ടിയാണ്‌ 

സ്വര്‍ണ്ണം svaRNNaM (nn), gold; 
സ്വര്‍ണ്ണം വിലപിടിപ്പുള്ള 
ലോഹമാണ്‌ 


സ്വല്പം svalpaM (adv), little; 
അയാള്‍ സ്വല്പം മാത്രം 
സംസാരിക്കുന്നു 
സ്വസ്ഥമായി svasthamaayi 
(adv), peacefully; അയാള്‍ 
സ്വസ്ഥമായി ജീവിച്ചു 
സ്വാഗതം 


welcome; 
പറഞ്ഞു 


svaraM (nn), sound; 


സ്വരം 


svaagataM = (nn), 
അയാള്‍ സ്വാഗതം 


സ്വാതന്ത്ര്യം svaatantRiyaM (nn), 
അംന; ജയില്‍പുള്ളികള്‍ 
സ്വാതന്ത്ര്യം മോഹിച്ചു 


സ്വാദ്‌ ഒര (nn), 
ഭക്ഷണത്തിന്‌ 
സ്വാദുണ്ടായിരുന്നു 


സ്വാധീന —svaadhiina (94), 
influence; അയാളുടെ 
സ്വാധീനത്തിലുള്ള 
ആളുകള്‍ നല്ലവരല്ല 
സ്വാധീനം —svadhiinaM (nn), 
influence; ഇംഗ്ലീഷ്‌ 
കവികളുടെ സ്വാധിനം 
അയാളുടെ കവിതകളില്‍ 
കാണാം 

സ്വാനുഭവം —_—svaanubhavaM 
(nn,comp), personal _ experience; 
സ്വാനുഭവത്തില്‍ നിന്നാണ്‌ 
നാം പലതും പഠിക്കുന്നത്‌ 
സ്വാഭാവിക svaabhaavika (adj), 
natural; സംസാരിക്കാനുള്ള 
കഴിവ്‌ മനുഷ്യന്റെ 
സ്വാഭാവികമായ ഒരു 
ശേഷിയാണ്‌ 


സ്വാഭാവികമായ 
svaabhaavikmaaya 
spontaneously; 
വികാരങ്ങളുടെ 
സ്വാഭാവികമായ 
കവിഞ്ഞൊഴുക്കാണ്‌ 
കവിത 


taste; 
നല്ല 





(adj), 





485 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





സ്വാഭാവികമായി 
svaabhaavikamaayi (adv), naturally; 
സ്വാഭാവികമായി ജനങ്ങള്‍ 


സന്തോഷം ഇഷ്ടപ്പെടുന്നു 
സ്വാഭിപ്രായം 
svaabhipRaayaM 9 (nn,comp), self 
opinion; സ്വാഭിപ്രായം 
അയാള്‍ പറഞ്ഞില്ല 
സ്വാമി ഒസി (nn), 
സ്വാമി ഇന്നലെ വന്നു 
സ്വായത്തമായ svaayattamaaya 
(adj), self acquired; 
സ്വായത്തമായ 
അറിവുകളുടെ 
വെളിച്ചത്തില്‍ 
പുരോഗമിച്ചു 
സ്വാര്‍ത്ഥമായ 
(adj), selfish; 
മനസ്സിന്‍റെ 
അയാള്‍ 
സ്വാസ്ഥ്യം svaasthyaM (nn), 
mental peace; മറ്റുള്ളവരെ 
ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന 
അയാള്‍ക്ക്‌ സ്വാസ്ഥ്യം 
നഷ്ടപ്പെട്ടു 

സ്വീകരണം — sviikaraNaM (nn), 
reception; അയാള്‍ക്ക്‌ 
സ്വീകരണം ലഭിച്ചില്ല 


സ്വീകരിക്ക്‌ 


master; 


അയാള്‍ 


svaaRtthamaaya 
സ്വാര്‍ത്ഥമായ 
ഉടമയാണ്‌ 


sviikarikka (vt), 
receive; അദ്ദേഹത്തെ 
സ്വീകരിക്കാന്‍ വലിയ 
ജനക്കൂട്ടമുണ്ടായിരുന്നു 


സ്വച്ഛ sveeccha (nn), self will; 
അയാള്‍ സ്വച്ഛമായ 
പലതും ചെയ്തു 

സ്വൈരം  svairaM (adv), as one 
likes; മൃഗങ്ങള്‍ കാട്ടില്‍ 
സ്വൈരം വിഹരിക്കുന്നു 
സ്റ്റേഷന്‍ sRRee$an (nn), station; 
എന്ത്‌ സ്റ്റേഷന്‍, റെയില്‍വേ 
സ്റ്റേഷനോ, പോലീസ്‌ 
സ്റ്റേഷനോ? 

ഹംസം haMsaM (nn), swan; 
അവള്‍ ഹംസത്തിനന്‍റെ 
ചിത്രം വരച്ചു 

ഹജ്ജ്‌ hajja (nn), pilgrimage to 
അവര്‍ ഹജ്ജിന്‌ 


mecca; 
പുറപ്പെട്ടു 

ഹഠയോഗം haThayoogaM 
(nn,comp), kind of tough yoga; 
അദ്ദേഹത്തിന്‌ ഹഠയോഗം 
ചെയ്യാനറിയാമായിരുന്നു 
ഹതഭാഗ്യന്‍ hatabhaagyan 


(adj), unlucky person; അയാള്‍ 
ഒരു ഹതഭാഗ്യനാണ്‌ 
ഹന്ത hanta (int), alas; ഹന്ത 
താഴുന്നു, താഴുന്നു 

ഹരി ഫ്‌ (nn),_—_vishnu; 
ഹരിഹരപുത്രനായ 
അയ്യപ്പന്‍റെ സന്നിധിയില്‍ 


ധാരാളം പേര്‍ പോകുന്നു 





486 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ഹരിക്ക്‌ ര (vt), divide; 
അവര്‍ ഹരിച്ച്‌ ഗുണിച്ച്‌ 


എണ്ണം നോക്കി 

ഹരിണി hariNi (nn), deer; 
സിംഹത്തിന്റെ ഗുഹയില്‍ 
ഒരു ഹരിണി പോയത്‌ 
പോലെ 

ഹരിത harita (adj), green; 
ഹരിത ഭൂമിയിലൂടെ 
ഞങ്ങള്‍ നടന്നു 
ഹരിതവിപ്പവം 
haritaviplavaM 9 (nn,comp), green 
revolution; ഹരിതവിപ്പവം 
നടന്നതിനു ശേഷം ഭക്ഷ്യ 
ക്ഷാമം കുറഞ്ഞു 

ഹര്‍ജി ചയ (nn), suit; 


സുപ്രിം കോടതിയില്‍ ഒരു 
ഹര്‍ജി ഫയല്‍ ചെയ്തു 


ഹര്‍ത്താല്‍ —haRttaal ആ), 
harthal; ഇവിടെ ഹര്‍ത്താല്‍ 


ആചരിക്കുന്നു 
ഹര്‍മ്മ്യം —haRmmyaM (nn), 
palace; കൃഷ്ണദേവരായര്‍ 


ഹമ്പിയില്‍ ഒരു ഹര്‍മ്മ്യം 
പണിതു 

ഹര്‍ഷ haR$a (adj), pertaining to 
joy happiness; അവള്‍ 
ഹര്‍ഷബാഷ്പം തൂകി 
ഹല്‍വാ halvaa (nn), sweetmeat; 
അമ്മ ഹല്‍വാ ഉണ്ടാക്കി 


or 


ഹവില്‍ദാര്‍ ഷി (nn), 
havildar; അയാള്‍ 
പോലീസില്‍ ഒരു 
ഹവില്‍ദാറാണ്‌ 


ഹവ്വ havva (nn), eve; ആദം 
ഹവ്വയോടു കൂടി ജീവിച്ചു 
ഹസിക്ക്‌ hasikka (vi), laugh by 
ridicule; അയാളെ 
എല്ലാവരും ഹസിച്ചു 
ഹാജര്‍ haajaR (nn), presence; 
അയാള്‍ ഹാജര്‍ വിളിച്ചു 
ഹാജി haaji (nn), one who has 
performed Haj; അയാള്‍ 
ഹാജിയായി തീര്‍ന്നു 


ഹാനി haani (nn), destruction; 
മൃഗങ്ങള്‍ക്ക്‌ ഹാനി 
സംഭവിച്ചുകൊണ്ടിരിക്കു 
ന്നു 
ഹാര്‍ദ്ദം 
affection; 
ഹാര്‍ദ്ദികമായി 
അതിഥികളെ സ്വീകരിച്ചു 
ഹാര്‍മോണിയം 


haRmooNiyaM (nn), musical 
instrument; അയാള്‍ക്ക്‌ 


നന്നായി ഹാര്‍മോണിയം 
വായിക്കാനറിയാം 

ഹാസം haasaM (nn), laughter; 
അയാളുടെ ഉഗ്രമായ 
ഹാസം സ്ഥിരമായി 


haaRddaM (nn), 


അവര്‍ 





487 


MALAYALAM ~ ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





ടിവയില്‍ വന്നു 
കൊണ്ടിരുന്നു 

ഹാസ്യ haasya (adj), humourous; 
ഹാസ്യകൃതികള്‍ എഴുതിയ 


ഇ.വി.കൃഷ്ണപിള്ളയെ 
ജനങ്ങള്‍ എന്നും 
സ്മരിക്കുന്നു 


ഹിംസ  hiMsa (nn), violence; 
ഹിംസ അരുത്‌ ബുദ്ധന്‍ 
പറഞ്ഞു 


ഹിംസ്രം hiMsRaM (nn), wild 


animals; ഹിംസ്രമ്ൃഗങ്ങള്‍ 
കാട്ടില്‍ ധാരാളമു 

ഹിത ൭ (adj), ബദ; 
ഹിതമായ മറുപടി 
പറയുക 

ഹിന്ദു hindu (nn), Hindu; 


അയാള്‍ ഹിന്ദുവാണ്‌ 
ഹിപ്പി hippi (nn), member of a 
sect of young folk with a gipsy 
character; അയാള്‍ 
ഹിപ്പിയെപ്പോലെ നടക്കുന്നു 
ഹിമം പഖിനലി (nn), യു 
ഹിമം തൂങ്ങുന്ന രാത്രികള്‍ 
മനോഹരമാണ്‌ 


ഹിമപാതം himapaataM (nn), 
avalanche; ഹിമപാതം 
കൊണ്ട്‌ അതു വഴിയുള്ള 
യാത്ര ദുഃസ്സഹമായി 
തീര്‍ന്നു 





ഹിമവാന്‍ —himavaan (nn), 
mount Himalaya; ഹിമവാന്റെ 
മടിത്തട്ടിലൂടെ ഞങ്ങള്‍ 
നടന്നു 

ഹീന hiina (adj), mean; വളരെ 
ഹീനമായ പെരുമാറ്റമാണ്‌ 
അയാളുടേത്‌ 
ഹീനവൃത്തി 
(nn,comp), mean action, അയാള്‍ 
പല ഹീനവൃത്തികളും 
ചെയ്തു 


ഹുക്കാ hukkaa (nn), hookah; 
അയാള്‍ ഹുക്കാ വലിച്ചു 


hiinavRtti 


ഹുങ്ക്‌ hunka (nn), arrogance and 
pride; അവന്റെ ഹുങ്ക്‌ 
അസ്തമിച്ചു 

ഹുണ്ടി യന അ), cash 
collection box; അയാള്‍ ഒരു 
ഹുണ്ടിയില്‍ പണമിട്ടു 
ഹൂറി huRi (nn), nymph of the 
muhammedan paradise; അവള്‍ 
ഒരു ഹൂറിയാണ്‌ 


ഹൃദയം hRdayaM (nn), heart; 


അവളുടെ ഹൃദയം 
നിര്‍മലമാണ്‌ 

ഹൃദ്രോഗം hRadrogaM 
(nn,comp), heart disease; 
ഹൃദ്രോഗം ബാധിച്ച 
അയാളെ ശസ്ത്രക്രിയയ്ക്ക്‌ 
വിധേയനാക്കി 


MALAYALAM - ENGLISH DICTIONARY 





ഹെക്ടര്‍ hekaTaR (nn), hectare; 
ഒരു ഹെക്ടര്‍ സ്ഥലത്ത്‌ 
റബ്ബര്‍ നട്ടു 

ഹേതു heetu (nn), cause motive; 
എന്താണ്‌ ഇതിന്റെ ഹേതു? 
ഹേമന്തം heemantaM = (nn), 
winter season; ഹേമന്തത്തിലെ 
രാത്രികളില്‍ മഞ്ഞു 
പൊഴിയുന്നു 

ഹോട്ടല്‍ hooTTal (nn), hotel; 
ഞാന്‍ ഹോട്ടലില്‍ നിന്നു 
ഭക്ഷണം 
കഴിക്കാറില്ലായിരുന്നു 
ഹോമം hoomaM (nn), offering 
made with അ; അയാള്‍ 
ഹോമം നടത്തി 


ഹോമിക്ക്‌ —hoomikka (൮), 
destroy completely by wantoness; 
അയാളുടെ സമ്പാദ്യങ്ങള്‍ 
എല്ലാം അവസാനം 
ഹോമിച്ചു 

ഹോശാന hooSaana (nn), 
hosanna; അവര്‍ ഹോശാന 
പാടി 


ഹ്രസ്വ = hRasva_ (22), short; 
വിദേശത്ത്‌ ഹ്രസ്വമായ ഒരു 
പഠനത്തിന്‌ ശേഷം 
അയാള്‍ തിരിച്ചെത്തി 


ഹ്രസ്വദൃഷ്ടി hRsvadRSTi 
(nn,comp), short sight; 
അയാള്‍ക്ക്‌ 
ഹ്രസ്വദൃഷ്ടിയുണ്ട്‌ 


Compiled & Edited by Dr.V. Saratchandran Nair 


ളോഹ Looha (nn), long cloth 
wor by christian _ priests; 
അദ്ദേഹം ളോഹ മരിച്ചു 

റംസാന്‍ RaMsaan (nn), month 


according to muslim calander; 
റംസാന്‍ പ്രമാണിച്ച്‌ 


ഹോട്ടലുകള്‍ അടച്ചു 


റദ്ദാക്ക്‌ Raddaakka (vt), cancel; 
അയാള്‍ ആ തീരുമാനം 
റദ്ദാക്കി 

റബ്ബര്‍ RabbaR (nn), rubber; 
കുന്നില്‍ ചെരുവുകളിലാണ്‌ 
റബ്ബര്‍ തഴച്ചു വളരുക 
റവ Rava (nn), small particles of 
grains of — wheat; റവ 
കൊണ്ടുള്ള പലഹാരങ്ങള്‍ 
നന്നായിരിക്കും 


റാക്ക്‌ = Raakka (൩), arrack; 
അയാള്‍ റാക്കു കുടിച്ചു 


ത്ത 
പരുന്ത്‌ 
അ റി 
റാട്ട്‌ RaaTTa (nn), spinning wheel; 
റാട്ടില്‍ നൂല്‌ നൂറ്റു 

റാണി സച്‌ (nn), queen; 
റാണി രാജാവിനോട്‌ 
പിണങ്ങി 


റാത്തല്‍ മലി (nn), pound; 
ഒരു റാത്തല്‍ മാംസം 
മുറിച്ചെടുത്തു 


ടേ (vt), snatch away; 
കോഴിക്കുഞ്ഞിനെ 





489 


MALAYALAM - ENGLISH DICTIONARY 


Compiled & Edited by Dr.V. Saratchandran Nair 





റാന്തല്‍ = Rantal (nn), lantern; | റോസ്‌ Roosa (nn), rose; 
അവിടെ ഒരു റാന്തല്‍ | റോസ്നിറമുള്ള 

വിളക്കു കത്തുന്നു പുഷ്പങ്ങള്‍ 

റാന്‍ Raan (int), word uttered asa | അവനിഷ്ടമായിരുന്നു 


marker of obedience towards a king; 
അയാള്‍ എപ്പോഴും റാന്‍ 
മൂളുന്നു 
റിക്ഷാ Rik$aa (nn), rickshaw; 
അയാള്‍ ഒരു റിക്ഷയില്‍ 
കയറി 


റുപ്പിക Ruppika (nn), Rupee; 
അ റു റുപ്പികയുടെ ഒരു 
നോട്ടാണിത്‌ 

റൂമാല്‍ = Ruumaal (nn), hand 
kerchief; അവള്‍ റൂമാല്‍ 
കൊണ്ട്‌ മുഖം തുടച്ചു 
റെയില്‍വേ Reyilve (nn), 


ഈ റെയില്‍വേ 
ട്രെയിന്‍ 


railway; 
ഷനില്‍ 
നിര്‍ത്തില്ല 
റെയ്‌സര്‍ RaisaR (vt), razor; 
അയാള്‍ റെയ്‌സര്‍ കൊണ്ട്‌ 
താടിവടിക്കുന്നു 
റേഡിയോ ReeDiyo (nn), radio; 
റേഡിയോയില്‍ 
വാര്‍ത്തകള്‍ കേള്‍ക്കുന്നു 
റൊട്ടി മണ്ന്‌ (nn), ജാദ്‌; 
അയാള്‍ റൊട്ടി ഭക്ഷിച്ചു 
റോന്ത്‌ Roonta (nn), patroling; 
പോലീസുകാര്‍ എപ്പോഴും 
റോന്തു ചുറ്റുന്നു 


റൌക്ക Raukka (nn), kind of old 
fashioned female jacket; അവര്‍ 
0008) ധരിച്ചിരുന്നു 





490 





WITH BIDIRECTIONAL-CD 





GURMUKHI 
ര NAGARI 
SARADA cod) 


z Ch) AS 


SAMESE 













GUJARATI 
16 Cent 





TELUGU MARATHI 
A 





(= GRANTHA 
iD) 


l2Cent. MALAYALAM 


പ 
TAMIL 


VATTELUT TU 
Sos 


